ഇന്റര്‍വ്യൂ 
൫ 


ഗാന്ധിജി, മതം, മതേതരത്വം 
ശ്രീ താഹ, മാടായി 


ഫീച്ചര്‍ 

. 14 
വാത്സല്യവുമായി ഒരു 
നാറാണത്തു ഭ്രാന്തന്‍ 
ശ്രീ കലവൂര്‍ രവികുമാര്‍ 


റിപ്പോര്‍ട്ട്‌ 
18 


അമേരിക്കയുടെ പാപം 
സ്റ്റാഫ്‌ ലേഖകന്‍ 


ലേഖനം 
7 
ശ്രീനാരായണ ഗുരുവും 
കാമരാജ്‌ ഫണ്ടേഷനും 
ശ്രീ എം. പി. നാരായണപിള്ള 


12 
താരങ്ങളേ, നിങ്ങള്‍ക്ക്‌ 
ഹാ, കഷ്ടം 
ശ്രീ ഭാസുരേന്ദ്ര ബാബു 
21 
പുതിയ ഒരു രാഷ്ട്രീയ 
സംസകാരം വേണം 
ശ്രീ എം. എ. ബേബി 
25 
കവിത നിര്‍വചിക്കാന്‍ 
ശ്രമിക്കുമ്പോള്‍ 
ശ്രീ പ്രസന്ന രാജന്‍ 
56 
വേട്ടയാടപ്പെടുന്ന തസ്‌ലീമ 
ശ്രീ ബുദ്ധദേവ്‌ ഗുഹ 


കവിത 
19 
നഗ്നന്‍ 
ശ്രീ വി.ജി. തമ്പി 
57 
വസ്ത്രം 
ശ്രീ സുരേഷ്‌, നൂറനാട്‌ 


കഥ 
35 


ഒരു തൃശ്ശിവ പേരൂര്‍ രാത്രി 
ശ്രീ വി.ആര്‍. സുധീഷ്‌ 


38 
" പരപ്പനങ്ങാടി 
ശ്രീ എം. നന്ദകുമാര്‍ 
നോവല്‍ 
41 


ചാവുകടല്‍ 
ശ്രീ പി.എഫ്‌. മാത്യൂസ്‌ 


ജീവചരിത്രം 
45 
ഒരു ബോള്‍ഷെവിക്കിന്റെ 
ജീവിതത്തില്‍ നിന്ന്‌ 
ശ്രീ. എ.വി. അനില്‍കുമാര്‍ 


കവര്‍ സ്റ്റോറി 


29 


ജാമ്യമില്ലാത്ത മരണ വാറണ്ട്‌ 


ഏഷ്യയില്‍, വിശേഷിച്ച്‌ ഇന്ത്യയില്‍ 


എയ്ഡ്‌സ്‌ ഒരു തലമുറയെ 


. ഹാസ്യനാടകം 
48 
അഭിനയാ കോളേജ്‌ 
ശ്രീ പി. സുബ്ബയ്യാപിള്ള 


പുതിയ പുസ്തകങ്ങള്‍ 
58 
ഇനിയും മരിച്ചിട്ടില്ലാത്ത 
മുടിനാരിഴക 
പ്രീതി ജോസഫ്‌ 


60 


കുട്ടനാടും കര്‍ഷകത്തൊഴിലാളി 
പ്രസ്ഥാനവും 
ശ്രീ ഇ. ഗോപാലകൃഷ്ണമേനോന്‍ 


സിനിമ 
61 


ചലച്ചിത്ര. ലോകത്തെ . 
“ രണ്ടു സ്മാരകങ്ങള്‍ 
ചലച്ചിത്ര ലേഖകന്‍ 


62 
സാഹിത്യ വാരഫലം 
ശ്രീ എം. കൃഷ്ണന്‍ നായര്‍ 


നശിപ്പിക്കാന്‍ പോകുന്നു. ഇനിയും നാം 
പൂര്‍ണ്ണമായും മനസ്സിലാക്കാത്ത ആ മുഖചിത്രം: 
വിപത്തിനെപ്പറ്റിയാണ്‌ സ്റ്റാഫ്‌ ലേഖകന്‍ കവറും പേജുകളും_ ഡിസൈന്‍ 
എഴുതുന്നത്‌. ശ്രീ. ഗോപകുമാര്‍. “കെ 


യ്ക 


തിരുത്ത്‌ 


പോംവഴികള്‍ 
പോക്കുവരവു വിരിത്തോളുകള്‍: 
വെട്ടിയിറക്കപ്പെട്ട ശുനൃത: 
രാജത്തിന്നെതിരറ്റങ്ങള്‍ തമ്മില്‍ 
രഹസ്യക്കരാറീനെടും പാത: 


ക്വി 


ഓണപ്പതിപ്പില്‍ പ്രസിദ്ധീകരിച്ച 
ശ്രീ ആറ്റൂര്‍ രവിവര്‍മ്മയുടെ 

പോം വഴികള്‍ എന്ന കവിതയുടെ 
ആദ്യവരികളില്‍ അക്ഷരതെറ്റും 
വരി വിട്ടുപോകലും സംഭവിച്ചതില്‍ 
“ഖേദിക്കുന്നു 


എഡിറ്റര്‍ 


ആര്‍ക്കും കൊള്ളാത്ത 
ഈ വിദ്യാഭ്യാസം 


വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്‌ 
ശ്രീ.ബി. ആര്‍.പി ഭാസ്കര്‍ കലാകാമുദിയി 
ലൂടെ ചോദിച്ചിരിക്കുന്നത്‌ “ ഈ വിദ്യാഭ്യാ 
സം ആര്‍ക്കുവേണ്ടി?” ഇതിനുത്തരം കണ്ടു 
പിടിക്കാന്‍ ഭരണാധികാരികള്‍ക്കോ വിദ്യാ 
ഭ്യാസ ഡിപ്പാര്‍ട്മെന്റിനോ, വര്‍ഗ്ഗീയ, താ 
ത്തീക തിമിരം ബാധിച്ചു തുടങ്ങിയ മനസ്സു 
കളോടുമാത്രം പ്രതിബദ്ധത പുലര്‍ത്തുന്ന 
സംഘടനകള്‍ക്കോ കഴിയാത്തതുതന്നെയാ 
ണ്‌ കേരളത്തിന്റെ ദുരന്തം. 

യാഥാര്‍ത്ഥൃത്തിലേയ്ക്കു കടന്നു ചെ 
യാന്‍ മൌലികമായ നിഷ്പക്ഷ സമീപനമാ 
ണാവശ്യം. അടിസ്ഥാനകാര്യങ്ങള്‍ ഒന്നു 
നോക്കാം. 

കേരളത്തിന്‌ .ഇന്നാവശ്യം തൊഴിലധി 
ഷീഠിത വിദ്യാഭ്യാസ സൌകര്യങ്ങളാണ്‌. ഇത്‌ 
എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു. 

ഇതിനുപരിഹാരമായി സര്‍ക്കാര്‍തന്നെ 
ഇത്തരം സ്ഥാപനങ്ങള്‍ തുടങ്ങുക. ഇവി 
ടെ നാം ഒന്ന്‌ ഓര്‍മ്മിക്കുക സര്‍ക്കാരിനിതു 
സാദ്ധ്യമാകുമായിരുന്നെങ്കില്‍ ഈ ദൂരവ 
സ്ഥ ഉണ്ടാകില്ലായിരുന്നു. രണ്ടാമത്‌, സര്‍ 
ക്കാരിന്‌ ഭാവിയിലും ഇതു സാധിക്കില്ല. 
ആവശ്യമായ സാമ്പത്തികശേഷിയില്ല എ 
ന്നതാണ്‌ മുഖ്യകാരണം. ഈ യാഥാര്‍ത്ഥ്യം 
എപ്പോഴും സ്വകാര്യതയ്ക്കെതിരെ മുറവിളി 
കൂട്ടുന്നവര്‍ കണ്ടെത്തിയേ മതിയാവു. 

സ്വകാര്യ സംരംഭങ്ങള്‍ക്ക്‌ അനുവാദം 
നല്കുക. അഴിമതിയുടെ കറ അവിടെ പു 
രളാന്‍ സാധ്യതയുണ്ട്‌. എന്താണ്‌ ഈ രം 
ഗത്തുണ്ടാകാവുന്ന അഴിമതി? ന നിയമന 
ത്തിനും അഡ്മിഷനും കോഴവാങ്ങി കീശ 
യിലാക്കും. 2 പണം മുടക്കാനില്ലാത്തവര്‍ 
പുറന്തള്ളപ്പെടും.ദ ഇവിടെ രണ്ടുതരം പ 
രന്മാരുണ്ടാകും.ഇവ ഓരോന്നും വിശകലം 
ചെയ്യാം. തൊഴിലധിഷ്ഠിത കോഴ്‌സുകള്‍ 
ക്കുവേണ്ട അടിസ്ഥാന സാകര്യങ്ങള്‍ക്കു 
പണം മുടക്കുന്നവര്‍ അതുണ്ടാകാന്‍ “മാര്‍ 
ഗ്ഗങ്ങള്‍ കാണേണ്ടതുണ്ട്‌. ഇനങ്ങള്‍ക്കു 
വിദ്യാഭ്യാസം സാകര്യം സ്വന്തം ചെലവില്‍ 
ഉണ്ടാക്കിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം 
സ്വകാര്യവ്യക്തികള്‍ക്കോ പ്രസ്ഥാനങ്ങള്‍ 
ക്കോ ഇല്ല. നികുതി വാങ്ങുന്ന സര്‍ക്കാരി 
ന്റെ ചുമതലയാണത്‌. 


4 6) കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


എന്നാല്‍ വിദ്യാഭ്യാസം കച്ചവടച്ചരക്കാ 
ക്കാനും അനുവദിച്ചുകൂടാ. അതിനുവേണ്ട 
ത്‌, വിദ്യാര്‍ത്ഥികളില്‍ നിന്നു വാങ്ങുന്ന 


| പണം വിദ്യാഭ്യാസ സൌകര്യങ്ങള്‍ സജ്ജീ 


കരിക്കാന്‍തന്നെ ചെലവഡഴിക്കുന്നുവെന്ന്‌ 
ഉറപ്പു വരുത്താനും, അതതു കോഴ്സുകള്‍ 
നടത്താന്‍ വേണ്ട അടിസ്ഥാന സാകര്യ 
ങ്ങള്‍ ഉണ്ട്‌ എന്നു തിര്‍ച്ചയാക്കുവാനും സര്‍ 


ക്കാര്‍ നിഷ്ക്കര്‍ഷിക്കുകയും പരിശോധിച്ച്‌ 


ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയെന്നതാ 
ണ്‌. ഇങ്ങനെയൊക്കെത്തന്നെയാണ്‌ വിദ്യാ 
ഭ്യാസരംഗത്തു പരോഗതി പ്രാപിച്ചിടുള്ള 
രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത്‌. അല്ലെങ്കില്‍ 
സോഷ്യലിസ്റ്റു രാജ്യങ്ങളിലേതുപോലെ 
സര്‍ക്കാര്‍ ശരിയായ വിദ്യാഭ്യാസ സൌകര്യ 
ങ്ങള്‍ വ്യാപകമായി ചെയ്തുകൊടുക്കണം. 
പഠനത്തിന്‌ പണം മുടക്കാനില്ലാത്തവ 
രോഃ വിദ്യാഭ്യാസരംഗത്ത്‌ സര്‍ക്കാര്‍ അധി 
കം പണം മുടക്കാത്ത .സാഹചര്യത്തില്‍, 
സമര്‍ത്ഥരായ സാധുവിദ്യാര്‍ത്ഥികള്‍ക്കാ 
യി വ്യാപകമായി സ്‌ക്കോളര്‍ഷിപ്പുകള്‍ ഏര്‍ 
പ്പെടുത്താന്‍ സര്‍ക്കാരിനു കഴിയും. രണ്ടു 
തരം പൌരന്മാരെ സൃഷ്ടിക്കുന്നകാര്യമോ? 
ആ പ്രലാപം അര്‍ത്ഥശൂന്യമാണ്‌. ഇവിടെ 
എന്നും സമര്‍ത്ഥരും അല്ലാത്തവരുമെന്ന 


രണ്ടുതരം ഏതു വൃവസ്ഥിയതിയിലും ഉണ്ടാ 


യിരിക്കും. 


കേരളത്തില്‍ തൊഴിലധിഷ്ഠിത ഉന്നത 
വിദ്യാഭ്യാസ സൌകര്യമൊന്നും ഇല്ലാത്തവ 
രും അനൃസംസ്ഥാനങ്ങളില്‍ ഭീമമായതുക 
കൊടുത്ത്‌ അഡ്മിഷന്‍ വാങ്ങാനാവാതെ 
സാധുക്കളായ സമര്‍ത്ഥ വിദ്യാര്‍ത്ഥികള്‍ 
കഷ്ടപ്പെടുന്നതുമൊക്കെ സ്വകാര്യവിരോ 
ധികള്‍ കാണാത്തത്‌ എന്തുകൊണ്ടാണെ 
ന്നത്‌ മനസ്സിലാക്കാനാവുന്നില്ല. ഇവിടുത്തെ 
യുവാക്കള്‍ തൊഴിലില്ലായ്മയാല്‍ വലഞ്ഞാ 
ലും, സ്വയം നശിച്ചാലും കുഴപ്പമില്ല; സ്വകാ 
ര്യ സംരംഭങ്ങള്‍ പാടില്ല എന്നുമാത്രം മുറവി 
ളികൂട്ടുന്നവര്‍ തിമിരബാധിതരാണ്‌. അതി 
നാണു ചികിത്സയാവശ്യം. മറ്റേതു സം 
സ്ഥാനങ്ങള്‍ക്കുംമുമ്പ്‌ സുമ്പൂര്‍ണ്ണ സാക്ഷ 
രതനേടിയ കേരളം ഉന്നതവിദ്യാഭ്യാസത്തില്‍ 
പന്നോക്കം പോയതിന്റെ ക്രൈഡിറ്റ്‌ ഈ 
തിമിരരോഗികള്‍ക്ക്‌ അവകാശപ്പെട്ടതാണ്‌. 
ഇത്തരം സാമൂഹ്യദ്രോഹപരമായ നിലപാ 
ടുകള്‍ക്കെതിരെ ഇവിടത്തെ യുവാക്കള്‍ പ്ര 
തികരിക്കേണ്ട സമയം വൈകി. 
.തൊഴിലധിഷ്ഠിത കോഴ്സുകള്‍ തുട 
ങ്ങുന്നതിന്‌ മറ്റൊരു പ്രതിബന്ധം യൂണി 
വേഴ്സിറ്റി തന്നെയാണ്‌. ഏതു പുതിയ 
കോഴ്‌സിനു. നിര്‍ദ്ദേശം വച്ചാലും ഉടന്‍ വരും 
ഉത്തരം. ആ കോഴ്സിന്‌ യൂണിവേഴ്‌സിറ്റി 
യില്‍ ഡിപ്പാര്‍ട്മെന്റും ബോര്‍ഡ്‌ ഓഫ്‌ സ്റ്റ 
ഡീസും ഒന്നുമില്ല. ഇവ എന്നെങ്കിലും തുട 
ഞ്ങേണ്ടതല്ലേ? നിഷേധാത്മക നിലപാടു 
സ്വീകരിക്കുന്നതിനു പകരം പുതിയ കോ 
.ഴ്സുകള്‍ക്ക്‌ അടിസ്ഥാനമിടാന്‍ കഴിവതും 
വേഗം ശ്രമിക്കുകയല്ലേ ആവശ്യം? ഇതില്‍ 
ക്കൂടെ രാഷ്ട്രീയ പരിഗണനയില്‍ വിദ്യാഭ്യാ 
സ സ്ഥാപനങ്ങള്‍ പങ്കുവയക്കുന്ന സര്‍ 
ക്കാര്‍ സമീപനംകൂടെയാകുമ്പോള്‍ തകര്‍ച്ച 
.യുടെ ചിത്രം പൂര്‍ണ്ണമാകുന്നു. 

3 ജോസ്‌ കല്ലുകളം 
കാഞ്ഞിരപ്പള്ളി 


ശില്പ്രഗാമം 
ഉണ്ടാക്കണം 


ആര്‍ട്ടിസ്റ്റ്‌ നമ്പുതിരിയെക്കുറിച്ചുള്ള ലേ 
ഖനവും അദ്ദേഹത്തിന്റെ ആമ്മയും കു 
ഞ്ഞുങ്ങളും എന്ന്‌ ശില്പത്തെക്കുറിച്ചുള്ള 
വിദഗ്ദാഭിപ്രായങ്ങളും കണ്ടു. നന്നെ സ 


ന്തോഷിക്കുന്നു. സമ്പൂതിരിക്ക്‌ മന്ത്രാഭിവാദ്യം. - 


ഇപ്പോള്‍ മറ്റൊരു കാര്യം സൂചിപ്പിക്കു 
വാന്‍ കൂടെയാണ്‌ ഈ കുറിപ്പെഴുതുന്നത്‌ 
കുറെ കാലമായി തോന്നുന്നതുമാണ്‌. 

മംഗലാപുരം തുറമുഖപരിസരത്ത്‌ പടു 
കൂറ്റന്‍ കരിങ്കല്ലുകളിങ്ങനെ കയറ്റി അയ 
DAI തയ്യാറാക്കി ഇട്ടിരിക്കുന്നതു കാ 
ണാം. ഒരു ലോറിയില്‍ ഒരു ക്ഷണം മാത്രം 


കൊള്ളും അത്രവലുത്‌, അതിലും വലുതുമു 


ണ്ട്‌. അത്തരം അമ്പതു കഷണങ്ങളെങ്കി 
ലും വാങ്ങി നമ്മുടെ നാട്ടിലെവിടെ എങ്കി 
ലും നൂറേക്കര്‍ സ്ഥലം സ്വന്തമാക്കി അവി 
ടെ ഒരു ശില്‍പഗ്രാമം ഉണ്ടാക്കുക. ഗുരുവാ 
യൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടായാല്‍ കടല്‍ 
ക്കരയില്‍ നൂറ്‌ ഏക്കര്‍ സ്ഥലത്തിന്‌ ഒരു 
വിഷമവുമില്ല. ശബരിമലശാസ്താവനുഗ്രഹി 
ച്ചാല്‍ പമ്പാതീരത്തും കാടുകിട്ടും. ഒരു മര 
മ്പോലും മുറിക്കുകയും വേണ്ട. ശ്രീ നമ്പൂതിരി, 
എം.വി. ദേവന്‍, കരുണാകരന്‍, കാനായി 
എന്നിവരെ സ്ഥപതികളായി കരുതി ഇന്ത്യ 
യിലെ മുഖ്യശില്പികളൊക്കെ അവിടെ വ 
ന്നെത്തി തന്നിഷ്ടപ്പടി ഒരു ശില്‍പ്പമെങ്കി 
ലും നിര്‍മ്മിക്കുക. എല്ലാ ശില്പികള്‍ക്കും 
ഭക്ഷണവും പാര്‍പ്പിടവും മാത്രം കൊടു 
ത്താല്‍ മതിയാകും. ആശ്രമജീവിതം. തനി 
യെവെച്ചുണ്ണുകയുമാവാം. ഇരുപത്തിയഞ്ചു 
കൊല്ലംകൊണ്ട്‌ ലോകത്തിലെ മഹാത്ഭുത 
ങ്ങളിലൊന്ന്‌ ഇവിടെ ഉണര്‍ന്നു വരും. 
ആചാര്യന്മാരായ കലാകാരന്മാര്‍ക്ക്‌ അഭി 
വാദ്യം . 


മടമ്പ്‌ കുഞ്ഞുകുട്ടന്‍ : 


പ്രപഞ്ചമെന്ന 
മായാജാലം 


ഞാഭ കലാകൌമുദിയില്‍ (ലക്കങ്ങള്‍ 
988, 989) പ്രപഞ്ചത്തിന്‌ തുടക്കമുണ്ടോ? 
എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിലെ 
ചില നിരീക്ഷണങ്ങള്‍ ആധുനിക ശാ 
സ്ത്ര സത്യങ്ങള്‍ക്ക്‌ നിരക്കുന്നതല്ലെന്നും, 
നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട്‌ ദ്രവിച്ച്‌ 
കഴിഞ്ഞ പ്രത്യ ശാസ്ത്രങ്ങളോട്‌ വിധേയ 
ത്വം പുര്‍ത്തിയാണ്‌ ഞാന്‍ ശാസ്ത്രവിഷ 


യങ്ങള്‍ കൈകാര്യം ചെയ്യുന്നതെന്നും കലാ - 


കൌമുദിയില്‍ ഡോ: ആര്‍. ഗോപിമണി 
എഴുതിയ “പ്രപഞ്ചമെന്ന മായാജാലം” എന്ന 
ലേഖനത്തില്‍ പറഞ്ഞിരിക്കുന്നു. (ലക്കം. 
994) ഡോ. മണിക്ക്‌ എന്റെ ലേഖനത്തിലെ 


അഭിപ്രായങ്ങളോട്‌ വിയോജിക്കുന്നതിനും 


അവയെ വിമര്‍ശിക്കുന്നതിനും പൂര്‍ണ്ണ സ്വാ 
തന്ത്യമുണ്ട്‌. പക്ഷേ അങ്ങനെ ചെയ്യു 


മ്പോള്‍ വാദിയെ പ്രതിയാക്കാന്‍ ശ്രമിക്ക 


ന്നത്‌ മാന്യമായ ഒരു രീതിയല്ല. 


എന്റേതായി തുടക്കത്തില്‍ ഉദ്ധരിച്ചിട്ടുള്ള 
.രണ്ട്‌ വാക്യങ്ങളില്‍ ആദ്യത്തേത്‌ അപൂര്‍ണ്ണ 


മാണ്‌. ഞാന്‍ എഴുതിയത്‌, നമുക്കു ചുറ്റും 
കാണുന്ന എന്തിനും തുടക്കമുള്ളതിനാല്‍ 
പ്രപഞ്ചത്തിനും ഒരു തുടക്കമുണ്ടാകണം 
എന്ന്‌ ചിന്തിക്കുന്നത്‌ ഒരു പരിധിവരെ സ്വാ 
ഭാവികമാണ്‌_ എന്നാണ്‌. ഇതിനു പകരം 


ഡോ. മണി എഴുതിയിരിക്കുന്നത്‌, നമുക്കു. 


ചുറ്റും കാണുന്ന എന്തിനും തുടക്കമുള്ളതി 
നാല്‍ പ്രപഞ്ചത്തിനും ഒരു തുടക്കമുണ്ടാ 
കണം എന്നാണ്‌. ഇവ തമ്മിലുള്ള വൃത്യാ 
സം വായനക്കാര്‍ തീരുമാനിക്കട്ടെ. എന്റെ 
ലേഖനത്തില്‍ ഞാന്‍ മുഖ്യമായി ശ്രമിക്കു 
ന്നത്‌ ഹോക്കിംഗും ലിന്‍ഡേയും അവതരി 
പ്പിചിട്ടുള്ള തുടക്കമില്ലാത്ത പ്രപഞ്ച 
മാതൃകകള്‍ അവയുടെ പശ്ചാത്തലത്തില്‍ 
കഴിയുന്ന്രത ലളിതമായി വിശദീകരിക്കാനാ 
ണ്‌.ഹോക്കിംഗ്‌ എഴുതിയിട്ടുള്ള പ്രധാന 
രണ്ടു പുസ്തകങ്ങളും [A brief History of 
time 1988 & Blackholes and Baby Uni- 
verses and other Essays 1993] മറ്റനേകം 
ലേഖനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച്‌ മറ്റാളു 
കള്‍ .എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ലേ 
ഖനങ്ങളും വായിച്ചതിന്‌ ശേഷമാണ്‌ ഞാന്‍ 
എന്റെ ലേഖനമെഴുതിയത്‌. ഞാനദ്ദേഹത്തെ 
മനസ്സിലാക്കിയതില്‍ തെറ്റ്‌ പറ്റിയിട്ടുണ്ടെന്ന്‌ 
തോന്നുന്നില്ല. 

രണ്ടുമത്തെ ഉദ്ധരണി, ഞാനെഴുതിയ 
തില്‍ നിന്ന്‌ അല്പം വൃത്യാസമുണ്ടെങ്കിലും 
ഞാന്‍ അംഗീകരിക്കുകയും അതിലെ ആശയം 
യുക്തിസഹം തന്നെയാണെന്ന്‌ കരുതുക 
യും ചെയ്യുന്നു. പദാര്‍ത്ഥത്തെ സൃഷ്ടി 
ക്കാനോ നശിപ്പിക്കാനോ (എന്നു വച്ചാല്‍ 
ഇല്ലാതാക്കാനോ) കഴിയുകയില്ലെന്നത്‌ ഭാഈ 
തികത്തിലെ ബാലപാഠമാണെന്ന്‌ എല്ലാവര്‍ 
ക്കുമറിയാം. ഹോക്കിംഗിന്റെ പ്രകൃഷ്ട കൃ 
തിയില്‍ നിന്ന്‌ ഉദ്ധരിച്ചിട്ടുള്ള ഭാഗവും പ്ര 
പഞ്ചത്തില്‍ അനാദികാലം മുതല്‍ OVE 
ജ്ജുമില്ലെന്നും സ്ഥാപിക്കുന്നില്ല. ഇത്‌ ഡോ. 
മണിയും സമ്മതിക്കുന്നുണ്ടെന്നാണ്‌ ഞാന്‍ 
കരുതുന്നത്‌. ഹോക്കിംഗ്‌ തന്നെ പറയു 
ന്നത്‌ സമസ്ത വിഹായസും അയഥാര്‍ത്ഥ 
കണികകളുടെയും അവയുടെ വിരുദ്ധ കണി 
കകളുടെയും ജോടികളെയും കൊണ്ട്‌ നിറ 
ഞ്ഞിരിക്കുകയാണെന്നാണ്‌. ഇവ പരസ്പരം 
നശിപ്പിക്കുകയും വീണ്ടും സൃഷ്ടിക്കുകയും 
ചെയ്തു കൊണ്ടിരിക്കുന്നു. [See Blackholes 
and Baby Universes] ഈ കണികകള്‍ 
പദാര്‍ത്ഥത്തിന്റെ അതിസൂക്ഷ്മ രൂപങ്ങ 
ളാണ്‌. അനന്തവിശാലമായ വിഹായസും 
ഈ പദാര്‍ത്ഥ കണികകളും സൃഷ്ടിക്ക 
പ്പെട്ടവയോ സ്വയംഭുവായി നലിവില്‍ വന്ന 
വയോ അല്ല. ഇവ അനാദികാലം മുതല്‍ നി 
ലനില്‍ക്കുന്നവയാണ്‌. ഇത്തരം ഒരു സൂപ്പര്‍ 
വിഹായസിന്റെ ഒരു മേഖലയില്‍ ശാസ്ത്ര 
നിയമങ്ങള്‍ക്കനുസരണമായി ഉരുത്തിരിയു 
കയും വികസിക്കുകയും ചെയ്യുന്ന ഒരു 
പ്രപഞ്ച സംവിധാനമാണ്‌. നാം നിരീക്ഷി 
ക്കുന്ന പ്രപഞ്ചം. ഇത്‌ ഇപ്പോഴും ഒരു നിര്‍ 
ദേശം മാത്രമാണ്‌ അദ്ദേഹം പറയുന്നു. 
എന്നാല്‍ അദ്ദേഹത്തിന്റെ വിമര്‍ശകര്‍ പോ 
ലും ഈ സങ്കല്പം ഗണിതശാസ്ത്രപരമാ 
യി അന്യൂനമാണെന്ന്‌ സമ്മതിക്കുന്നുണ്ട്‌. 
ഈ പ്രപഞ്ച മാതൃക അംഗീകരിക്കപ്പെടുക 
യാണെങ്കില്‍ ഒന്നുമില്ലായില്‍ നിന്ന്‌ നാം നി 
രക്ഷിക്കുന്ന പ്രപഞ്ചം ഉണ്ടായി എന്നല്ല 
സിദ്ധവല്‍ക്കരിക്കപ്പെടുന്നത്‌. അതുകൊണ്ട്‌ 


തന്നെയാണ്‌ ആധുനിക ശാസ്ത്ര തത്വങ്ങളു 
ടെ പ്രശസ്ത വ്യാഖ്യാതായ ജോണ്‍ ഗ്രീബിന്‍ 
(John Gribbin] ഈ മാതൃകയെ സ്ഥിത്യാ 
ത്മക പ്രപഞ്ചത്തിന്റെ ഒരു മാതൃകയായിട്ടു 
കൂടി കണക്കാക്കാമെന്ന്‌ പറഞ്ഞിട്ടുള്ളത്‌. 
അതുകൊണ്ട്‌ തന്നെയാണ്‌ ഒരു പുതിയ 
സ്ഥിത്യാത്മക പ്രപഞ്ചമാതൃകയ്ക്ക്‌ സാ 
ദ്ധ്ൃയതയേറി വരികയാണെന്ന്‌ പ്രശസ്ത 
അമേരിക്കന്‍ വിഭൌാതികജ്ഞനായ സ്റ്റീ 
വന്‍ വെയിന്‍ ബേര്‍ഗും പ്രസ്താവിച്ചിടുള്ളത്‌. 

എന്റെ ലേഖനത്തില്‍ എനിക്ക്‌ എന്ത്‌ പ്ര 
തൃയ ശാസ്ത്ര വിധേയത്വമാണ്‌ കണ്ടെത്തി 
യിട്ടുള്ളതെന്നും എനിക്കു മനസ്സിലാകുന്നി 
ല്ല. എനിക്ക്‌ ഒരു ചിന്താപദ്ധതിയോടും വി 


ധേയത്യമില്ല. എന്നാല്‍ ശാസ്ത്ര വീക്ഷണ . 


ത്തോടും ശാസ്ത്ര ദര്‍ശനത്തോടും ആഭിമു 
ഖ്യമുണ്ട്‌.ശാസ്ത്ര ദര്‍ശനങ്ങളോട്‌ തോളൊ 
ത്ത്‌ പോകാന്‍ കഴിയുന്ന മറ്റ്‌ ചിന്താ പദ്ധ 
തിളെ അവഗണിക്കുന്നുമില്ല. അതുകൊണ്ട്‌ 
തന്നെ പറയട്ടെ ഇപ്പോള്‍ ഭൌതികശാസ്ത്ര 
ത്തില്‍ ഉരുത്തിരിഞ്ഞു വരുന്ന നൂതന 

പ്രപഞ്ച വീക്ഷണത്തോട്‌ ഒരു പരിധി വരെ 
പൊരുത്തപ്പെട്ടുപോകാന്‍ വേദാന്തിക്ക്‌ 
പ്രപഞ്ച വീക്ഷണത്തിനും കഴിയുമെന്ന്‌ എന്റെ 
ലേഖനത്തില്‍ ഞാന്‍ സൂചിപ്പിച്ചിട്ടുണ്ട്‌. ഭാ 
രതീയ ദര്‍ശനങ്ങളെക്കുറിച്ച്‌ മലയാളത്തി 
ലും, ഇംഗ്ലീഷിലും എഴുതിയിട്ടുള്ള പ്രധാന 
കൃതികള്‍ വളരെ വര്‍ഷം മുന്‍പ്‌ തന്നെ 
ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. എന്റെ ലേഖന 
ത്തില്‍ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടി 
ഇവിടെ സൂചിപ്പിക്കട്ടെ. ഡോ. മണി വളരെ 
പുച്ഛത്തോടെ വീക്ഷിക്കുന്ന ഡയലക്റ്റി 


ക്കല്‍ മെറ്റീരിയലിസത്തിന്റെ ലോക വീക്ഷ - 


ണവും പുതിയ . ശാസ്ത്രത്തിന്റെ പ്രപഞ്ച 
വീക്ഷണവും തമ്മില്‍ സാരമായ വൈരുദ്ധ്യ 
മൊന്നുമില്ലെന്നു കൂടി ഞാന്‍ കരുതുന്നു. 
അവസാനമായി ഒരു കാര്യം കൂടി സൂചി 
വക്കട്ടെ. ഡോ. മണി എന്റെ ലേഖനം ശ്ര 
ദ്ധിച്ച്‌ വായിച്ചിട്ടുണ്ടെന്ന്‌ എനിക്കു തോ 
ന്നുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കില്‍ 
ഈ നിഴല്‍ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടാ 
കുമായിരുന്നില്ല. പിന്നെ ഗൌരവമുള്ള വിഷ 
യങ്ങള്‍ കൈകാര്യം ചെയ്യുമ്പോള്‍ പുച്ഛ 
ത്തിന്റെയും അധിക്ഷേപത്തിന്റെയും ഭാഷ 
ഒഴിവാക്കുന്നത്‌ നന്നായിരിക്കുമെന്നു കൂടി 

പറഞ്ഞുകൊള്ളട്ടെ. 
| പ്രൊഫ: വി.പി. വേലു 


ഹിമപദങ്ങളിലെ 


ശ്ലാകൌമുദിയില്‍ വിജു. വി. നായര്‍ 
എഴുതിയ ഹിമപദങ്ങളിലെ നിര്‍ത്ധരിയായി 
എന്ന ലേഖനം സശ്രദ്ധം വായിച്ചു. തബല 
എന്ന വാദ്യോപകരണത്തിലൂടെ അത്ഭു 
തങ്ങള്‍ സൃഷ്ടിച്ചു സ്വന്തം വൃക്തിത്ത്വം 
ലോകവ്യാപകമാക്കിതീര്‍ത്ത, വിഖ്യാതനായ 
ഉസ്താദു അല്ലാ രാഖയെക്കുറിച്ചുള്ള അതീവ 
ശ്രേഷ്ടമായ ലേഖനം നമ്മുടെ കേരളത്തി 
ലെ കലാകാരന്മാര്‍ക്കു വിശദമായ അറി 
വും, അനുഭവവുമായിത്തിരുന്നവിധത്തില്‍ 
മനോഹരമായ ഒരു കവിതപോലെ തേന്‍ 
തുളുമ്പുന്ന സാഹിത്യ ഭംഗിയോടെ സംപു 
ഷ്ടമാക്കിയ ശ്രീ. വിജു വി നായര്‍ക്ക്‌ 
എന്റെ മനസ്സിന്റെ പുവാടിയില്‍ നിന്ന്‌ ഇറു 


ത്തെടുത്ത ഒരു പനിനീര്‍ പൂവിതാ.... 
അല്ലാരാഖയെപ്പോലെയുള്ള പണ്ഡിതശ്രേ 
ഷ്ടന്മാരായ കലോപാസകരെ, അവരുടെ 
ശ്രേഷ്ടമായ ജീവിതത്തിന്റെ വിവിധ തലങ്ങ 
ളില്‍ ഞങ്ങള്‍ക്കുവേണ്ടി തിരഞ്ഞു പിടിച്ചു 
സംഭാവനയായി നല്‍കുന്ന കലാകഈമു 
ദിയുടെ അന്തസ്സുറ്റ കലാസാംസ്‌ക്കാരിക 
പ്രവര്‍ത്തനത്തിനു ആയിരം അഭിനന്ദനങ്ങള്‍. 
- തബല എന്ന ഉപകരണം അതിന്റെ തന 
തായ ശാസ്ത്രീയ ഭാവത്തില്‍ പ്രയോഗിക്കു 
വാന്‍ കഴിയുന്നവര്‍ നമ്മുടെ നാട്ടില്‍ വിര 
ളമാണ്‌. മൃദംഗത്തിന്റേയും, തബലയുടേയും 
കൂട്ടിക്കലര്‍ത്തിയ ഒരു പ്രാകൃത പരിഷ്ക്കാ 
രത്തിലാണു തബല നമ്മുടെ നാട്ടില്‍ ഉപ 
യോഗിച്ചു കാണുന്നത്‌. ഈ വിശിഷ്ട വാ 
ദൃത്തിന്റെ നിര്‍മ്മിതി വളരെ ശോചനീയ 
മായ രീതിയിലാണു നിര്‍വ്വഹിക്കപ്പെടുന്നത്‌. 
ആധികാരികമായി അഭ്യസിപ്പിക്കുവാന്‍ പ്രാ 
പ്തിയുള്ളവര്‍ കേരളത്തിന്റെ അപൂര്‍വ്വം 
ചില മൂലകളിലുണ്ടെങ്കിലും ആത്മാര്‍ത്ഥ 
തയോടും, വിനയത്തോടും, അര്‍പ്പണമനോ 
ഭാവത്തോടും കൂടി അത്‌ സായത്തമാക്കു 
വാന്‍ അഭിവാഞ്ച്‌ ഛയുള്ളവര്‍ ചുരുക്കം. 
ആരുടെയെങ്കിലും കൂടി അല്പം ജ്ഞാനം 
നേടി അറിവാളിയാണെ സ്വയം നിരുമിച്ചു 
നടക്കുന്നവരാണധികവും. പണ്ടു നമ്മുടെ 
ഗുരു കാരണവന്മാര്‍ ആര്‍ജ്ജിച്ചുപോന്ന [ 
സഹനവും, സമര്‍പ്പണവും, കലയോടുള്ള 
ഒടുങ്ങാത്ത അഭിനിവേശവും ആത്മാര്‍ത്ഥ 
തയും നമ്മുടെ മണ്ണില്‍ കാല്‍തൊടുവിച്ചു 
നില്‍ക്കുന്ന പുത്തന്‍ തലമുറക്കു അന്യമാ 
യി. പഴയ ഗുരുകുലവാസം ഒരു പുകമറയാ 
യി നില്‍ക്കുന്നു. അവര്‍ക്കു ഇത്തരത്തി 
ലുള്ള ലേഖനങ്ങള്‍ കണ്ടെത്തിവായിച്ചു മ 
നസ്സിലാക്കുവാനും, അിതിന്റെ പേരില്‍ ഒരു 
വിനയഭാവം ഉരുത്തിരിഞ്ഞുണ്ടാക്കുവാനും 
കഴിഞ്ഞാല്‍... 

കുമരകം രാജപ്പന്‍ 


സുധീരന്റെ കാലം 


കലാകൌമുദിയില്‍ എസ്‌. ജയചന്ദ്രന്‍ 
നായരെഴുതിയ ശേഷനും സുധീരനും എന്ന 
മുഖക്കുറിപ്പ്‌ വായിച്ചു. ഭാരത്തിന്റെയും, കേ 
രളത്തിന്റെയും ആകുലാവസ്ഥയെക്കുറിച്ച്‌ | 
വിലപിക്കുന്ന രണ്ടു ശുദ്ധാത്മാക്കളാണ്‌ 
ശേഷനും സുധീരനും. അവരുടെ വിലാപ 
ങ്ങളേറ്റെടുത്ത്‌ പ്രരികരിക്കാനുള്ള മനോഭാ്‌ 
വം ജനങ്ങളില്‍ നിന്ന്‌ ഉണ്ടാകാതിരിക്കുന്നി 


' ടത്തോളംകാലം ഈ കലികാലത്തില്‍ ഭാര 


തത്തെയും, കേരളത്തെയും ബാധിച്ചിരിക്കുന്ന 
കലികളില്‍ നിന്ന്‌ മോചനമില്ല. 
രാഷ്ട്രീയ എതിരാളികള്‍ അച്ചടക്കം എന്ന 
വാള്‍ത്തല കഴുത്തിനോടുചേര്‍ത്തുവയ്ക്കു 
മ്പോഴും ഭയരഹിതനായി തികഞ്ഞ നീസ്സം 
ഗതയോടെ സുധീരന്‍ തന്റെ കുട്ടാളികളുടെ 
വഴിപിഴച്ച പോക്കിനെതിരെ മുന്നറിയിപ്പു നല്‍ 
കിക്കൊണ്ടേയിരിക്കുന്നു. സത്യം പറയുക 
യും, സത്യം ശീലിക്കുകയും നേരായ മാര്‍ 
ഗ്ഗം ആരായുകയും ചെയ്യുന്ന അദ്ദേഹം 
നമ്മുടെ പ്രതീക്ഷയുടെ മുഖമാണ്‌. 
അരുമാനൂര്‍ കെ. സാബു 
അരുമാനൂര്‍. 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 1605 


ഇന്ത്യയുടെ ഇളംകനി 


മുഖച്ചിത്രകഥയില്‍ പ്രിയജാഗാന്ധിയെപ്പ്ി 
വത്സാമണി എഴുതുന്നു . 


കടയനെല്ലൂരിലെ ഒരു സ്ത്രീ 


കഥയുടെ കഥയില്‍ ടി. പത്മനാഭന്‍ 
42 വര്‍ഷം മുന്‍പെഴുതിയ കഥ 


 പുനഃപ്രസിദ്ധീകരിക്കുന്നു; 


അതിന്‍െറ പിന്നിലെ കഥ ഇ.എം. 
അഷ്രഫ്‌ കരിക്കുന്നു 


പൊട്ടിന്‍െറ മനഃശാസ്ത്രം 


ഫൊട്ടിന്‍െറ ഉല്പത്തിക്കഥയും പുതിയ 


' . പൊട്ടുകളുടെ കഥയും ഒരുക്കത്തില്‍ 


.BHATTATHIR! 


ആര്‍. യു എഴുതുന്നു 


ഒരു സുപ്പര്‍ ഹിറ്റ്‌ സിനിമയുടെ 
തിരക്കഥ 


സതീഷ്‌ ബാബു പയ്യന്നുരിന്‍െറ 
, നോവല്‍ ആരംഭിക്കുന്നു 


വില: 5 രൂപ 


‘ Vv. 5 = 
പൊയ്മുഖങ്ങള്‍ 
ഉളളില്‍ നോവുതീണ്ടാതെ വായിക്കാന്‍ പറ്റാത്ത ഒരു 
കദനകഥ ബീനാ രഞ്ജിനി എഴുതുന്നു 


നൂറില്‍ നൂറ്‌ 


യശഃശരീരനായ, മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാ 


രന്‍ പി. പത്മരാജുന്‍റെറ മകന്‍ അനന്തപത്മനാഭന്‍ 
എഴുതുന്ന കഥ . 


൫ അപൂര്‍വ്വകഥ, ചിരിക്കഥ, പ്രേതകഥ, നടന്ന കഥ, 
കഥാതീര്‍ത്ഥം, ബംഗാളികഥ, സിനിമാകഥ, കായി 
കമുത്ത്‌, പുരാണകഥ, പദപ്രശ്നം, ക്വിസ്‌, ഭാവി, 


സയന്ദര്യം, ഡോക്ടറോട്‌ ചോദിക്ക 
വധി കാര്യങ്ങള്‍ = ess 


൭ പുതിയ കഥയുടെ ഏജന്‍സി എടുക്കുവാന്‍ താല്പര്യമുളള 
വര്‍ “മാനേജര്‍, പുതിയ കഥ, HDA} ബില്‍ഡിംഗ്സ്‌, പേട്ട, 
തിരുവനന്തപുരം--695 024’ എന്ന വിലാസത്തില്‍ എഴുതുക 


‘eens? 


(ഈ. നൂറ്റാണ്ടിന്റെ തുടക്ക 


' ത്തില്‍ ഉത്തര്‌ കേരളത്തിലെ സാമൂഹ്യവി 
പ്ളവത്തിന്‌ തിരികൊളുത്തിയ ഒരു സന്യാ 

: സിയുടെ കഥ ഇന്നത്തെ കുട്ടികള്‍ക്കറിയില്ല: 
വ avid 


- അധുകൃതരെ. “ഹരിജന്‍” എന്ന്‌ നാമക.. 
“രണം. ചെയ്തത്‌ മഹാത്മാഗാന്ധിയായിരു 


ന്നില്ല. ഗാന്ധിജി ഇന്ത്യയില്‍ പ്രവര്‍ത്തനമാ 


രംഭിക്കുന്നതിന്‌ രണ്ടുവര്‍ഷം മുമ്പ്‌ വാഗ്ഭ . 


ടാനന്ദന്ധണ്‌. ഈ വാക്ക്‌ ഉപയോഗിച്ചു തു 
ടങ്ങിയത്‌. അയിത്തത്തിനും അനാചാരങ്ങള്‍ 


“ക്കും എതിരെ വാഗ്ഭടാനന്ദന്‍ നടത്തിയ യു 
| ദ്ധമാണ്‌ വടക്കേ മലബാറിലെ വിപ്ളവപ്ര 


സ്ഥാനങ്ങള്‍ക്ക്‌ സാംസ്കാരികമായ ഒരു 
പശ്ചാത്തലമൊരുക്കിയത്‌. (വാഗ്ഭടാനന്ദ 
നെപ്പറ്റി കൂടുതലറിയനാഗ്രഹിക്കുന്നവര്‍ക്ക്‌ 
മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാഗ്ഭടാനന്ദന്റെ 
സമ്പൂര്‍ണ്ണകൃതികള്‍” എന്ന പുസ്തം വാ 


“| യീക്കാം.) 


ഇവിടെ വിഷയം മറ്റൊന്നാണ്‌. 


ശ്രീനാരായണ ഗുരുവിന്റെ സമാധിദിന | 


ത്തിലിരുന്നെഴുതുന്ന ലേഖനമായതുകൊണ്ട്‌ 
വാഗ്ഭടാനന്ദനും ഗുരുദേവനുമായി നടന്ന 


സംഭാഷണമാണ്‌ വിഷയം. 1914 മേയ്‌ 14ന്‌ - 


ആലുവായില്‍ വച്ച്‌ “ശിവയോഗി വിലാസം” 
എന്ന മാസികയിലാണ്‌ ഇത്‌ അച്ചടിച്ചു 
വന്നത്‌. 

വാഗ്ഭടാനന്ദന്‍: സ്വാമി അദ്വൈതിയാണ 
ല്ലോ. അതുകൊണ്ടാണ്‌ അങ്ങയെ സന്ദര്‍ 


' ശിക്കണമെന്ന്‌ കുറച്ചുകാലമായി ആഗ്രഹി 
ക്കുന്നത്‌. അതിനുള്ള ഭാഗ്യം ഇപ്പോഴാണു 


ള്ളത്‌. 

ശ്രീനാരായണഗുരു: അതെ. നാം അദ്വൈ 
തി തന്നെ. ഗുരുക്കളും ഞി 
അപ്പോള്‍ നാം ഒന്നാണ്‌. 

വാഗ്ഭടാനന്ദന്‍: അങ്ങ്‌ ക്ഷേത്രങ്ങള്‍ 


1] സ്ഥാപിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും 


ചെയ്യുന്നുണ്ടല്ലോ. അദ്വൈതവും 
തമ്മിലെങ്ങിനെ പൊരു 
ത്ത്പെടും? 
ശ്രീനാരായണഗുരു: 
ജനങ്ങള്‍ 


അതും 


ക്ഷേത്രം വേണം. 
പിന്നെ കുറെ. ശുചിത്വ[ 
മെങ്കിലും ഉണ്ടാകുമല്ലോ 
എന്ന്‌ നാമും വിചാരിച്ചു. 
- വാഗ്ഭടാനന്ദന്‍: 
അങ്ങ്‌ ഒരാചാര്യനാണ്‌. 
അങ്ങയുടെ സിദ്ധാന്ത 
ത്തിന്‌ ജനങ്ങളെ വഴക്കി 
എടുക്കേണ്ടതല്ലേ? 
ശ്രീനാരായണഗുരു: | 
നാം ആദ്യകാലത്തവരെ 


എം.പി. നാരായണപിള്ള 


“വ്യക്തമാകും 


വചഃ: ധര്‍മ്മം ചരാ” 


വമ ആരും sn 


| വാഗ്ഭടാനന്ദന്‍: അദ്വൈതവും :യോഗസി 
ദ്ധാന്തവും ക്ഷേത്രവിശ്വാസവും തമ്മിലൊ 


. രു ബന്ധവുമില്ലാത്തതുകൊണ്ട്‌, ഞങ്ങള്‍ 
- വിഗ്രഹാരാധനയെ ശക്തിപൂര്‍വ്വം എതിര്‍ 
' ക്കുന്നവരാണ്‌. 


ശ്രീനാരായണഗുരു: നല്ലതാണല്ലോ. നാ 
മും നിങ്ങളുടെ പക്ഷക്കാരാണ്‌. 
ഈ സംസാരത്തില്‍ നിന്ന്‌ നിങ്ങള്‍ക്ക്‌ 


ശ്രീനാരായണഗുരുവിനെ മനസ്സിലാക്കാന്‍ | 
പറ്റിയോ? ഇല്ലെങ്കില്‍ ശ്രീനാരായണഗുരുവി, 


ന്റെ വാക്കുകള്‍ .അതുപോലെ ഉദ്ധരിച്ച്‌ 
ചില,ചെറിയ പുസ്തകങ്ങള്‍ സി.ആര്‍. കേ 
ശവന്‍ വൈദ്യര്‍ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. അവ 
വായിച്ചു നോക്കാം. പകല്‍പോലെ നമുക്ക്‌ 
ആദിശങ്കരനെപ്പോലെ, വി 
വേകാനന്ദനെപ്പോലെ ഒരു ഹിന്ദു. സന്യാ 
സിയായിരുന്നു ശ്രീനാരായണടഗുരുവെന്ന്‌. 
അതായത്‌. 


ന പുണ്യം ന പാപം ന സഖ്യം ദുഃഖം 
ന മന്ത്രോ. ന തീര്‍ത്ഥം ന വേദാ ന 


യജ്ഞ... 


ന മേ .മൃത്യുശങ്ക നമ ജാതിഭേദാ 
പിതാ നൈവ മേ നൈവ മാതാ-ച. ജന്മ... 
എന്നൊക്കെ ആദിശങ്കരന്‍ ' വീവക്ഷിച്ച 


'അദൈത്വ സന്യാസത്തിന്റെ ഒന്നത്യത്തി 


ലേക്ക്‌ നീങ്ങിക്കൊണ്ടിരുന്ന ഗുരുദേവന്‍ 
“സ്വൈരം കൊടുക്കാതെ” പിന്നാലെ കൂ 
ടിയ ജനങ്ങള്‍ക്കും ശിഷ്യന്മാര്‍ക്കും വേണ്ടി 
പല തമാശകളും സമ്മതിച്ചുകൊടുത്തിരുന്നു. 
-  ആദിശങ്കരനെ പ്രൊഫഷണല്‍ ബ്രാ 


ഹ്മണര്‍ എങ്ങിനെ ദുര്‍വ്യാഖ്യാനം ചെയ്ത്‌. 


ഒതുക്കിയോ, അതുപോലെ പ്രൊഫഷണല്‍ 


' ഈഴവര്‍: ദുര്‍വ്യാഖ്യാനം ചെയ്ത്‌ ശ്രീനാരാ 


യണഗുരുവിന്റെ ചിന്തകളും ഒരു പരുവത്തി 


,ലാക്കിയിട്ടുണ്ട്‌. 


അതും നമുക്ക്‌ ക്ഷമിക്കാം. ഹിന്ദുക്കളു 
ടെ സ്ഥിരം കലാപരിപാടിയാണ്‌. “സത്യ 
എന്ന ഉപനിഷത്ത്‌ 
തത്വത്തിലധിഷ്ഠിതമായ 
മതക്കാര്‍ പരസ്യമായി 
സംസ്കൃതത്തില്‍ പറ 
യും അപ്രിയസത്യം പറ 
യരുത്‌. പരിഭാഷഃ “നുണ 
പറയണം.” എവിടെയൊ 
ക്കെ നുണപറയാമെന്നു 
കൂടിയുണ്ട്‌. ഈയിടെ 
ബോംബെയിലെ ചിന്മ 
യാമിഷന്‍ ട്രസ്റ്റ്‌ ഇറ 
ക്കിയ ഈദ്യോഗിക ന്യൂ 
. സ്‌ ലൈറ്റില്‍ പറയുന്നു 
കല്ല്യാണമാലോചിക്കു 
മ്പോള്‍. നുണ പറയുന്ന 
തില്‍ തെറ്റില്ലെന്ന്‌. അ 
തും സംസ്കൃതത്തില്‍ 


നിന്ന്‌ രണ്ടുവരി ന്ന . 

എല്ലാ ആചാര്യന്മാരുടെ ചിന്തകള്‍ക്കും 
സംഭവിക്കുന്ന സ്വാഭാവികമായ ര 
ണിത്‌. 

അനുയായികള്‍ അവരവര്‍ക്ക്‌ സൌകര്യ 
മായ കാര്യങ്ങള്‍ മാത്രമെ. എടുത്തു പറയൂ 

ഗുരുദേവന്റെ കാര്യത്തില്‍ ഇത്‌ ഒരു പടി 
കൂടി മുന്നോട്ടു പോയിരിക്കുന്നു. _ 

ഈയിടെ. കാമരാജ്‌ ഫൌണ്ടേഷന്‍ ശ്രീ 
നാരായണഗുരുവിനെയും അയ്യങ്കാളിയേയും 
ഒരുമിച്ച്‌ രംഗത്തിറക്കി ഈ മഹാത്മാക്ക 
ളുടെ ജീവിതം പഠിക്കാത്ത. സാധാരണക്കാ 
രുടെ മനസ്സില്‍ എന്തൊക്കെ തെറ്റിദ്ധാരണ 
യുണ്ടാക്കിയിരിക്കുന്നു. 

ശ്രീനാരായണഗുരു ഒരു അദ്വൈത' സന്ധ്യാ 
സിയായിരുന്നു. താഴ്ന്ന ജാതിക്കാരെയോ 
ഈഴവരെയോ ഉദ്ധരിക്കലായിരുന്നില്ല ഗു 
രുദേവന്റെ ലക്ഷ്യം. ഹിന്ദുമതത്തെ മൊ 
ത്തമായി ഉദ്ധരിക്കുകയായിരുന്നു ഗുരുദേ 
വന്റെ സാമൂഹൃപരീഷ്കരണത്തിന്റെ 
ലക്ഷ്യം പോലും. സനാതനധര്‍മ്മത്തിന്റെ 
ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറാന്‍ 
അദ്ദേഹത്തിന്‌ കഴിഞ്ഞു. $ 

അയ്യങ്കാളിയോ? പുലയര്‍ക്കിടയില്‍ നിന്ന്‌ 
വന്ന ആദ്യത്തെ വിപ്ളവകാരിയായ നേതാ 
വായിരുന്നു. തന്റെ വിപ്ളവം സ്ഥായിയാക 
ണമെങ്കില്‍ പുലയര്‍ക്ക്‌ വിദ്യാഭ്യാസം കൊ 
ടുക്കണമെന്ന്‌ അദ്ദേഹം മനസ്സിലാക്കി. ലെ 
ജിസ്‌ളേറ്റീവ്‌ കൌാണ്‍സിലിനകത്തും ayo’ 


“ത്തും അദ്ദേഹം നടത്തിയ. പ്രവര്‍ത്തനത്തി 


ന്റെ ഫലമാണ്‌ തിരുവിതാംകൂറിലെ പുല 
യരെ ' ജീവിതത്തിലൊരടി മുന്നോട്ടു കൊ. 
ണ്ടുവരാന്‍ സഹായിച്ചത്‌. നായന്മാര്‍ക്ക്‌ : 
മന്നത്ത്‌ പത്മനാഭനെപ്പോലെയായിരുന്നു 
പുലയര്‍ക്ക്‌ അയ്യങ്കാളി. ഇവരിരുവരും അവ 
രുടെ സമുദായങ്ങളുടെ .സാമൂഹ്യവും രാ 
ഷ്ട്രീയവുമായ- ഉന്നതിക്കുവേണ്ടിയാണ്‌ പ്ര 
വര്‍ത്തിച്ചത്‌. 

ശ്രീനാരായണഗുരു ഈ വകുപ്പില്‍പ്പെടു 
ന്ന ആളാണോ? ആത്മീയമായ മോചന 
ത്തിന്‌ ശ്രമിക്കുന്ന ഒരു സന്യാസിക്ക്‌ ഈ 
ഴവര്‍ക്ക്‌ വേണ്ടി മാത്രം പ്രവര്‍ത്തിക്കാന്‍ 
പറ്റില്ല. കാരണം, അത്‌ ആ മനസ്സിനകത്ത്‌ 
അസാദ്ധ്യമാണ്‌. ഒരു ജാതിയുടെയോ, അധ 
കൃതരുടെയോ ഗുരുവല്ല സ്വാമികള്‍. ഹിന്ദു 
മതത്തിലെ ഒരാചാര്യനാണ്‌. 


അപ്പോള്‍ അയ്യങ്കാളിക്കും ശ്രീനാരായണ 


- ഗുരുവിനും ഒരുമിച്ചൊരു പരിപാടിയൊരു 


ക്കാന്‍ തോന്നുന്നതു തന്നെ തലതിരിഞ്ഞ . 
ചിന്തയല്ല സോദ്ദേശസാഹിത്യത്തിന്‌ . 
ജ്ഞാനപീഠം ഈ വര്‍ഷം കാമരാജ്‌ ഫാ 
ണ്ടേഷന്‌ തന്നെ പോണം: 
ഗുരുദേവനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകള്‍ 
ഒരു ഡിഗ്രി കൂടി ഉയര്‍ത്തിക്കൊണ്ട്‌ ഒരു: 
സമാധിദിനം. കൂടി കടന്നു പോയി. e 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 107 


൭ ന്ധിജിയും മതവും 
മതമാലികതയും — ഒരു 
ശരാശരിക്കാരന്റെ 
ധാരണകള്‍ക്ക്‌ വിരുദ്ധമാണ്‌ 
ശ്രീ. എം.എന്‍. വിഴുയന്റെ 
സമീപനരീതി. പ്രശ്‌നങ്ങളെ 
ആഴത്തില്‍ കാണുകയും, 
അവയെ അപഗ്രഥിക്കുകയും 
ചെയ്യുമ്പോള്‍ ഉരുത്തിരിഞ്ഞു 
വരുന്നത്‌, വ്യത്യസ്തങ്ങളായ 
| ചിന്തകളാണ്‌. പലപ്പോഴും 
| അവ നമ്മുടെ 
| മുന്‍ധാരണകളെ 
| പരിക്കേല്‍ച്ചിക്കുന്നു. 
| അദ്ദേഹവുമായി നടത്തിയ 
\ ഒരു കൂടിക്കാഴ്ചയുടെ 
റിപ്പോര്‍ട്ടാണ്‌ ചുവടെ 


ഗാം ഒരു സായാഹ്‌നം: 


ചോ: ഗാന്ധിജി മതമയലികവാദി ആണെ 
ന്നും, അല്ലെന്നുമുള്ള ഒരു വിവാദം ഇടക്കാ 
ലത്ത്‌ നടക്കുകയുണ്ടായല്ലൊ... 

ഉഃ ഇത്‌ വളരെ പഴക്കം ചെന്ന ഒരു വാ 
ദമാണ്‌. വാസ്തവത്തില്‍. വാക്കുകളുടെ 
വ്യാഖ്യാനത്തേയും, അതിന്റെ വൈകാരിക 
ഭാരത്തെയും സംബന്ധിക്കുന്ന ഒരു പ്രശ്ന 


ളില്‍, വര്‍ദ്ധിച്ച വൈകാരികഭാരം ഉണ്ടാ 
കും. മാലികത എന്നത്‌ ഒരു നല്ല വാക്കാ 
ണ്‌. അപ്പോള്‍, മതമലികത എങ്ങിനെ 
ചീത്ത വാക്കാകും; ഇത്‌ വാക്കുകള്‍ക്കു സം 
ഭവിക്കുന്ന അര്‍ത്ഥമാറ്റമാണ്‌. പണ്ട്‌ ഉപ 
യോഗിച്ച വാക്കുകള്‍ക്ക്‌ പിന്നീടുള്ള ചരിത്ര 
സന്ദര്‍ഭങ്ങളില്‍ പഴയ അര്‍ത്ഥം കിട്ടി 
യെന്നു വരില്ല. ഇത്‌ വാക്കുകള്‍ക്ക്‌ വൈകാ 
രിത വരുമ്പോഴുള്ള കാര്യമാണ്‌.മതമയലിക 
വാദം എന്നത്‌ ഇത്തരത്തിലുള്ള ഒരു പ്ര 
യോഗമാണ്‌. ഇതിനെ പല വിധത്തില്‍ നേ 
രിടാം. പലതരത്തില്‍ വ്യാഖ്യാനിക്കാം. 
മതത്തിലെ മൌലികത, മതത്തില്‍ വിശ്വ 
സിക്കുന്നയാള്‍ക്കു ദോഷം ചെയ്യും. മതത്തെ 
ഉദാരമാക്കണം എന്നു പറഞ്ഞിട്ടുള്ളവരെ 
മത പുരോഹിതന്മാര്‍ ഒരിക്കലും അംഗീക 
രിക്കാറില്ല. മുസ്ലീംങ്ങള്‍ സുഫികളെ അംഗീ 
കരിക്കുന്നില്ല. വൈകാരിക താല്പര്യങ്ങള്‍ 


മാണിത്‌. വാക്കുകള്‍ക്കു ചില സന്ദര്‍ഭങ്ങ , 


. ഉള്ളതു കൊ 


ന്നത്‌. നിങ്ങള്‍. വാക്കുകളെ എപ്രകാരം സ്വീ 
കരിക്കുന്നു എന്നതാണ്‌ പ്രധാനം... 

ചോഃ മതമൂല്യങ്ങളിലുള്ള അടിയുറച്ച വി 
ശ്വാസമല്ലോ മതമയലികവാദം? പദത്തിന്‌ 
ഇപ്പോഴുള്ളതുപോലെ ഹീനമായ ഒരു അര്‍ 
ത്ഥതലം കൈവന്നതെങ്ങിനെയാണ്‌... 

ഉഃ നിങ്ങള്‍ ഇതു ചോദിക്കുന്നത്‌ ഒരു പ്ര 
ത്യേക പ്ളാറ്റ്ഫോമില്‍ നിന്നുകൊണ്ടാണ്‌. 
മതമലികവാദം തൊറ്റാണെന്നു വിശ്വസി 
ക്കുന്നവരുടെ ഒരു പ്ളാറ്റ്‌ ഫോമിലാണ്‌ 
നിങ്ങള്‍ ഇപ്പോള്‍ നില്ക്കുന്നത്‌. നേരെ മറി 
ച്ച്‌, ക്രിസ്തുവില്‍ക്കൂടി മാത്രമേ മോക്ഷമു 
ള്ളൂ, ഹിന്ദുവായാല്‍ .മാത്രമേ മോച്നമുള്ള, 
ഇസ്ലാമിലൂടെമാത്രമേ വിജയമുള്ളു എന്നി 
ങ്ങനയൊക്കെ വാദിക്കുന്ന ഏതെങ്കിലും 
ഒരു വിഭാഗത്തില്‍ നിന്നുകൊണ്ട്‌ ചോദിക്കു 
മ്പോള്‍ മതമാലികവാദം. എന്നു പറയു 


ന്നത്‌ ഒരു തെറ്റായ ആശയമല്ല. ഇത്‌ ധാരാ” 


ളം പ്രചരിച്ചിട്ടുള്ള ഒരു ആശയമാണ്‌. ക 
മ്യൂണിസ്റ്റുകാരെന്നു പറഞ്ഞാല്‍ മോശ 
ക്കാരാണെന്നു കരുതിയ പലരും മുമ്പുണ്ടാ 
യിരന്നു. അത്‌ .പഴയ ഒരു വിഭാഗമാണ്‌. 
സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനകാലത്ത്‌ 

കോണ്‍ഗ്രസ്സുകാരെ മോശക്കാരെന്ന്‌ അധി 
ക്ഷേധിപിച്ചവരും ഉണ്ടായിരുന്നു, അതും 


ഒരു വിഭാഗമാണ്‌. ഈ വിഭാഗങ്ങളുടെയെ . 


ല്ലാം സമീപനരീതി പിന്നീട്‌ വളരെ മാറുന്നുണ്ട്‌. 

ചോഃ ഗാന്ധിജിയ]ടെ മത രാഷ്ട്രീയ ദര്‍ 
ശനങ്ങളെ വിപരീതമായി ഉപയോഗിച്ചതാ 
ണോ ഇന്ത്യയുടെ ഇന്നത്തെ അധഃപതന 
ങ്ങള്‍ക്കു കാരണം? 

ഉഃ അങ്ങിനെയൊന്നുമല്ല. ഒന്നാമത്‌, ഒരാ 
ളുടെ മാത്രം രി ഒരു വലിയ 
രാജ്യത്തിന്റെ 
ചരിത്രം രൂപപ്പെ : 
ടുത്തുന്നു എന്ന്‌ [. 
ആരുംതന്നെ 
കരുതാനിടയില്ല. 
ആരെങ്കിലും 
അങ്ങിനെ വിചാ § 
രിക്കുന്നുണ്ടെ 
ങ്കില്‍ അതു വല 
ലിയ വീക്ഷണ _ 
വൈകല്യങ്ങള്‍ Ee 


ണ്ടാവണം. ഗാ 
ന്ധിജി സ്വപ്നം 
കണ്ട ഇന്ത്യ, ഗാ 
ന്ധിജിയുടെ മാ |. 
ത്രം ഇന്ത്യയാ 
ണ്‌. ഗാന്ധിജി 
സ്വപ്നം കണ്ട 
ഇന്ത്യയെപ്പോ 
ലെ നെഹ്റു 

സ്വപ്നം കണ്ട 
ഒരു ഇന്ത്യയു 


 ഉതേതരത്വം 


കൊണ്ടാണ്ട്‌ ഇങ്ങനെയൊക്കെ "സംഭവിക്കു . 


ണ്ട്‌. ജയപ്രകാശ്‌ സ്വപ്നം കണ്ട ഇന്ത്യയു 
ണ്ട്‌. ജിന്ന സ്വപ്നം കണ്ട ഇന്ത്യയുണ്ട്‌. ഇ 
ങ്ങനെ പലര്‍ക്കും അവരവരുടെ രീതിയില്‍ 
ഇന്ത്യയെ സ്വപ്നം കണാനുള്ള അവസരം 

എല്ലാവര്‍ക്കുമുണ്ട്‌. അത്‌ ഗാന്ധിജിക്കുമാ 
ത്രമുള്ളതല്ല. ഗാന്ധിജി സ്വപ്നം കാണുന്ന 
ലോകം വളരെ മോശമായ ഒരു ലോകമാ 
ണെന്നാണ്‌ ജയപ്രകാശ്‌ ആദ്യം പറഞ്ഞത്‌. 
ജയപ്രകാശിന്റെ മനസ്സിലുളള ലോക 
സങ്കല്പം വേറൊന്നായിരുന്നു. ഒരു ഡമോ 
ക്രസി, യഥാര്‍ത്ഥ ഡമോക്രസിയാണെങ്കില്‍ 
അവിടെയുള്ള പൌരന്മാര്‍ ഉണ്ടാക്കുന്നതാ 
ണ്‌ ആ രാജ്യത്തിന്റെ ഭാവി. അതിനു അധി 
കാരവികേന്ദ്രീകരണം നല്ലതാണെന്നു ഗാ 
ന്ധിജി കരുതി. ജയപ്രകാശിന്റെ മനസ്സില്‍, 
നെഹ്റുവിന്റെ മനസ്സില്‍ മറ്റു ചില മാര്‍ഗ്ഗ 
ങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്‌. 
നമ്മള്‍ എല്ലാ ഗാന്ധി ജയന്തികളിലും പറ 
യും, ഗാന്ധിജിയെ പിന്തുടരണമെന്ന്‌. നെ 
ഹ്റു ജയന്തിക്കു പറയും നെഹ്റുവിനെ പി 
ന്തുടരണമെന്ന്‌. വിവേകാനന്ദ MAAN 
വരുമ്പോള്‍ പറയും, അദ്ദേഹത്തെ പിന്തുട 
രണമെന്ന്‌. ഇങ്ങനെ വരുമ്പോള്‍ നമുക്ക്‌ മു 
ന്നോട്ടു പോകാന്‍ വഴിയില്ലാതാകും. ഇതൊ 
ക്കെ പറയുക എന്നത്‌ ഒരു ശീലമാണ്‌. 
നമ്മള്‍ പറയുന്നത്‌ എപ്പോഴും നമ്മുടെ വി 
ശ്വാസങ്ങള്‍ക്കെതിരായിട്ടുളളതാകും. വിശ്വ 
സിക്കുന്നതിനെക്കുറിച്ച്‌ ആരും ഒന്നും പറ 
യാറില്ല. അതുകൊണ്ട്‌ നാമാരെയും പിന്തു 
ടരാരുമില്ല. 

ചോ: ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരി 
സ്ഥിതി ദര്‍ശനങ്ങള്‍ക്ക്‌ ഇന്നത്തെ ചരി 
ത്രാവസ്ഥയില്‍ എത്രത്തോളം സാംഗത്യമു 
ണ്ട്‌? 


൭: ഗാന്ധിജി 
യുടെ പ്രതികര 
ണം, ഇന്നുള്ള 

പരിസ്ഥതി പ്ര 
തികരണം പോ 
ലെത്തന്നെ വ്യ 
വസായ സമുദാ 
യത്തോടുള്ള 
ഒരു പ്രതിഷേധം 
2 | കൂടിയായിരന്നു. 
അതുകൊണ്ടാ 
യ ണ്‌ ഗാന്ധിയന്‍ 
പ്രതിഷേധവും 
ഇന്നത്തെ പരി 
സ്ഥിതിവാദിക 
ളുടെ പ്രതിഷേ 
ധരീതിയും 
തമ്മില്‍ പലതരം 
സാദൃശ്യങ്ങളും 
കാണുന്നത്‌. 
ഒരര്‍ത്ഥത്തില്‍, 
ഇത്‌ നാഗരിക 
തയോടുള്ള ഒരു 


80 കലാകമുദി 1994 ഒക്ടോബര്‍ 16 


പ്രത്യേകരുരം എതിര്‍പ്പാണ്‌. നാഗരികതയെ 
എതിര്‍ത്തിട്ട്‌, അതിനെ ഒരു പ്രത്യേക തല 


ത്തില്‍ പ്രതിഷ്ഠിക്കുക. എന്നതാണ്‌ അതി 


ന്റെ സാങ്കേതിക രീതി. അതുകൊണ്ടാണ്‌ 
ഗാന്ധിജി വന്‍കിട വ്യവസായങ്ങളെയും, 
ഉപഭോഗ സംസ്ക്കാരത്തെയും, ആധുനിക 
ചികിത്സാ രീതിയേയും, ആധുനിക ഭക്ഷണ 
രീതിയേയും; യുദ്ധത്തെയും, സാമ്രാജ്യത്വ 
ത്തെയും എതിര്‍ക്കുന്നത്‌. ആ തരത്തി 
ലുള്ള പ്രശ്നങ്ങള്‍ ഇപ്പോഴുമുണ്ട്‌. അത്‌ 
ഒരു റൊമാന്റിക്ക്‌ പ്രസ്ഥാനത്തില്‍ ആരംഭി 
ക്കുന്ന . പ്രതിഷേധമാണ്‌. ഗാന്ധിജിയല്ല 
അത്‌ തുടങ്ങിയത്‌. 
ങ്ങുക” എന്നത്‌ ഗാന്ധിജി ഉണ്ടാക്കിയ ഒരു 
ആദര്‍ശമല്ല. ഗാന്ധിജിവായിച്ച പുസ്തക 
ത്തിന്റെ പേരാണത്‌. പാശ്ചാത്യനാടുക 


ളില്‍ ആരംഭിച്ച ഒരു പ്രതിഷേധരിതി സ്വീ 


കരിക്കുകയാണ്‌ ഗാന്ധിജി വാസ്തവത്തില്‍ 
ചെയ്തത്‌.. ഗാന്ധിജി 
അനുയായിയായിരുന്നു. “സ്വാതന്ത്യം എന്റെ 
ജന്മാവകാശമാണെന്ന” മുദ്രാവാക്യം തി 
ലകന്‍ പഠിക്കുന്നത്‌ റൂസ്സോവില്‍ നിന്നുമാ 
ണ്‌. : | 

> സ്വാത്ന്ത്തൃയത്തെക്കുറിച്ചുള്ള ബോധം ഒരേ 


സമയം. ഒരു വ്യവസായ യുഗത്തിന്റെ ബോ - 


ധവും, വൃവസായ ലോകത്തോടുള്ള പ്രതി 


ഷേധവുമാണ്‌. അതു രണ്ടും ഒരേസമയ - 


ത്തുണ്ടാകാം. വ്യക്തി സ്വാതന്ത്ര്യം എന്നു 


| പറയുന്നത്‌ വ്യവസായയുഗത്തിന്റെ ഒരു 


ഉല്പന്നമാണ്‌. അതിനു കാരണം, വ്യവ 
സായ യുഗത്തില്‍ ഒരു വ്യക്തി കൂടുതല്‍ 
ദുര്‍ബലനും അന്യവല്‍കൃതനുമായിത്തീരു 
ന്നു എന്നതാണ്‌; സാധാരണ അര്‍ത്ഥ 
ത്തില്‍, വ്യവസായലോകത്ത്‌ ഒരാള്‍ നിസ്സാ 
രനായിത്തീരുന്നു എന്നു പറയാം. ഒരു വൃ 
ക്തിയുടെ സാക്ഷാത്ക്കാരം ചെറിയ ഗ്രൂപ്പു 
കളിലേ സാധിക്കൂ എന്നതുകൊണ്ടാണ്‌ ഗാ 
ന്ധിജി ഗ്രാമസ്വരാജ്‌, അധികാരവികേന്ദ്രീ 
കരണം തുടങ്ങിയ ആശയങ്ങള്‍ പ്രചരിപ്പി 
ച്ചത്‌. ഗാന്ധിജിയുടെ എല്ലാ സ്വപ്നങ്ങളെ 
യും പോലെ ആ ആശയങ്ങളും നടപ്പിലാ 
യില്ല. 
ചോഃ ഇന്ത്യയിലെ സവര്‍ണഫാഷിസവും 
ഗാന്ധിജിയെ വലിയ രീതിയില്‍ ഉപയോഗി 
ക്കുന്നുണ്ടല്ലോ... : 
ഉഃ ഗാന്ധിജിയെ. അല്ലെങ്കില്‍, ഒരു 
ആശയത്തെ, ഒരു പ്രത്യേക ഘട്ടം വരു 
മ്പോള്‍ വിപരീതമായി ഉപയോഗിക്കുവാന്‍ 


.കഴിയും. ഗാന്ധിജി ഉണ്ടായിരുന്നപ്പോള്‍, 


ഗാന്ധിജിയാണ്‌ തങ്ങളുടെ ഏറ്റവും വലിയ 
ശത്രു എന്നു കരുതിയിരുന്നവരുടെ പരമ്പര 
തന്നെയാണ്‌, ഇന്ന്‌ ഗാന്ധിജിയെ അവരു 
ടെ പക്ഷക്കാരനായി “അംഗീകരിക്കുന്നത്‌. 
ഇത്‌ ഗാന്ധിജുയുടെ കാര്യത്തില്‍ മാത്രം 
വരുന്ന ഒരു മാറ്റമല്ല. ചരിത്രത്തിലെ മിക്ക 


ആള്‍ക്കാരെയും ആശയങ്ങളെയും ഫാഷി” 
“സ്റ്റുകള്‍ ഇപ്രകാരം കൈകാര്യം ചെയ്യുന്നു 


ണ്ട്‌. ഗാന്ധിജി രാഷ്ട്രപിതാവല്ല എന്ന ഒരു 


വിവാദം അടുത്ത കാലത്ത്‌ ഉണ്ടായത്‌ ഓര്‍ ; 


ക്കുക. അതുകൊണ്ട്‌, ഗൌരവമുള്ള, അല്ലെ 
ങ്കില്‍ തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ “ആദര്‍ 


മെന്നു കരുതുന്ന കാര്യങ്ങളെ എതിര്‍ക്കുക 


യ്യുക എന്നത്‌ ഫാഷിസത്തിന്റെ ഒരുരാഷ്ട്രീയ 
STE തി ഒരു 


“പ്രകൃതിയിലേക്ക്‌ മട. 


തിലകന്റെ ഒരു . 


AND «am. എന്നു പറയുന്നത്‌ മുതലാളിത്ത ജീവിതരീതിയുടെ വളര്‍ച്ച 
യിലെ ഒരു ഘട്ടമാണ്‌. അത്‌ അനിവാര്യമായിട്ടും മുതലാളിത്ത വ്യവസ്ഥയു 
മായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു ഐഡിയോളജി ആണ്‌. മതപരമായ 
ആധിപത്യം ലോകത്ത്‌ ആദ്യമായിട്ടല്ല ഉണ്ടാവുന്നത്‌. രാഷ്ട്രീയം മതശക്തി 
കളുടെ കയ്യിലകപ്പെട്ട സന്ദര്‍ഭങ്ങള്‍ ലോകചരിത്രത്തില്‍ മുമ്പും ഉണ്ടായിട്ടു 
ണ്ട്‌. മതമൌലിക വാദത്തില്‍ മതം ഒരു വിശ്വാസ പ്രമാണമാണെന്നു തോന്നു 
കയെങ്കിലും വേണം. പക്ഷെ, ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം, തങ്ങ 
ളുടെ ആഗ്രഹങ്ങള്‍ക്കു വിരുദ്ധമെന്നു തോന്നുന്ന എന്തിനെയും അവര്‍ 
എതിര്‍ക്കും. മതത്തെയും എതിര്‍ക്കും. ഹിറ്റ്‌ലര്‍ ക്രൈസ്തവസഭയെ അംഗീ 
കരിച്ചിരുന്നില്ല. എന്നാല്‍ തന്നെ ഫാഷിസം അതിന്റെ രാഷ്ട്രീയ ശക്തി സ 
' മാഹരണത്തിനുള്ള ഒരു ഉപകരണമായി മതത്തെ ഉപയോഗിക്കുവാന്‍ ശ്രമി 
ക്കുകയും ചെയ്യും. മ്തത്തിന്റെ പേരില്‍ ആളുകളെ സംഘടിപ്പിച്ച്‌, അതില്‍ . 
നിന്ന്‌ രാഷ്ട്രീയ ശക്തി ഉല്പാദിപ്പിച്ച്‌, ഭരണവും സര്‍വ്വാധിപത്യവും ഉണ്ടാ 
ക്കാം. പക്ഷെ, മതം മയലികമായി അങ്ങിനെയല്ല. അതായത്‌, വര്‍ഗ്ഗീയവാ 
 ദികള്‍ഫാഷിസ്റ്റുകളാവണമെന്നില്ല. നമ്മളൊക്കെയും വര്‍ഗ്ഗീയ വാദികളാ 


ശത്തെയും നയത്തെയും നേരിട്ടു ബാധിക്കു | 


യും, അല്ലാത്തവ്രെ സ്വീകരിക്കുകയും ചെ. 


ണ്‌. പക്‌ ഷെ. ai i 


i പ്രധാനപ്പെട്ട മുദ്രാവാക്യം, അവരുടെ ഭരണ 
- ത്തിലാണ്‌ നിങ്ങള്‍ സുരക്ഷിതരാവുക എന്ന 


താണ്‌. അവര്‍ തന്നെയാണ്‌ സമുദായ സം 


വരണം. തെറ്റാണ്‌ എന്നും പറയുന്നത്‌. . 


ഇതില്‍ നിന്നും മനസ്സിലാവുന്നത്‌ ഫാഷി 
സ്റ്റുകള്‍ക്ക്‌ ഉറച്ച ഒരു മുദ്രാവാക്യം ഇല്ലെ 
ന്നാണ്‌. സന്ദര്‍ഭങ്ങള്‍ക്കനുസരിച്ച്‌. മുദ്രാവാ 
കൃം ഉണ്ടാക്കിയെടുക്കുകയാണ്‌ അവര്‍ ചെ 
യ്യുന്നത്‌. മുദ്രാവാക്യം :മാറ്റി പറയാമെന്നും, 
പഴയ മുദ്രാവാക്യങ്ങള്‍ ജനങ്ങള്‍ മറന്നു 
പോകുമെന്നും ഫാഷീസ്റ്റുകള്‍ക്കറിയാം. 

അതുകൊണ്ട്‌, ഒരിക്കല്‍ തൊഴിലാളിക്കു 
വേണ്ടിയും. മറ്റൊരിക്കല്‍ . മുതലാളിക്കുവേ 
ണ്ടിയും അവര്‍ ഒരേ ആവേശത്തോടെ മു 
ദ്രാവാക്യം വിളിക്കും. ചിലപ്പോള്‍ ദേശീയത 
യാണ്‌ നല്ലതെന്നു പറയുകയും, . മറ്റു ചില 


പ്പോള്‍” ദേശീയ" വിരുദ്ധമായ മാര്‍ഗ്ഗങ്ങളി ; 


ലൂടെ അവര്‍ ഭരണം സ്ഥാപിക്കുവാന്‍ ശ്ര 


മിക്കുകയും “ചെയ്യും. അതുകൊണ്ട്‌ ഫാഷി ' 


സത്തിന്റെ മുദ്രാവാക്യങ്ങളെ കണ്ണടച്ച്‌ വീ 
ശ്വസിക്കരുത്‌. അവരുടെ പ്രവര്‍ത്തനങ്ങളെ 
“കണ്ടറിയുകയും പ്രതിരോധിക്കുകയുമാണ്‌ 
നമ്മള്‍ ചെയ്യേണ്ടത്‌. രാഷ്ട്രീയത്തിലെ ഒരു 
ത്രന്തം ആശയങ്ങള്‍ നിരന്തരം മാറ്റിപ്പ 
ഞ്ഞ്‌ അമ്പരപ്പുണ്ടാക്കുക . എന്നതാണ്‌. 
സാധാരണക്കാര്‍ ഇതില്‍ എളുപ്പം കബളി 
പ്പിക്കപ്പെടുന്നു... 


ചോ: മതത്തെ രാഷ്ട്രീയത്തില്‍, നിന്നും 


അകറ്റി നിര്‍ത്തണമെന്ന വാദത്തിന്‌ എത്ര 


മാത്രം കഴമ്പുണ്ട്‌; മതത്തെക്കുറിച്ചുള്ള- മാര്‍ - 
- ക്സിസ്റ്റ്‌ വീക്ഷണത്തില്‍- തന്നെ. ങു” 


പുനര്‍ വിചിന്തനം നടന്നു കൊണ്ടിരിയ്ക്കേ.... 


DE മതത്തെ രാഷ്ട്രീയത്തില്‍ നിന്നും “ 
1. പൂര്‍ണ്ണമായും: മാറ്റിനിര്‍ത്തണമെന്ന്‌ ഭരണ 


ഘടന കൊണ്ടു തീരുമാനിച്ചിട്ടുള്ള ഒരു രാ 
ജയമാണ്‌ ഇന്ത്യ. അതിനെയാണ്‌. നമ്മള്‍ 


“സെക്യുലറിസം” എന്നു പറയുന്നത്‌. അല്ലാ. 


തെ, ഇതൊരു മാര്‍ക്‌സിസ്റ്റ്‌ വീക്ഷണമൊ 
ന്നുമല്ല. രാഷ്ട്രീയാഭിപ്രായങ്ങള്‍ രൂപീകരി 
ക്കാന്‍ മതത്തെ ഉപയോഗിക്കുന്നത്‌ ഇന്ത്യന്‍ 
ഭരണഘടന അനുസരിച്ച്‌ കുറ്റകരമാണ്‌. 
മാര്‍ക്സിസവും മതവും തമ്മിലുള്ള ബന്ധം, 
മാര്‍ക്‌സിസമുള്ള രാജ്യങ്ങളിലെല്ലാം അനേകം 
മതങ്ങളുണ്ടെന്നും, ജനങ്ങള്‍ മതങ്ങളില്‍ 
ജനിച്ച്‌ മതങ്ങളില്‍ വളരുന്നവരാണെന്നും, 
അവര്‍ പ്രയോഗികമായ സമീപന രീതികള്‍ 
സ്വീകരിക്കണമെന്നുമാണ്‌ മാര്‍ക്സിസത്തി 
ന്റെ വളരെ പ്രാഥമികമായ ഒരു സിദ്ധാന്തം. 
മതം, ചരിത്രസന്ദര്‍ഭങ്ങളില്‍ പുരോഗമനത്തെ 
സഹായിക്കുന്ന ഘടകമല്ല. ഇന്ത്യയുടെ സ്വാ 
MLM, സമരഘട്ടത്തില്‍ ചില സന്ദര്‍ഭങ്ങ 
ളില്‍ മതങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്‌. അവ 
വാസ്തവത്തില്‍ വിപരീത ഫലമുളവാക്കു 
കയാണ്‌ ചെയ്തത്‌. ഗാന്ധിജി രാമരാജ്യം 
എന്നു പറഞ്ഞത്‌ നല്ല രാജ്യം എന്ന അര്‍ 
ത്ഥത്തിലായിരിക്കാം. ക്രിസ്തു വിലൂടെ 
മോക്ഷം എന്നു ക്രിസ്ത്യാനികളും, ഇന്ത്യ 
യുടെ മോചനം ഇസ്‌ലാമിലൂടെ എന്നു മു 
സ്ലീംകളും പറയുന്നത്‌ നല്ല അര്‍ത്ഥം മന 


സ്റ്റീല്‍ വച്ചുകൊണ്ടു തന്നെയാവും. ക്രി 


സ്തുവിലൂടെ മോക്ഷം കിട്ടണമെങ്കില്‍ എല്ലാ 
വരും ക്ൈസ്തവരാകണം. ഇസ്‌ലാമിലൂടെ 
മോചനം കിട്ടണമെങ്കില്‍ എല്ലാവരും മുസ്ലീം 


.കളാവണം ഇങ്ങനെ എല്ലാവരും ഒരേ മത 


ക്കാരാവാന്‍ എന്താണൊരു മാര്‍ഗ്ഗം? ഇത്‌ 
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്‌. ലോ 
കത്തിലുള്ള . എല്ലാ ഇനങ്ങളും ഒരേ മത 
ത്തില്‍ പെടാത്ത കാലത്തോളം മേല്പറഞ്ഞ 
മുദ്രാവാക്യങ്ങള്‍ ഐക്യത്തിന്റെ മുദ്രാവാ 


- കൃമല്ല, അത്‌ ഒരു" യുദ്ധത്തിന്റെ മുദ്രാവാ 
. കൃമാണ്‌. .ആഗോളതലത്തില്‍ ഇങ്ങനെ 
.യൊരു പ്രശ്‌നം ഇപ്പോഴുണ്ട്‌. ലോകം ആരു 
- ഭരിക്കണം എന്നുള്ള :ഒരു പക്ഷെ, കുരി 
. ശുയുദ്ധകാലത്തുണ്ടായിരുന്ന ആശയത്തി 


- കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 09 


ന്റെ നിഴലുകള്‍, വീണ്ടും ലോകരാഷ്ട്രീയ | വായ താല്പര്യങ്ങള്‍ക്കുവേണ്ടിയോ ഇങ്ങനെ | ഹത്തെ പലരും എതിര്‍ത്തിരുന്നു. ഗാന്ധി 


ത്തില്‍ വീഴുന്നുണ്ട്‌. നാം കരുതലോടെ ഇ | ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാ യന്‍ ആശയങ്ങളെ നിരന്തരമായി എതിര്‍ 
ത്തുപോന്നിരുന്ന ഒരാളാണ്‌ നെഹ്റു. അതി 


രിക്കേണ്ടിയിരിക്കന്നു. വാം ഇത്‌.... 3 
ചോ: ഫാഷിസവും ഫണ്ടമെന്റലിസവും ഉ: മതം എന്നുള്ളത്‌ ഇന്മം മുതല്‍ ഈ | നേക്കാള്‍ എതിര്‍ത്തിരുന്ന ഒരാളാണ്‌ ജിന്ന. 
തമ്മിലുള്ള അടിസ്ഥാന പരമായ വൃത്യാ | ട്ടിവര്‍ത്തിയെടുക്കുന്ന ഒരു വിശ്വാസസംഹി | അതുപോലെ എതിര്‍ത്തിരുന്ന ഒരാളാണ്‌ 
സം എന്താണ്‌? തയാണ്‌. മറ്റേത്‌ താന്‍ ജീവിക്കുന്ന രാജ്യ സുഭാഷ്‌ ബോസ്‌, പട്ടേല്‍. അതൊക്കെ 
ഉഃ ഫാഷിസം എന്നു പറയുന്നത്‌ മുതലാ | ത്തിന്റെ ഭാവിക്കനുസരിച്ചാണ്‌ തന്റെ ഭാവി | വളരെ സ്വാഭാവികവുമാണ്‌. , 
AGH ജീവിതരീതിയുടെ വളര്‍ച്ചയിലെ ഒരു | എന്ന അനുഭവത്തില്‍ നിന്നും ഉണ്ടാകുന്ന ഗ്രാമസ്വരാജ്‌ ആയിരന്നു ഗാന്ധിജിയു 


ഘട്ടമാണ്‌. അത്‌ അനിവാര്യമായിട്ടും മുത | ഒരു സാമാന്യവല്‍ക്കരണം ആണ്‌. അതി | ടെ സ്വപ്നം. ഇന്ത്യയില്‍ വ്യവസായം വിക 
ലാളിത്ത വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടു | ന്റെ ആഴങ്ങള്‍ക്കു തമ്മില്‍ വലിയ വൃത്യാ | സിക്കണമെന്നും, ഇന്ത്യയിലെ കൃഷി വിക 
കിടക്കുന്ന ഒരു ഐഡിയോളജി ആണ്‌. മ | സം ഉണ്ട്‌. ഒരാള്‍” മതത്തിനുവേണ്ടി മരി | സിക്കണമെന്നും കരുതിയാണ്‌ നെഹ്റു പ 
തപരമായ ആധിപത്യം ലോകത്ത്‌ ആദ്യമാ | ക്കാന്‍ തയ്യാറാവുന്നത്‌, വേറൊരു മതവുമാ ഞ്ചവത്സര പദ്ധതികള്‍ക്കു തുടക്കമിട്ടത്‌. 
യിട്ടല്ല ഉണ്ടാവുന്നത്‌. രാഷ്ട്രീയം മതശ | യി ഏറ്റുമുട്ടുമ്പോഴാണ്‌. ലോകത്ത്‌ ഒരു സോഷ്യലിസ്റ്റ്‌ ആശയങ്ങളും മുതലാളിത്ത 
ക്തികളുടെ കയ്യിലകപ്പെട്ട സന്ദര്‍ഭങ്ങള്‍ | മതം മാത്രമാണെങ്കില്‍ മതത്തിനുവേണ്ടി | ആശയങ്ങളും മിശ്രണം ചെയ്തിട്ടുള്ള ഒരു 
ലോകചരിത്രത്തില്‍ മുമ്പും ഉണ്ടായിട്ടുണ്ട്‌. | മരിക്കാന്‍ ആരും തന്നെ തയ്യാറാവില്ല. സമ്പദ്‌ വ്യവസ്ഥയാണ്‌ ഇന്ത്യ തുടക്ക 
മതമാലിക വാദത്തില്‍ മതം ഒരു വിശ്വാസ | എന്നാല്‍, ദേശീയ ബോധം മതവിശ്വാസം | ത്തില്‍ തന്നെ സ്വീകരിച്ചത്‌. സമ്പദ്വ്യവ 
പ്രമാണമാണെന്നു തോന്നുക 
യെങ്കിലും വേണം. പക്ഷെ, 


ഫാഷിസത്തെ സംബന്ധിച്ചി { ട്ട [ 
തെ ലി ഗ്രാന്ധജ സ്വപ്നം കണ്ട ഇന്ത്യ, ഗാന്ധിജിയുടെ മാത്രം ഇന്ത്യ 


ഹങ്ങള്‍ക്കു വിരുദ്ധമെന്നു തോ യാണ്‌. ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയെപ്പോലെ നെഹ്റു സ്വപ്നം 
നില്‍ ളള Basel കണ്ട ഒരു ഇന്ത്യയുണ്ട്‌. ജയപ്രകാശ്‌ സ്വപ്നം കണ്ട ഇന്ത്യയുണ്ട്‌. ജിന്ന 
എതിര്‍ക്കും. ഹിറ്റ്‌ലര്‍ ക്രൈ സ്വപ്നം കണ്ട ഇന്ത്യയുണ്ട്‌. ഇങ്ങനെ പലര്‍ക്കും അവരവരുടെ രീതി 
7 വ ക അ യില്‍ ഇന്ത്യയെ സ്വപ്നം കണാനുള്ള അവസരം എല്ലാവര്‍ക്കുമുണ്ട്‌. 
ഷിസം അതിന്റെ രാഷ്ട്രീയ അത്‌ ഗാന്ധിജിക്കുമാത്രമുള്ളതല്ല. ഗാന്ധിജി സ്വപ്നം കാണുന്ന ലോ 
ന ലി ad കം വളരെ മോശമായ ഒരു ലോകമാണെന്നാണ്‌ ജയപ്രകാശ്‌ ആദ്യം 
ഉപയോഗിക്കുവാന്‍ ശ്രമിക്കു പറഞ്ഞത്‌. ജയപ്രകാശിന്റെ മനസ്സിലുളള ലോകസങ്കല്പം വേറൊന്നാ 
me gee ത യിരുന്നു. ഒരു ഡമോക്രസി, യഥാര്‍ത്ഥ ഡമോക്രസിയാണെങ്കില്‍ അ 
വിടെയുള്ള പൌരന്മാര്‍ ഉണ്ടാക്കുന്നതാണ്‌ ആ രാജ്യത്തിന്റെ ഭാവി. 

അതിനു അധികാരവികേന്ദ്രീകരണം നല്ലതാണെന്നു ഗാന്ധിജി കരുതി. 

ജയപ്രകാശിന്റെ മനസ്സില്‍, നെഹ്റുവിന്റെ മനസ്സില്‍ മറ്റു ചില മാര്‍ഗ്ഗ 

ങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്‌. 


പ്പിച്ച്‌, അതില്‍ നിന്ന്‌ രാ 
ഷ്ട്രീയ ശക്തി ഉല്പാദിപ്പി 
ച്ച്‌, ഭരണവും സര്‍വ്വാധിപത്യ 
വും ഉണ്ടാക്കാം. പക്ഷെ, മതം 
മൌലികമായി അങ്ങിനെയല്ല. 
അതായത്‌, വര്‍ഗ്ഗീയവാദികള്‍ 
ഫാഷിസ്റ്റുകളാവണമെന്നില്ല. ; 
നമ്മളൊക്കെയും വര്‍ഗ്ഗീയ വാദികളാണ്‌. | പോലെയല്ല. അത്‌ മിക്കവാറും ഒരു കുടിയു | സ്ഥയെക്കുറി 

പക്ഷെ, ഫാഷിസ്റ്റുകളല്ല..ഫാഷിസം വളരാ | OS സ്‌കൂള്‍ വഹ്ബ രം യങ്ങള്‍ നം സിയ 
തിരിക്കേണ്ടത്‌ നമ്മുടെ ചരിത്രത്തിന്‍റെയും | ഭിക്കുന്നത്‌. അഥവാ, അഞ്ചു വയസ്സിനു ശേ | ചര്‍ച്ചയില്‍ തന്നെ വരുന്നില്ല. അതിനു പക 
_ ജീവിതത്തിന്റെയും ആവശ്യമാണ്‌. നമ്മുടെ | ഷം. അഞ്ചു വയസ്സിനുശേഷം ഉറപ്പിക്കുന്ന | രം, ശല്യപ്പെടുത്തുന്ന ഖാ കുടി 
മനസ്സില്‍ നിന്നും വര്‍ഗ്ഗീയ ചിന്തകളെയെ | വിശ്വാസങ്ങള്‍ക്ക്‌ വലിയ ഉറപ്പൊന്നും ഉണ്ടാ | യിരുത്തുന്നതുപോലെ ലങ്കാഷെയറിലെ 
ല്ലാം തുടച്ചു നീക്കി, ഇനിയങ്ങോട്ടു വൃത്തി | വില്ല. അതുകൊണ്ട്‌ ഹിറ്റ്‌ലര്‍ അഞ്ചു വയ്‌ പ്പോലെ മില്ലില്‍ തുണി നെയ്യുന്ന ഒരു രീതി 
യായി ജീവിക്കാം. എന്നു വിചാരിച്ചെങ്കിലും, | TIN] മുമ്പു തന്നെ ദേശീയത കുട്ടികളില്‍ യും, ധാക്കയിലേയും മ ത്താ യിര 
നമുക്കു ജീവിക്കാം. നേരത്തെ മറിച്ച്‌, ഫാഷി ഉറപ്പിക്കാന്‍ ശ്രമിച്ചിരുന്നു. നെയ്യുന്ന ഒരു രീതിയ പിന്നെ ഗാന്ധി 
സം ഒരിക്കല്‍ വന്നാല്‍ തിരിച്ചു പോകാനി ചോഃ മാറി AA ഇന്ത്യയെ . ഭരിച്ചവരെ ജി റയോ കൈകൊണ്ട്‌ നൂല്‌ 
ടയില്ലാത്ത ഒരു പ്ളേഗ്‌ ആണ്‌. കാമുവൊ | ല്ലാം ഗാന്ധിജിയുടെ ജീവിതത്തെയും advo നൂറ്റ്‌ മുണ്ട്‌ നെയ്യുന്ന ഒരു രീതിയ = 
ക്കെ പറയുന്നത്‌ അങ്ങിനെയാണല്ലോ. മറ്റൊ | നങ്ങളെയും സമ്പൂര്‍ണ്ണമായി തമസ്കരിക്കു | ങ്ങനെ മൂന്നു രീതിക സര ി ഖാരി 
രാളെ വളരാന്‍ അനുവദിക്കാത്തതും, എതിര്‍ | കയല്ലേ ചെയ്തത്‌? [ ബോര്‍ഡുണ്ടാക്കിയ ! ae 2 ചെ 
ക്കുന്നവരെയെല്ലാം നശിപ്പിക്കണമെന്ന്‌ ആഗ്ര |, ഉഃ ഭരിച്ചവര്‍ മാത്രമല്ല. ഇന്ത്യയുടെ തു | റിയ ചെറിയ താവ അ ലിയ 
ഹിക്കുന്നതും, മനുഷ്യനെ യന്ത്രമാക്കിത്തീര്‍ | ടക്കം തന്നെ ഗാന്ധിജിയുടെ സ്വപ്നങ്ങള്‍ | കയാണ്‌ നമ്മെ a വ se ത്‌ 
ത്ത്‌, യാന്ത്രിക മനുഷ്യനെ വിദൂര നിയ | ക്ക്‌ വിരുദ്ധമായിട്ടായിരുന്നു. ഇന്ത്യ വിഭജി | ഇത്‌ യ ൨ ധം ve a 
ന്ത്രണം കൊണ്ടു കീഴ്പ്പെടുത്തുവാന്‍ ശ്രമി | ക്കരുത്‌ എന്നായിരന്നു ഗാന്ധിജിയുടെ ആഗ്ര | രിക്കാന്‍ വേണ്ടിയ നം ത ae Ae 

ക്കുകയും ചെയ്യുന്നതുമായ ഒരു ഭരണരീതി | ഹം. ഇത്‌ ഇന്ത്യയിലെ മറ്റുള്ളവരുടെയും തി യല തിനു 


യാണ്‌ ഫാഷിസം. സമുദായത്തിന്റെ യന്ത്ര | ആഗ്രഹമായിരുന്ന നസ്‌ : ¥ 
വല്ക്കരണമാണ്‌ ഫാഷിസംകൊണ്ട്‌ ഉദ്ദേ റ്റിക്കല്‍ ee ee i dics er assed രി 


ശിക്കുന്നത്‌. എന്നാല്‍ ഫണ്ടമെന്റലിസ സത്യാഗ്രഹങ്ങ ൽ ന്രങ്ങളില്‍ കുടിയേറുന്നവര്‍ വലിയ ശമ്പളം 
° ളിലൂടെയും മറ്റു സമ്രസ | വേണ 

ഫാഷിസത്തെപ്പോലെ ഷുവറായിട്ടുള്ള ഒരു ന്ധികളിലൂടെയുമൊക്കെ കസ ഇന്‍ oe വലിയ കാറ്‌ വേണമെന്നും, 

ആപത്തല്ല. യ വീട്‌ വേണമെന്നും ആഗ്രഹിക്കുക 


സ്വാതന്ത്യം, ലോകം കണ്ട ഏ വലിയ 
ചോ: സ്വന്തം മതത്തിനും രാഷ്ട്രീയ പ്ര | രക്തരൂക്ഷിത കലാപ in മാറു SS Re Ss A PE 


സ്ഥാനങ്ങള്‍ക്കും വേണ്ടി രക്തസാക്ഷി | കയാണ്‌ ചെയ്തത്‌. അതാണ്‌ Golo a ലം res. ശാ 
ത്വം വരിക്കാന്‍ പലരും തയ്യാറാണ്‌. എന്നാല്‍, | ഐറണി എന്നു പറയുന്നത്‌. ഗാന്ധിജി Be ചെയ്യുന്നത്‌. അതിന്റെ അര്‍ത്ഥം ഗാ | 


യായികളും വിശ്വസിച്ചിരുന്നില്ല എന്നതാ 


10 വകലാകനമുദി 1994 ഒക്ടോബര്‍ 16 


സ്വന്തം രാജ്യത്തിനുവേണ്ടിയോ,. പൊതു | ജീവിചിരിക്കുന്ന സമയത്തുതന്നെ അദ്ദേ ee et ഞ്ഞ SS 


4 
i 


ണ്‌. ഗാന്ധിജി ഇരുപത്തിനാലോ, ഇരുപ 

ത്തിയെട്ടോ പൈസകൊണ്ട്‌ ജീവിക്കാന്‍ തീ 4 ; 

രുമാനിച്ച്‌ ഒരാളാണ്‌. ഒരു ആവറേജ്‌ ഇന്ത്യ ( f ) 

ക്കാരന്റെ ശരാശരി വരുമാനത്തിനപ്പുറം ഒ ന്ധിജി ഗോഖലെയുടെയും തിലകന്റെയും ശിഷ്യനാണ്‌. 

രഞ്ചുപൈസപോലും അധികം ചെലവാക്കു അദ്ദേഹം പലതരം സമരരീതികള്‍ പ്രയോഗിച്ചിട്ടുണ്ട്‌. ഒരിക്കല്‍ പ്ര 

കയില്ല എന്നു തീരുമാനിച്ചുറച്ചയാളാണ്‌ ഗാ ട്ട്‌ 

റം തം tec യോഗില്ലത്‌ അദ്ദേഹം പിന്നീട്‌ തിരുത്തുകയും മാറ്റുകയും ചെയ്തി 
ല്ല ള ള 


ഹരി വരുമാനം വര്‍ദ്ധിപ്പിക്കണം എന്നാതാ | രന്നു. പല പ്രധാനപ്പെട്ട സമരങ്ങളും അദ്ദേഹം പിന്‍വലിച്ചിട്ടുണ്ട്‌. 


യിരുന്നു അവരുടെ ആഗ്രഹം. പിന്നെ പട്ടാ ലം 
ഉത്തെക്കുറിച്ച്‌, ഭരണത്തെക്കുറിച്ച്‌ പൊലീ ഗാന്ധിജിയുടെ ഒരു സമരത്തിന്റെ അവസാനത്തിലല്ല ഇന്ത്യയ്ക്കു 


സിനെക്കുറിച്ച്‌, ഗാന്ധിജിക്കുണ്ടായിരന്ന സ്വാതന്ത്ര്യം കിട്ടുന്നത്‌. ഇന്ത്യന്‍ സ്വാതന്ത്യ ചര്‍ച്ചകള്‍ നടക്കു 
വെറും ഉട്യോപ്യന്‍ എന്നു പറയാവുന്ന 
ആശയങ്ങളല്ല ഇന്ത്യന്‍ ഭരണഘടന സ്വീക 


മ്പോള്‍ ഇവിടെ ഒരു സമരമേ ഉണ്ടായിരുന്നില്ലാ എന്നതാണ്‌ വാ 
രിക്കുന്നത്‌. ഇന്ത്യ ഒരു അര്‍ദ്ധഫെഡറല്‍ സ്തവം. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങളില്‍ 


അര്‍ദ്ധ യൂണിറ്ററി ഭരണകൂടം സ്ഥാപിക്കു 
കയും അതിനനുസരിച്ചുള്ള നിയമങ്ങളും ഒന്നാണ്‌ ഇന്ത്യയുടെ സ്വാതന്ത്യം. ലോകമഹായുദ്ധം അവസാനി 


ടി വ ചെ ക്കുന്നതോടെ ലോകത്തെ മുഴുവന്‍ കോളോണിയല്‍ രാഷ്ട്രങ്ങളും 
തത്‌. അല്ലാതെ, ഗാന്ധിജിയുടെ ഗ്രാമസ്വ y v 
രാ നില്‍ വരുത്തുകയമ അതിനു  സ്വതന്ത്ര്യമാവുന്നുണ്ട്‌. യഥാര്‍ത്ഥത്തില്‍ ബ്രിട്ടീഷുകാര്‍ ഭരിക്കു 
ഇപ്പോഴും ഷി _നടപ്പ.ലാ മ്പോഴാണ്‌ ഇന്ത്യ ഒരു രാഷ്ട്രമായി നിലനിന്നത്‌. അതായത്‌ നമു 
ക്കാന്‍ കഴിഞ്ഞി . മദ്യ ജനം പോലെ. ov 
soe Fo സ വല | ക്ക്‌ നല്ലൊരു നേതൃത്വം ഉണ്ടായത്‌ ബ്രിട്ടീഷുകാരുടെ കാലത്താണ്‌. 
യില്‍ നിന്നും വ്യത്യസ്തമായ ഒരു വ്യവസ്ഥ 
സൃഷ്ടിക്കുവാനായിരുന്നല്ലോ ഗാന്ധിജി ശ്ര 
മിച്ചത്‌? ഇതില്‍ അദ്ദേഹം എത്രത്തോളം വി | ധിക്കുകയില്ല. ഒരു ദേശീയതയുടെ സ്വാഭാ | ഒരു രംഗത്തും ഗാന്ധിയന്‍ ആശയങ്ങള്‍ 
ജയിച്ചിട്ടുണ്ട്‌... വികമായ ഒരു രീതി മറ്റൊരു ദേശീയത | പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. ഇത്‌ ഒരു പുതിയ 
ഉഃ നിങ്ങള്‍ പറയുന്നതില്‍ വളരെ വളരെ | ഉണ്ടായിരിക്കുക എന്നതാണ്‌. അതാണ്‌ | കാര്യമേ അല്ല. ഗാന്ധിജി ഇന്നുണ്ടായീരു 
തെറ്റായ ഒരു കാര്യമുണ്ട്‌. ഗാന്ധിജി വിഭാ | ഞാന്‍ നേരത്തെ പറഞ്ഞത്‌, രണ്ടു മതം | ന്നെങ്കില്‍, മുമ്പേത്തേക്കാള്‍ എത്രയോ വലിയ 
വനം ചെയ്ത ഒരു ഇന്ത്യ സൃഷ്ടിക്കലാണ്‌ | ഉണ്ടെങ്കിലേ ഒരു മതത്തില്‍ മൌലികവാദം | പരാജയമായിരിക്കും. ഗാന്ധിജി ഇല്ലാത്ത 
നമ്മുടെ എല്ലാവരുടെയും ചുമതല എന്ന | ഉണ്ടാവുകയുള്ളൂ. ഒന്നിലധികം വ്ൃവസ്‌ | താണ്‌ ഇന്നത്തെ എല്ലാ പ്രശ്‌നങ്ങള്‍ക്കും 
ഒരു ധാരണയുണ്ടല്ലോ, ആ ധാരണ ശരി | ഥകൾ ഉണ്ടാകുമ്പോഴാണ്‌ ഒരു രാഷ്ട്ര | കാരണമെന്നു നിങ്ങള്‍ വിചാരിക്കുന്നത്‌, 
യല്ല. കാരണം, ഗാന്ധിജി ഇന്ന്‌ നമുക്കു ത്തില്‍ മത്സരങ്ങള്‍ ഉണ്ടാവുന്നത്‌. അപ്പോള്‍ | ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത്‌ നിങ്ങള്‍ 
നല്ലതാണെന്നു തോന്നുന്ന പല ആശയങ്ങ ദേശീയബോധം ഒരു മത്സരവീര്യത്തോടെ | ഇല്ലാതിരുന്നതു കൊണ്ടാണ്‌. ഇന്ന്‌ ഇവിടെ 
ളും, ഒരിക്കല്‍ നമുക്കു നല്ലതല്ലെന്നു ബോ നിലനിര്‍ത്താന്‍ പട്ടാളവും, പട്ടാളം കൊണ്ടു | നിന്ന്‌ ഗാന്ധിജിയെ കാണുന്നതുപോലെയ 
ദ്ധ്യപ്പെട്ട മറ്റു പല ആശയങ്ങളും കുട്ടിക്കു നിലനല്ക്കുന്ന ഒരു രാജ്യത്തിനുവേണ്ട എല്ലാ | ല്ല, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത്‌ 
ച്ച്‌ ചിന്തിക്കുകയും പ്രവര്‍ത്തിക്കുകയും | സംവിധാനങ്ങളും വേണം. നമ്മള്‍ ഇവിടെ | ജനങ്ങള്‍ ഗാന്ധിജിയെ കണ്ടത്‌. എതിര്‍ 
ചെയ്ത ഒരാളാണ്‌. അതുകൊണ്ട്‌, ഗാന്ധി | യിരുന്ന്‌ ഇങ്ങനെ സംസാരിക്കുന്നത്‌ ഇന്ത്യന്‍ | ക്കപ്പെടേണ്ട എന്തൊക്കെയോ രീതികള്‍ 
ജി പറഞ്ഞതില്‍ നിന്ന്‌ വൃത്യസ്തമായിട്ടു അതിര്‍ത്തികളില്‍ പട്ടാളക്കാര്‍ തോക്കും പി | ഗാന്ധിജിക്കുണ്ടായിരന്നു. എല്ലാവരും അക്കാ 
പ്രവര്‍ത്തിക്കുന്നു എന്നത്‌ ഒരു തെറ്റൊന്നു | ടീച്ച്‌ കാവലിരിക്കുന്നതുകൊണ്ടാണ്‌. യു | ലത്ത്‌ ഗാന്ധിജിയെ അംഗീകരിച്ചിരുന്നില്ല. 
മല്ല. ഗാന്ധിജിയുടെ മനസ്സിലുണ്ടായിരുന്ന ദ്ധസമയമാണെങ്കില്‍ രണ്ടു വെടിയൊച്ച | അംഗീകരിച്ചു എന്നു പറഞ്ഞവര്‍ വാസ്തവ 
ഒരു ഭരണക്രമം ആയുധബലത്തില്‍ വിലക കേള്‍ക്കുമ്പോള്‍ നമ്മള്‍ അണ്ടര്‍ഗ്രാണ്ടു | ത്തില്‍ അദ്ദേഹത്തെ അനുസരിച്ചിരുന്നില്ല. 
ല്പിക്കാത്ത ഒരു ഭരണകൂടവും പട്ടാളം | കള്‍ തേടും. അതായത്‌, ആയുധബലത്തി - 
പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രവും ആയിരു ന്റെ നിഴലിലാണ്‌ എല്ലാ ദേശീയതയും സം ഗാന്ധിജി ഗോഖലെയുടെയും തിലകന്റെ 
ന്നു പക്ഷേ, ഗാന്ധിജിയുടെ ശവമഞ്ചം രക്ഷിക്കപ്പെടുന്നത്‌. അതിനെ എതിര്‍ക്കു | യും ശിഷ്യനാണ്‌. അദ്ദേഹം പലതരം സമീപന 
കൊണ്ടുപോയത്‌ ഇന്ത്യന്‍ പട്ടാളക്കാരാണ്‌. | ന്നതുകൊണ്ട്‌ വലിയ കാര്യമൊന്നുമില്ല. രീതികള്‍ പ്രയോഗിച്ചിട്ടുണ്ട്‌. ഒരിക്കല്‍ പ്ര 
ഇതില്‍ തെറ്റില്ല. എപ്പോഴും ഒരു ദേശീയ രാ | ചോ: ഗാന്ധിജിയെപ്പോലെ പക്വമതിയായ യോഗിച്ചത്‌ അദ്ദേഹം പിന്നീട്‌ തിരുത്തുക 
ഷ്ട്രം അങ്ങിനെ ആയിരിക്കും. ദേശീയ രാ | ഒരു രാഷ്ട്രീയ നായകന്‍ ഇല്ലാത്തതാണ്‌ | യും മാറ്റുകയും ചെയ്തിട്ടുണ്ട്‌. ഗാന്ധിജി 
ഷ്ട്രത്തിന്‌ അതിര്‍ത്തികള്‍ ഉണ്ടാവും. അതി | ഇന്ത്യയുടെ ഇന്നത്തെ അരക്ഷിതാവസ്ഥ । യുടെ പല സമരങ്ങളും വലിയ പരാജയങ്ങ 
രുകള്‍ക്കു കാവല്‍ നി കള്‍ക്കു കാരണമെന്ന്‌ | ളായിരുന്നു. പല പ്രധാനപ്പെട്ട സമരങ്ങളും 
ല്ക്കുന്നത്‌ എപ്പോഴും പലരും പറയാറുണ്ട്‌. | അദ്ദേഹം പിന്‍വലിച്ചിട്ടുണ്ട്‌. ഗാന്ധിജിയു 
പട്ടാളക്കാരാണ്‌. അതി മാഷെന്തു പറയുന്നു.? | ടെ ഒരു സമരത്തിന്റെ അവസാനത്തിലല്ല | 
രുകള്‍ ഉള്ളതുകൊണ്ട്‌ ഉ: ഗാന്ധിജിയുടെ | ഇന്ത്യയ്ക്കു സ്വാതന്ത്ര്യം കിട്ടുന്നത്‌. ഇന്ത്യന്‍ 
എപ്പോഴും അതിര്‍ത്തി നേ DS ത OOM | സ്വാതന്ത്യ ചര്‍ച്ചകള്‍ നടക്കുമ്പോള്‍ ഇവി. 
ത്തര്‍ക്കങ്ങള്‍ ഉണ്ടാ അദ്ദേഹം ജീവിച്ചിരുന്ന | ടെ ഒരു സമരമേ ഉണ്ടായിരുന്നില്ലാ എന്ന | 
വും. യുദ്ധം ഉണ്ടാകു കാലത്തു തന്നെ തിര | താണ്‌ വാസ്തവം. രണ്ടാം. ലോകമഹായു 
ന്നത്‌ അങ്ങിനെയാണ്‌. സ്കരിച്ചിരുന്ന ഒരു ഇ | ദ്ധത്തിന്റെ അനന്തരഫലങ്ങളില്‍ ഒന്നാണ്‌ 
ആരും സ്വന്തം ഇഷ്ട ന്ത്യന്‍ പരന്‍ ഈ | ഇന്ത്യയുടെ സ്വാതന്ത്യം. ലോകുമഹായു 
പ്രകാരം തര്‍ക്കങ്ങള്‍ ചോദ്യത്തിന്‌ ഉത്തരം | ദ്ധം അവസാനിക്കുന്നതോടെ ലോകത്തെ 
പരിഹരിക്കാറില്ല. അതു പറയാന്‍ അവകാശമി | മുഴുവന്‍ കോളോണിയല്‍ രാഷ്ട്രങ്ങളും 
കൊണ്ട്‌ ദേശീയതയില്‍ ല്ല. ഇന്ത്യയുടെ ഒരു രം സ്വതന്ത്്യമാവുന്നുണ്ട്‌. യഥാര്‍ത്ഥത്തില്‍ ബ്രി 
അന്തര്‍ഭവിച്ചിട്ടുള്ള ഗത്തും സാമ്പത്തിക | ട്ടീഷുകാര്‍ ഭരിക്കുമ്പോഴാണ്‌ ഇന്ത്യ ഒരു രാ 
വൈരുദ്ധ്യം ദേശീയത രംഗം, ആരോഗ്യരംഗം, | ഷ്ട്രമായി നിലനിന്നത്‌. അതായത്‌ നമുക്ക്‌ 
വെച്ചുകൊണ്ട്‌ നിര്‍മ്മാര്‍ വിദ്യാഭ്യാസരംഗം, സാം | നല്ലൊരു നേതൃത്വം ഉണ്ടായത്‌ ബ്രിട്ടീഷുകാ 
ജ്ജനം ചെയ്യാന്‍ സാ' സ്‌കാരികരംഗം തുടങ്ങി | രുടെ കാലത്താണ്‌. = 


കലാകനഈമുദി 1994 ഒക്ടോബര്‍ 1011 


al കടനം എന്ന മുഖരാഹിത്യത്തോ 
ട്‌ കേരളീയര്‍ക്ക്‌ മടുപ്പുതോന്നിയിട്ട്‌ നാളു 
കള്‍ ഏറെയായി. അതുകൊണ്ട്‌ ഒരു പ്രക 


എന്നാല്‍ ഇക്കഴിഞ്ഞ മാസം തിരുവനന്ത 
പുരം നഗരിയില്‍ നടന്ന പ്രകടനം വലിയ 
വാര്‍ത്ത പിടിച്ചെടുത്തു. മലയാളത്തിലെ ഒ 
ട്ടുമിക്ക സിനിമാതാരങ്ങളും ആ പ്രകടന 
ത്തില്‍ പങ്കെടുത്തു എന്നതായിരുന്നു അതി 
നുകാരണം. താരം എന്നതു തന്നെ സാധാ 
രണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 
വളരെ ദുരത്തുകാണുന്ന, മോഹിപ്പിക്കുന്ന 
ഒരു വെളിച്ചമാണല്ലോ. സെല്ലുലോയിഡില്‍ 
നിത്യേന കാണുകയും നേരിട്ട്‌ ഒരിക്കലും 
കാണാന്‍ കഴിയാതിരിക്കുകയും ചെയ്യുന്ന 
പ്രയോഗം ഒരവസ്ഥയില്‍ മാത്രമേ ഒരു താ 
രത്തിന്‌ മാര്‍ക്കറ്റുള്ള. അതുകൊണ്ട്‌ ഒരൊറ്റ 
സിനിമാതാരം സന്നിഹിതനാകുന്നതോടുകൂടി 
യോഗങ്ങള്‍ ബഹുജനപരമാകാറുണ്ട്‌. 
അറുപ്പാള്‍ സൂപ്പര്‍സ്റ്റാറുകളടക്കം (അതു 
തന്നെ ഇവിടെ രണ്ടുണ്ടെന്നാണ്‌ വെയ്പ്‌ 
അസംഖ്യം സിനിമാതാരങ്ങള്‍ പങ്കെടുത്ത 
ഒരു പ്രകടനം ബഹുജുനപരമാകാതിരിക്കാ 
നോ, മാധ്യമശ്രദ്ധപിടിച്ചുപറ്റാതിരിക്കാനോ 
ഇടയില്ല. | 

അഭ്രപാളികളില്‍ സ്വന്തം മുഖഭാവമുദ്ര കളി 


വെച്ചിട്ടുള്ള സൂപ്പര്‍താരങ്ങളടക്കം ധാരാളം 
നടീനടന്മാര്‍ പങ്കെടുക്കുന്ന ധര്‍ണ്ണയുടെ 
ചിത്രം എല്ലാ പത്രങ്ങളിലും സാമാന്യം വലിപ്പ 
ത്തില്‍ത്തന്നെ അച്ചടിച്ചു വരികയുണ്ടായി. 
അത്ഭുകരമെന്നു പറയട്ടെ, ആ എല്ലാ ചിത്ര 
ങ്ങളിലും നമ്മുടെ അഭ്രനായക വേഷങ്ങള്‍ 
-വിഷണ്ണരായിരിക്കുന്നതായാണ്‌ കാണപ്പെട്ടത്‌. 
ഒരാളെങ്കിലും ചിരിക്കുന്നില്ല എന്നതോ പോക 
ട്ടെ, മനുഷ്യത്വപരമായ ഒരു സ്വാഭാവികഭാവം 
നിലനിര്‍ത്തുക കൂടി ചെയ്യുന്നില്ല എന്നത്‌ 
അത്ഭുതകരമായി തോന്നി. അഭിനയിക്കാന്‍ 
ഇറങ്ങിത്തിരിക്കുന്നവരുടെ അതിനുള്ള പ്രധാ 
ന അവയവം മുഖം തന്നെയാണല്ലോ. നമുക്കി 
(CAG പരിചിതമായ ആ മുഖങ്ങളില്‍ 
അത്ഭുതകരമായ ഭാവരാഹിത്യമാണ്‌ കണ്ട 
ത്‌. സുപ്പര്‍താരങ്ങളെ കേന്ദ്രികരിച്ചെടുത്ത 
സ്താപ്പുകള്‍ കണ്ടാല്‍ ഒരു മരണവീടിന്റെ 
ഗൃശാനമൂകതയാണ്‌ അനുഭവപ്പെടുന്നത്‌. 
പതി ഷേധത്തിന്റെയോ പ്രകടനത്തി 
ന്റെ യോ ആയ 
യാതൊരു വൈകാ 


രികുപ്പൊലിമയ്ക്കും 
ആ മുഖങ്ങള്‍ 


വഴങ്ങിക്കൊടുത്തില്ല. 
ചുരുക്കത്തില്‍ അരു 
താത്തതോ അഥവാ 
നീതികരിക്കാനാവാ 
ത്തതോ, കുറഞ്ഞ 
പക്ഷം സ്വയം മന 
സ്തിലാക്കാനെങ്കിലും 
കഴിയാത്തതോ 
ആയ എന്തോ കാ 
രൃത്തിന്‌ വേഷം 
കെട്ടി വന്നിരുന്നവ। 
രപ്പോലെയുണ്ട്‌ 
അവരെക്കണ്ടാല്‍? 

' ഇ ണ്ണി യെ! 


ഭാസുരേന്ദ്രബാബു 
uel Noes 


ടനമെന്നത്‌ ഇന്ന്‌ ഒരു വാര്‍ത്തയേയല്ല. . 


ലൂടെ അസംഖ്യം ഭാവവിന്യാസങ്ങള്‍ കാഴ്ച്‌ : 


രാഷ്രീയ നേതൃത്വവും അബ്കാരി മു 
തലാളിത്തവും അധോലോക മാഫിയയും 
കൈകോര്‍ത്തുപിടിച്ചുല്പാദിപ്പിക്കുന്ന 
സാംസ്‌കാരിക ജീര്‍ണതയുടെ ദൃശ്യാവി 
ഷ്കാരം മലയാള സിനിമയിലിന്ന്‌ കലാപ 
രമായ സാമൂഹ്യപ്രതിബദ്ധതയുടെ അടി 
സ്ഥാനത്തിലല്ല മറിച്ച്‌ ഒരു സൂപ്പര്‍ ഹീ 
റോയെ ഉല്പാദിപ്പിക്കാനുള്ള വികാര വി 
ഭ്രാന്തികളോടെയാണ്‌ ആനയിക്കപ്പെടുന്നത്‌ 
എന്നത്‌ തെരുവില്‍ പ്രകടനം നടത്തിയ 
താരങ്ങള്‍ വിസ്മയിക്കരുത്‌. 


കണ്ടാല്‍ ഈരിലെ പഞ്ഞമറിയാം എന്നു 
പറഞ്ഞതുപോലെ എല്ലാ .പ്രതങ്ങളിലും 
അടിച്ചുവന്ന എല്ലാ ചിത്രങ്ങളിലെയും ഭാവ 
രാഹിത്യം അതിന്‌ നിദാനമായി പറയുന്ന 
“പ്രക്ഷോഭത്തിന്റെ അര്‍ത്ഥ ശുന്യതയോ 
അസാംഗത്യമോ വെളിവാക്കുന്നുണ്ട്‌. മുഖ്യ 
മായും സെന്‍സര്‍ നിയമങ്ങളോടുള്ള വീ 
യോജിപ്പായിരുന്നു ഇത്തരമൊരു പ്രകടന 
ത്തിന്റെ ആസന്നഹേതു. സിനിമാതാരങ്ങള്‍ 
ക്കു മാത്രമായി ഒരു രാജ്യമില്ലെന്നും സിനി 
മാവ്യവസായത്തിനുമാത്രമായി ഒരു നിയമം 
സാധ്യമല്ലെന്നും പ്രകടനത്തില്‍ പങ്കെടുത്ത 
താരങ്ങളും സമ്മതിക്കുന്നതാണല്ലോ. ഒരു 
രാജ്യത്തിന്റെ നിയമപാലന വാഴ്ചയില്‍ 
എല്ലാ രംഗങ്ങളിലുമെന്ന പോലെ സിനിമാ 
വ്യവസായത്തിലും അഭിനയമണ്ഡലത്തി' 
ലും ചില ക്രമങ്ങള്‍ കൂടിയേ തീരു. സെന്‍ 
സര്‍ നിയമങ്ങള്‍ ഇന്ത്യയെ സംബന്ധിച്ചിട 
ത്തോളം ഇനാധിപത്യപരമോ, കുലീനമോ © 


ആണെന്ന്‌ കരുതുക ' വയ്യ. അതിനുകാ | 


രണം ഇപ്പോള്‍ . നമ്മുടെ സൂപ്പര്‍താരങ്ങള്‍ 
ആരോപിക്കുന്നതുപോലെ ക്രമാതീതമായ 


നിയന്ത്രണങ്ങള്‍ ഉണ്ട്‌ എന്നതല്ല മറിച്ച്‌ 


ഉള്ള നിയമങ്ങളുടെ ഉചിതഭംഗി കലര്‍ന്ന 


പ്രയോഗം ഇല്ല എന്നതിനാലാണ്‌. ഒരു സം 
സ്ഥാനത്തിനു മാത്രമായി സെന്‍സര്‍ നിയ 
മനിര്‍മ്മാണം സാധ്യമല്ലാതിരിക്കെ ഒരു അഖി 
ലേന്ത്യാനിലവാരത്തില്‍ ' നടത്തേണ്ട: പ്രതി 
ഷേധം കേരളത്തില്‍ മാത്രമായി ഒതുങ്ങി 

നിന്നത്‌ എന്താണെന്നും മനസ്സിലാകുന്നില്ല. 
കേരളത്തിലെ സിനിമപ്രവര്‍ത്തകരുടെ ഒരു 
സംഘടന അടുത്തിടെ രൂപം കൊണ്ടിട്ടുണ്ട്‌. 
അതിന്റെ ആദ്യപ്രയോഗമായിരുന്നു ഈ പ്ര 
കടനവും ധര്‍ണ്ണയും. കോടികള്‍ മുതല്‍ മു 
ടക്കുള്ള അതിബ്യ' 
ഹത്തായ ഒരു വ്യവ 
സായത്തിന്റെ ഭാഗ്യം 
നിറഞ്ഞ ഗുണഭോ 
ക്താക്കളാണ്‌ തെ 
രുവില്‍ പ്രകടനം 
നയിച്ച :സൂപ്പര്‍താ 
രങ്ങൾ എന്നത്‌ മറ 
ക്കരുത്‌. ഭാഗ്യം 
എന്നത്‌ നിര്‍ണ്ണായ 
കഘടകമായി അം 
ഗീകരിക്കപ്പെ ടുന്ന 
ഒരു വ്യവസായ 
ത്തില്‍ ഒഓന്നിത്യങ്ങ 
ളിലേക്കെത്തിച്ചേര്‍ 
ന്നത്‌ പൂര്‍ണ്ണമായും 
തട കഴിവുകൊ 


ടട. 


ണ്ടാമണന്ന്‌ ആരും 


1: കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 
ന a TR Ee Be DE EERE 


| യില്‍ നിന്നു രക്ഷപ്പെടുത്താന്‍ ശ്രമിക്കുക 


നിങ്ങള്‍ക്ക്‌ 
ഛീ വഹ്യം 


സന്ധിയെ ചുഴന്നു നില്‍ക്കുന്ന യഥാര്‍ത്ഥ 


“വാദം. 


ധാര്‍മിക വിയോജിപ്പ്‌ പുലര്‍ത്താന്‍ കഴി 


അവകാശപ്പെടാനിടയില്ലല്ലോ.. താരങ്ങളുട്‌ 
ക്കമുള്ള സിനിമാപ്രവര്‍ത്തകരുടെ കലാജീ 
വിതവും സാമൂഹൃജീവിതവും സാധാരണ 
ആളുകള്‍ക്ക്‌ . അജ്ഞാതമാണ്‌. സിനിമ. 
കാണുന്നു അതുവഴി ആ വ്യവസായത്തെ 
സംരക്ഷിക്കുന്നു എന്ന അപരാധമേ സാധാ 
രണപ്രേക്ഷകര്‍ ചെയ്യുന്നുള്ളു. അതുകൊണ്ട്‌ |. 
ഇത്തരമൊരു പ്രകടനത്തിന്റെയും ആവശ്യ 
മുന്നയിക്കലിന്റെയും അടിയന്തരകാരണമെ 
ന്തെന്ന്‌ ആളുകളറിഞ്ഞുവെന്നുവരില്ല. സെല്ലു |. 
ലോയിഡില്‍ കാണുന്ന മുഖങ്ങള്‍ തെരുവില്‍ - 
കാണുമ്പോഴുണ്ടാകുന്ന ഹര്‍ഷോന്മാദമാ : 
ണ്‌ ആള്‍ക്കൂട്ടത്തിന്റെ രഹസ്യം. ഈ ആള്‍ 
ബഹളത്തിന്റെ ശബ്ദകലവി ഒഴിച്ചു നിര്‍ 
ത്തിയാല്‍ ഒരു യാഥാര്‍ത്ഥ്യം മറനീക്കിപ്പുറ 
ത്തുവരും. മലയാള സിനിമാവ്യവസായം ഇന്ന്‌ 
ഒരു വലിയ പ്രതിസന്ധിയിലാണെന്ന 
യാഥാര്‍ത്ഥ്യം. : 

ഒരു വ്യവസായം പ്രതിസന്ധിയിലകപ്പെ 
$208: ആ വ്യവസായം കൊണ്ട്‌ ഗുണം ലഭി 
ക്കുന്ന ആളുകള്‍ അതിനെ പ്രതിസന്ധി 


സ്വാഭാവികമാണല്ലാ. ആ അര്‍ത്ഥത്തില്‍ 
താരങ്ങളും സീനിമാപ്രവര്‍ത്തകരും ചെയ്തത്‌ 
മനസ്സിലാക്കാം. പക്ഷെ ഇന്നത്തെ പ്രതി 


കാരണങ്ങളെന്തെന്നുന്നയിക്കുന്നതിനു 
പകരം അവര്‍ സെന്‍സര്‍ നിയമങ്ങളി 
ലേക്ക്‌ വിരല്‍ ചുണ്ടിയത്‌ ഒട്ടും ഉപിതമായി 
ല്ല. മുഖംമോശമായതിന്‌ കണ്ണാടിയെ കുറ്റം 
പറഞ്ഞതുപോലെ ബാലിശമായിപ്പോയി ആ 
സെന്‍സര്‍ നിയമങ്ങളുടെ 
കര്‍ശനത്വമെന്ന്‌ സിനിമാപ്രവര്‍ത്തകര്‍ 
പറഞ്ഞത്‌ പ്രധാനമായും രണ്ട്‌ കാര്യങ്ങളാണ്‌. 
ഒന്ന്‌: ഭരണരംഗത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ 
അടച്ചാക്ഷേപിക്കുന്ന രീതി അരുത്‌ എന്ന 
വ്യവസ്ഥ. രണ്ട്‌: സെല്ലുലോയിഡില്‍ സ്ത്രീ 
കളെ അത്യാവശ്യം വസ്ത്രം ധരിപ്പിക്കണ 
മെന്നവ്യവസ്ഥ. ഈ രണ്ട്‌ ഉപാധികളോട്‌ 


യുന്ന തരത്തില്‍ ഉള്ള സംശുദ്ധമനസ്സാ 
ക്ഷി സിനിമാവ്യവസായത്തിനും പ്രവര്‍ത്ത 
കര്‍ക്കും ഉണ്ടോ എന്നതാണ്‌ പ്രധാനം. ശ്രീ 
ബുദ്ധന്‍ മുതല്‍ മഹാത്മാഗാന്ധിവരെ 
യുള്ള ദൃഡ്വ്രതരായ വൃക്തിപ്രതിഭകളെ | 
ആര്‍ക്കും എങ്ങനെയും സെല്ലുലോയി 
ഡില്‍ ആവിഷ്കരിക്കാം. എന്നാല്‍ ആ Ah 
ക്തിപ്രതിഭകളുടെ ആവിഷ്കാരത്തിനു 

സംഭവിച്ചേയ്ക്കാവുന്ന അപചയം ചരിത്ര 
ത്തിന്റെ തന്നെ മുല്യബോധത്തെ പരിക്കേ 
ല്പിക്കും. അത്‌ സിനിമാ വ്ൃവസായത്തി 
ന്റെയോ പ്രവര്‍ത്തകരുടെയോ മാത്രം (പ 


ശ്നമല്ല. ഒരു ജനതയുടെ മുഴുവന്‍ പ്രശ്‌ന 
മാണ്‌. അതുകൊണ്ട്‌ നേതൃത്വവ്യക്തിത്വ 
ങ്ങളെ ആവിഷ്കരിക്കുന്ന സമയത്ത്‌ ഒരു 
ജനതയുടെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ 
അവസ്ഥയെക്കുറിച്ച്‌ ബോധ്യപ്പെടേണ്ടതു 
ണ്ടെന്ന വാദം തെറ്റല്ല. കുലീനമായും വ്യവ 


സ്ഥയെ വിമര്‍ശിക്കാനാവും എന്നതിന്‌ ഇ. 


ന്ത്യന്‍ സിനിമ മാത്രമല്ല ലോകസിനിമയില്‍ 
തന്നെയും അസംഖ്യം ഉദാഹരണങ്ങളുണ്ട 
ല്ലോ. അത്തരത്തിലുള്ള സംശുദ്ധസംരം 
ഭങ്ങള്‍ മലയാള സിനിമയില്‍ ഇന്ന്‌ നടക്കു 
ന്നുണ്ടോ എന്ന്‌ എല്ലാവരും ചിന്തിക്കണം. 
രാഷ്ട്രീയ നേതൃത്വവും അബ്കാരി മുതലാ 
ളിത്തവും അധോലോക മാഫിയയും കൈ 
കോര്‍ത്തുപിടിച്ചുല്പാദിപ്പിക്കുന്ന സാംസ്‌കാ 
രിക ജീര്‍ണതയുടെ ദൃശ്യാവിഷ്കാരം മല 
യാള സിനിമയിലിന്ന്‌ കലാപരമായ സാമു 
ഹൃപ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലല്ല 
മറിച്ച്‌ ഒരു സൂപ്പര്‍ ഹീറോയെ ഉല്പാദിപ്പി 
ക്കാനുള്ള വികാര വിഭശ്രാന്തികളോടെയാണ്‌ 
ആനയിക്കപ്പെടുന്നത്‌ എന്നത്‌ തെരുവില്‍ 
പ്രകടനം നടത്തിയ താരങ്ങള്‍ വീസ്മരിക്ക 
രുത്‌. 

ഇനി സ്ത്രീകളുടെ വസ്ത്രധാരണം... ഈ 
വിഷയത്തെ സംബന്ധിച്ച്‌ ആദ്യമായി എന്തെ 
ങ്കിലും-പറഞ്ഞത്‌, സര്‍ക്കാരിന്റെ സെന്‍സര്‍ 
നിയമങ്ങളല്ല എന്നെങ്കിലും താരങ്ങള്‍ മന 
സ്റ്റിലാക്കണം. ബുദ്ധനും ജീസ്സസും മുഹമ്മ 
ദ്നബിയും വിവേകാനന്ദനും ഗാന്ധിയുമെ 
ല്ലാം സ്ത്രീകളെയും അവരുടെ ധാര്‍മ്മികമൂ 
ല്യങ്ങളെയും സംബന്ധിച്ച്‌ സംസാരിച്ചിട്ടു 
ണ്ട്‌. മനുഷ്യരാശിക്കു പരിചിതമായിരിക്കുന്ന 
എല്ലാ മതങ്ങളും ധര്‍മസംഹിതകളും ഈ 
വിഷയത്തെക്കുറിച്ച്‌ സംസാരിച്ചിട്ടുണ്ട്‌. 
അതുവഴി നമ്മുടെ സാമൂഹ്യജീവിതത്തിലും 
വ്യക്തിഗതബോധത്തിലും സ്ഫുടം ചെയ്തു 
നില്ക്കുന്ന ഒരു വീക്ഷണമാണ്‌ സെന്‍ 
സര്‍ ബോര്‍ഡ്‌ മുന്നോട്ടു വെച്ചത്‌. അങ്ങനെ 
വരുമ്പോള്‍ ചരിത്രത്തില്‍ ലബ്ധ്രപതിഷ്ഠ 
മായിരിക്കുന്ന ഒരു ധാര്‍മ്മിക മുല്യത്തിനെ 
തിരായാണ്‌ നമ്മുടെ താരങ്ങള്‍ തെരുവില്‍ 
പ്രകടനം നടത്തിയതെന്നു കാണാം. താര 
സമുദായത്തിനകത്ത്‌ സ്ത്രീ പുരുഷബന്ധ 
ങ്ങളെ സംബന്ധിച്ച സങ്കല്പം ഭിന്നമായിരി 
ക്കാം. അത്‌ അങ്ങനെയാകുന്നതില്‍ ആര്‍ക്കും 
ആശങ്കയുമില്ല. കാരണം താരങ്ങളെയല്ല, 
അവര്‍ ആവിഷ്കരിക്കുന്ന കഥാപാത്രങ്ങളെ 
മാത്രമാണ്‌ പ്രേക്ഷകര്‍ക്ക്‌ പരിചയം. അതു 
കൊണ്ട്‌ പ്രേക്ഷകരെ സംബന്ധിച്ചിട 
ത്തോളം അവര്‍ക്ക്‌ ഗുപ്തമായിരിക്കുന്ന 
താരസമുദായത്തിന്റെ ജീവിതം ബാധിക്കാ 
നേ പോകുന്നില്ല. എന്നാല്‍ തങ്ങള്‍ ആഗ്ര 
ഹിക്കുന്ന സ്ത്രീപുരുഷ ജീവിതാക്രമം വി 
പുലമായ ബഹുജനങ്ങള്‍ കൂടി സ്വായത്ത 
മാക്കണമെന്ന്‌ ആവശ്യപ്പെടാനുള്ള ഒരു 
സ്വാതന്ത്രവും ധര്‍മബോധവും താരങ്ങള്‍ 
ക്കില്ല എന്നവര്‍ മനസ്സിലാക്കണം. ഇത്തരു 


ണത്തില്‍ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കു. 
ന്നത്‌ നന്നായിരിക്കും. നളിനി സിംഗ്‌ ദൂരദര്‍, 


ശനില്‍ ചില നടികളെ ഇന്റര്‍വ്യു ചെയ്യുക 
യുണ്ടായി. കാബറേ പോലുള്ള രംഗങ്ങളില്‍ 
മാദകത്വം പ്രദര്‍ശിപ്പിക്കുന്ന ഡിസ്കോശാന്തി 
തുടങ്ങിയവരെയാണ്‌ ഇന്റര്‍വ്യു ചെയ്തത്‌. 
ഈ നടികള്‍ തങ്ങള്‍ക്ക്‌ നഷ്ടപ്പെട്ടുകൊ 


ണ്ടിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ച്‌ വില. 


പിക്കുകയുണ്ടായി. അതിനവര്‍ -പറഞ്ഞ കാ 
രണവും വീലിത്രമാണ്‌.ഹരം കൊള്ളിക്കുന്ന 
മാദകരംഗങ്ങള്‍ക്കുവേണ്ടി മാത്രമാണ്‌ അവരെ 
കരാര്‍ ചെയ്യുന്നത്‌. എന്നാല്‍ മെയിന്‍സ്ട്രീം 
നടികള്‍തന്നെ ആ പണികൂടി ഏറ്റെടുത്ത 
തോടെ തങ്ങളുടെ ആവശ്യം ഇന്‍ഡസ്ട്രിക്ക്‌ 
ഇല്ലാതായി എന്ന്‌ അവര്‍ തുറന്നടിച്ചു. 
ബോക്സ്‌ ഓഫീസ്‌ ഫോര്‍മുലയ്ക്കുവേണ്ടി 
ലൈംഗികത ഒരു ഘടകമായി കൈകാര്യം 
ചെയ്യുന്ന മലയാള സിനിമയും ഇതിന്‌ അപ 
വാദമല്ല. നല്ല സിനിമയെക്കുറിച്ച്‌ ഉത്ക 
ണ്ഠകളുണ്ടായിരുന്നെ 
ങ്കില്‍ നമ്മുടെ താരങ്ങള്‍ 
വിവസ്ത്രമാകുന്ന അവ 
രുടെ ആത്മാഭിമാനത്തി 
നു വേണ്ടിയായിരുന്നു 


മലയാള സിനിമയുടെ 
പ്രതിസന്ധി വളരെപ്പെ 
ട്ടെന്ന്‌ മനസ്സിലാക്കാവു 


ന്നതേയുള്ളു. ആക്ഷനും ലിയലിനിടയ്ക്കെങ്കിലും നിലനില്‍ 
ക്കുമെന്ന്‌ അവര്‍ ശാന്തമായി 
ആലോചിക്കണം 


ലൈംഗികതയും പടി 
ഞ്ഞാറന്‍ നൃത്താഭ്യാസാ 
പ്രകടനങ്ങളും . ചടുല 
മായ സാങേതിക വൈ! 

ഭവും, ഇക്കിളിപ്പെടുത്തുന്ന സംഗീതത്തികവും 
ചേര്‍ന്നൊരുക്കുന്ന തമിഴ്‌ തെലുങ്ക്‌ സിനിമ 
കളുടെ മുന്നില്‍ . പിടിച്ചുനില്‍ക്കാന്‍ മല 
യാള സിനീമ പാടുപെടുന്നു എന്നതാണ്‌ 
ആ പ്രതീസന്ധി. “ഏയ്‌ ഹീറോ” പോലുള്ള 
സിനിമകള്‍ നമ്മുടെ തീയേറ്ററുകളില്‍ നൂറു 
ദിവസം പിന്നിടുമ്പോള്‍ നമ്മുടെ പ്രേക്ഷ്‌ 
കര്‍ക്ക്‌ പിന്തുടരാനും ആരാധിക്കാനും പു 
തിയ താരാപ്രതീകങ്ങള്‍ ലഭിക്കുന്നു. നമ്മു 
ടെ സൂപ്പര്‍താരങ്ങള്‍ക്ക്‌ ഇതു കാണു 
മ്പോള്‍ ആശങ്കയുണ്ടാവുക സ്വാഭാവികമാ 
ണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം 
വിപുലമായ മുതല്‍മുടക്കും പ്രദര്‍ശനസാ 
ധ്യതയുമുള്ള ഇതര ഭാഷാ സിനിമാവ്യവ 
സായത്തില്‍ സൂപ്പര്‍സ്റ്റാറാവുക സാധ്യമല്ല 
ല്ലോ. ഈ ആശങ്ക നേരെചൊവ്വേ പങ്കിടു 
ന്നത്‌ ഉചിതമായിരുന്നേനേ. അതിനുപകരം 
സെന്‍സര്‍ നിയമങ്ങള്‍ക്കെതിരെ കുതിച്ചു 
ചാടിയത്‌ അനുചിതമായിപ്പോയി. മാത്രമല്ല 
സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന്‌ അത്‌ 
അവരെ സഹായിക്കാനും പോകുന്നില്ല. 
പരിമാണതലത്തില്‍ പറയുകയാണെങ്കില്‍ 
ഒരു കൊച്ചുജനതയും കൊച്ചുപ്രദേശവുമാ 
ണ്‌ നമ്മുടെ കേരളം. സഹ്യനപ്പുറത്ത്‌ പല 
പ്പോഴും അരങ്ങേറിയിട്ടുള്ള ഉപരിതലസ്പര്‍ 
ശിയായ ഇക്കിളി പ്രവണതകള്‍ക്കെതിരെ 
ചെറുത്തു നിന്ന ചരിത്രം ഈ കൊച്ചുജന 
തയുടെ സിനിമാബോധത്തിനുണ്ട്‌. ഇന്നത്തെ 
സൂപ്പര്‍താരങ്ങളഭിനയിച്ച്‌ എത്ര സിനിമക 
ളും. ആവിഷ്കരിച്ച എത്ര കഥാപാത്രങ്ങ 
ളും സ്വന്തം ഭാഗൃതാരകത്തിന്റെ പൊലിയ 
ലിനിടയ്ക്കെങ്കിലും നിലനില്‍ക്കുമെന്ന്‌ അവര്‍ 
ശാന്തമായൊന്നാലോചിക്കുന്നത്‌ നന്നായി 
രിക്കും. സൂപ്പര്‍ താരങ്ങളും ഇത്രമികച്ച സാ 
മകേതിക വൈഭവവും സിനിമാലോകത്തെ 
ചുറ്റിപ്പറ്റി നില്‍ക്കുന്ന ഗോസിപ്പുകളും ഇല്ലാ 
തിരുന്ന കാലഘട്ടത്തില്‍ നമുക്ക്‌ കുലീന 
മായ സിനിമകളുണ്ടായിരുന്നെന്ന കാര്യം മ 
റക്കരുത്‌. സത്യനും പി.ജെ. ആന്റണിയും 


പ്രവണതകള്‍ക്കെതിരെ 
ചെറുത്തു നിന്ന ചരിത്രം കേരളത്തി 
സമരം ചെയ്യേണ്ടിയിരു | നുണ്ട്‌. ഇന്നത്തെ സൂപ്പര്‍താരങ്ങള | അറി 
ന്നത്‌. ഭീനയിച്ച്‌ എത്ര സിനിമകളും, ആവി 
ഷ്കരിച്ച എത്ര കഥാപാത്രങ്ങളും 
സ്വന്തം ഭാഗ്യതാരകത്തിന്റെ പൊ 


കൊട്ടാരക്കരയും പ്രേംനസീറുമൊന്നും സൂപ്പര്‍ 
താരങ്ങളായിരുന്നില്ല. പക്ഷെ കാലാതിശാ 
യിയായ കഥാപാത്രങ്ങള്‍ക്ക്‌ മുഖഭാവമുദ്ര 
കളിലൂടെ അഭ്രാവിഷ്കാരം നല്‍കുന്നതില്‍ 
അവര്‍ ഭാഗ്യവാന്‍്മാരായിരുന്നു. അഭിനയം 
വശമില്ലാത്ത നടനെന്ന്‌ പലപ്പോഴും അവ 
ഹേളിക്കപ്പെട്ടിട്ടുള്ള പ്രേംനസിറിനു കൂടി 
ഒരു ഭ്രാന്തന്‍ വേലായുധനേയോ ഗോവി 
ന്ദന്‍കുട്ടിയേയോ ആവിഷ്കരിക്കാനായിട്ടു 
ണ്ട്‌. ഇന്നും ആ സിനിമകള്‍ മലയാളികള്‍ ' 
ആവര്‍ത്തിച്ചു കണ്ടുകൊണ്ടിരിക്കും. അന്ന്‌ 

സിനിമാപ്രവര്‍ത്തന 


സംഘടനാപ്രവര്‍ത്ത 
നങ്ങള്‍ നടത്താനോ പ്ര 


ത്തതും ത്തില്‍ നിന്നിട്ടുള്ളവര്‍ 
ഇക്കള 


ക്ഷോഭം നടത്താനോ 
, വയലാ 
റും പി.ഭാസ്കരനും നെ 
ല്ലിക്കോടു ഭാസ്കരനും 
കെ.പി, ഉമ്മറുമെല്ലാം സം 
ഘബോധമുറ്റ തൊഴിലാ 
ളി വര്‍ഗ്ഗസമരങ്ങളുടെ 
പശ്ചാത്തലമുള്ള വരാ 
ണ്‌. എന്നീട്ടും ഒരു പ്രത്യേ ; 
കസംഘടനയില്‍ അംഗ 
_| ത്വരുള്ളവര്‍ക്കേ സിനിമ 
യില്‍ അവസരം നല്‍കാവൂ എന്നു പറയു 
ന്ന, തെരുവില്‍ പ്രകടനം നടത്തുന്ന ഒരു 
ശൈലി അവരാരും സ്വീകരിച്ചില്ല. കാരണം 
കൃതഹസ്തരായ ആ മുന്‍തലമുറ ചെ 
'യ്തത്‌ മലയാളസിനിമയെ മലയാള മണ്ണി 
ന്റെ ഉപ്പിലേയ്ക്ക്‌ അലിയിക്കുക എന്നതാ 
യിരുന്നു. കൃത്യമായും ഈ കലാദയത്യ 
ത്തില്‍ നിന്ന്‌ മലയാള സിനിമ പിന്‍വാങ്ങി 
യതാണ്‌ അതിനെ ചൂഴ്ന്നു നില്‍ക്കുന്ന പ്ര 
തിസന്ധിയുടെ യഥാര്‍ത്ഥ കാരണം. ഇം 
ഗ്ളീഷ്‌ . തമിഴ്‌ തെലുങ്കു സിനിമകളുടെ 
വീഡിയോ കാസറ്റുകള്‍ അനവരതമിട്ടുകണ്ട്‌ 
അവയെത്തന്നെ തരംതാണ നിലവാരത്തില്‍ 
റീ ടേക്ക്‌ (റീ മേക്ക്‌ എന്ന പദം പോലും 
ഇവിടെ ഉപയോഗിച്ചു കൂടാ) ചെയ്യുന്ന മോ 
ഷണ തന്ത്രം ഒരു കലയാക്കി മാറ്റിയവരുടെ 
കൈകളില്‍ സിനിമാവ്യവസായം അമര്‍ന്നു 
പോയപ്പോള്‍ മലയാളി പ്രേക്ഷകന്റെ സം 
വേദനശീലങ്ങള്‍ മാറി. ഒരു ഗ്രസ്വകാല: 
ത്തേക്ക്‌ ഈ കള്ളക്കച്ചവടം ലാഭമായിരു 
ന്നുവെന്ന്‌ സമ്മതിക്കണം. എങ്കിലും നമ്മു 
ടെ മുന്നേറിയ സിനിമാസങ്കല്പത്തിഒ 
സമൂഹ്യബോധം തടഞ്ഞു നിര്‍ത്തിയിരുന്ന 
എല്ലാ അഴുക്കുകളും ഈ മൂന്നാംകിട സം 
വിധായകരും അവരുടെ തരംതാണരീതിക 
ളും മലയാളത്തില്‍ സംക്രമിപ്പിച്ചു. ആ പ്രേ 
ക്ഷകഭൂമികയിലേക്കാണ്‌ ഇപ്പോള്‍ ക്ഷാ 
ത്രം നിറഞ്ഞപ്രഭാവത്തോടെ തമിഴ്‌ തെലു 
ങ്‌ സിനിമാ ത്രില്ലറുകള്‍ വന്നുവീണു കൊ 
ണ്ടിരിക്കുന്നത്‌. ഇത്തരമൊരവസ്ഥ സ്യ 
ഷ്ടിക്കുന്നതില്‍ മുഖ്യപങ്കുവഹിച്ചവരാണ്‌ 
ഒരു മരണവീട്ടിലെന്നപോലെ ധര്‍ണ്ണാപ്രഹ 
സനത്തില്‍ പങ്കെടുത്ത സൂപ്പര്‍താരങ്ങളും 
മറ്റു താരങ്ങളും സിനിമാപ്രവര്‍ത്തകരും. 
സ്വയം കൃതാനര്‍ത്ഥങ്ങളുടെ വിഴുപ്പുഭാ 
ണ്ഡം പേറുന്നതുകൊണ്ടാണ്‌ അവര്‍ നിര്‍ 
വ്വികാരരായിപ്പോയത്‌. ആ ഭാവരാഹിത്യ 
ത്തിന്റെ അര്‍ത്ഥം ഇതാണ്‌. താരങ്ങളെ... 
നിങ്ങള്‍ക്ക്‌ ഹാ കഷ്ടം! ° 


കലാകമുദി 1994 ഒക്ടോബര്‍ 16 0 13 


co ST (ആട്ടവും ശൂന്യത 


| യില്‍ നിന്നു അര്‍ത്ഥത്തിന്റെ. ആഴം പകര്‍ 


ന്നു നാടായ നാടുമുഴുവന്‍ അലഞ്ഞു നടന്ന 


| നാറാണത്തുഭ്രാന്തന്‍ പഴങ്കഥകളില്‍ നിന്നു 


വര്‍ത്തമാനത്തിലേക്കു ഇറങ്ങി വരികയാ 
ണോ കുഞ്ഞുണ്ണിമുഷിന്റെ രൂപത്തില്‍? - 
_അറിഞ്ഞുകൂടാ. ൦“ ടാ 
പക്ഷെ, പിഞ്ഞിയ കോറത്തുണിയുടെ 
.ജൂബയും, മുട്ടോളമെത്തുന്ന” മുണ്ടുമായി 
മാഷ്‌ സഞ്ചരിക്കാത്ത : ഇടമില്ല. കുന്നിന്‍മു 
കളിലേക്ക്‌ കല്ലുരുട്ടുന്നതിനുപകരം നമ്മു 
OS, ഹൃദയങ്ങളില്‍ അദ്ദേഹം കവിതയുടെ 
മരതകക്കല്ലുകള്‍ വിതറാത്ത നൊടിയിടയു 
മില്ല. അവയില്‍ മിക്കതും ആദ്യ ശ്രവണ 
ത്തില്‍ അസംബന്ധങ്ങളായി മാത്രം പരിഗ 
ണിക്കപ്പെട്ടിരുന്നതുമാണ്‌. എന്നാല്‍ അക 
കണ്ണിന്റെ കാഴ്ചകൊണ്ട്‌ അടുത്ത ശ്രവ 
ണത്തില്‍ കവിതയിലെ ' കവിത തിരിച്ചറി 
ഞ്ഞപ്പോള്‍ നമുക്കുണ്ടായ വിസ്മയം അവര്‍ 


ണ്ണനീയം. എങ്കിലും കവിക്കു വിസ്മയമേതു 


മില്ല. നാറാണത്തുഭ്രാന്തന്റെ കാലുകളുമാ 


യി കവി പിന്നെയും അലയുന്നു. അടുത്ത. 


അസംബന്ധത്തില്‍ നിന്നു ആരും: പറ 
യാത്ത പൊരുളിന്റെ ദീപനാളം തേടി യാത്ര 
തുടരുന്നു. | 

ഇവിടെ നേട്ടങ്ങള്‍ കൊയ്യുന്നതെല്ലാം കവി 
യുടെ കേള്‍വിക്കാരാണ്‌, വായനക്കാരാണ്‌. 


1 നാറാണത്തില്‍ നിന്നു ഹലം ഇറുത്തതും 


നാറാണത്തല്ലല്ലോ? : 

ഈ താരതമ്യത്തിന്റെ ഏടുകള്‍ ഇനിയും 
ഒരുപാടു: നീളാനുണ്ട്‌. എങ്കിലും. അതങ്ങി 
നെ കിടക്കട്ടെ. 
” കവിതയുടെ കാര്യം മറന്നു മാഷിന്റെ പ്ര 
സഹത്തിന്റെ ലോകത്തിലേക്കു വന്നാലും 


wy കലവൂര്‍ രവികുമാര്‍ 


ട്‌ ക 


4627 മേയ്‌ മാസത്തില്‍ 


തൃശ്ശൂരിലെ - വലപ്പാട്‌ .അതിയാ 
രത്തു വീട്ടില്‍ വെളുത്ത പൂയം നാളില്‍ പിറന്ന പൊട്ടനുണ്ണി . 
യെ പെറ്റമ്മ മാത്രമല്ല ആത്മാവില്‍ കൊണ്ടുനടക്കുന്നത്‌. 
തങ്ങളുടെ -ഉണ്ണികള്‍ക്കു നേരിന്റെ നിറവുള്ള കവിതകള്‍ - 
നല്‍കിയ ആ ഉണ്ണിയെ മലയാളത്തിലെ കാക്കത്തൊള്ളായി 
രം അമ്മമാര്‍ വല്ലാതെവല്ലാതെ സ്നേഹിക്കുന്നു. ഈശ്വ 
രന്റെ വാത്സല്യത്തേക്കാള്‍ വലുതല്ലേ അമ്മയുടെ സ്നേ 
ഹം. നാരായണിയമ്മയുടെ പൊട്ടനുണ്ണി അതു തിരിച്ചറി 
യും. അതിന്റെ തണലിലിരുന്നു ഇനിയും ഏറെ വര്‍ഷം ജീ 
വിച്ച്‌ തന്റെ കവിതയുടെ പൂക്കാലം വീണ്ടും കണ്ടെടുക്കും. 
ഇതിനു മാഷ്‌ മറുപടി ഒന്നും പറയേണ്ടതില്ല. ഈശ്വരനു 
ണ്ടതിന്‌. 


പറയാനുണ്ട്‌ ഒരായിരം സവിശേഷതകളി 
ങ്ങിനെ... | 
രണ്ടുമാസ്റ്റര്‍മാരാണിന്നു കേരളത്തില്‍ 
ഏറ്റവും ഏറെ സദസ്സിനെ അഭിമുഖീകരി 
. ക്കുന്നത്‌. ആദ്യത്തെ മാസ്റ്റര്‍ സുകുമാര്‍ 
അഴീക്കോടാണ്‌. രണ്ടാമത്തെയാള്‍, കുഞ്ഞു 
ണ്ിമാഷും. ; ° ae = 
മാസ്റ്ററെന്ന ആംഗലേയ പദം .കവിയി 
ലെത്തുമ്പോള്‍ ലോപിച്ച്‌ മാഷെന്ന മലയാ 


. ഉമാകുന്നതു' കാലത്തിന്റെ ബോധപൂര്‍വ്വ . 


മുള്ള - കരവിരുതാകാം. 

' മാസ്റ്ററും മാഷും പ്രസംഗിക്കുമ്പോഴും 
രണ്ടും ഒരു പോലെയാകുന്നില്ല. 
സുകുമാര്‍ അഴീക്കോടിന്റെ വാക്കുകള്‍ക്കു 
അലയാഴിയുടെയോ, കൊടുങ്കാറ്റിന്റെയോ 
കരുത്താണുള്ളത്‌. ജീവിതത്തില്‍ നിന്നു പി 
ണങ്ങിപ്പിരിയുന്ന മൂല്യങ്ങളെച്ചൊല്ലിയുള്ള 
അഴീക്കോട്‌ മാസ്റ്ററുടെ വേദന ശ്രോതാവി 
ലെത്തുന്നത്‌ നിറഞ്ഞ പാരുഷ്യത്തോടെയാ 
ണ്‌. കുഞ്ഞുണ്ണി മാഷാവട്ടെ ഏതു മഴയി 
ലും കരകവിയാത്ത പുഴയുടെ ശാന്തതയോ 
.ടെയാണു ഒഴുകുന്നത്‌. വിലപിക്കുമ്പോഴും 
കലഹിക്കുമ്പോഴും മാഷിന്റെ പദങ്ങള്‍ക്കു 
വാത്സല്യത്തിന്റെ ശീതളിമയുണ്ട്‌. ശബ്ദ 
മേറ്റിയും കുറച്ചും സുകുമാര്‍ അഴീക്കോട്‌ പ്ര 
സംഗത്തിന്റെ ക്രാഫ്ട്‌ എന്തെന്നു ശ്രോതാ 
ക്കളെ. ബോദ്ധ്യപ്പെടുത്തുമ്പോള്‍, -അതറി 


യാത്ത; ഒരു നാടുമ്പുറത്തുകാരനായാണു. 


വേദിയില്‍ കുഞ്ഞുണ്ണിമാഷ്‌ ഏകനായി നി 
ല്ക്കുന്നത്‌. Ane ee 


എല്ലാ പ്രത്രപവര്‍ത്തകര്‍ക്കും സുകുമാര്‍ - | 


അഴീക്കോടിന്റെ പ്രസംഗം. വെല്ലുവിളിയാ 
ണ്‌. നിമിഷാര്‍ദ്ധങ്ങള്‍ക്കുള്ളില്‍ ഒരായിരം 
ആശയങ്ങളുടെ മാലപ്പടക്കങ്ങള്‍ക്കാണു 


14 വകലാകനമുദി 1994 ഒക്ടോബര്‍ 16 


വാസല്യവയമായി ഒരു 


നാറാണത്തുട്രാത്തന്‍ — 


അദ്ദേഹം തീ 'കൊളുത്തുന്നത്‌. അവയത്ര 
യും എത്ര ആവേഗമുണ്ടായാലും' പകര്‍ത്തി 


'യെടുക്കുക ദുഷ്കരം. 


മറ്റൊരു മട്ടില്‍ കുഞ്ഞുണ്ണിമാഷും പ്രത 


“പ്രവര്‍ത്തകര്‍ക്കു തലവേദനയാണ്‌. 


ക്രാഫ്ടിനെക്കുറിച്ച്‌. ലവലേശം വേവലാ 
തിയില്ലാതെ പ്രസാദാത്മകമായ ഭാഷയില്‍ 
കുഞ്ഞുണ്ണി മാഷ്‌ സംസാരിക്കുമ്പോള്‍ തറ 
വാട്ടു കാരണവരുടെ സ്നേഹം നുകരുന്ന 
കുട്ടികളാക്കുന്നു സദസ്യര്‍. . തെളിച്ചുപറ 
ഞ്ഞാല്‍ ലയമുള്ള ഒരു കവിതയാണ്‌ മാഷി 


“ന്റെ പ്രസംഗം. അതില്‍ അറിയാതെ മുങ്ങി 


പ്പോകുമ്പോള്‍ പത്രപ്രവര്‍ത്തകന്‍ പേന. 
യും പാഡും മറന്നേ പോകുന്നു. ചാറ്റല്‍ മഴ 
യുടെ സുഖമുള്ള വാക്കുകള്‍ പെയ്തു തീ, 
രുമ്പോഴാണു താന്‍ ജോലി വിസ്മരിച്ചല്ലോ 
എന്നയാള്‍ ഓര്‍ക്കുന്നത്‌. ഇതെഴുതുന്നയാള്‍ 


' ക്കു പുറമെ കുറെ സഹജീവികളും ഈ അ 


നുഭവത്തിന്റെ നിസ്സഹായരായ പങ്കുകാരാ 
യുണ്ട്‌. . 

തന്റെ കവിതയുടെയും പ്രസംഗത്തിന്റെ 
യും അപൂര്‍വ്വ ചാരുത മറുനാടന്‍ മലയാളി 
കള്‍ക്കു കൂടി തൊട്ടരിയാന്‍ ഇട നല്‍കി 
ക്കൊണ്ട്‌ കുഞ്ഞുണ്ണിമാഷ്‌ ഈയിടെ രണ്ടു 
നാള്‍ മദ്രാസില്‍ തങ്ങിയിരുന്നു. “അതിനിട 
യില്‍ “കലാകൌമുദി " അദ്ദേഹത്തെ ചെറു 
തായൊന്നു “പിടികൂടി”. അങ്ങിനെ തന്നെ 
പ്പറ്റിയും തനിക്കു തോന്നുന്നതിനെപ്പറ്റിയും 
മാഷിത്തിരി സംസാരിക്കാനും തയ്യാറായി. 

“പ്രസംഗത്തെക്കുറിച്ച്‌ തന്നെ ഞാനാദ്യം 
പറയാംട്ടോ” : . | 
- “ഞാന്‍ നല്ല പ്രസംഗക്കാരനൊന്നുമല്ല. . 


ശൈലിയില്‍ ശങ്കരക്കുറുപ്പിന്റെയോ സുകു, |. 
മാര്‍ അഴീക്കോടിന്റെയോ പോലെ പ്രസംഗി 1: . 


ക്കാനുമറിയില്ല. എന്നിട്ടും അവര്‍ക്കൊപ്പം - 
ഞാന്‍ പ്രസംഗിച്ചിട്ടുണ്ട. ഞാന്‍, അവരെ 
പോലെ പ്രസംഗിക്കണമെന്നു ആരും പ്രതീ 
ക്ഷിക്കുന്നില്ല. എന്റെ നാട്ടുഭാഷയാണ്‌: 
ജനങ്ങള്‍ക്കു സുഖാവുന്നത്‌. രസമായി 
' തോന്നുന്നത്‌. ഞാന്‍ വല്യവേദാന്തം പറയാ. 
റില്ല. എന്റെ വാക്കില്‍ വല്യ ആശയങ്ങളു 
മില്ല. എങ്കിലും എനിക്കു ലേശം :തനിമ്യു 
ണ്ട്‌. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും അവ 
രവരുടേതായ നാട്ടുഭാഷ. അതുകൊണ്ടാ 
വും ഞാനെന്റെ നാട്ടുഭാഷയില്‍ പറയുമ്പോ 
ജനങ്ങള്‍ക്കിഷ്ടമാകുന്നത്‌.? sos 
“പിന്നെ കവിത പോലുള്ള അനുഭൂതി 
തന്നെയാണു എനിക്കെന്റെ പ്രസംഗവും.” 
കവി എന്നതിനു പുറമെ കേരളത്തിനക 
ത്തും പുറത്തും കുട്ടികളുമായി നര്‍മ്മസല്ലാ 
പം നടത്താന്‍ ജന്മം നീക്കിവെച്ച ആളാ 
ണു കുഞ്ഞുണ്ണിമാഷ്‌ എന്നുപറയാം. കുട്ടി 
ക്കവിതകള്‍ ചൊല്ലി, കടങ്കഥകള്‍ ചോദിച്ച്‌ 
പഴഞ്ചൊല്ലുകള്‍ പറഞ്ഞ്‌ കുട്ടികളുടെ 
ലോകത്തില്‍ കുട്ടികളേക്കാള്‍ കുട്ടിയായി 
എത്ര സംവത്സരങ്ങളായി കുഞ്ഞുണ്ണിമാ 
ഷ്‌ ഒറ്റയ്ക്കു കഴിയുന്നു? 
കുട്ടികള്‍ യഥാര്‍ത്ഥ ഗുരുവിനെയും മാഷ്‌ 
യഥാര്‍ത്ഥ കുട്ടികളെയും കണ്ടെടുക്കുന്ന 
ഈ സല്ലാപങ്ങള്‍ നമ്മുടെ സാംസ്കാരിക 
ജീവിതത്തിന്റെ ഭാഗമാണ്‌. എന്നാല്‍ ഇതേ 
പ്പറ്റിയും, സല്ലാപങ്ങളിലെ തന്റെ പങ്കിനെ 
പ്പറ്റിയും വ്യത്യസ്ഥമായ വീക്ഷണമാണ്‌ 
മാഷ്‌ സൂക്ഷിക്കുന്നത്‌. “കുട്ടികളെ പഠിപ്പി: 
ക്കുന്ന ജോലി ചെയ്തെങ്കിലും ഞാന്‍ നല്ല 


ല്ല. എന്തായാലും കുട്ടികളുടെ നിലവാര. 
'ത്തില്‍ ഇറങ്ങിവന്നു, പഠിപ്പിക്കുന്ന അദ്ധ്യാ 
| പകനല്ല ഞാന്‍. ഞാന്‍ കുട്ടികള്‍ക്കപ്പുറം 
1] പറയുന്നുണ്ടോ, കുട്ടികള്‍ക്കു എന്നെ ഉന 
സ്ലിലാകുന്നുണ്ടോ എന്നൊന്നും എനിക്കു. 
നിശ്ചയം പോര... എന്നിട്ടും "കുഞ്ഞുങ്ങള്‍: 
ക്കെന്നെ ഇഷ്ടമാണ്‌. ഞാന്‍ ആത്മാര്‍ത്ഥ 
മായി പഠിപ്പിക്കാറുണ്ട്‌. ലയിച്ച്‌ പഠിപ്പിച്ചിട്ടു 
.ണ്ടെന്നു തോന്നിയിട്ടില്ല. കുട്ടികള്‍ക്കതു 
തോന്നിയിട്ടുണ്ടോന്നറിയില്ല.” : 
“കുഞ്ഞുങ്ങളോടു എനിക്കു, അടുപ്പമു 
ണ്ടെന്നും തോന്നിയിട്ടില്ല. അവരെ കളിപ്പി 
ക്കാനുമറിയില്ല. കുട്ടികള്‍ക്കുള്ള ആദ്യ കവിത 
എന്റെതാണ്‌. അതു ഞാന്‍ തന്നെ പറയു 
ന്നതു അത്ര വല്യ തെറ്റൊന്നുമല്ല അല്ലേ? 
ഒരു പക്ഷെ കുട്ടിക്കവിതകളാവണം. 


[എന്നെ അവരുമായി അടുപ്പത്തിലാക്കിയ 


ത്‌...ശരിയാ ഞാന്‍ ശരിക്കും കുട്ടികള്‍ടെ 
കവിയാണ്‌.” . 

ലോകമെന്തെന്നറിയാത്തം. ജീവിതമെന്തെ 
ന്നറിയാത്ത നിഷ്കളങ്കതയുടെ ബാല്യവു 
മായുള്ള പാരസ്പര്യങ്ങള്‍ കുഞ്ഞുണ്ണി മാ 
ഷിനു എന്തെന്തു അവിസ്മരണീയാനുഭ 


യില്‍ ഒന്നു തന്നെ വല്ലാതെ കരയിക്കുക്‌ 
കൂടി ചെയ്തു എന്നു ഹൃദയാലുവായ ഈ 
കവി പറയുന്നു. 

മലപ്പുറം ഭാഗത്തു, ഏതോ ഒരു സാം 
സ്‌കാരിക സംഘടനയുടെ സാഹിത്യപരി 
പാടിയില്‍ പങ്കെടുക്കാന്‍ പോയതായിരു 
ന്നു അദ്ദേഹം. കോഴിക്കോട്ടെ താമസസ്ഥ 
,ലത്തേക്കുള്ള മടക്കയാത്രക്കിടയില്‍ ബസ്സു 
നിറയെ തിരക്ക്‌. മാഷിന്‌ ഇരിക്കാന്‍ ഇടം 


3 കിട്ടിയതേയില്ല. ഇത്തിരി മാത്രമുള്ള മാഷ്‌. 


അദ്ധ്യാപകനാണോ എന്നെനിക്കു അറിയി . 


വങ്ങള്‍ സമ്മാനിച്ചിട്ടുണ്ടെന്നറിയുമോ. അവ 


ഞെങ്ങി ഞെരുങ്ങി നില്ക്കുകയാണ്‌. തിര 
ക്കിനിടയില്‍ തന്റെ അസ്വസ്ഥത ആരോടോ 
അദ്ദേഹം: മെല്ലെ പറഞ്ഞു. ആ ശബ്ദം 
കേട്ട മാത്രയില്‍ ഒരമ്മയുടെ മടിയിലിരുന്ന 


' കുട്ടി മാഷെ തിരിഞ്ഞു. നോക്കി. പിന്നാലെ 
അമ്മയും. കുട്ടി എപ്പോഴോ മാഷിന്റെ കുട്ടി 


കവിതകള്‍ കാസറ്റില്‍ കേട്ടിരുന്നു. ആ ഓര്‍ 
മ്മയുടെ നിരവില്‍ കുട്ടി അദ്ദേഹത്തെ നോ 


. ക്കി നിലാവുപോലെ ചിരിച്ചു. ആള്‍ക്കൂട്ട 


ത്തില്‍ ശ്വാസം കഴിക്കാനിടയില്ലാതെ നി 
ല്ക്കുന്ന ഈ കൊച്ചു മനുഷ്യന്‍ ആരെന്നു 
തിരിച്ചറിഞ്ഞ അമ്മയും പുഞ്ചിരിതൂകി.” 
സംഭവത്തിനുശേഷം സംവത്സരങ്ങള്‍ 
പൊഴിഞ്ഞു പോയിട്ടും, ആര്‍ദ്രതയുടെ സ്പര്‍ 


ക്കുമ്പോള്‍ തറവാട്ടു 


ശം വാക്കുകളില്‍ പുരളുന്നതു മറച്ചുവെ 
ക്കാനാവാതെ മാഷ്‌ ഏറ്റു പറയുന്നു , “കു 
ട്ടിയുടെ ആ നോട്ടവും ചിരിയും കണ്ട്‌ എനി 


ക്കു കരച്ചില്‍ വന്നു. എന്റെ ജീവിതത്തിലെ ” 


ഏറ്റവും വലിയ നേട്ടം ഇതാണ്‌. ഭാഷയറി 


“യാത്ത, ഉലകമെന്തെന്നറിയാത്ത കുട്ടികളു _ 
ടെ സ്നേഹം.” : . 


alam അല്പനേരം കവി ഒന്നുമുരിയാട്ടാ 


തെ ഇരുന്നു. ഈ മനനത്തിനിടയില്‍. അദ്ദേ: 


ഹത്തിന്റെ ഉള്ളില്‍ ഒരായിരം കുട്ടികളുടെ 
പൂവുപോലുള്ള പുഞ്ചിരിവിടരുന്നുണ്ടാവും. 
. കുഞ്ഞുങ്ങള്‍ക്കു വേണ്ടിയുള്ള കുഞ്ഞു 


ണ്ണിമാഷിന്റെ ജീവിതം സല്ലാപങ്ങളിലും കു, 


ട്ടിക്കവിതകളിലും തീരുന്നില്ല. കവിക്കു മാ 
ഷെന്ന പേരു വീണരുപോലും സ്കൂള്‍ അ 


ദ്ധ്യാപകനായതുകൊണ്ടല്ലോ? 1949 മുതല്‍ . 


കോഴിക്കോട്‌ ചേളേരി യു.പി. സ്കൂളില്‍ 
രണ്ടുവര്‍ഷവും 1951 മുതല്‍ രാമനാട്ടുകര 
മിഡില്‍ സ്‌കൂളില്‍ രണ്ടു വര്‍ഷവും അദ്ദേഹം 
ഈ കുപ്പായമണിഞ്ഞു വിദ്യാര്‍ത്ഥികളുടെ 
തോഴനായി. പിന്നീട്‌ 1953 മുതല്‍ റിട്ടയര്‍ 
ചെയ്യുന്നതുവരെ കോഴിക്കോട്‌ രാമകൃഷ്ണ 
മിഷ്യന്‍ ഹൈസ്‌കൂളിലെ” വിദ്യാര്‍ത്ഥികള്‍ 
ക്കാണു ഈ അദ്ധ്യാപകന്റെ നറുമൊഴികള്‍ 
ക്കു കാതുകളര്‍പ്പിക്കാന്‍ വിധിയുണ്ടായത്‌. 

മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ 15 വര്‍ഷം 
ബാലപംക്തി കൈകാര്യം ചെയ്ത കുട്ടേടു 
നുമായിരുന്നു അദ്ദേഹം. ആകാശവാണിയു 
ടെ. ബാലലോകത്തില്‍ ബാലേട്ടന്റെ റോളും 
അദ്ദേഹം ഏറെക്കാലം കൂടെക്കൊണ്ടു നടന്നു. 

ഇക്കാലത്തിനിടയില്‍ ഒരുപാടു കുട്ടി 
കള്‍ കുഞ്ഞുണ്ണി മാഷിന്റെ തലോടലേറ്റാ 
വും നമ്മുടെ സാഹിത്യരംഗത്തിന്റെ കളിമു്‌ 
റൃത്തു പിച്ചവെച്ചത്‌. അവരില്‍ പലരും എഴു 
തി എഴുതി തെളിഞ്ഞിട്ടുമുണ്ടാവും. ഇവിടെ. 
യും' തന്റെ പങ്കിനെപ്പറ്റി. നിഷേധത്തിന്റെ. 


ഭാഷയിലാണു മാഷ്‌ -സംസാരിക്കുന്നത്‌ :* 


പലരും ബാലപക്തിയിലെഴുതിയും ബാല 
ലോകത്തില്‍ സൃഷ്ടികള്‍ അവതരിപ്പിച്ചും 


മുകളിലെ” കമ്പിയില്‍ കഷ്ടിച്ച്‌ പിടിച്ച്‌ 


00 ഫ്ടിനെക്കുറിച്ച്‌ ലവലേശം 
“വേവലാതിയില്ലാതെ പ്രസാദാത്മകമായ 
ഭാഷയില്‍ കുഞ്ഞുണ്ണി മാഷ്‌ സംസാരി 
കാരണവരുടെ 
സ്നേഹം നുകരുന്ന കുട്ടികളാകുന്നു സദ. 
MSG. തെളിച്ചുപറഞ്ഞാല്‍ ലയമുള്ള ഒരു 
കവിതയാണ്‌ മാഷിന്റെ പ്രസംഗം 


- വാക്കുകള്‍ കേള്‍ക്കുക 


.ട്ടില്‍ . എന്ന പ്രശസ്ത വൈദ്യ 
ത്തില്‍ ജന്റിച്ചിട്ടും തന്റെ കളിപ്രായവും അ 
'ക്കാലത്തിന്റെ ഉല്ലാസവും “അസുഖങ്ങള്‍ 


നന്നായിട്ടുണ്ട്‌. അവരൊക്കെ സ്വാഭാവികമാ 
യി വളര്‍ന്നു വലുതായവരാണ്‌. ഇതിലൊ 
ന്നും ഞാന്‍ പാതി അവകാശപ്പെടുന്നില്ല.” 
കപട്ലോകത്തിലാത്മാര്‍ത്ഥമായൊരു; 

' ഹൃദയമുണ്ടായതാണെന്‍' പരാജയം 


' എന്ന ചങ്ങമ്പുഴയുടെ വരികള്‍ക്കു 
' കപടലോകത്തിലെന്നുടെ കാപട്യം 
. സകലരും കാണ്‍മതാണെന്‍ പരാജയം 
, എന്നു പാഠഭേദം ചമച്ച കവി, പൊളിചൊ 


ല്ലുകയായിരുന്നെന്നു ഈ വിനയം മൊഴി 
നല്‍കുന്നീില്ലേ? 

സ്വപ്നത്തില്‍ പോലും കുഞ്ഞു ചെടിക്കു 
ദാഹനീര്‍ നല്‍കാത്തവര്‍ കതിരു കാലത്തു 
തലതൊട്ടപ്പന്റെ മുഖപടമണിയുന്ന വര്‍ത്ത 


“മാനത്തില്‍ കുഞ്ഞുണ്ണിമാഷ്‌ തനിച്ചാണ്‌. 


ഒരു പക്ഷെ ഈ സത്യസന്ധതയും വിശു 
ദ്ധിയുമാവാം അകളങ്കരായ കുഞ്ഞുങ്ങള്‍ 
കവിയില്‍ ദര്‍ശിക്കുന്ന താദാത്മ്യം. മറ്റാരും 
കാത്തുകൊള്ളാത്ത അവധാനതയോടെ : 

, അവിടെയൊരു കാക്കയുണ്ട്‌ - |: 
ഇവിടെയൊരു. കാക്കയുണ്ട്‌ 

അങ്ങു കാക്ക കാ കാ. 

ഇങ്ങു കാക്ക കാ കാ. 

എങ്ങും കാക്കു കാകാ 

എന്നും കാക്ക കാ കാ, 


അമ്മ മാമു തന്നു 
അച്ഛനമ്മ തന്നു 


+ കുഞ്ഞിമോനു രണ്ടും 


എന്തൊരിഷ്ടമെന്നോ, 


ആയി ഠായി മിഠായി. 

തിന്നുമ്പോഴെന്തിഷ്ടായി 

തിന്നു കഴിഞ്ഞാകഷ്ടായി, 

“തുടങ്ങിയ അനവധി കുട്ടിക്കവിതകളുടെ 
മധുരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിലലി 
യിച്ച . കവിക്കു മധുരതരമായ ഒരു ബാല്യ 
ത്തിന്റെ കഥ പറയാനുണ്ടാവില്ലേ? “എന്നി 
ലൂടെ” എന്ന ആത്മകഥയില്‍ മാഷ്‌ ഇതി 
നോടു വിയോജിക്കുന്നു. മാഷിന്റെ തന്നെ 
: “ശൈശവത്തില്‍ 
നിന്ന്‌ നേരിട്ട്‌ വാര്‍ദ്ധകൃത്തിലേക്കു, ംഅ[ 
ങ്ങിനെയാണെനിക്കുണ്ടായ വളര്‍ച്ചയെന്ന | 
തിനാല്‍ അവക്കിടയ്ക്കുള്ള കൌമാരത്തില്‍ 
വേണ്ട കളിയോ യപ്വനത്തില്‍ വേണ്ട വേ 


' ളീയോ എനിക്കുണ്ടായില്ല...” (പേജ്‌ 1൭ 


ഈ പുസ്തകത്തില്‍ കൂട്ടിക്കാലത്തെപ്പറ്റി 

മറ്റൊന്നും അദ്ദേഹം മിണ്ടിയിട്ടുമില്ല. 
മയ്യഴിപ്പുഴയുടെ കഥാകാരന്റേതുപോലെ. 
രോഗപീഡിതമായ ബാല്യമായിരുന്നു, മാഷി 
ന്റേത്‌. തൃശ്ശൂര്‍ വലപ്പാട്‌ അതിയാരത്തു .വീ 
) കുടുംബ. 


| . കലാകൌമുദി 1994 ഒക്ടോബര്‍ 16015 


കവര്‍ന്നു കൊണ്ടു പോകുന്നതു നിശ്ശബ്ദം 
കാണേണ്ടി വന്നു കുഞ്ഞുണ്ണി എന്ന പാവം 
ഉണ്ണിക്ക്‌. 1927 മേയ്‌ മാസത്തില്‍ പൂയം ന 
ക്ഷത്രത്തിലായിരുന്നു ജനനം. അച്ഛന്‍ 
അതിയാരത്തു നീലകണ്ഠന്‍ മൂസത്‌. അമ്മ 
നാരായണിയമ്മ. ഒരു പാടുവഴിപാടുകളുടെ 
യും പ്രാര്‍ത്ഥനകളുടെയും സന്തതി കൂടി 
യാണ്‌ കുഞ്ഞുണ്ണി. 

നീലകണ്ഠന്‍ മുസ്സതിനും നാരായണിയ 
മ്മയ്ക്കും ആദ്യമുണ്ടായവരില്‍ ചിലര്‍ ചാ 
പിള്ളകളായിരുന്നു. മറ്റു ചിലര്‍ അല്പായു 
സ്സുകളും. ശേഷിച്ചവര്‍ പെണ്‍കുട്ടികളും. 
അങ്ങിനെ പിറന്ന ആണ്‍തരിക്കായുള്ള പ്രാര്‍ 
ത്ഥനയുടെ സാഫല്യമായാണു കുഞ്ഞുണ്ണി 
ലോകത്തിലേക്കു. കണ്‍മിഴിക്കുന്നത്‌. കു 
ഞ്ഞുണ്ണിക്കു പിന്നാലെ ഒരനിയനുമുണ്ടാ 
യി. ആകെ രണ്ടു ഏട്ടത്തിമാരും, ഒരു അ 
4 നിയത്തിയും അനിയനും കൂടി അഞ്ചു 
സഹോദരങ്ങള്‍, 

തന്റെ വഴിപാടുകളുടെ ഉണ്ണി പൊട്ടനാ 
യിപ്പോയെന്നു അമ്മ പറയാറുണ്ടായിരുന്ന 
. ത്രെ. ആ പറച്ചിലിനു മുതിര്‍ന്നപ്പോള്‍ 
* എന്നിലുടെ "യില്‍ മകന്‍, മറുപടി എഴുതി. 


തത്തിലെന്നപോലെ കവിതയിലും എന്റെ 
മുലധനം.” 
ആത്മകഥയില്‍ കുഞ്ഞുണ്ണിമാഷ്‌ വീവ 


A SHPWY സ്വയുടെ WIE MN 


1101177171 


സ്വാമി 


“ഇവ നൂറായിരം 


ളെ ആരാണു കളിക്കു കൂട്ടുക; 


| ““അമ്മേ എന്റെ അമ്മേ ആ പൊട്ുത്തമാ ' 
ണ്‌ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്‌ glad 


നൃ പുവര്‍ അതതേഫല, 


ശീവചൈതന്യമായ്‌ ഭഗവാന്‍ : 
ശ്രീ വിഷ്ണുമായ ചാത്തന്‍ 
ദര്‍ശനത്തി ലെത്തി 
നിങ്ങളെ അലട്ടുന്ന പ്രശ്ന 
ങ്ങളായ ഭൂത-ഗ്രപേത പിശാച്‌ | 
ബാധോപദ്രവങ്ങള്‍, തൊഴില്‍, 
വ്യാപാരോന്നതി, ശത്രുദേം 
ഷപരിഹാരം, മംഗല്യതടസ്സം, 
ശനിദോഷം, ചാത്തന്‍ ബാധ, 
ഭിം എന്നിവയ്ക്ക്‌ നിര്‍ദ്ദേശങ്ങളും പരി 

ഹാരങ്ങളും ചെയ്തു കൊടുക്കുന്നു. കൂടാതെ 
ചഠത്തന്‍ സേവാ സിദ്ധിയും കൊടുക്കുന്നു. നേരില്‍ 
വരുന്നവര്‍ പോസ്റ്റല്‍ മുഖേനയോ ടെലിഫോണ്‍ 
മുഖേനയോ ബന്ധപ്പെട്ട ശേഷം വരിക. 


. മഠാധിപതി 
വഷ്ണു താരതീയ സ്വാമി, 
പി.ഒ. കിഴക്കുംമുറി, . 

ല “പെരിങ്ങോട്ടുകര, തൃശൂര്‍ ജില്ല-ഃ 
ഫോണ്‍ CBee 672277. 


ശഹൃദയ്ത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ടു, 


ണ്ടെങ്കില്‍, അതീവരികള്‍ മാത്രമാണ്‌. 
അതു മറ്റൊരു കഥ, മറ്റൊരു വിഷയം. 
ഗ്രഹണിയും വരട്ടുചൊറിയുമായിരുന്നു 
കുഞ്ഞുണ്ണിയുടെ ബാല്യത്തിന്റെ ശത്രുക്കള്‍. 
പ്ഥ്യങ്ങളുടെ അസ്വാത 
ന്ത്രം കുഞ്ഞുണ്ണിക്കു നല്‍കി, കളികളില്‍ 
നിന്നു കുട്ടുകാരും ആ ബാലനെ ഒഴിച്ചു 
നിര്‍ത്തി. കളിക്കാന്‍ ത്രാണിയില്ലാത്തയാ 
എന്നീട്ടും 
കുഞ്ഞുണ്ണിയുടെ അനിയന്‍ ഏട്ടനോടു കാ 
രുണ്യം കാട്ടി, പക്ഷെ ഇരുവരും തമ്മില്‍ 
ഏറെനേരവും കളിച്ച കളി അടികൂടലായി 
രുന്നെന്നു മാത്രം! 
ഇക്കാലത്തു പഠനത്തിലോ, പില്ക്കാ 
ലത്തു കവീയുടെ കൈമുതലുകളായി മാ 
റിയ കടങ്കഥകളിലോ പഴഞ്ചൊല്ലുകളിലോ, 
നാടന്‍ ശീലുകളിലോ കുഞ്ഞുണ്ണി നിമഗ്ന 
നായിരുന്നില്ല. ആറാം ക്ളാസില്‍ ആ ബാലന്‍ 
തോറ്റുപോയിട്ടുമുണ്ട്‌. ശേഷം നീലമെച്ചപ്പെടു. 
തോല്‍ക്കാതെ ഓരോ കടമ്പകളും കടന്നു. 
അതിനിടയില്‍ കവിത വന്നു തന്നെ തൊ 
ട്ടത്‌ മാഷ്‌ ഓര്‍ക്കുന്നുണ്ട്‌. “ആറാം ക്ളാ 
സില്‍ വെച്ചാണത്‌, ഏട്ടത്തിയുടെ കോ 
ളേജ്‌ മാഗസിനിലെ. ഒരു കവിതയുടെ അ 
നുകരണമാണു എന്റെ ആദ്യകവിത. ഏഴാം 
ക്ളാസില്‍ വച്ച്‌ ഞങ്ങള്‍ സഹപാഠികള്‍ മൂ 
ന്നുപേര്‍ ചേര്‍ന്നു കവിത എഴുതിയിരുന്ന 


| തും മറന്നിട്ടില്ല; 


പക്ഷെ അതെ 
ല്ലാം കവിതയി 
ല്ലാത്ത കവിത 
യായിരുന്നു 
കേട്ടോ.” 
ഹൈസ്‌കുളി 
ലെത്തിയപ്പോള്‍ 
കുഞ്ഞുണ്ണി 
ആദ്യമായി ലേ 
ഖനമെഴുതി. 
ആദ്യ ലേഖനം 
മഹാത്മാഗാ 
ന്ധിക്കും ആ 
[ഹിംസയ്ക്കും 
എതിരായുള്ള 
| തായിരുന്നു. 
സ്വാതന്ത്യസമര 
കാലമായിരുന്നു 
അത്‌. ബ്രിട്ടീഷു 
കാരോട്‌ ഗാന്ധി 
ജി പോകാന്‍ 
[പറഞ്ഞാല്‍ 
| അവര്‍ കയ്യുംവീ 
ശി ഇന്ത്യ വിടു 
മെന്നു ബാല 
| നായ കുഞ്ഞു 
യ ടല ണ്ണിവിശ്വസിച്ചി 
' ൂ രുന്നില്ല. അതു 
| കൊണ്ട്‌, തനി 
ക്കറിയാം വിധം 
ഗാന്ധിജിയെ 
ലേഖനത്തിലൂ 
ടെ “ശരി 
പ്പെടുത്താന്‍ 
കുഞ്ഞുണ്ണി മറ 
No അതൊ 


രു കാലം. ഇന്നു 


| 


. അമ്മാവന്‍ അതിയാരത്തു കൃഷ്ണന്‍നായ 


ഹിംസ ഭീരുവിന്റെ ആയുധമാണെന്ന വീ 
ശ്വാസത്തില്‍ എത്തിനില്ക്കുകയാണ്‌ ആ 
പഴയ ബാലന്‍. 

. തന്നില്‍ വിദ്യയുണ്ടെന്നു കുഞ്ഞുണ്ണിയും 
മാലോകരും അറിയുന്നതു വലപ്പാട്‌ സെ 
സെബാസ്വ്ന്‍ ബോര്‍ഡ്‌ ഹൈസ്കൂളിലെ 
ഒരു യുവജുനോത്സവകാലത്താണ്‌. അന്നു 
കുഞ്ഞുണ്ണി പത്താം ക്ളാസുകാരനായിരു 
ന്നു. യുവജനോത്സവത്തില്‍ കഥാപ്രസംഗ 
വും, ഓട്ടന്‍ തുള്ളലും എന്നുവേണ്ട വെളി 
ച്ചപ്പാടു തുള്ളല്‍ വരെ കുഞ്ഞുണ്ണി അവ 
തരിപ്പിച്ചു. എല്ലാവര്‍ക്കും അതെല്ലാം ഇഷ്ട 
മാവുകയും ചെയ്തു. 

“ജോഗ്രഫി എടുത്തിരുന്ന ബാലരാമന്‍ 
മാഷ്‌ ക്ളാസില്‍ കഥപറയുകയും കവിത 
ചൊല്ലുകയും ചെയ്യുമായിരുന്നു. ഇതെന്ന 
വല്ലാതെ സ്പര്‍ശിച്ചിട്ടുണ്ടാവണം. അതേ 

കൂളിലെ തന്നെ മാധവന്‍ മാഷിന്റെ കഥ 
പറച്ചിലുകളും എന്നെ ആകര്‍ഷിച്ചിരുന്നു. 
ഇതൊക്കെയാവാം അന്നത്തെ ആ പ്രകടന 
ത്തിനും പിന്നീടു സാഹിത്യത്തിന്റെ വഴിയി 
ലേക്കുള്ള പ്രയാണത്തിനും സഹായക 
മായത്‌.” 
ഇന്ന്‌ സ്‌കൂളുകളില്‍ സാഹിത്യസമാജുങ്ങ 
ളില്ല. പാഠ്യവിഷയങ്ങള്‍ക്കു പുറത്തു പു 
തിയ ഗുരുവര്യന്മാര്‍ കമാ എന്നൊരക്ഷരം 
മിണ്ടാറില്ല. ഗുരുമുഖത്തുനിന്നു സാഹിത്യ 
കൌതുകം വീണു കിട്ടിയ കുഞ്ഞുണ്ണിമാഷ്‌, 
മറ്റാരേക്കാള്‍ ഇതേപ്പറ്റി ബോധവനാണ്‌. 

“ഇന്ന്‌ കുഞ്ഞുങ്ങളെ കല പഠിപ്പിക്കു 
ന്നതു വിദ്യാലയങ്ങള്‍ക്കു പുറത്തുള്ള മാഷ 
മ്മാരല്ലേ? എന്തിനതു പുറത്തുള്ളവര്‍ക്കു വി 
ട്ടുകൊടുക്കുന്നു; നമ്മുടെ മാഷന്‍മാര്‍ക്ക്‌ 
കുട്ട്യോള്‍ക്ക്‌ കഥ പറഞ്ഞു കൊടുത്താലെ 
ന്താ? കവിത ചൊല്ലിയാലെന്താ? കഥ പറ 
യാനും കവിത ചൊല്ലാനും ട്രെയിനിംഗ്‌ സമ 
യത്തു മാഷമ്മാരെയും പരിശിലിപ്പിക്കണ 
മെന്നാ എന്റെ അഭിപ്രായം. ഒരു മാഷ്ക്ക്‌ 
ഒരു കുട്ടിയെ എങ്കിലും യുവജനോത്സവ 
ത്തില്‍ പങ്കെടുപ്പിക്കാന്‍ വളര്‍ത്തിക്കൊണ്ടു 
വരാന്‍ കഴിയണം.” 

സിലബസ്സിന്റെ ചതുരവടിവുകള്‍ മാത്രം 
വിഴുങ്ങി ആത്മാവില്ലാതെ വളരുന്ന കുട്ടിക 
ളുടെ കാലത്തില്‍, കുഞ്ഞുണ്ണിമാഷിന്റെ വാ 
ക്കുകള്‍ക്കു ദ്ര സക്തിയില്ലേ; പാഠപുസ്ത 
കടങ്ങളില്‍ നിന്ന്‌ ഇറങ്ങി വന്നു ജീവിതത്തി 
ന്റെ ആഹ്‌ളാദങ്ങളും ആകുലതകളും ഏറ്റു 
വാങ്ങേണ്ട കാലം എല്ലാ വിദ്യാര്‍ത്ഥികള്‍ 
ക്കും ഉണ്ടാകും. അന്നു കവിതയും ക്വഥഥയും 
പഴഞ്ചൊല്ലും കടങ്കഥയും ആവഹിക്കുന്ന മു 
ല്യങ്ങളുടെ കരുത്തല്ലേ അവര്‍ക്കു കൂടു 
തല്‍ താങ്ങാവുകു 
പത്താം ക്ളാസ്‌ പാസ്റായശേഷം വൈദ്യം 
പഠിക്കാനായിരുന്നു കുഞ്ഞുണ്ണിയുടെ ഇച്ഛ. 


രാണ്‌ അനന്തരവനെ അതിനനുവദിക്കാ 
തെ ടീച്ചേഴ്‌സ്‌ ട്രെയിനിംഗിനു ചേരാന്‍ നിര്‍ 
ബന്ധിച്ചത്‌. ട്രെയിനിംഗീനുശേഷം 1949ല്‍ 
കോഴിക്കോട്‌ ചേളേരി യു.പി. സ്കുളില്‍ 
അദ്ധ്യാപക നിയമനം ലഭിച്ചു. അങ്ങിനെ 
കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി മാഷായി. 

കുഞ്ഞുണ്ണി മാഷ്‌ കുട്ടികള്‍ക്കുവേണ്ടി 
യെഴുതിയ കവിതകള്‍ രണ്ടാമതൊരു 
ആലോചനയില്ലാതെ കൈരളി കൈനീട്ടി 
സ്വീകരിക്കുകയും ചെയ്തു. 

മാഷിന്റെ കാവ്യ ജീവിതത്തിന്റെ ആദ്യ 


ഘട്ടവും “കുട്ടിക്കവിത 'കളുടേതാണ്‌. പത്തു 
വര്‍ഷക്കാലം DD കാവ്യസപര്യ നീണ്ടുനി 
ന്നു. “കുഞ്ഞുണ്ണിക്കവിത'കളുടെ കാലം ര 
ണ്ടാംഘട്ടവും പിന്നാലെ വന്ന ദശകത്തിനു 


റ “ള്ളതുമാണ്‌. ആശയപ്രധാനങ്ങളായ “മൊ 


ഴിമുത്തുകള്‍” എന്ന മുന്നാം ഘട്ടത്തിനും 
പത്തുവര്‍ഷക്കാലത്തിന്റെ വീതമാണ്‌ കവി 
].നല്‍കിയത്‌. ഇതിനിടയില്‍ കടംകഥകളും 
പഴഞ്ചൊല്ലുകളുടെയും നമ്പൂരി 
ഫലിതങ്ങളുടെയും സമാഹാരങ്ങളുമുണ്ട്‌. 
വേദിയില്‍ അവതരിപ്പിച്ച ആദ്യത്തെ കു 
ഞ്ഞുണ്ണിക്കവിതയും അതു സൃഷ്ടിച്ച പ്ര 
തികരണത്തിന്റെ ആന്ദോളനങ്ങളും മാഷി 
ന്നും ഓര്‍ക്കുന്നുണ്ട്‌. 
i ബാലാമണിയമ്മയെ അനുമോദിക്കാന്‍ 


| കോഴിക്കോട്ട്‌ സംഘടിപ്പിച്ച ഒരു ചടങ്ങായി 


“രുന്നു വേദി. 
| : എനിക്കു പൊക്കം കുറവാ _ 
ണെന്നെപ്പൊക്കാതിരിക്കുവിന്‍ 
എനിക്കൂക്കു കുറവാ — 
] ണെന്നെ താങ്ങാതിരിക്കുവിന്‍” എന്നു 
മാഷ്‌ ചൊല്ലിതീര്‍ന്ന ഉടന്‍ കൌതുകം നിറഞ്ഞ 
ഒരു പാടു കണ്ണുകള്‍ കവിയുടെ നേര്‍ക്കുനീ 
ണ്ടുവന്നു. 

ഈ കണ്ണുകളില്‍ നിന്നു മാഷ്‌ കണ്ടെടു 
ത്തതു തന്റെ കവിത്വത്തിന്റെ ഏറ്റവും പ്ര 
കാശമാനമായ . മുഖമാണ്‌. പിന്നീട്‌ എത്ര 
യ്രെത കുഞ്ഞുണ്ണിക്കവിതകള്‍? 

ഇവയില്‍ പലതും മറ്റാരുടെ കവിതയേ 
ക്കാളുമേറെ നമ്മുടെ സാമൂഹ്യപരിസരങ്ങ 
ളില്‍ നിന്നു സജീവമായ പ്രതികരണമേറ്റു 
വാങ്ങി. 

“നര്‍മ്മമോ, വേദാന്തമോ ഒന്നും കവിത 
യില്‍ വരുത്തിയാല്‍ വരില്ല. ഇന്ന രൂപ 
ത്തില്‍ ഇന്ന കവിതയെഴുതണമെന്നു വിചാ 
രിച്ചല്ല കവിതയെഴുതുന്നതും. എന്റെ കവിത 
എന്നില്‍ ജന്മമെടുക്കുന്നതു എന്റെ അറി 
വോടെയുമല്ല.” - 

കവിതയുടെ തനിമകൊണ്ടു മാത്രമ; 
മലയാള ഭാഷയെ കാത്തുകൊള്ളാന്‍ ജ്‌ 
തകാലം മുഴുവന്‍ പാടുപെട്ട ഭാഷാസ്നേഹി 
എന്ന നിലയിലും കൂടിയാണ്‌ കേരളീയര്‍ 
കുഞ്ഞുണ്ണിമാഷെ ഹൃദയത്തില്‍ കൊണ്ടു 
നടക്കുന്നത്‌. , 

“ ഞാന്‍ ഉച്ചരിക്കുന്ന വാക്ക്‌ എന്റേതാവ 
ണം. അതിനു ഞാന്‍ ചിന്തിക്കുന്ന, സ്വപ്നം 
കാണുന്ന ഭാഷയില്‍ സംസാരിക്കണം. എന്നെ 
ഗര്‍ഭം ധരിച്ചപ്പോള്‍ അമ്മ ചിന്തിച്ചിരുന്ന, 
സ്വപ്നം കണ്ട ഭാഷയാണ്‌ ഞാനാദ്യം 
അനുഭവിച്ച, അറിഞ്ഞഭാഷ. മാത്രമല്ല ഭാഷ 
നമ്മുടെ വ്യക്തിത്വമാണ്‌. ആത്മാവിഷ്കാ 
. രമാണ്‌. അതുനിലനിര്‍ത്തിയേ പറ്റു”” ഇതു 


കുഞ്ഞുണ്ണിമാഷ്‌ പൊതുവേദികളില്‍ മാ | 


ത്രമല്ല സ്വകാര്യ സംഭാഷണങ്ങളില്‍ പോ 
ലും പറയാറുള്ളതാണ്‌. 
അണുകുടുംബത്തിനെതിരെയും അദ്ദേഹ 
മിന്നു അണുപോലും വിട്ടുവീഴ്ചയില്ലാതെ 
കലാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്‌. 
“അച്ഛന്‍ അമ്മ അരക്കുട്ടി എന്നാണു 
ഇപ്പോള്‍ കേരളത്തിലെ നില. നമ്മളൊന്ന്‌ 
“നമുക്കൊന്നും വേണ്ട എന്നും അവര്‍ ആലോ 
ചിച്ചു തുടങ്ങിയിരിക്കുന്നു. അണുകുടുംബം 
കുഞ്ഞിന്‌ കളിക്കുട്ട്‌ നിഷേധിക്കുന്നു. മു 
ത്തശ്ശൂനും മുത്തശ്ശിയും ഇല്ലാത്തതിനാല്‍ 
കഥകളുടെ ലോകവും കുട്ടികള്‍ക്കു നിഷേ 
ധിക്കപ്പെടുന്നു. പക്വതയില്ലാത്ത അമ്മയ്ക്കു 


[തരെ ത്താ 


കുഞ്ഞിനെ നന്നായി. വളര്‍ത്താനാവില്ല. ഗൃ 
ഹവിദ്യാഭ്യാസം നല്‍കാനുമാവില്ല. കുഞ്ഞി 
നെ അയല്‍പക്കങ്ങളിലേക്കു വിടാതെ അ 
ടച്ചിടുന്നതിനാല്‍, അവന്‍ നാട്ടുകാരനുമാ 
കുന്നില്ല, വീട്ടുകാരനുമാകുന്നില്ല. ചുരുക്ക 
ത്തില്‍ അണുകുടുംബത്തില്‍ കുഞ്ഞ്‌ ഒറ്റ 
പ്ലെടുകയാണ്‌.” 

“എല്ലാ കുഞ്ഞുങ്ങള്‍ക്കും മുത്തശ്ശനും മു 
ത്തശ്ലീയും ഉണ്ടാകണം. കേരളത്തില്‍ ഇന്നു 
മുത്തശ്ശനും മുത്തശ്ശിക്കും കഥ പറയാന്‍ ചാ 
രത്തു കുട്ടികളില്ല. അയല്‍പക്കത്തുകാര്‍ 
തങ്ങളുടെ കുട്ടികളെ അവര്‍ക്കു നോക്കാന്‍ 
കൊടുക്കുമോ” 

““അണുകുടുംബത്തില്‍ -ഭാര്യാഭര്‍ത്താക്ക 
ന്മാരില്ല. കാമുകീകാമുകരേയുള്ളൂ. ജീവിത 
ത്തില്‍ ഇവര്‍ക്കു കാമുകന്റെയും കാമുകിയു 


ടെയും ബാദ്ധ്യത മാത്രമേയുള്ളോ? അച്ഛനു 


പ്രായമായാല്‍ മരിക്കും വരെ അച്ഛനെ 
നോക്കേണ്ടതു മകന്റെ കടമയാണ്‌. അണു 
കുടുംബം ഇതു ഓര്‍ക്കാതെ പോകുന്നു.” 
ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും കു 
ഞ്ഞുണ്ണി മാഷ്‌ കണ്ണും കാതും അതിവേഗ 
തയുള്ള കാലത്തിലേക്കു തുറന്നുവെക്കാത്ത 
ആളല്ല. അദ്ദേഹം ചുറ്റുപാടുകള്‍ കാണു 
ന്നുണ്ട്‌. കേള്‍ക്കുന്നുണ്ട്‌. കൃഷിയില്ലാതായ 
തും, അന്യനാടുകളിലേക്കു അന്നം തേടി 
പോകേണ്ടി വന്നതുമാണ്‌ കേരളീയനെ അ 
ണുകുടുംബത്തിന്റെ ഇത്തിരിവട്ടത്തില്‍ തള 
ച്ചിടാന്‍ നിര്‍ബന്ധിതനാക്കിയതെന്നു ഉള്‍ 
ക്കൊള്ളുന്നുമുണ്ട്‌. എങ്കിലും അച്ഛനമ്മ 
മാരെ വാര്‍ദ്ധകൃത്തില്‍ തനിച്ചാക്കുന്നതു 
അദ്ദേഹത്തിനു പൊറുക്കാന്‍ വയ്യ. ഇതി 
നൊരു പോംവഴിയും മാഷിന്റെ മനസ്സിലുണ്ട്‌. 
“ഒരു പഞ്ചായത്തിലെ എട്ടുപത്തു കുടും 
ബങ്ങള്‍ ചേര്‍ന്നു വൃദ്ധന്മാരെ നോക്കാന്‍ 
വീടുവെക്കുകയാണു വേണ്ടത്‌. ഗൃഹസ്ഥന്‍ 
മാര്‍ക്കെല്ലാം തങ്ങള്‍ വിയര്‍പ്പൊഴുക്കി തീര്‍ 
ത്ത, ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്ത വീ 
ട്ടില്‍ മരിക്കാനാവും ഇഷ്ടം. അതിനുനിവ്യ 
ത്തിയില്ലെങ്കില്‍ അവര്‍ക്കെല്ലാം ഒന്നിച്ചു താ 
മസിക്കാനായി വീടുവച്ച്‌ കൊടുക്കേണ്ട ചു 
മതല കുടുംബങ്ങള്‍ ഏറ്റെടുക്കണം. വൃ 
ദ്ധന്‍മാര്‍ക്കും മനുഷ്യരായി മരിക്കണം. മക 
നോ മകളോ അവര്‍ക്കു ശാപമാകരുത്‌. 
“അച്ഛന്‍ പാളയിലെങ്കില്‍ എന്റെ അച്ഛ 
നും പാളയിലെന്നു” ഓര്‍മ്മവേണം. പ്രായ 
മായവരെ നോക്കേണ്ട ബാദ്ധ്യത സര്‍ക്കാ 


രിനും മതാദ്ധ്യക്ഷന്മാര്‍ക്കും ഇല്ല. അങ്ങി 


നെ പ്രതീക്ഷിക്കുകയുമരുത്‌.” 

“വൃദ്ധന്മാരെ നഴ്‌സറി സ്‌കൂളുകളില്‍ പ്ര 
തിഫലം പറ്റാതെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷി 
ക്കാന്‍ നിയോഗിക്കാം. വൃദ്ധ്ന്മാര്‍ക്കു കഥ 
പറയാന്‍, കവിത പറയാന്‍ ആളായി. അ 
വര്‍ക്കു നേരവും പോകും. കു 
ട്ടികള്‍ക്കു കൂട്ടും കിട്ടി. ന 
ഴ്സറിടീച്ചര്‍മാര്‍ക്കു പുറമേയാ 
വണം ഇവരുടെ സേവനം. 
ഒന്നാം ക്ളാസിലും രണ്ടാം 
ക്ളാസിലും ഈ സംവിധാനം 
ഏര്‍പ്പെടുത്താം. നഴ്‌സറികളില്‍ 
കുട്ടികള്‍ ഉറങ്ങാന്‍ നേരത്തു 
മയക്കുമരുന്നു വരെയാണു 
ഇന്നു നല്‍കുന്നത്‌. ഓരോ ന 


ഈ ചോദ്യത്തിനു ആരാണു ഉത്തരം പറ 
യുകഃ മറുപടിക്കു പ്രയാസമുള്ള അന്വേഷ 
ണങ്ങളില്‍ നിന്നു തലവലിക്കുന്ന ആമക 
ളാണല്ലോ നമ്മളൊക്കെ? എങ്കിലും മാഷിന്റെ 


“ചോദ്യം മരിക്കുന്നില്ല. നാം നമ്മുടെ അച്ഛ 


നമ്മമാര്‍ക്കു കാരുണ്യം നിഷേധിക്കുന്ന കാ 
ലത്തിന്റെ അവസാനം വരെ അതിവിടെ ത 
ങ്ങിനില്ക്കും. 


കുഞ്ഞുണ്ണി മാഷിന്‌ വിലപിക്കാനും, 


.പരാതിപ്പെടാനും, ഓര്‍മ്മിപ്പിക്കാനും വിഷ 


യങ്ങള്‍ അവസാനിക്കുന്നില്ല. 

അടുക്കള നിഷേധിച്ച്‌ സ്ത്രീകള്‍ സ്ത്രീ 
ത്വം നഷ്ടപ്പെടുത്തുന്നു, ഈണ്ുമുറിയില്‍ 
കുടുംബം ഒന്നിച്ചിരുന്നുണ്ണാതെ വീടുമുടി 
ക്കുന്നു ഇങ്ങനെ അറിഞ്ഞും അറിയാതെ 


“യും നാം മറന്ന പാഠങ്ങളിലേക്കു അദ്ദേഹ 


ത്തിന്റെ ചൂണ്ടുവിരല്‍ നീളുകയാണ്‌. 
തന്നെ കേള്‍ക്കുന്നില്ലെന്നു നടിക്കുന്നവ 
രും എല്ലാം കേള്‍ക്കുന്നുണ്ടെന്ന്‌ മാഷ്‌ 
ഉള്ളില്‍ അറിയുന്നുണ്ടാവണം. അതാവാം 
പ്രായത്തിന്റെ അസ്വാസ്ഥ്യങ്ങള്‍ക്കിടക്കും 


“സദസ്സുകളില്‍ നിന്നു സദസ്സുകളിലേക്കു 


നടന്നുനടന്നു പോകാന്‍ അദ്ദേഹം വാശിപി 
ടിക്കുന്നത്‌. ഇതിനിടയില്‍ വേദനാജനക 
മായ ഒരു സത്യമുണ്ട്‌. മാഷ്‌ നമുക്കിടയില്‍ 
സജ്ീവസാന്നിധ്യമായതിനാല്‍ നമ്മളാരും 
അത്‌ അത്രയൊന്നും അറിഞ്ഞില്ലെന്നുമാ 
ത്രം. : 

അവസാനമായി മലയാളത്തിനു മാഷി 
ന്റെ കവിത ലഭിച്ചത്‌ അഞ്ച്‌ ആണ്ടുകള്‍ 
ക്കുമുമ്പാണ്‌. അതിനുശേഷം അദ്ദേഹം 
കവിത എഴുതാന്‍ തുനിഞ്ഞിട്ടുമില്ല. 

“എന്റെ പ്രതിഭ ഇല്ലാണ്ടായി. ശീലംകൊ 
ണ്ടെഴുതാന്‍ ഞാന്‍ ശ്രമിക്കാറുമില്ല. അങ്ങി 
നെ എഴുതരുത്‌. സൃഷ്ടി ശീലമാക്കരുത്‌.” 
കുഞ്ഞുണ്ണിമാഷ്‌ നിസംഗതയോടെ പറയു 
ന്നു. പിന്നെ രണ്ടാമതൊരാള്‍ക്കു ഹി. 
ക്കാനാവാത്ത ചിന്തയുടെ ലോകത്തിലേക്കു 
ആണ്ടു പോകുന്നു. 

മാഷെ ഈ ധ്യാനത്തില്‍ നിന്നുണര്‍ 
ത്തേണ്ട. ഇറങ്ങി നടക്കാം. സായാഹ്‌ന 
ത്തില്‍ ആരംഭിച്ച അഭിമുഖത്തിന്റെ അവ 
സാനം ' പുറത്തു കട്ടപിടിച്ച ഇരുട്ടു 
പരന്നിരിക്കുന്നു. 
1927 മേയ്‌ മാസത്തില്‍ തൃശ്ശൂരിലെ വലപ്പാ 
ട്‌ അതിയാരത്തു വീട്ടില്‍ വെളുത്ത പൂയം 
നാളില്‍ പിറന്ന പൊട്ടനുണ്ണിയെ പെറ്റമ്മ 
മാത്രമല്ല ആത്മാവില്‍ കൊണ്ടുനടക്കുന്ന 
ത്‌. തങ്ങളുടെ ഉണ്ണികള്‍ക്കു നേരിന്റെ നി 
റവുള്ള കവിതകള്‍ നല്‍കിയ ആ ഉണ്ണിയെ 
മലയാളത്തിലെ കാക്കത്തൊള്ളായിരം അമ്മ 
മാര്‍ വല്ലാതെവല്ലാതെ സ്നേഹിക്കുന്നു. 


ഈശ്വരന്റെ വാത്സല്യ 
ത്തേക്കാള്‍ വലുതല്ലേ അമ്മ 
യുടെ സ്നേഹം. നാരായണി 
യമ്മയുടെ പൊടുനുണ്ണി അതു 
തിരിച്ചറിയും. അതിന്റെ ത 
ണലിലിരുന്നു ഇനിയും ഏറെ 
വര്‍ഷം ജീവിച്ച്‌ തന്റെ കവി 
തയുടെ പൂക്കാലം വീണ്ടും 
വ കണ്ടെടുക്കും. 
ഇതിനു മാഷ്‌ മറുപടി ഒ 


ഴ്സറിക്കും മുത്തശ്ശന്മാരും മു ന്നും പറയേണ്ടതില്ല. ഈശ്വ 
ത്തശ്ലീകളുമുണ്ടായാല്‍ ഇതൊ | രനുണ്ടതിന്‌. അല്ലെങ്കില്‍ | 
ഴിവാക്കിക്കൂടേ”” Be നോക്കിക്കോളൂ. 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 OV 


: വി യറ്റ്നാം യുദ്ധം 


അവസാനിച്ചിട്ട്‌ ഇരുപത്തഞ്ചു 
കൊല്ലം കഴിയുന്നു. യുദ്ധ 
ത്തിന്റെ ചാരക്കൂനയില്‍ നി 
ന്നും ഉയിര്‍ത്തെഴുന്നേറ്റ 
വിയറ്റ്നാം പഴയ പ്ര © 
തൃയ ശാസ്ത്ര ഭാ 
ണ്ഡങ്ങള്‍ വലിച്ചെ 
റിയുകയും, കാലത്തി 
നൊത്ത്‌ മാറുകയും ചെ 
യ്തിരിക്കുന്നു. ലോ 
കത്തെ ആസുര ശ 
ക്തിയായ അമേരിക്ക 
യുമായി എതിരിട്ട കൊ 

ച്ചു മനുഷ്യരുടെ. ആ 
നാട്‌, സ്വതന്ത്രനായ 
മനുഷ്യന്റെ അജയ്യശ 
ക്തിയുടെ ഇതിഹാസം 
രചിക്കുന്നതിനുവേ 
ണ്ടി. ആ നാടിന്‌ നല്‍ 
കേണ്ടിവന്നത്‌ വലിയ 
വിലയാണ്‌. ഹിരോഷി 
മയുടെയും നാഗസാ i 
ക്കിയുടെയും ഓര്‍ 

മ്മകള്‍ മനസ്സിലുണര്‍ 


മുറകളായി അനുഭവി 
ക്കാന്‍ വിധിക്കപ്പെട്ട 
ആ നാട്ടിലെ ഒരു തല 
മുറയെ അമേരിക്കയു 
ടെ കൊടിയ ക്രൂരത 
| ഇപ്പോഴും വേട്ടയാടു 
] കയാണ്‌. പക്ഷെ ക 
ആരും അതറിയുന്നില്ലെന്നു മാത്രം. 
ഹോചിമിന്‍ സിറ്റിയിലെ ടു ദോ മറ്റേര്‍ 
ണിറ്റി ആശുപത്രിയിലെ ഡയറക്ടര്‍ ഡോ. 
നുവാന്‍ തീനോ പൂജാണ്‌ യാദൃശ്ചികമാ 
യി ആ വേട്ടയാടലിന്റെ സൂചനകള്‍ ആദ്യ 
മായി അറിയുന്നത്‌. പ്രസവ വൈകല്യ 
ങ്ങള്‍, ആകസ്മികമായാണ്‌ ഞങ്ങളുടെ ശ്ര 
ദ്ധയില്‍പ്പെട്ടതെന്ന്‌ അവര്‍ പറയുന്നു. 
ആ വൈകല്യങ്ങളോടൊപ്പം കാന്‍സര്‍ രോ 
ഗികുളുടെ എണ്ണവും വര്‍ദ്ധിക്കുന്നത്‌ അവ 
രുടെ ശ്രദ്ധയില്‍ പെട്ടു. ഇരുപത്തെട്ടുകാരി 
യായ ലീഗോക്ക്‌ തീയും ഇരപത്തൊമ്പതു 
കാരിയായ ട ടീ ഹോയുമാണ്‌ വരും തല 
മുറപേറുന്ന അതിഭീകരവും മാരകവുമായ 


തിരിച്ചത്‌. തെക്കെ വിയറ്റ്നാം കാരായിരു 
ന്നു ഈ രണ്ടു സ്ത്രീകളും. യുദ്ധകാലത്ത്‌ 
ഏജന്റ്‌ ഓറഞ്ച്‌ എന്ന വിഷവായു നിരന്തരം 
വര്‍ഷിച്ചിരുന്ന പ്രദേശത്തുകാര്‍. കാടുകള്‍ 
നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു ഏജന്റ്‌ ഓ 
റഞ്ച്‌ വര്‍ഷിക്കാന്‍ തിരഞ്ഞെടുത്തത്‌. നിര 
വധി വിമാനങ്ങള്‍ ദിവസങ്ങളോളമായിരു 
ന്നു അത്‌ വര്‍ഷിച്ചത്‌. അതിനുശേഷം ഏ 
താനും ദിവസങ്ങള്‍ പിന്നിടുമ്പോള്‍ കാടു 
കള്‍ വാടിക്കരിഞ്ഞു നശിക്കുന്നു. ഈ വി 
ഷവാതകം ശ്വസിച്ചു വളര്‍ന്നവരില്‍ ഭൂരിപ 
ക്ഷവും മരിച്ചു കഴിഞ്ഞു. അവശേഷി 
ക്കുന്ന അപൂര്‍വം പേരില്‍ രണ്ടു പേരായി 


രോഗത്തിലേക്ക്‌ ഡോക്ടര്‍മാരുടെ ശ്രദ്ധ . 


രുന്നു ആശുപത്രിയില്‍, അ 
ജ്ഞാത രോഗവുമായി എത്തി 
യത്‌. ഗര്‍ഭാശയ അര്‍ബുദമാ 
യിരുന്നു അവരുടെ രോഗം. 
നുറുഗര്‍ഭിണികളില്‍ നാലു 
പേര്‍ക്ക്‌ ഈ രോഗം ഉണ്ടെ 
ന്നാണ്‌ കണക്കാക്കുന്നത്‌. 
ഇവരില്‍പ്പലരും പ്രസവി 
ക്കുന്നത്‌ വികൃതമമായ 
മാംസപിണ്ഡങ്ങളെയാ 


ണ്‌. 


കൈയും കാലുംമി- 
ല്ലാത്ത മാംസപിണ്ഡ 
ങ്ങള്‍. ടു ആ ആശുപ 
ത്രീയില്‍ ഇത്തരത്തി 
ലുള്ള ഒരു ഡസനോളം 
കുട്ടികളുണ്ട്‌. മൂന്നുവ 
യസ്സായ ന്യൂവിന്‍ ഫൂ 
ക്കിന്‌ ഇടതുകൈയി 
ല്ല. ഒരു ചുണ്ടുംനാക്കു 
മില്ല. ഏഴുവയസ്സുള്ള 
ട്രാന്‍ തിഹോക്കിന്‌ 
ഇടതു കൈയില്ല. കാ 
ലുകളുടെ സ്ഥാനത്ത്‌ 
രണ്ടു മാംസ പിണ്ഡ 


 അരേറിമ്മുയുടെ 
. ചാപ്പ 


ങ്ങള്‍. 
ഏതാനും വര്‍ഷം മുമ്പ്‌ കുട്ടികള്‍ക്കിട 
യില്‍ ഒരു സര്‍വേ നടത്തിയപ്പോള്‍ ആറു 
ശതമാനം പേര്‍ ജന്മനാവൈ 
കല്യമുള്ളവരാ 
ണെന്ന്‌ കണ്ടെ 
ത്തുകയുണ്ടായി. 
തുടര്‍ന്നുള്ള 
അന്വേഷണങ്ങളും 
പരിശോധനകളു 
മാണ്‌, ഇതിനെ 
ം കാരണം 
ഏജന്റ്‌ ഓറഞ്ചില്‍ 
അടങ്ങിയിരി 
ക്കുന്ന ഡയോ 
ക്സില്‍ എന്ന വി 
ഷമാണെന്ന്‌ 
കണ്ടെത്തിയത്‌. 
ഏതാണ്ട്‌ പതിമൂ 
ന്നുലക്ഷം 
ഏക്കര്‍ കാടുക 
ളിലാണ്‌ ഈ al 
ഷവാതകം അമേ 
രിക്ക പ്രയോഗി 
ച്ചത്‌. ആ കാടു 
കളെല്ലാം നശി 
ച്ചു. അതിനുപ 
രിസരത്തുണ്ടായി 


18 വകലാകനമുദി 1994 ഒക്ടോബര്‍ 16 


' ചെറപ്പുക്കാരനും. 


രുന്ന ജനപദങ്ങള്‍ മാരകമായ രോഗത്തി 
ന്റെ അടിമകളുമായി. ഇതെപ്പറ്റി അടുത്ത 
കാലത്ത്‌ അമേരിക്കയും ഒരു അന്വേഷണം 
നടത്തിയിരുന്നു. അറുപത്തെട്ടുകളില്‍ വിയ 
റ്റ്നാമിലെ ആക്രമണത്തില്‍ പങ്കെടുത്തി 
രുന്ന യു.എസ്‌. നേവി കമാന്‍ഡറായിരുന്ന 
അഡ്മിറല്‍ എല്‍ മോസ്‌ വാള്‍ട്ട്‌ ഈ അന്വേ 
ഷണ സംഘത്തിലൊരംഗമായിരുന്നു ഏഇന്റ്‌ 
ഓറഞ്ച്‌ പ്രയോഗിക്കുന്നതിന്‌ . നേതൃത്വം 
നല്‍കിയിരുന്ന ഒരാളായിരുന്നുവത്രെ ഇദ്ദേ 
ഹം. അന്വേഷണത്തില്‍ അദ്ദേഹത്തിനും 
ബോദ്ധ്യപ്പെട്ടു. ഏജന്റ്‌ ഓറഞ്ചിലെ ഡ 
യോക്സിന്‍ ഇന്മവൈകല്യങ്ങള്‍ക്ക്‌ കാര 
ണമാകുമെന്ന്‌, സ്വന്തം അനുഭവവും അദ്ദേ 
ഹത്തിന്‌ സാക്ഷ്യപ്രതമായി ചൂണ്ടിക്കാ 


'ണിക്കാനുണ്ട്‌. വിയറ്റ്നാം യുദ്ധത്തില്‍ പങ്കെ 


ടുത്ത അദ്ദേഹത്തിന്റെ മകന്‍ സുംവാൾട്ട്‌ 
മരിച്ചത്‌ ലിംഫോമ എന്ന രോഗം മൂലമാ 
യിരുന്നു. ഏജന്റ്‌ ഓറഞ്ച്‌ ഓപ്പറേഷനില്‍ 


| ഒരു പ്രധാന പങ്ക്‌ ഇയാള്‍ക്കുണ്ടായിരുന്നു. 


അയാളുടെ മകന്‍ റസ്റ്റലിനു ഇപ്പോള്‍ പതി 
നേഴു വയസ്സായി. ആ ചെറുപ്പക്കാരന്‍ വിദ്യ 
അഭ്യസിക്കാനുള്ള ത്രാണി നഷ്ടപ്പെട്ടിരിക്ക 
യാണ്‌. ഏജന്റ്‌ ഓറഞ്ചിന്‌ ഇരയാണ്‌ ഈ 
അച്ഛന്റെ പാപത്തി 
ന്റെ സന്തതി. : 


നീ... 


ആദ്യത്തെ സൂര്യ വെളിച്ചത്തിലേക്ക്‌ 

എന്നെ നഗ്നനാക്കിയത്‌ 

ഹൃദയത്തില്‍ ഇടിയും മിന്നലും വര്‍ഷിച്ച്‌ 
പ്രേമത്തിലേക്ക്‌ പേടിപ്പിച്ചത്‌ 

നിശ്ശബ്ദതയുടെ ദൈവരോദനമറിയിച്ചത്‌ 
വിശ്വസിക്കുവാനുള്ള ദാഹമാണ്‌ 

എന്നെ നിന്നിലെത്തിച്ചത്‌ 

വെണ്ണീറിന്റെ പെരുന്നാള്‍ ദിവസം 

ശരീരങ്ങളെ പിശാചുക്കള്‍ വിറപ്പിക്കുന്ന 
പാഴ്ജഡങ്ങളുടെ ഇുന്മരാത്രി « 
തെരുവുകളിലലയുന്ന ധൂര്‍ത്തന്റേതങ്ങളെ 

നീ മടക്കി വിളിച്ചു. ൦ 

നീ പണിതീരാത്ത യേശുവാണെന്ന്‌ 
പരദേശിയായ ദൈവപുത്രനാണെന്ന്‌ 

ഞാന്‍ പരിഹസിച്ചു. 

ഭ്രാന്തിന്റെ കൊമ്പിളകുന്ന നേരങ്ങളില്‍ 

ഒരു മുയലിനു പോലും നിന്നെ വേട്ടയാടാം 
പ്രാവുകള്‍ക്ക്‌ ധാന്യം പോലെ കൊത്തിപ്പറിക്കാം 
തെളിയിക്കാന്‍ ബുദ്ധിമുട്ടായ 

വിശുദ്ധിയോ നീ 

ഈ ഭൂമിയിലെ ഏറ്റവും ഇരുട്ടുള്ള പ്രഭാതം 
മേഘാവൃത സുര്യന്‍ 

ദൈവത്തെപ്പോലെ നിന്ദിതന്‍ നഗ്നന്‍ 
ഒറ്റച്ചുണ്ടുള്ള വാക്കുകളുടെ അന്ധ ശബ്ദം. 
നിവര്‍ന്നു കത്തുന്ന മെഴുകുതിരി പോലെ 
തിളച്ചൊലിച്ചുവോ നിന്റെ തിക്ത വെളിച്ചം? 
പിന്നീട്‌ അളിഞ്ഞുച്ഛിഷ്ടമായ 
സുഗന്ധങ്ങളുടെ നഗരഹവ്യൃമായിരുന്നു നി. 

ഒരു നട്ടുച്ചയ്ക്ക്‌ ചുഴലിയുടെ അടിയേറ്റ്‌ നി വീണു. 
അതൊരു പുണ്യബാധയാണെന്നു നീ പറഞ്ഞു. 
ദൈവപുത്രനെ പ്രസവിക്കുന്ന പെണ്ണിനെ തേടി 
അന്നു നി വേശ്യാത്തെരുവിലേക്കു നടന്നു. 
നിന്റെ ഉടല്‍ നിന്നെ എന്തു ചെയ്തു; 

ഗര്‍വ്വേറ്റു കരിഞ്ഞ ദിപാലംകൃത ശരിരങ്ങള്‍ക്കിടയില്‍ 
പു പോലെ വിവസ്ത്രനായി 

ഉടല്‍വലയില്‍ പിടയുന്ന പ്രാണന്‍ കണക്കെ. 
അഴുക്കു ചാലുകളില്‍ തെണ്ടികള്‍ക്കൊപ്പം 


നിറ നെഞ്ചിലൊരുദ്യാനമുണ്ടാക്കി. 
ഭ്രാന്താശുപത്രിക്കും ധ്യാനകേന്ദ്രങ്ങള്‍ക്കുമിടയില്‍ 
അനന്തമായ ജപമാലയില്‍ നീ കോര്‍ക്കപ്പെട്ടു. 
ഒരിക്കല്‍ ദില്ലിയുടെ മഞ്ഞില്‍ 

യാചകരുടെ ശ്മശാനത്തില്‍ 

ഒരു ഭ്രാന്തിക്കു മുമ്പില്‍ നീ മുട്ടുകുത്തി 

പ്രണയ പാപത്തിന്റെ വെയില്‍കാഞ്ഞ്‌ 
അവളുടെ വിശുദ്ധഗര്‍ഭവുമായി വീട്ടിലെത്തി. 
പൂര്‍വ്വികരുടെ നിഴലുകളില്‍ നിന്നും നീ പുറത്തായി. 
അതിരില്ലാത്ത തമാശകളും തെറികളും 

നിന്നെ ദിഗംബര രാത്രികളിലെ കോമാളിയാക്കി. 
പാട്ടിന്റെയും ചായത്തിന്റെയും ഞരമ്പുകളില്‍ 
നീ കത്തിയാളി. 

ബീഥോവന്‍ ഒരു പാതിരാത്രിയാണ്‌ 

സ്വന്തം കരച്ചില്‍ കേള്‍ക്കാന്‍ 
കാതുകള്‍ മുറിച്ച ബധിര ഗായകനില്‍ 

നീ തല തല്ലി വീണു. 

ഈ വെളുത്ത കാന്‍വാസ്‌ എന്റെ തൊലിയാണ്‌ 
ഇതിലെ നിറക്കൂട്ടുകള്‍ എന്റെ രക്തവും. 
അന്നൊരു സായാഹ്നത്തില്‍ 

കടലിന്റെ അന്തര്‍ജുലത്തില്‍ 

നീ എന്റെ മകളെ കുളിപ്പിച്ചു. 
ദൈവത്തിനൊരുടുപ്പു തുന്നാന്‍ 

അവളുടെ അളവെടുത്തു നി പോയി. 

ചിത്ത രോഗത്തിന്റെ സ്നാനഘട്ടങ്ങളില്‍ 
ചത്തു നില്‍ക്കുന്നു രുചികെട്ട മത്സ്യങ്ങള്‍ 
സ്വപ്നത്തിനൊപ്പം തോറ്റു നില്‍ക്കുന്നു എന്റെ പ്രിയന്‍. 
ഇന്മദഹനം അണഞ്ഞുപോയ്‌ 

പന്തം കെടുത്താന്‍ നേരമായ്‌. 

ഒരു കണ്ണില്‍ ഓര്‍മ്മയുടെ ചുടുളുലം 
മറുകണ്ണില്‍ മറവിയുടെ കുളിര്‍ നിലാവ്‌. 
ചേറ്റിത്തീര്‍ന്നപ്പോള്‍ മനസ്സെല്ലാം പതിരായി. 
കരടുള്ള മണ്ണില്‍ കുത്തേറ്റ വിത്തില്‍ 
ഈറയ്ക്കിട്ട ചര്‍മ്മങ്ങളില്‍ 

ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട യേശു തന്നെയോ നീ 
ഭയക്ഷുദ്രമായ അന്ധകാരനഴീയില്‍ 


നീ പറഞ്ഞു 


കീഴടങ്ങാത്ത കടലിലെവിടെയാണ്‌ 
നിന്റെ പിറവിക്കരച്ചില്‍? 

പത്തി പതഞ്ഞു പിടയും മുന്പേ 
മരണം നന്ന്‌ മാനികള്‍ക്ക്‌ 


ഭൂമി തിന്നു തീര്‍ക്കും മുന്പേ 


പിറന്നതുപോലെ അവന്‍ മരിച്ചു. 


കലാകൌമുദി 1994 ഒക്ടോബര്‍ ൦ ൧19 


ൽ EERE തതം 


AVA TAWA TATA VA UR GR SR UR AAAS AF FAA. 


We don t sell shirts 


ന 


(We sell style) 


CREATORS : Bharat Kumar Apparels, 35/9, AB, Sam Hita Complex, Near Crown Processors, Andheri Kurla Road, 
Andheri (E) Bombay - 400 072. Tel.: 514 4842. Fax : 91-22-807 1715 

AVAILABLE AT : Thiruvananthapuram - Parthas, Dressland. ൭ Attingal - Parthas, Neela Textiles. e Kollam - Sudarsana 

൭ Punalur - Padmas. ൭ Adoor - Yamuna, Roopam. ൭ Mavelikara - Alleppey Readymades. ൭ Chenganur - Aiswarya. 

e Tiruvalia - Seethas. ൭ Changanachery - Sangeetha Fashions. e Kottayam - Pulimoottil Garments. e Thodupuzha - Pulimoottil 

Silk House. ൭ Palai - Aiswaraya. ൭ Alleppey - Seematti, Swamees. ൭ Eranakulam - Jos Collections, Rampage. 


൭ Angamaly - Rajani Fashions. © Calicut - Garment Sellers. @ Trichur - Elite Readymade, Fashions Fabrics. 
A A A SS SF SS SS A bs SN 


AF AV AY AV AY AY AF AF A A AP AAA NG 


ജീ വിതത്തിന്റെ വിവിധ രംഗങ്ങ 
ളില്‍ രാഷ്ട്രീയത്തിന്‍റെ ആഴത്തിലുള്ള സ്വാ 
ധീനത്തെപ്പറ്റി സാമൂഹ്യ ശാസ്ത്രജ്ഞര്‍ ഉ 
ത്ഘോഷിച്ചിട്ടുണ്ട്‌. വര്‍ഗീയത രാഷ്ട്രീയ 
ത്തില്‍ പടരുമ്പോള്‍ അതിനും മനുഷ്യജീവി 
തത്തില്‍ ബഹുമുഖമായ സ്വാധീനം കൈവ 
രുന്നു. കേരള രാഷ്ട്രീയത്തിലെ വര്‍ഗീയത 
യുടെ സ്വാധീനം, ദേശീയ രാഷ്ട്രീയത്തിന്റെ 
പശ്ചാത്തലത്തില്‍ വിലയിരുത്താനാണ്‌ ഈ 
പ്രബന്ധത്തിലൂടെ ശ്രമിക്കുന്നത്‌. 

തികച്ചും വിഭാഗീയമായ മതപരിഗണന 
യുടെ അടിസ്ഥാനത്തില്‍ ഇതര മതവിശ്വാ 
സങ്ങളോട്‌ കാട്ടുന്ന അസഹിഷ്ണുതയെ 
യാണ്‌ വര്‍ഗീയത എന്നപദം കൊണ്ടിവിടെ 
വിവക്ഷിക്കുന്നത്‌, രാഷ്ട്രീയമടക്കമുള്ള എല്ലാ 
സാമൂഹ്യ കര്‍മ്മങ്ങള്‍ക്കും മതത്തിന്റെ നിറം 
കലര്‍ന്ന വ്യാഖ്യാനങ്ങളും വര്‍ഗീയതയുടെ 
സവിശേഷതയാണ്‌. 

അന്യസമുദായാംഗങ്ങളോടുള്ള വിദ്വേഷ 
മാണ്‌ ഈ വര്‍ഗീയതയുടെ മുഖമുദ്ര. വര്‍ഗീ 
യവാദിയുടെ സ്വന്തം സമുദായത്തോടുള്ള 
ഐക്യദാര്‍ഡ്യവും ഇതിന്മേല്‍ ഇഴചേര്‍ക്ക 
പ്പെടുന്നു. 

വര്‍ഗീയതയ്ക്കു വിരുദ്ധമായി മതേതര 
ത്വമെന്നത്‌ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വീ 
ദ്യാഭ്യാസം, രാഷ്ട്രീയം എന്നീവയില്‍നിന്നു 
മതത്തെ മാറ്റി നിറുത്തലാണ്‌ മതപരതയും 
വര്‍ഗീയതയും തമ്മില്‍ കൂട്ടിക്കുഴയ്ക്കാന്‍ 
പാടില്ല. 

മത നിഷ്ഠയീല്ലായ്മയോ എല്ലാ മതങ്ങളി 
ലും രക്ഷതേടുന്നതോ മതേതരത്വമല്ല. യൂ 


ണ്ടൊരേ അര്‍ത്ഥത്തിലാണ്‌ ഉപയോഗിക്ക 
പ്പെടുന്നത്‌. ഈ പ്രബന്ധത്തില്‍ മതമലി 
കവാദം എന്ന പദം ഉപയോഗിക്കുന്നത്‌ കര്‍ 
ക്കശമായ മത യാഥാസ്ഥിതികത്വം എന്ന 
അര്‍ത്ഥത്തിലാണ്‌. സാമൂഹ്യ ജീവിതത്തി 
ന്റെ എല്ലാ മേഖലകളെയും ഇതിലൂടെ തി 
കച്ചും യുക്തിക്കു നിരക്കാത്ത അറു പിന്തി 
രിപ്പന്‍ രീതിയില്‍ കാണുന്നതിനെയാണ്‌. 
ഏതെങ്കിലും ഒരു മതത്തിന്റെ പരാ 
ണിക വേദഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങളില്‍ 
ഉറച്ചുവിശ്വസിക്കുന്ന മത നിഷ്ഠതയെന്നും 
മതമൌഈലികവാദം നിര്‍വചിക്കപ്പെടുന്നുണ്ട്‌. 


പക്ഷെ, ഈ നിര്‍വ്വചനം സ്വീകരിക്കുകയാ. 


ണെങ്കില്‍ ഇന്ത്യയില്‍ ബഹുഭൂരിപക്ഷം 
വരുന്ന എല്ലാ മതവിശ്വാസികളെയും 
യഥാര്‍ത്ഥ മൌലികവാദികളുടെ കൂട്ടത്തില്‍ 
പ്പെടുത്തേണ്ടിവരും. 

മുതലാളിത്ത സ്രമ്പദായം ഇന്ത്യയില്‍ ഉട 
ലെടുക്കും മുമ്പ്‌ അതിലേക്കു വഴീയൊരു 


ക്കിയ സാമൂഹ്യക്രമങ്ങളെ പ്രഹരിച്ചൊതു 


ക്കുന്നതില്‍ ബ്രിട്ടീഷ്‌ ഭരണകൂടവും, തുടര്‍ 
ന്നുവന്ന ളന്ത്യാഗവണ്‍മെന്റും പരാജുയപ്പെ 
ടടതിന്റെ ഫലമായാണ്‌ വര്‍ഗ്ഗീയതയും ജാതി 
സ്ര്പദായവും മത മാൌലികവാദവുമെല്ലാം 
ഇവിടെ തഴച്ചു വളരാന്‍ കാരണം. 

സ്വാതന്ത്യത്തിനുശേഷമുള്ള നാലരദശാ 
ബ്ദക്കാലംകൊണ്ട്‌ ഇന്ത്യ ഒരു മുതലാ 
ളിത്ത ശക്തിയായി വളര്‍ന്നു. അതേസമയം 
മുതലാളിത്ത പൂര്‍വ്വസാമുഹ്യ സാമ്പത്തിക 
ഘടകങ്ങള്‍ മതമലികവാദമായീ രൂപം 
കൊള്ളുകയും ചെയ്തു. 

രാഷ്ട്രീയ ഘടനയില്‍ പ്രകടമാകുന്ന 
വര്‍ഗീയ സാമൂഹ്യാടിത്തറയുടെ നിര്‍മ്മാണ 
ത്തില്‍ മുതലാളിത്തപൂര്‍വ രൂപങ്ങള്‍ വഹി 


മതേതരത്വത്തിനും വര്‍ഗീയതയ്ക്കും ഇടയില്‍ 
ഈഞ്ഞാലാടുന്ന രാഷ്ട്രീയപ്പാര്‍ട്ടികള്‍ 
സമകാലീന gflalm സത്യങ്ങളുടെ നേര്‍ക്കു 
കണ്ണടയ്ക്കുകയാണോ? അതോ മനഃപൂര്‍വം 


കണ്ണടച്ച്‌ അതൊന്നും കാണാതി 
രിക്കുകയാണോ? അത്യന്തം ഗുരുതരമായ 
ഒരു പതനത്തില്‍ എത്തിനില്‍ക്കുന്ന 
ഇന്നത്തെ രാഷ്രീയ ജീവിതത്തെ 
വൃത്തിയാക്കാനും, ജനഹൃദയ 
സ്പന്ദനമാക്കാനും രാഷ്ട്രീയപ്പാര്‍ട്ടികള്‍ക്ക്‌ 
കഴിയുമോ; അതെപ്പറ്റി വളരെ ഉച്ചത്തില്‍ 
ആലോചിക്കുകയാണ്‌ ലേഖകന്‍. 
രഞ്ഞെടുപ്പുകളില്‍ വര്‍ഗീയ ശക്തികള്‍ക്കു 
ണ്ടായ വളര്‍ച്ച ഇതു വ്യക്തമാക്കുന്നു. മു 
സ്ലീം ലീഗിന്‌ ഈ തിരഞ്ഞെടുപ്പുകളില്‍ 
ലഭിച്ച വോട്ടിന്റെ വൃത്യാസം ഒരു ഉദാഹ 
രണം മാത്രം. 


പ്ത്രിയഒരു രാഷ്ടീയ 
സംസ്ങ്താരം വേണം 


റോപ്പില്‍ കമ്മ്യൂണലിസം എന്ന 
വാക്കിന്‌ നീചമായ ഒരര്‍ത്ഥമി 
ല്ലെന്നത്‌ ഇവിടെ ചൂണ്ടിക്കാ 
ട്ടേണ്ട ഒരു വസ്തുതയാണ്‌. 
സാമുദായിക മനോഭാവം മാത്രമാണ്‌ അവിടെ 
കമ്മ്യൂണലിസം. 

ഇന്ത്യയിലാകട്ടെ കമ്മ്യൂണലിസത്തിന്‌ 
ഹിന്ദു, മുസ്‌ലീം, ക്രിസ്ത്യന്‍, സിക്ക്‌ വിഭാഗ 
ങ്ങളുണ്ട്‌. 

ഇവയില്‍ സിക്ക്‌ ഒഴികെയുള്ള വര്‍ഗീയ 
വിഭാഗങ്ങള്‍ കേരളത്തില്‍ സജീവമാണ്‌. 

കേരള രാഷ്ട്രീയത്തിലെ ജാതി സ്രമ്പദാ 
യവും വര്‍ഗീയതയൊടടുത്തു നില്ക്കുന്ന 
ഒന്നാണ്‌. അസഹിഷ്ണുതയുടെ അളവി 
ലുള്ള വിത്യാസമേ ഇവ തമ്മിലുള്ളൂ. വര്‍ഗീ 
യതയും ജാതീയതയും ഒന്നിച്ചു ചര്‍ച്ചാ 
വിധേയമാക്കുന്നത്‌ അതുകൊണ്ടാണ്‌. 

മതമാലീകവാദവും വര്‍ഗീയതയും ഏതാ 


ക്കുന്ന പങ്കില്‍നിന്ന്‌ ഉദയം കൊണ്ടതുത 
ന്നെയാണ്‌. 

ബ്രിട്ടീഷ്‌ സാശ്രാജ്യത്വവാദികളുടെ ഭിന്നി 
പ്പിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമാ 
യിരുന്നു ജാതിമത വര്‍ഗീയ വികാരങ്ങളുടെ 
ദുരുപയോഗം. സ്വാതന്ത്രത്തിനുശേഷം ഭര 
ണവര്‍ഗം തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ 
നേട്ടങ്ങള്‍ക്കുവേണ്ടി വര്‍ഗീയതയ്ക്കു ശക്തി 
പകര്‍ന്ന്‌ അതിനെ ഒരു രഷ്ട്രീയ പ്രതിഭാ 
സമാക്കി. ഇത്തരം ക്രമക്കേടുകള്‍ വര്‍ഗീയ 
തയെ രാഷ്ട്രീയലാഭം കൊയ്യുന്നതിനുള്ള 
മാര്‍ഗവും അധികാരരാഷ്ട്രീയത്തിലേക്കുള്ള 
കുറുക്കുവഴിയുമാക്കി. ao 

1937 ലെയും 1946 ലെയും പ്രാദേശിക ത്‌ 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 0 21 


സാമൂഹ്യ സംസ്കാരിക രാ 


ജാതിയുടെയും വര്‍ഗീയതയുടെയും അധമമായ നിഴല്‍പ്പാടില്‍ | ഷ്ദീയ രംഗങ്ങളില്‍ ശ്രദ്ധേയമായ 
നിന്നൊഴിഞ്ഞു നില്‍ക്കാന്‍ ഒരു സമീപന രേഖ 


നേട്ടങ്ങള്‍ കൈവരിക്കാന്‍ കേരള 
ത്തിനു കഴിഞ്ഞെങ്കിലും സാമൂഹ്യ 
രാഷ്ട്രീയ ജീവിതത്തില്‍ വര്‍ഗ്മീയ ശക്തി 
കള്‍ പിടിമുറുക്കുകയും അതു കാല്രക 
മേണ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ദീര്‍ 
ഘനാള്‍ മുമ്പ്‌, 1957 ല്‍, വര്‍ഗീയതയുടെ 
നിഴല്‍ പോലുമേശാതെ ഒരു കമ്മ്യൂണിസ്റ്റ്‌ 
ഗവണ്‍മെന്റിനെ തിരഞ്ഞെടുപ്പിലൂടെ അധി 
കാരത്തിലേറ്റിയ കേരള ജൂനത വിവിധ വര്‍ 
ഗീയ ജാതീയ പാര്‍ട്ടികളുടെയും സംഘടന 
കളുടെയും പീടീയില്‍പ്പെട്ട്‌ ഭിന്ന ചേരിക 
ളില്‍ തുടരുന്നതെങ്ങനെ; കോണ്‍ഗ്രസ്‌ (ഐ) 
യുടെ അധികാമദാഹവും അതിന്റെ ഫല 
മായുണ്ടായ അവസരവാദപരമായ സഖ്യ 
ങ്ങളുമാണ്‌ ഇന്നത്തെ ജീര്‍ണതയ്ക്കു പ്ര 
ധാന കാരണം. എന്നാല്‍ കുറ്റം മുഴുവന്‍ 


കോണ്‍ഗ്രസിന്റെ 
രിയാണോഃ 
ഈ ചോദ്യങ്ങള്‍ സാമൂഹ്യ ശാസ്ത്രജ്ഞ 
ന്മാരുടെയും സത്യസന്ധമായി ആത്മപരി 
ശോധന നടത്താന്‍ കഴിവുള്ള രാഷ്ട്രീയ 
പ്രവര്‍ത്തകരുടെയും ഗൌരവവും സത്യസ 
ന്ധവുമായ പഠനം അര്‍ഹിക്കുന്നു. 
സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങള്‍ക്കു 
വേണ്ടി വര്‍ഗീയതയെ ചൂഷണം ചെയ്യുക 
യെന്ന പാപം ആധുനിക കേരളത്തിന്റെ ച 
CHOON ചെയ്തത്‌ ജവഹര്‍ലാല്‍ 
നെഹ്റുവിന്റെ കാലത്തെ കോണ്‍ഗ്രസാണ്‌. 
സഖാവ്‌ ഇ.എം.എസ്‌ നമ്പൂതിരിപ്പാടിന്റെ 
നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്‌റ്റ്‌ ഗവണ്‍ 
മെന്റിനെതിരെ വിമോചനസമരം സംഘടി 
പ്പിക്കാന്‍ കോണ്‍ഗ്രസ്‌ എല്ലാ ജാതി മത 
വര്‍ഗീയ ശക്തികളുമായും അവസരവാദപര 
മായ കൂട്ടുകെട്ടുണ്ടാക്കി. അമേരിക്കന്‍ ചാര 
സംഘടനയായ സി.ഐ.ഐയുടെ പോലും 
സാമ്പത്തികമടക്കമുള്ള സഹായം, ഇതിനാ 
യി കോണ്‍ഗ്രസ്‌ ഉപയോഗപ്പെടുത്തി. 
സംസ്ഥാന നി 
യമസഭയില്‍ ഭൂരി 
പക്ഷമുള്ള ഒരു 
മന്ത്രിസഭയെ മറി 
ച്ചിടാന്‍ ഭരണഘട 
നയുടെ 35690 വകു 
പ്പ്‌ ആദ്യമായി ദുരു 
പയോഗപ്പെടുത്തുക 
യെന്നതിലാണ്‌ 
ഇതു കലാശിച്ചത്‌. 


മേല്‍ ചാരുന്നതുശ 


പദവി നല്‍കിക്കൊണ്ട്‌ വര്‍ഗീയപാര്‍ട്ടികളു 
മായുള്ള രാഷ്ട്രീയ വിലപേശലിന്റെ ഒരു 
കാലഘട്ടത്തിന്‌ കോണ്‍ഗ്രസ്‌ വിജുയകര 


മായ തുടക്കം കുറിച്ചു. അന്നുമുതല്‍ രാ 


ഷ്ട്രീയത്തില്‍ മുന്നിട്ടു നില്ക്കുന്ന മുന്നണി 
ഭരണത്തില്‍, കമ്മ്യൂണിസ്റ്റ്‌ നേതൃത്വത്തി 
ലുള്ളതോ കോണ്‍ഗ്രസ്‌ നേതൃത്വത്തിലുള്ള 
തോ എന്ന വ്യത്യാസമില്ലാതെ വര്‍ഗീയ 
പാര്‍ട്ടികള്‍ പ്രധാനപങ്കുവഹിക്കാന്‍ തുട 
ങ്ങി. സംസ്ഥാന നിയമസഭകളിലേക്ക്‌ 1987ല്‍ 
നടന്ന തിരഞ്ഞെടുപ്പുവരെ ഇതു തുടര്‍ന്നു. 

രാഷ്ട്രീയത്തെ കച്ചവടമാക്കുന്ന കലാപ 
രിപാടി വര്‍ഗീയ പാര്‍ട്ടികള്‍ കൂടുതല്‍ പരി 
ഷ്ക്കരിച്ചുകൊണ്ടിരിക്കെ രാജ്യത്തെ മറ്റു 
ഭാഗങ്ങളില്‍ വര്‍ഗീയതയുടെ കൂടുതല്‍ വീ 
ഷലിപ്തമായ മറ്റൊരു രൂപം വളര്‍ന്നു വരി 
കയായിരുന്നു. 

കാശ്മീരിലും പഞ്ചാബിലും കോണ്‍ഗ്രസ്‌ 
ഹിന്ദു കാര്‍ഡ്‌ എടുത്തു കളിച്ചു. അതിന്റെ 


.ഫലമായി. വര്‍ഗീയതയുടെ തിരഞ്ഞെടുപ്പു 


വിജയസാദ്ധൃതയേറി, വര്‍ഗീയ പാര്‍ട്ടികള്‍ 
ക്കു പുതുജീവനുണ്ടായി. എല്ലാ നിറത്തി 
ലും പെട്ടവര്‍ഗീയതയുടെ പ്രവര്‍ത്തനം ഉഷാ 
റായി. വര്‍ഗീയതയുടെ ചട്ുക്കൂട്ടിലേക്കു 
കോണ്‍ഗ്രസ്‌ വലിച്ചിഴയ്ക്കപ്പെടുകയും 
ചെയ്തു. 

വിവാഹമോചിതരായ മുസ്ലീം സ്ത്രീ 
കള്‍ക്ക്‌ ജീവനാംശം നല്‍കുന്നതു സംബ 
ന്ധിച്ച്‌ സുപ്രീംകോടതി വിധി സൃഷ്ടിച്ച 
വിവാദവും, അതു മറികടക്കാന്‍ കൊണ്ടു 
വന്ന ഭരണഘടനാ ഭേദഗതിയും ഹിന്ദു 


22 വ കലാകമുദി 1994 ഒക്ടോബര്‍ 16 


വര്‍ഗീയവാദികള്‍ തങ്ങളുടെ വിഭാഗീയ പ്ര 
ചരണത്തിനെടുത്തു കളിച്ചതും ഇന്നും ജന 
മനസ്സില്‍ പച്ചപിടിച്ചു നില്ക്കുന്ന സംഭവപ 
രമ്പരകളാണ്‌. ; 

ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവങ്ങളുടെ 
പ്രതിഫലനം കേരളത്തിലുമുണ്ടായി. സം 
സ്ഥാനത്ത്‌ സി.പി.എമ്മിന്റെ രാഷ്ട്രീയ 
നയസമീപനം രൂപപ്പെടുത്തുന്നതില്‍ ഈ 
സംഭവങ്ങള്‍ മുഖ്യപങ്കുവഹിക്കുകയും ചെയ്തു. 

സംസ്ഥാന രാഷ്ട്രീയത്തിനു ദേശീയ രാ 
ഷ്ട്രീയത്തിന്റെ മേലുള്ള സ്വാധീനശക്തി 
കണക്കിലെടുത്ത്‌ പാര്‍ട്ടി. അതിന്റെ സം 
സ്ഥാന നയസമീപനം പുനര്‍നിര്‍വ്വചിക്കാന്‍ 
തയ്യാറായി. രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും 
സാമൂഹ്യമായ . കെട്ടുറപ്പിനും വിപത്തായി 
മാറുന്ന വര്‍ഗീയതയുടെ വ്യാപനം തടയുക 
എന്നതായിരുന്നു ഉദ്ദേശ്യം. 

രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ, എണ്‍ 
പതുകളുടെ മദ്ധ്യത്തില്‍ സി.പി.എം അതി 
ന്റെ രാഷ്ട്രീയ ലൈനില്‍ പ്രധാനമായ മാറ്റം 
വരുത്താന്‍ തീരുമാനിച്ചു. 


സാമൂഹ്യ പരിഷ്ക്കരണ പ്രസ്ഥാനങ്ങളുടെ മഹനീയ പാരമ്പര്യമുള്ള കേരള 
ത്തില്‍ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ പു 
രോഗമന രാഷ്ട്രീയവും സമൂഹജീവിതത്തിന്റെ സമസ്തമേഖലകളിലും ഏതാണ്ട്‌ 
വളര്‍ച്ച മുട്ടിനില്ക്കുകയാണ്‌. ഈ “മരണക്കെണിയില്‍'നിന്നു പുറത്തുകടക്കാന്‍ 
ആത്മാര്‍ത്ഥവും പുരോഗമനാത്മകവുമായ ആത്മപരിശോധനയ്ക്ക്‌ എല്ലാവരും 
തയ്യാറാവണം. ഒരു പുതിയ രാഷ്ട്രീയ സംസ്‌ക്കാരം കരുപ്പിടിപ്പിക്കാന്‍ കാലേക്കൂ 


1960 ലെ തിരഞ്ഞെ | ട്ടി വേണ്ടത്‌ വര്‍ഗീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമമാണ്‌. 
ടൂപ്പില്‍ മുസ്‌ലീം ലീ 
May സ്പീക്കര്‍ 


ഒരുതരത്തിലുമുള്ള വര്‍ഗീയ പാര്‍ട്ടികളു 
മായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള 
സഖ്യമോ ധാരണയോ ഉണ്ടാക്കില്ലെന്നായി 
രുന്നു ആ തീരുമാനം. സഖാവ്‌ ഇ.എം.എസ്‌ 
പുറത്തിറക്കിയ “കേരള തിരഞ്ഞെടുപ്പ്‌ 1987 
ല്‍” എന്ന ലഘുലേഖയില്‍ ഈ തീരുമാന 
ത്തിന്റെ പ്രസക്തി അസന്നിഗ്ദ്ധമായി എടു 
ത്തുകാട്ടുകയും ചെയ്തു. അദ്ദേഹം ഇ 
ങ്ങനെ പറഞ്ഞു. “ഒരു പ്രവണത കേരള 
രാഷ്ട്രീയത്തില്‍ പ്രത്യക്ഷപ്പെട്ടു. അവിഭക്ത 
കമ്മ്യൂണിസ്റ്റു പാര്‍ട്ടിക്കെതിരെ ആദ്യം (1959 
ല്‍) കോണ്‍ഗ്രസ്‌ ഉപയോഗിച്ച ജാതി മത 
രാഷ്ട്രീയ പാര്‍ട്ടികളും ഗ്രൂപ്പുകളും മാറി 
മാറി കോണ്‍ഗ്രസും പ്രതിപക്ഷവുമായിവില 
പേശുക എന്ന കച്ചവട രാഷ്ട്രീയം കയ്യാ 
ളാന്‍ തുടങ്ങി. ഇതിനടിമപ്പെടാത്ത ഒരു 
ദേശീയ പാര്‍ട്ടിയുമില്ല. കോണ്‍ഗ്രസും കമ്മ്യൂ 
ണിസ്റ്റു പാര്‍ട്ടിയും ഇതിന്റെ രക്തസാക്ഷി 
കളാണ്‌ എന്ന നിലവന്നു. ഇതിന്‌ അറുതി 
വരുത്തിയേ കഴിയു എന്ന ചിന്ത ജനങ്ങ 
ളില്‍ വ്യാപകമാവാന്‍ തുടങ്ങി. 

ഈ യാഥാര്‍ത്ഥ്യം ' മനസിലാക്കി (മാര്‍ 
ക്‌സിസ്റ്റു) പാര്‍ട്ടി സ്വന്തം നയസമീപന 
ത്തില്‍ അതി പ്രധാനമായ മാറ്റം വരുത്തി. 
തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും 
കൊള്ളാം, സവര്‍ണാവര്‍ണ വൃത്യാസമില്ലാ 
തെ ജാതി പ്രമാണിമാരുമായോ ഭൂരിപക്ഷ 
ന്യൂനപക്ഷ വൃത്യാസമില്ലാതെ മതമേധാവി 
കളുമായോ കൂട്ടുകെട്ടുണ്ടാക്കുകയില്ലെന്ന 
ഉറച്ച തീരുമാനം പാര്‍ട്ടി എടുത്തു. അതിനെ 
തിരെ പാര്‍ട്ടിക്കകത്ത്‌ കലാപക്കൊടി ഉയര്‍ 


ത്തിയവരെ പാര്‍ട്ടി ഭരണഘടന അനുസരി 
ച്ചുള്ള അച്ചടക്ക നടപടികള്‍ക്കു വിധേയരാ 
ക്കി.”” (1987 ലെ കേരള തിരഞ്ഞെടുപ്പ്‌, ഇ. 
എം.എസ്‌ നമ്പൂതിരിപ്പാട്‌) 

സി.പി.എമ്മിന്റെയും അതു നേതൃത്വം നല്‍ 
കുന്ന ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയു 
ടെയും ഈ രാഷ്ട്രീയ കാല്‍വയ്പ്‌ സം 
സ്ഥാനത്തു മാത്രമല്ല രാജ്യത്താകെ ഒരു 
ണര്‍വുണ്ടാക്കി. ഈ രാഷ്ട്രീയ ലൈനിന്റെ 
ഫലമായി എല്‍.ഡി.എഫില്‍ നിന്ന്‌ അതി 


. ന്റെ ഭാഗമായിരുന്ന അഖിലേന്ത്യാ മുസ്‌ലിം 


ലീഗ്‌ വിട്ടുപോയി ഇന്ത്യന്‍ യൂണിയന്‍ മു 
സ്ലീം ലീഗില്‍ ലയിച്ച്‌ ഐക്യജനാധിപത്യ 
മുന്നണിയുടെ ഭാഗമായി. ബുദ്ധി ജീവിക 
ളും സാംസ്‌ക്കാരിക നായകന്മാരും, സ്വാത 
LAD സമര സേനാനികളും ഗാന്ധിയന്മാരും 
സി.പി.എമ്മിന്റെ സമീപനത്തെ പിന്തുണ 
യ്ക്കാന്‍ മുന്നോട്ടു വന്നത്‌ എല്‍.ഡി.എഫി 
ന്റെ മുന്നേറ്റത്തിനു സഹായകമായി. ഇടതു 
പാര്‍ട്ടികള്‍ക്ക്‌ പ്രതിപക്ഷ നിരയില്‍ സ്ഥി 
രം സ്ഥാനം കണ്ടിരുന്ന രാഷ്ട്രീയ നിരീക്ഷ 
കുന്മാരെ അമ്പരപ്പിച്ചു 
കൊണ്ട്‌ 1987ല്‍ എല്‍. 
ഡി.എഫ്‌ തിരഞ്ഞെടു 
പ്പിൽ ഭൂരിപക്ഷം നേടി 
വര്‍ഗീയ ഛായയില്ലാത്ത 
ഗവണ്‍മെന്റിനു രൂപം 
നല്‍കി. മുമ്പു സംഭവി 
ച്ചതുപോലെ പകുതി 
വഴിയ്ക്കുവച്ച്‌ അട്ടിമറി 
ക്കപ്പെടാതിരിക്കാനുള്ള 
കെട്ടുറപ്പ്‌ ഈ സഖ്യ 
ത്തിനുണ്ടെന്ന്‌ തെളിയി 
ക്കപ്പെടുകയും ചെയ്തു. 
വര്‍ഗീയ പാര്‍ട്ടികള്‍ക്കു വില പേശാനുള്ള 
അവസരം ഇതോടെ തിരെ കുറഞ്ഞു. സി. 
പി.എമ്മും ഇടതുപക്ഷവും കൈവരിച്ച അ 
ഭിമാനാര്‍ഹമായ നേട്ടം ഈ രാഷ്ട്രീയ പരി 
പാടിയെ ദേശീയ തലത്തിലും ശ്രദ്ധേയമാക്കി. 

വര്‍ഗീയ പാര്‍ട്ടികളോടുള്ള വിട്ടുവീഴ്ചയി 
ല്ലാത്ത രാഷ്ട്രീയ നിലപാട്‌ സി.പി.എം 
കൈക്കൊണ്ടിട്ട്‌ ഒരു ദശകത്തോടടുക്കു 
ന്നു. കോണ്‍ഗ്രസിന്റെ ജനവിരുദ്ധവും ജനാ 
ധിപത്യ വിരുദ്ധവും അഴിമതിയില്‍ മുങ്ങിയ 
തുമായ ഭരണത്തോടുള്ള എതിര്‍പ്പും സി. 
പി.എം തുടര്‍ന്നു വരുന്നു. അന്നത്തെ സം 
സ്ഥാന രാഷ്ട്രീയ സാഹചര്യത്തില്‍ നിന്ന്‌ 
ഏറെ മാറ്റങ്ങള്‍ ഇന്നുണ്ടായിട്ടുണ്ടെന്നത്‌ 
സത്യമാണ്‌. നേരത്തേ ചുണ്ടിക്കാട്ടിയതു 
പോലെ ശരിയത്ത്‌ സംബന്ധിച്ച്‌ അഭിനന്ദ 
നാര്‍ഹമായ സുപ്രീം കോടതി വിധി സ്യ 
ഷ്ടിച്ച വിവാദം മുതലെടുത്ത്‌ രാജ്യത്ത്‌ മത 
വൈരം ആളികത്തിക്കുന്നതില്‍ ഹിന്ദു മത 
മൌലിക വാദികള്‍ വിജയിച്ചു. പക്ഷെ തി 
രഞ്ഞെടുപ്പിന്റെ ദൃഷ്ടിയിലൂടെ നോക്കി 
യാല്‍ രാമ ജുന്മഭുമി ബാബറി മസ്ജിദ്‌ പ്ര 
ശ്നമാണ്‌ സ്ഥിതി ഗതികള്‍ ആകെ മാറ്റി 
മറിച്ചതെന്നും കാണാം. പാര്‍ലമെന്റ്‌ തിര 
ഞ്ഞെടുപ്പില്‍ 123 സീറ്റുനേടി ഭുരിപക്ഷ വര്‍ 
ഗീയ വാദികള്‍ രണ്ടാമത്തെ ഏറ്റവും വലിയ 
പാര്‍ട്ടിയായി. രാജ്യത്തെ മതേതരത്വത്തിന്‌ 


- ഇതൊരു ഭീഷണിയായി. 


വര്‍ഗീയ പാര്‍ട്ടികള്‍ക്കെതിരെ വിട്ടുവീ 
ഴ്ചയില്ലാതെ നിലപാടെടുക്കേണ്ടതിന്റെ സാ 
ധുതയും പ്രസക്തിയും കാണിക്കുന്നതാണ്‌ 


ഈ മാറ്റങ്ങള്‍. 

ഈ ദശകത്തില്‍ വര്‍ഗീയ മതമൌലിക 
വാദികളില്‍ നിന്നുള്ള ഭീഷണി രൂക്ഷഭാവം 
കൈക്കൊണ്ടിരിക്കയാണ്‌. 1992 ജനുവരി 3 
മതുല്‍ 9 വരെ മദ്രാസില്‍ നടന്ന സി.പി.എം 
1490 പാര്‍ട്ടി കോണ്‍ഗ്രസ്‌ അവതരിപ്പിച്ച രാ 
ഷ്ട്രീയ പ്രമേയത്തില്‍ ഇക്കാര്യം എടുത്തു 
പറയുന്നു. 

“ശക്തിപ്പെട്ട വര്‍ഗീയതയില്‍ നിന്നുള്ള 
അപകടം” എന്ന ഉപശീര്‍ഷകത്തില്‍ ഇപ്ര 
കാരം പറയുന്നു. 

“വര്‍ഗീയതയുടെയും മതമയലികവാദത്തി 
ന്റെയും വര്‍ദ്ധിച്ചുവരുന്ന വിപത്തിനെപ്പറ്റി 
ദാം പാര്‍ട്ടി കോണ്‍ഗ്രസ്‌ നല്‍കിയ മുന്നറി 


ത്തോടെ ഗുഡ്ദാലോചന നടത്തി സൃഷ്ടി 
ക്കുന്നവയാണെന്നും സാധാരണയുണ്ടാവു 
ന്നവയല്ലെന്നും കേന്ദ്രകമ്മിറ്റി ആവര്‍ത്തിച്ചു 
വ്യക്തമാക്കിയിട്ടുണ്ട്‌. ല്‍ 

ദേശീയ വിരുദ്ധ ഫ്യൂഡല്‍ ശക്തികളും 
ഫ്യൂഡല്‍ ആശയ സംഹിതയുമാണ്‌ ഇന്ത്യ 
യ്ക്കകത്ത്‌ ഛിദ്രശക്തികളെ പ്രതിനിധീക 
രിക്കുന്നത്‌. കോളനി വിരുദ്ധ സാമ്രാജൃത്വ 
വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കാലത്ത്‌ ഈ 
ശക്തികളുടെ വളര്‍ച്ച തടയപ്പെട്ടിരുന്നു. 


'ഇവയെ ശക്തമായി പ്രതിരോധിക്കുന്നതി 


നു പകരം കോണ്‍ഗ്രസ്‌ നിസ്സാര രാഷ്ട്രീയ 
ലാഭങ്ങള്‍ക്കു വേണ്ടി ഇവയുമായി വിട്ടുവീ 
ഴ്ച ചെയ്യുന്നു.”” (പൊളിറ്റിക്കല്‍ റിവ്യൂ റി 


Maj യാഥാര്‍ത്ഥ്യമായി ~——— 
രിക്കുന്നു. കഴിഞ്ഞ മൂന്നു 
വര്‍ഷം കൊണ്ട്‌ ഇത്‌ 
ഗൌരവതരമായി വളര്‍ന്നി 
രിക്കുന്നു. മതേതരത്വത്തി 
ന്‌ ഗുരുതരമായ ഭീഷണി യോ 
യുയര്‍ത്തിക്കൊണ്ട്‌ വര്‍ 
ഗീയ ധ്രുവീകരണം ഇത്ര 
ശക്തമായ മറ്റൊരു 
സമയം സ്വാതന്ത്യാനന്തര 
കാലത്തുണ്ടായിട്ടില്ല.” 

വിവിധ രൂപങ്ങളിലുള്ള 
വര്‍ഗീയതയ്ക്കെതിരെ 
വിട്ടുവീഴ്ചയില്ലാത്ത പ്ര 
ക്ഷോഭം നടത്താനുള്ള പ്ര 
തിബദ്ധത പ്രമേയത്തില്‍ 
ഇപ്രകാരം ഈന്തിപ്പറയു 
ന്നു. 

“മുസ്ലീം സമുദായത്തി 
ന്‌ അനുഭവപ്പെടുന്ന അര 
ക്ഷിത ബോധവും വിവേ 
ചനവും മതമൌലിക വാ 
ദികള്‍ വിഭാഗീയതയും 


Gago 


വര്‍ഗീയ പാര്‍ട്ടികളുമാ 
യി നേരിട്ടോ പരോക്ഷമാ 
യോ സഖ്യമോ ധാരണ 
ഏതെങ്കിലും തര 
ത്തിലുള്ള അഡ്ജസ്റ്റ്മെ 
ഉണ്ടാക്കില്ലെന്ന്‌ 
മതേതര പാര്‍ട്ടികള്‍ വിട്ടു 
വീഴ്ചയില്ലാത്ത ഉറപ്പുള്ള 
നിലപാടെടുക്കുകയാണെ 
ങ്കില്‍ വര്‍ഗീയ സാമൂഹ്യ 
വിരുദ്ധ ശക്തികള്‍ രാ 
ഷ്ട്രീയത്തെ കച്ചവടമാക്കു 
ന്നതും രാജ്യത്തിന്റെ ഐ 
ക്യം തകര്‍ക്കുന്നതും ഫല 
പ്രദമായി തടയാന്‍ കഴി 
യുമെന്നത്‌ തര്‍ക്കമറ്റ സം 
ഗതിയാണ്‌. 


പ്പോര്‍ട്ട! ഈ സ്ഥിതി 
യില്‍ ദേശീയ വിരുദ്ധ 
ശക്തികളുടെ ഗൂഡാലോ 
ചനയ്ക്കെതിരെ ഇന്ത്യന്‍ 
ജനതയ്ക്കു മുന്നറിയിപ്പു 
നല്‍കാനും അവരെ നയി 
ക്കാനുമുള്ള ഉത്തരവാദി 
ത്വം സി.പി.എമ്മിനും ഇട 
തുപാര്‍ട്ടികള്‍ക്കുമാണ്‌. 
ദേശീയൈക്യം സംരക്ഷി 
ക്കുന്നതിനും കാത്തു സൂ 
ക്ഷിക്കുന്നതിനും വേണ്ടി 
സി.പി.എം. സ്വീകരിച്ചി 
ട്ടുള്ള നിലപാട്‌ ഞങ്ങളു 
ടെ ബദ്ധശത്രുക്കള്‍ക്കു 
പോലും എതിര്‍ക്കാനാവീ 
ല്ല. (പ്രമേയം പേജ്‌ 62) 
കേരളത്തില്‍ ഈ സമ 
യത്ത്‌ ബി.ജെ.പിയും 
ആര്‍.എസ്‌.എസ്സും വര്‍ 
ഗീയ വിഷം പരത്താന്‍ 
ശ്രമിക്കവേ മുസ്‌ലീം മത 


മൌലിക വാദികള്‍ മൂന്നു 
പിന്തിരിപ്പന്‍ മനോഭാവ ഇ et er Penta വഴികളായി പിരിഞ്ഞു. 


വും പ്രചരിപ്പിക്കാന്‍ ഉപയോഗപ്പെടുത്തു 
ന്നു. ഇത്‌ അടിച്ചമര്‍ത്തപ്പെട്ട മുസ്ലീം ജന 
തയുടെ പുരോഗതിക്കു കടിഞ്ഞാണിടുന്നു. 
മതത്തിന്റെ പേരില്‍ സ്ത്രീകളുടെ സ്വാത 
ന്ത്രം ഹനിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തി 
ലെ വര്‍ഗീയ ശക്തികളെ സി.പി.എം എ 
തിര്‍ക്കുന്നു. ഭൂരിപകഷ വര്‍ഗീയതക്കെതി 
രെയും സി.പി.എം തീര്‍ച്ചയായും സമരം ചെ 
യ്യും. ഖാലിസ്ഥാനി മത്രഭാന്തന്മാര്‍ക്കും കാ 
ശ്മീരിലെ ജുമാത്ത്‌ എ ഇസ്ലാമി മതമായ 
ലിക വാദികള്‍ക്കും രാജ്യത്തിന്റെ ഐക്യ 
ത്തിനും താല്പര്യത്തിനും തുരങ്കം വയ്ക്കുന്ന 
എല്ലാ വര്‍ഗീയ പിന്തിരിപ്പന്‍ സംഘടനകള്‍ 
ക്കുമെതിരെ പൊരുതാന്‍ സി.പി.എം പ്രതി 
ജ്ഞാ ബദ്ധമാണ്‌.” 

പതിനാലാം പാര്‍ട്ടി കോണ്‍ഗ്രസിന്റെ പൊ 
ളിറ്റിക്കല്‍ റിവ്യു റിപ്പോര്‍ട്ടില്‍ വര്‍ഗീയതയു 
ടെ സാമ്ാജ്യത്വവശത്തെപ്പറ്റി എടുത്തുപറ 
യുന്നു. “തിരുവനന്തപുരം” കോണ്‍ഗ്രസിനു 
ശേഷമുള്ള മൂന്നു വര്‍ഷങ്ങളില്‍ രാജ്യത്തെ 
ഛിദ്രപ്പെടുത്താനുള്ള സായ്രാജ്യത്വശക്തിക 
ളുടെ ശ്രമം വര്‍ദ്ധിച്ചിട്ടുണ്ട്‌. വര്‍ഗീയ വിഭാ 
ഗീയ ശക്തികളുടെ മുമ്പെങ്ങുമില്ലാത്ത വി 
ധമുള്ള അക്രമങ്ങള്‍ക്ക്‌ ആക്കം കൂട്ടിയിരി 
ക്കുന്നു. വര്‍ഗീയ സംഘര്‍ഷങ്ങള്‍, രാജ്യ 
ത്തിന്റെ ഐക്യം തകര്‍ക്കുന്നതിന്‌ വിദേശ 
ത്തുനിന്ന്‌ സാമ്പത്തികമടക്കമുള്ള സഹായ 


പതുതായി രൂപം കൊണ്ട ഇസ്ലാമിക്‌ സേ 
വക്സംഘ്‌ (ഐ.എസ്‌.എസ്‌ നിരോധിച്ച 
പ്പോള്‍ അത്‌ “പീപ്പിള്‍സ്‌ ഡെമോക്രാറ്റിക്‌ 
പാര്‍ട്ടി (പി.ഡി.പി) “എന്ന രൂപത്തില്‍ പുന 
രവതരിച്ചു. തീവ്രവാദത്തിലധിഷ്ഠിതമായ 
മതമൌലികവാദമാണ്‌ പി.ഡി.പിയുടെ മുഖ 
മുദ്ര. 

ഇന്ത്യന്‍ യൂണിയന്‍ മുസ്‌ലിം ലീഗിന്റെ 
അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഇബ്രാ 
ഹിം സുലൈമാന്‍ സേട്ട്‌ മനോഹരമായ 
ഒരു പേരില്‍ ഒരു മുസ്‌ലിം വര്‍ഗീയ പാര്‍ട്ടി 
യും ഉണ്ടാക്കി - ഇന്ത്യന്‍ നാഷണല്‍ ലീ 
ഗ്‌. എന്തായാലും തികഞ്ഞ വര്‍ഗീയ പാര്‍ 
ട്ടിയായ ജമാത്ത്‌ എ ഇസ്ലാമിയുമായി 
ഐ.എന്‍.എല്‍. ന്‌ രഹസ്യബന്ധമുണ്ടെന്ന്‌ 
അവരും സമ്മതിക്കുന്നു. ഇടതുപാര്‍ട്ടികള്‍ 
ക്കു പിന്തുണ നല്‍കാനുള്ള ഐ.എന്‍. 
എല്‍ ന്റെ സന്നദ്ധത അതിന്റെ മതേതരത്വ 
ത്തിനുള്ള തെളിവായി വ്യാഖ്യാനിക്കപ്പെടു 
ന്നുണ്ട്‌. കോണ്‍ഗ്രസുമായി സഖ്യത്തിലേര്‍ 
പ്പെട്ടിരിക്കുന്ന ഇന്ത്യന്‍ യൂണിയന്‍ മുസ്ലിം 
ലീഗിന്‌ വര്‍ഗീയ സ്വഭാവമില്ലെന്നു പറയുന്ന 
തുപോലുള്ള തെറ്റാണത്‌. അതുപോലെ 
വര്‍ഗീയ പാര്‍ട്ടിയായ ഇന്ത്യ യൂണിയന്‍ മു 
Wells ലീഗിനോടു കൂട്ടു ചേരുന്നതിനാൽ 
കോണ്‍ഗ്രസ്‌ വര്‍ഗീയ കക്ഷിയാണെന്നു 
പറയുന്നതും തെറ്റാണ്‌. 


മേല്പറഞ്ഞതുപോലെ പ്രകടമല്ലെങ്കിലും 
കേരള കോണ്‍ഗ്രസിലെ വീവിധ ഗ്രുപ്പുക 
ളില്‍ ക്രിസ്ത്യന്‍ വര്‍ഗീയതയുടെ സ്വാധീന 
വും കാണാനുണ്ട്‌. പിളര്‍ന്നു ചെറുഘടക 
ങ്ങളായി മാറിയിട്ടുണ്ടെങ്കിലും നായര്‍, ഈഴവ 
സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നതെന്ന്‌ 
അവകാശപ്പെടുന്ന എന്‍.ഡി.പി, എസ്‌.ആര്‍, 
പി പോലുള്ള മറ്റു വര്‍ഗീയ പാര്‍ട്ടികള്‍ ചെ 
യ്യുന്ന കുഴപ്പവും കണക്കിലെടുക്കണം. 

മണ്ഡല്‍ കമ്മീഷന്റെ അടിസ്ഥാനത്തില്‍ 
സംവരണം നടപ്പാക്കുന്നതു സംബന്ധിച്ച 
വിവാദവും ക്രീമിലെയര്‍ പ്രശ്‌നവും ഉയര്‍, 
ത്തിവിടുന്ന സാമുദായികവും ജ്ലാതിയവു 
മായ അസ്വസ്ഥത മേല്പ്പറഞ്ഞതിന്റെ തെ 
ളിവാണ്‌. | 

തികച്ചും വിരുദ്ധതാല്പര്യമുള്ള ജാതി 
വര്‍ഗീയ കക്ഷികള്‍ ഇടതുപക്ഷ ജനാധി 
പത്യ ശക്തികള്‍ക്കെതിരെ ഒന്നിക്കുന്ന രസ 
കരമായ പ്രതിഭാസം കേരള ജനത പലവട്ടം 
കണ്ടുകഴിഞ്ഞു. താല്ക്കാലികമോ സാങ്ക 
ല്പികമോ ആയ തിരഞ്ഞെടുപ്പുനേട്ടങ്ങള്‍ 
മുന്നില്‍ കണ്ട്‌ എല്ലാ വിഭാഗങ്ങളിലെയും 
വര്‍ഗീയ. കക്ഷികളെ ഒന്നിച്ചുകൊണ്ടുവ 
രിക എന്ന “നേട്ടം” കൈവരിച്ചിടുള്ളത്‌ 
കോണ്‍ഗ്രസാണ്‌. ഇത്തരം അവസര വാദ 
പരമായ കൂട്ടുകെട്ടുകളുടെ നിരര്‍ത്ഥകത 
കഴിഞ്ഞ തിരഞ്ഞെടുപ്പില്‍ കണ്ടുകഴിഞ്ഞു. 
വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേ 
പ്പൂര്‍ നിയമസഭാ മണ്ഡലത്തിലും കോണ്‍ 
ഗ്രസ്‌ ഐക്യജനാധിപത്യ മുന്നണി “സ്വത 
ന്്രസ്ഥാനാര്‍ത്ഥികള്‍' എന്ന ലേബലില്‍ 
ഉള്ളവരെ നിറുത്തിയത്‌ അതുവരെ യു.ഡി. 
എഫുമായി കൂട്ടു ചേരാത്ത ബി.ജെ.പിയു 
മായി രഹസ്യമായ ധാരണയിലെത്താന്‍ വേ 
ണ്ടിയായിരുന്നു. ബേപ്പൂരിലെ ഐകുജുനാ 
ധിപത്യമുന്നണി സ്ഥാനാര്‍ത്ഥി അവിടെ 
അറിയപ്പെടുന്ന ഒരു ബി.ജെ.പി പ്രവര്‍ത്ത 
കനായിരുന്നു. മുന്‍തിരഞ്ഞെടുപ്പില്‍ യു. 
ഡി.എഫിനും ബി.ജെ.പിക്കുമായി വിഭജി 
ക്കപ്പെട്ട വോട്ടുകള്‍ ഇത്തവണ ഒന്നിക്കു 
മ്പോള്‍ .എല്‍.ഡി.എഫിനെക്കാള്‍വ്യക്തമായ 
ഭൂരിപക്ഷമാകും. എന്തായാലും ഈ മണ്ഡ 
ലങ്ങളിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം 
മുമ്പെങ്ങുമില്ലാത്തവിധം ഉണര്‍ന്നു. രാഷ്ട്രീ 
യത്തില്‍ രണ്ടും രണ്ടും നാലാകണമെന്നി 
ല്ലെന്ന്‌ സംശയാതീതമായി തെളിഞ്ഞു. വര്‍ 
ഗീയ അവസരവാദ സഖ്യത്തെ രണ്ടിടങ്ങളി 
ലും തോല്‍പിച്ചുകൊണ്ട്‌ എല്‍.ഡി.എഫ്‌ വീ 
ജയം കൊയ്തു. രാഷ്ട്രീയ പ്രക്രിയയില്‍ 
സംഭവിക്കുന്ന വ്യത്യസ്തമായൊരു രസത 
ന്ത്രമാണിത്‌. , : 
മേല്പ്പറഞ്ഞ അനുഭവത്തില്‍ നിന്നും 
1987ലെ തിരഞ്ഞെടുപ്പില്‍ നിന്നും പാഠങ്ങള്‍ 
ഉള്‍ക്കൊള്ളേണ്ട ഉത്തരവാദിത്വം ഓരോ രാ 
ഷ്ട്രീയ പാര്‍ട്ടിക്കുമുണ്ട്‌. കാരണം രാഷ്ട്രീ 
യത്തില്‍ തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത 
മേഖലകളെയും ബാധിച്ച ജീര്‍ണ്ണതമൂലം 
ജനങ്ങള്‍ ഉദാസീനരും ശുഭാപ്തിവിശ്വാസ 
മീല്ലാത്തവരും ആയിക്കൊണ്ടിരിക്കയാണ്‌. 
അധികാരത്തിനു വേണ്ടി ഏതു ദേശീയ വീ 
രുദ്ധ. വര്‍ഗീയ വിഘടനശക്തികളുമായും 
ഒരു തത്വദീക്ഷയുമില്ലാതെ കൂട്ടുകെട്ടുണ്ടാ 
ക്കാന്‍ രാഷ്ട്രീയപാര്‍ട്ടികള്‍ തയ്യാറാണെ 
ന്നും അധികാരം അഴിമതിയുടെ മറ്റൊരു രൂ 
പമാണെന്നുമുള്ള ബോധം ജനങ്ങളില്‍ നാള്‍ 


കലലാകഈമുദി 1994 ഒക്ടോബര്‍ 16 ൧ 23 


ക്കുനാള്‍ വളര്‍ന്നുവരികയാണ്‌. രാഷ്ട്രീയ 
ത്തിന്റെ അക്രമവല്‍ക്കരണവും അക്രമത്തി 
ന്റെ രാഷ്ട്രീയവല്‍ക്കരണവുമാണ്‌ വര്‍ത്ത 
മാനകാലയാഥാര്‍ത്ഥ്ൃം. 1993 മാര്‍ച്ചില്‍ നടന്ന 
ബോംബെ സ്‌ഫോടനങ്ങള്‍ ദേശീയ രാ 
ഷ്ട്രീയത്തിലെ അപകടകരമായ ബന്ധ 
ത്തിലേക്കു കൂടി വിരല്‍ചൂണ്ടുന്നു. വിദേശ 
ശക്തികളുടെ പിന്‍ബലമുള്ള സംഘടിത 
രായ. അക്രമികളുമായി വര്‍ഗീയതയ്ക്കുള്ള 
ബന്ധം. 
രാഷ്ട്രീയം വര്‍ഗീയവല്‍ക്കരിക്കപ്പെടു 

മ്പോള്‍ മറ്റൊരത്യാഹിതം കൂടി സംഭവിക്കു 
ന്നു. ഭരണം കഥയില്ലായ്മയായി മാറുന്നു. 
അന്തസാരശൂന്യമായ അടുക്കളപ്പോരാട്ടങ്ങ 
ളും നിസ്സാര പ്രശ്‌നങ്ങളും യഥാര്‍ത്ഥ ഭര 
ണത്തിന്റെ സ്ഥാനം കയ്യടക്കുന്നു. വികേ 
ന്രീകരണത്തിലൂന്നി ജനപങ്കാളിത്തത്തോ 
ടെ ദീര്‍ഘകാല വികസന പദ്ധതികള്‍ വി 
ഭാവന ചെയ്യുകയെന്നത്‌ പലകാരണങ്ങള്‍ 
കൊണ്ടും കേരളത്തിന്റെ പൊളിറ്റിക്കല്‍ അ 
ജണ്ടയില്‍ അസാദ്ധ്യമായിരിക്കയാണ്‌. അതി 
ന്റെ ഏറ്റവും പ്രധാനകാരണം ജാതി വര്‍ 
ഗീയ ശക്തികള്‍ തടസ്സമായി നില്ക്കുന്നു 
വെന്നതു തന്നെ. അധികാരം പങ്കുവയ്ക്കാ 
നും സ്ഥാപിത താല്‍പര്യങ്ങള്‍ സംരക്ഷി 
ക്കാനും മാത്രമേ ഇക്കൂട്ടര്‍ക്കു താല്പര്യമു 
ള്ളൂ. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേ 
ണ്ടിയീരിക്കുന്നു. സംസ്ഥാനത്തിന്റെ സാമൂ 
ഹൃ സാമ്പത്തിക രംഗങ്ങളില്‍ ഗുണപര 
മായ മാറ്റം വരുത്തിക്കൊണ്ട്‌ നിയമനിര്‍മ്മാ 
ണത്തിന്റെ പുതിയ പാതകള്‍ വെട്ടിത്തു 
റന്ന ഗവണ്‍മെന്റുകള്‍ വര്‍ഗീയ പങ്കാളിത്തം 
തീരെ ഇല്ലാത്തവയായിരുന്നു. 1957ലെ സഖാ 
വ്‌ ഇ.എം.എസ്‌ നമ്പൂതിരിപ്പാടിന്റെ ഗവണ്‍ 
മെന്റ്‌ ഭൂപരിഷ്ക്കരണവും വിദ്യാഭ്യാസപരി 
ഷ്ക്കരണവും കൊണ്ടുവന്നു. 1987 ലെ 
സഖാവ്‌ നയനാരിന്റെ ഗവണ്‍മെന്റ്‌ സമ്പൂര്‍ 
ണ്ണ സാക്ഷരതാപരിപാടി ഏറ്റെടുത്തു. അധി 
കാര വികേന്ദ്രീകരണത്തിന്‌ അസ്തിവാരമി 
ട്ടുകൊണ്ട്‌ ജില്ലാ തലത്തിലേക്കും പ്രാദേ 
ശിക തലത്തിലേക്കും അധികാരം വീട്ടുകൊ 
ടുക്കാന്‍ തയ്യാറായി. ' 

തിരഞ്ഞെടുപ്പു തിരിമറിയെന്ന ഒഴിയാ 
ബാധയില്‍നിന്ന്‌ രാഷ്ട്രീയത്തെ മോചിപ്പി 
ക്കാന്‍ അത്യാവശ്യമായും ഒരു നടപടി കൂടി 
എടുക്കേണ്ടതുണ്ട്‌. ഏകാംഗനിയോജുകമ 
ണ്ഡല സ്രമ്പദായ പ്രകാരം ഏറ്റവും കൂടുല്‍ 
വോട്ടുകിട്ടുന്നയാള്‍ ജയിക്കുന്നതാണ്‌ നീല 
വിലുള്ള രീതി. യഥാര്‍ത്ഥ ജനകീയ പി 
ന്തുണ പലപ്പോഴും ഈ സ്മ്പദായം പ്രതി 
ഫലിപ്പിക്കുന്നില്ല. മറിച്ച്‌ വര്‍ഗീയ പാര്‍ട്ടിക 
ളും . സംഘടനകളും അവര്‍ക്കുള്ള ജുനപി 
ന്തുണയെക്കാള്‍ എത്രയോ ഇരട്ടിസ്വാധീനം 
ചെലുത്തുന്നതിനും ഇതിടയാക്കുന്നു. 
എന്നാല്‍ ആനുപാതിക പ്രാതിനിധ്യസ്്്ര 
ദായും നടപ്പാക്കിയാല്‍ അത്‌ ജനങ്ങളുടെ 
ഇച്ഛാശക്തിയെ യഥാര്‍ത്ഥ രീതിയില്‍ 
പ്രതിഫലിപ്പിക്കും. വര്‍ഗീയ ശക്തികളുടെ 
ജീര്‍ണ്ണിപ്പിക്കുന്ന സ്വാധീനത്തില്‍ നിന്ന്‌ 
ഇന്ത്യന്‍ ജനാധിപതൃത്തെ പ്രതിരോധി 
ക്കാനും കഴിയും. 

ന്യൂനപക്ഷവര്‍ഗീയതയും ഭുരീപക്ഷവര്‍ 
ഗീയതയും ഒരേ നാണയത്തിന്റെ വശങ്ങളാ 
ണെങ്കിലും കൂടുതല്‍ വെല്ലുവിളി ഉയര്‍ത്തു 
ന്നത്‌ ഭൂരിപക്ഷ വര്‍ഗീയതയാണ്‌. രണ്ടും 


24 0 കലാകമുദി 1994 ഒക്ടോബര്‍ 16 


രാഷ്ട്രീയം വര്‍ഗീയവല്‍ക്കരിക്കപ്പെടുമ്പോള്‍ മറ്റൊരത്യാ 
ഹിതം കൂടി സംഭവിക്കുന്നു. ഭരണം കഥയില്ലായ്മയായി മാ 
റുന്നു. അന്തസാരശൂന്യമായ അടുക്കളപ്പോരാട്ടങ്ങളും നി 
സ്റാര പ്രശ്‌നങ്ങളും യഥാര്‍ത്ഥ ഭരണത്തിന്റെ സ്ഥാനം കയ്യ 
ടക്കുന്നു. വികേന്ദ്രീകരണത്തിലൂന്നി ജനപങ്കാളിത്തത്തോടെ 
ദീര്‍ഘകാല വികസന പദ്ധതികള്‍ വിഭാവന ചെയ്യുകയെ 
ന്നത്‌ പലകാരണങ്ങള്‍ കൊണ്ടും കേരളത്തിന്റെ പൊളിറ്റി 
ക്കല്‍ അജണ്ടയില്‍ അസാദ്ധ്യമായിരിക്കയാണ്‌. ; 


പരസ്പരം പോഷിപ്പിക്കുകയും നിലനി | ണ്ടിരിക്കയാണ്‌. എന്നാല്‍ സാമ്രാജ്യത്വ വി 
ല്പിന്‌ നീതീകരണം കണ്ടെത്തുകയും ചെ | രുദ്ധ സമരത്തിന്‌ നേതൃത്വം കൊടുത്ത പാ 
യ്യുന്നു. രമ്പര്യത്തെപ്പറ്റി വാചാലമാകുന്ന കോണ്‍ 


വര്‍ഗീയപാര്‍ട്ടികളുമായി നേരിട്ടോ പരോ 
ക്ഷമായോ സഖ്യമോ ധാരണയോ ഏതെങ്കി 
ലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റോ ഉ 
ണ്ടാക്കില്ലെന്ന്‌ മതേതര പാര്‍ട്ടികള്‍ വിട്ടുവീ 
ഴ്ചയില്ലാത്ത ഉറപ്പുള്ള നിലപാടെടുക്കുക 
യാണെങ്കില്‍ വര്‍ഗീയ സാമൂഹ്യ വിരുദ്ധ 
ശക്തികള്‍ രാഷ്ട്രീയത്തെ കച്ചവടമാക്കു 
ന്നതും രാജ്യത്തിന്റെ ഐക്യം തകര്‍ക്കുന്ന 
തും ഫലപ്രദമായി തടയാന്‍ കഴിയുമെന്നത്‌ 
തര്‍ക്കമറ്റ സംഗതിയാണ്‌. 

എന്തായാലും അതുമാത്രം പോര. വര്‍ഗീ 
യതയുടെ ജനസ്വാധീനത്തിന്റെ അടിസ്ഥാ 
നമെന്തെന്ന്‌ നിശിതമായി വിശകലനം ചെ 
യ്യണം. ഇന്ത്യയില്‍ ഭൂരിപക്ഷവര്‍ഗീയ വാദി 
കള്‍ ഏറ്റവും ശക്തമായൊരു വൈകാരിക 
ഐകുദാര്‍ഡ്യത്തെ, ദേശീയതയെ ആണ്‌ 
ചൂഷണം ചെയ്യാന്‍ ശ്രമിക്കുന്നത്‌. ഇന്ത്യന്‍ 
ദേശീയത ഹിന്ദുത്വമാണെന്ന്‌ അവര്‍ ഉ 
ദ്ഘോഷിക്കുന്നു. ഇത്‌ അങ്ങേയറ്റം അപക 
ടകരമായ ഒരു ഗ്രത്യയശാസ്ത്രാഭാസമാണ്‌. 
ഇത്തരം സമീപനം എതിര്‍ത്തുതോല്പി 
ക്കേണ്ടത്‌ രാജ്യത്തെ ജനാധിപതൃശക്തീക 
ളുടെ അടിയന്തരകടമയാണ്‌. 

സാമൂഹ്യ പരിഷ്ക്കരണ പ്രസ്ഥാനങ്ങ 
ളുടെ മഹനീയ പാരമ്പര്യമുള്ള കേരള 
ത്തീല്‍ സാശ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്ര 
സ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ പു 
രോഗമന രാഷ്ട്രീയവും സമൂഹജീവിതത്തി 
ന്റെ സമസ്തമേഖലകളിലും ഏതാണ്ട്‌ വളര്‍ച്ച 
മുട്ടിനില്ക്കുകയാണ്‌. ഈ “മരണക്കെണി 
യില്‍ നിന്നു പുറത്തുകടക്കാന്‍ ആത്മാ 
ത്ഥവും പുരോഗമനാത്മകവുമായ ആത്മ 
പരിശോധനയ്ക്ക്‌ എല്ലാവരും തയ്യാറാവ 
ണം. ഒരു പുതിയ രാഷ്ട്രീയ സംസ്ക്കാരം 
കരുപ്പിടിപ്പിക്കാന്‍ കാലേക്കൂട്ടി വേണ്ടത്‌ 
വര്‍ഗിയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാ 
നുള്ള ശ്രമമാണ്‌. 
ഈ അപകടം നിര്‍മ്മാര്‍ജനം ചെയ്യുന്നതി 
ലൂടെ കേരളത്തിലെ രണ്ടു രാഷ്ട്രീയ 
സഖ്യങ്ങള്‍ക്കും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര 
വൈജൂാത്യങ്ങള്‍ക്കുപരിയായി കേരളത്തി 
ന്റെ വികസനത്തിലും മറ്റുപൊതുപ്രശ്ന 
ങ്ങിലും നിര്‍ണായക പിന്തുണ പരസ്പരം 
നല്‍കാന്‍ കഴിയും. പൊതുപ്രശ്നങ്ങള്‍ പ 
രിഹരിക്കുന്നതിനാവശ്യമായ ആരോഗ്യകര 
മായ ഒരു സ്ഥുലസമീപനത്തിന്‌ അടിത്തറ 
യിടാനും ഇതുകൊണ്ടു കഴിയും. കഴിഞ്ഞ 
ഒരു ദശകമായി ഇടതുപക്ഷ ജനാധിപത്യ 
മുന്നണി മതേതരത്വത്തെ സംരക്ഷിക്കുന്ന 
തിനുവേണ്ടി തത്വാധിഷ്ഠിതവും വിട്ടുവീഴ്ച 
യില്ലാത്തതുമായ പോരാട്ടം നടത്തിക്കൊ 


ഗ്രസ്‌ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ വര്‍ 
ഗീയ പാര്‍ട്ടികളുമായും കൈകോര്‍ത്തു പി 
ടിക്കുകയാണ്‌. അധികാരത്തിലേറാനും എല്‍, 
ഡി.എഫിനെ അധികാരത്തിനു വെളിയില്‍ 
നിറുത്താനുമാണ്‌ ഇത്‌. ഇത്തരം നിരുത്തര 
വാദപരമായ സമീപനങ്ങളുടെ അനന്തരഫ 
ലങ്ങളെപ്പറ്റി കോണ്‍ഗ്രസിലെ സാധാരണ 
പ്രവര്‍ത്തകര്‍ സത്യസന്ധവും ആത്മാര്‍ 
ത്ഥവുമായ ആത്മ പരിശോധന നടത്താന്‍ 
തയ്യാറാവുമോ; ഇത്തരമൊരാത്മപരിശോ 
ധന മുമ്പെന്നത്തെക്കാളും അവശ്യമായിരി 
ക്കുന്നു. കാരണം തത്വദീക്ഷയില്ലാത്ത അവ 
സരവാദപരമായ കുട്ടുകെട്ടുകളുണ്ടാക്കിയാ 
ലും അടുത്ത തിരഞ്ഞെടുപ്പില്‍ കോണ്‍ഗ്ര 
സിന്‌ അധികാരത്തില്‍ പിടിച്ചു നില്ക്കാന്‍ 
കഴിയാതെ വരും. വര്‍ഗീയ ശക്തികളുമാ 
യുള്ള കൂട്ടുകെട്ട്‌ എന്നെന്നേക്കുമായി അവ 
.സാനീപ്പിച്ച്‌ തങ്ങള്‍ക്കുപറ്റിയ ഏറ്റവും ഗുരു 
തരമായ രാഷ്ട്രീയപ്പിശക്‌ തിരുത്താന്‍ 
കോണ്‍ഗ്രസിന്‌ ഏറ്റവും പ്രായോഗികവും 
സകര്യപ്രദവുമായ സമയം ഇതാണ്‌. 

വര്‍ഗീയ ശക്തികളെ ഫലപ്രദമായി നേ 
രിടുന്നതിന്‌ മതേതര പാര്‍ട്ടികള്‍ക്ക്‌ ദ്വീമുഖ 
മായൊരു സമീപനമാണാവശ്യം. വിദ്യാഭ്യാ 
സം, തൊഴില്‍, സാമൂഹ്യ സാംസ്‌ക്കാരികരം 
ഗങ്ങളിലെ മുന്നേറ്റം ഇവയടക്കമുള്ള സമൂ 
ഹത്തിന്റെ പൊതുപ്രശ്നങ്ങള്‍ പരിഹരി 
ക്കപ്പെടണമെങ്കില്‍ വര്‍ഗീയേതര പാര്‍ട്ടിക 
ളുടെ പിന്നില്‍ ഉറച്ചുനില്ക്കണമെന്ന്‌ ജാ 
തി ന്‍ഗീയ നേതാക്കളുടെ സ്ഥാപിതതാ 
ല്പര്യങ്ങളാല്‍ നയിക്കപ്പെടുന്ന ജനവിഭാ 
ഗങ്ങള്‍ മനസിലാക്കണം. ഭിന്ന മതങ്ങളി 
ലും സമുദായങ്ങളിലുംപെട്ടമതനിഷ്ഠരോ 
അല്ലാത്തവരോ ആയ ജനസാമാന്യത്തിന്റെ 
യഥാര്‍ത്ഥ പ്രശ്നങ്ങള്‍ പരിഹരിക്കാന്‍ 
തങ്ങള്‍ക്കുമാത്രമേ കഴിയു എന്ന്‌ മതേതര 
ജനാധിപതൃശക്തികള്‍ വാക്കുകൊണ്ടും പ്ര 
വൃത്തികൊണ്ടും അവരെ ബോദ്ധ്യപ്പെടു 
ത്തണം. അങ്ങനെ ചെയ്യുന്നതില്‍ . വരുന്ന 
പരാജയം മുതലെടുത്താണ്‌ മതവര്‍ഗീയ 
നേതാക്കള്‍ തങ്ങളുടെ കുത്സിത തന്ത്രങ്ങള്‍ 
പ്രചരിപ്പിക്കുന്നത്‌. 

ഒരു നവലോകത്തിന്റെയും നവഭാരത 
ത്തിന്റെയും ഭാഗമായി ഒരു നവകേരളം കെ 
ട്ടിപ്പടുക്കാന്‍ ജാതീയതയുടെയും വര്‍ഗീയത 
യുടെയും അധമമായ നിഴല്‍പ്പാടില്‍. നി 
ന്നൊഴിഞ്ഞ്‌ പുതിയൊരു രാഷ്ട്രീയ സം 
സ്ക്കാരത്തിന്‌ ഉണര്‍വു നല്‍കാന്‍ എന്നും 
പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വേ 
ദിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിനു 
കഴിയട്ടെ എന്നു നമുക്കു പ്രതീക്ഷിക്കാം. 


വവ... സുന്ദരവും ഭാവാത്മകവു 
മായ കവിത കൊണ്ട്‌ നിറഞ്ഞതാണ്‌ പ്രകൃ 
തി. ഈശ്വരന്‍ രചിച്ച ഈ കവ്വിതയെ ഇ 
യിക്കുന്ന കവിത വേറെയില്ല. ഭാഷയും വാ 


ക്കുകളുമില്ലാത്ത, എന്നാല്‍ അര്‍ത്ഥവും 
ശബ്ദവും താളവുംനിറഞ്ഞ. ജീവിത 
വൈരുദ്ധ്യങ്ങളുടെ അനന്തമായ ഭാവങ്ങള്‍ 
നിറഞ്ഞ ഈ കുവിത നാം ആസ്വദിക്കുന്നു. 
ഈശ്വരന്‍ രചിച്ച പൂര്‍ണ്ണവും വിശുദ്ധവും 
ഉദാത്തവുമായ കവിതയില്‍ നിന്നും ഭിന്നമാ 
ണ്‌ മനുഷ്യന്‍ നിര്‍മ്മിച്ച കവിത. അതു ഭാ 
ഷയിലും, വാക്കുകളിലും കല്പനകളിലും 
ജീവിക്കുന്നു. ഒരിക്കലും പ്രാപിക്കുവാന്‍ 
കഴിയാത്ത പൂര്‍ണ്ണതയുടെയും ഉദാത്തതയു 
ടെയും ലോകത്തേക്ക്‌ നീങ്ങുകയും ചെയ്യു 
ന്നു. മനുഷ്യന്‍ നിര്‍മ്മിച്ച കവിതയ്ക്ക്‌ 
അതിന്റേതായ പരിമിതികളുണ്ടെങ്കിലും അതു 
മനുഷ്യന്റെ ബോധമണ്ഡലത്തെ ആഴത്തില്‍ 
സ്പര്‍ശിക്കുന്നുണ്ട്‌. 

കവിത എന്ത്‌ എന്ന ചോദ്യം ലളിതമായ 
ഒന്നല്ല. മനുഷ്യചിന്ത ആരംഭിച്ചകാലം മുതല്‍ 
ഈ ചോദ്യമുയരുന്നുണ്ട്‌. കവിത വായന 
ക്കാരന്റെ ബുദ്ധിയെയും ഹൃദയത്തെയും 
ആഴത്തില്‍ സ്പര്‍ശിക്കുന്നു 
വെന്നും, കാലത്തിന്റെ ക്രൂര 
മായ കടന്നാക്രമണത്തെ 
അത്ഭുതകരമായ കരുത്തോ 
ടെ അതിജീിവിക്കുന്നുവെന്നും 
ഇന്ന്‌ നമുക്കറിയാം. എത്ര 
ആസദിച്ചാലും തീരാത്ത 
അപൂര്‍വ്വമായ ഒരു രൂചി 
കവിതയിലുറിക്കിടപ്പുണ്ട്‌. ഒരി 
ക്കലും നിലയ്ക്കാത്ത അര്‍ 
ത്ഥത്തിന്റെയും ഭാവത്തിന്റെ 
യും തരംഗങ്ങള്‍ കവിതയി 
ലെവിടെയോ മറഞ്ഞു കിട 
പ്പുണ്ട്‌. ഒരു കാലത്തും പൂര്‍ 
ണ്ണമായി വെളിപ്പെട്ടു കിട്ടാത്ത 
വിസ്മയം കലര്‍ന്ന AWN, 
ഡത കവിതയുടെ ഘടനയി 
ലുണ്ട്‌. നല്ല വായനക്കാരില്‍ 
എപ്പോഴും ആകാംക്ഷ ജനി 
പ്പിക്കുന്ന ഒരു' തരം മാന്ത്രി 
കക്കൂത്തിന്റെ സ്വഭാവം കവിത പ്രകടിപ്പി 
ക്കുകയും ചെയ്യുന്നു. ഈ മാന്ത്രികക്കുത്തി 
നെ ലളിതമായ നിര്‍വ്വചനത്തിന്റെ പരിധി 
യില്‍ ഒതുക്കി നീര്‍ത്തുവാനാകില്ല. 

കവിതയ്ക്ക്‌ വന്യവും മനോഹരവുമായ 
ഒരു തരം അയുക്തികതയുണ്ട്‌. മാത്രമല്ല 
വായനക്കാരെ മാന്ത്രികവലയില്‍ വീഴ്ത്തുന്ന 
അസംബന്ധങ്ങളും അ 
വാസ്തവങ്ങളും നല്ല കവി 
തയില്‍ കടന്നുകുടുന്നു. 
പ്രത്യക്ഷ യാഥാര്‍ത്ഥ്യ 
വുമായി കവിതയ്ക്ക്‌ നേ | 
രിട്ടു ബന്ധവുമില്ല. കവി 
ഭാവവ സൃഷ്ടിച്ച കല്പ 
നകളും ചിത്രങ്ങളും 
യഥാര്‍ത്ഥമല്ലെന്ന്‌ ഏവര്‍ | 
ക്കുമറിയാം. സാധാരണ 
ജീവിതത്തിലെ യുക്തി 
കളെ അതു നിരാകരി 
ക്കുകയും ചെയ്യുന്നു. 
ഇതൊക്കെ ശരിയാണ്‌. 
പക്ഷെ കവിതയിലെ വ 
Mane സുന്ദരവുമായ 


അയുക്തികത വായനക്കാരെ രസിപ്പിക്കു 
ന്നു. കൂടുതല്‍ അഗാധമായ യാഥാര്‍ത്ഥ്യ 
ങ്ങളിലേക്ക്‌ അവരെ നയിക്കുകയും ചെയ്യു 
ന്നു. ബാഹ്യയാഥാര്‍ത്ഥ്യവുമായി പൊരു 
ത്തപ്പെടാത്ത വാങ്മയശില്പത്തിലൂടെ കട 
ന്നുപോകുമ്പോള്‍ വായനക്കാര്‍ക്ക്‌ ഈ 
ലോകത്തെ കാണുവാന്‍ പുതിയൊരു ക 
ണ്ണിന്റെ വരം ലഭിക്കുന്നു. വായനക്കാരന്റെ 
ധാരണകളെ തിരുത്തുകയും ബോധത്തെ 
വികസിപ്പിക്കുകയും ചെയ്യുന്ന കവിത ബാ 
ഹൃയാഥാര്‍ത്ഥൃത്തെ സൂക്ഷ്മമായി ദര്‍ശി 
ക്കുവാന്‍ കരുത്തു നല്‍കുകയും ചെയ്യുന്നു. 
അതുകൊണ്ട്‌ അടിസ്ഥാനപരമായി കവിത 
അറിവാണ്‌. 

വാക്കുകള്‍ താളാത്മകമായി കൂട്ടിമുട്ടിച്ച്‌ 
സന്ദര്യാനുഭൂതികളുടെ അഗ്നി സൃഷ്ടി 
ക്കുന്ന കലയാണ്‌ കവിത. കവിയുടെ മാ 
ദ്ധ്യമം വാക്കുകളാണ്‌. കാവൃശരീരം ഭാഷ 
യാണ്‌. വാക്കുകള്‍ പ്രത്യേകതരത്തിലുപ 
യോഗിച്ചാണ്‌ വികാരങ്ങളെ സന്ദര്യാനുഭ 
വമായി കവികള്‍ മാറ്റുന്നത്‌. വാക്കുകള്‍ കൂ 
ടിച്ചേര്‍ന്ന സവിശേഷമായ ഭാഷയിലൂടെ 
യാണ്‌ കവികള്‍ സംവേദനം നടത്തുന്നത്‌. 
ഈ ഭാഷ സാമാന്യവ്യവഹാരഭാഷയില്‍ നി 


വമ 


ന്നും മുലികമായും ഭിന്നമാണ്‌. ഭാവനാത്മ 
കവും അയുക്തികുവുമായ ശൈലിയാണ്‌ 
കവിതയുടേത്‌. കവിതയിലെ ഭാഷാ ഘടന 
യാന്ത്രികമായല്ല പ്രവര്‍ത്തിക്കുന്നത്‌. രൂപക 
ങ്ങളും, ചിഹ്നങ്ങളും. നിഗഡ്ദാര്‍ത്ഥസൂച 
കങ്ങളായ പദങ്ങളും. ബിംബങ്ങളും, അല 
ങ്കാരങ്ങളും ചേര്‍ന്ന താളാത്മകമായ ഭാഷ 
യാണ്‌ കുവികളുപയോ 
ഗിക്കുന്നത്‌. സാധാരണ 
ഭാഷയിലെ യുക്തികളെ 
എപ്പോഴും ലംഘിക്കുന്ന 
ഭാവനാത്മകമായ ഭാഷ 
| imaginative language)- 
യാണത്‌. വിശേഷാര്‍ 
| ത്ഥങ്ങള്‍ ധ്രിപ്പിച്ചുകൊ 

|] ണ്ടും. എപ്പോഴും അനു 
വാചകനില്‍ ചലനങ്ങള്‍ 
| സൃഷ്ടിച്ചുകൊണ്ടും നീ 
ങ്ങുന്ന വിചിത്രമായ ഭാ 
ഷയാണത്‌. അതു വ്യാക 
രണത്തെ തഴുകിക്കൊ 
ണ്ടുതന്നെ അതിനെ ലം 
ഘിക്കുന്നു. ഭാഷ വ്യാക 


| 


ന്ീരവചിക്മാ൯ 
രൂഭിക്കുമ്പോള്‍ 


വ്വാക്കുകളുടെ ശബ്ദം കൊ 

ണ്ടും അര്‍ത്ഥം കൊണ്ടും കവീ 
കള്‍ നടത്തുന്ന സര്‍ഗ്ഗപരമായ 
ഒരു തരം മാജിക്‌ തന്നെയാണ്‌ 
കവിത. മനുഷ്യജീവിതത്തില്‍ നി 

ന്നുമുള്ള കരുക്കള്‍ സ്വീകരിച്ച്‌ 
കവിപ്രതിഭ നടത്തുന്നു അത്യന്തം 
സുക്ഷ്മവും വിചിത്രവുമായ ഈ 
മാജിക്‌ നമ്മെ കൂടുതല്‍ സൂക്ഷ്മ 
ബോധമുള്ളവരും, കൂടുതല്‍ യാ 
ഥാര്‍ത്ഥ്യബോധമുള്ളവരുമാക്കി മാ 

ന്നു എന്നു കാണാം. 


രണത്തെ പൂജിച്ച്‌ മറികടക്കുമ്പോള്‍ നാം 
എത്തിച്ചേരുന്നത്‌ ഇരുട്ടിലല്ല ഭാഷയ്ക്കു 
ള്ളില്‍ത്തന്നെയാണ്‌, ഭാഷയിലാണ്‌ എന്ന്‌ 
ഭാഷയുടെ അക്രമസ്വഭാവത്തെക്കുറിച്ചു പ 
റിച്ച ഒരു നിരൂപകന്‍ ചൂ 
ണ്ടിക്കാട്ടുന്നുണ്ട്‌. 

ഭാഷയില്‍ ലംഘനമുണ്ടാ 
കുമ്പോള്‍ നാം രസിക്കു 
ന്നു. ഭാഷയുടെ ഘടനയി 
ലുണ്ടാകുന്ന അത്തരമ്ര്ര 
മങ്ങളാണ്‌ ഭാഷയെ ജീവി 
പ്പിക്കുന്നതെന്നും ആ നി 


രൂപകന്‍ പറയുന്നുണ്ട്‌. 
ഇങ്ങനെയുള്ള അക്ര 


മങ്ങള്‍ നിറഞ്ഞതാണ്‌ ക 
വികളുടെ ഭാഷ. അതു ഭാ 
ഷയുടെ മറുവശമാണ്‌. ക 
വിതയിലെ വാക്കുകള്‍ 
ഒരൊറ്റ ദിശയിലേക്കു മാ 
ത്രം നീങ്ങുന്നവയല്ല. നിര 
വധി അര്‍ത്ഥവിവ 
ക്ഷകള്‍ ലീനമായി കിട 
ക്കുന്ന മാന്ത്രികവൃത്തമാ 
ണ്‌ സാഹിത്യരചന. കവി 
കള്‍ വാക്കുകളുടെ അര്‍ത്ഥത്തെയും ശബ്ദ 
ത്തെയും സമര്‍ത്ഥമായി പരിണാമത്തിന്‌ 
വിധേയമാക്കുന്നു. പലപ്പോഴും സാഹസിക 
മായ പരിക്ഷണത്തിന്‌ വിധേയമാക്കുന്നു 
വെന്നു തന്നെ പറയാം. യാഥാസ്ഥിതിക 
മായ ഭാഷാ സങ്കല്പങ്ങളെയും, നീയമവ്യ 
വസ്ഥയെയും കവികളുടെ സർഗ്ഗഭാവന 
എപ്പോഴും ചോദ്യം ചെയ്യുകയും ജഡത 
യില്‍ നിന്നും ഭാഷയെ മോചിപ്പിക്കുകയും 
ചെയ്യുന്നു. കവികള്‍ വാക്കുകളെ അവയു 
ടെ സാമ്പ്രദായികമായ സൂചിതാര്‍ത്ഥ 
ത്തില്‍ നിന്നും മോചിപ്പിക്കുകയും നിരവധി 
അര്‍ത്ഥങ്ങളുമായി കൂടിച്ചേരാന്‍ അവ 
യ്ക്ക്‌ സ്വാതന്ത്യം നല്‍കുകയും ചെയ്യുന്നു. 
നാനാര്‍ത്ഥ നിര്‍മ്മാണത്തിനുള്ള സാദ്ധ്യത 
ഇതു വര്‍ദ്ധിപ്പിക്കുന്നു. i 
കവിതയിലെ വിചിത്രമായ ഭാഷയും ബിം 
ബകല്പനകളും, ചിഹ്നങ്ങളുമെല്ലാം കവി 
യുടെ ഭാവനയുടെ സൃഷ്ടിയാണ്‌. ഭാവന 


പിന്നത്തെ ee oa 
Jean Jacques Lecercle: ‘The violence of 
Language.” 


കലാകമുദി 1994 ഒക്ടോബര്‍ 160 25 


പുതിയതു സൃഷ്ടിക്കുന്നു. കവിയെ കവി 
യാക്കുന്ന ദിവൃദര്‍ശനമാണ്‌ ഭാവനയെന്ന്‌ 
ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്‌. ജീവിത യാ 
ഥാര്‍ത്ഥ്യത്തെക്കുറിച്ചുള്ള സൂക്ഷ്മവും 

അഗാധവുമായ അവബോധം കവിമനസ്സിനു 
നല്‍കുന്നതു ഭാവനയാണ്‌. എല്ലാ മനുഷ്യ 
രിലും ഭാവനയുടെ അംശമുണ്ട്‌. കലാകാര 
ന്മാരില്‍ അതു സര്‍ഗ്ഗാത്മകഭാവനയാ 
യി പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ പ്രവര്‍ 
ത്തനം സങ്കീര്‍ണ്ണമാണ്‌. സംവേദനക്ഷമ 
മായ കവി മനസ്സില്‍ പതിയുന്ന ബാഹ്യയാ 
ഥാര്‍ത്ഥ്യത്തെ കലയുടെ രൂപഭാവത്തില്‍ 

പരിണമിപ്പിക്കുന്നതു കാവൃഭാവനയാണ്‌. യാ 
ഥാര്‍ത്ഥ്ൃത്തെ സ്വപ്നമാക്കുവാനും സ്വ 
പ്നത്തെ പരുഷമായ യാഥാര്‍ത്ഥ്ൃമാക്കു 
വാനും അതിനു കഴിയും. 
കേവലമായ അറിവിനെ 


മല്‍ക്കാരമുള്ള വാക്യത്തെ കാവ്യമായി ഭാര 
തീയ ചിന്ത കാണുന്നു. ചമല്‍ക്കാരമെ 
ന്നാല്‍ ഇന്ദ്രജാലം (Magic), അത്ഭുതം എ 
ന്നൊക്കെ അര്‍ത്ഥം പറയാം. 
വാക്കുകളുടെ ശബ്ദം കൊണ്ടും അര്‍ 
ത്ഥം കൊണ്ടും കവികള്‍ നടത്തുന്ന സര്‍ 
ഗ്ഗപരമായ ഒരു തരം മാജിക്‌ തന്നെയാണ്‌ 
കവിത. മനുഷ്യജീവിതത്തില്‍ നിന്നുമുള്ള 
കരുക്കള്‍ സ്വീകരിച്ച്‌ കവിപ്രതിഭ നടത്തു 
ന്നു അത്യന്തം സൂക്ഷ്മവും വിചിത്രവുമായ 
ഈ മാജിക്‌ നമ്മെ കൂടുതല്‍ സുക്ഷ്മ 
ബോധമുള്ളവരും, കൂടുതല്‍ യാഥാര്‍ത്ഥ്യ 
ബോധമുള്ളവരുമാക്കി മാറ്റുന്നു എന്നു കാ 
ണാം. ശബ്ദാര്‍ത്ഥങ്ങളുടെ വിചിത്രമായ 
പ്രയോഗമാണ്‌ കവിതയെന്നു പറഞ്ഞ ഭാര 


വൈകാരികാനുഭൂതിയാ 
ക്കുന്നതും, നിഘണ്ടുവി 
ലെ നിശ്ചിതാര്‍ത്ഥം സൂ 
ചിപ്പിക്കുന്ന വാക്കുകളെ 
നിരവധി അര്‍ത്ഥസൂച 
നകള്‍ നിറഞ്ഞ ചിഹ്ന 
ങ്ങളാക്കി മാറ്റുന്നതും, താ 
ത്തിന്റെ ചലനങ്ങള്‍ 
സൃഷ്ടിക്കുന്നതും ഭാവ 
നയാണ്‌. അതുകവികളു 
ടെ മൂന്നാമത്തെ കണ്ണാ 
ണെന്നു പറയാം.മറ്റാരും 
കാണാത്തത്‌ അത്‌ കാ 
ണുന്നു. വാസ്തവലോക 
ത്തിന്റെ പിന്നിലെ വലിയ 
യാഥാര്‍ത്ഥ്യങ്ങള്‍ അത 
റിയുന്നു. വിഷത്തെ അമൃ 
താക്കുവാനും പാഴാകാ 
ശങ്ങളില്‍ മലര്‍വാടികള്‍ 
സൃഷ്ടിക്കുവാനും അതി 
നു കഴിവുണ്ട്‌. ഒരു കാല 
ത്തിന്റെ ആന്തരികചല 
നങ്ങളിലേക്കും, മനുഷ്യ 
മനസ്സിന്റെ ഇരുള്‍ക്കയ 
ങ്ങളിലെ സ്വകാര്യവ്യസനങ്ങളിലേക്കും, മനു 
ഷ്യനെ പിടികൂടുന്ന നിത്യമായ ആത്മീയ 
വൈഷമ്യങ്ങളിലേക്കും കവി മനസ്സിനെ ന 
യിക്കുന്നത്‌ ഭാവനയുടെ പ്രവര്‍ത്തനങ്ങളാ 
ണ്‌. സര്‍ഗ്ഗാത്മകമായ കാവ്യഭാവനയെ 
നിയന്ത്രിക്കുവാന്‍ കര്‍ക്കശനിയമങ്ങളില്ല. 
അതു സ്വതന്ത്രമാണ്‌. കിരാതമായ ഈ 
സ്വാതന്ത്യം ഭാവനയെ ചിലപ്പോള്‍ നിയന്ത്ര 
ണമില്ലായ്മയുടെയും, ഉന്മാദത്തിന്റെയും 
തലങ്ങളിലെത്തിക്കാറുണ്ട്‌. ആ ഉന്മാദത്തി 
നിടയിലും സത്യത്തെ സംബന്ധിക്കുന്ന 
സ്വകാര്യവെളിപാടുകള്‍ അതു നല്‍കിക്കൊ 
ണ്ടിരിക്കും. 

അര്‍ത്ഥത്തിന്റെയും ഭാവത്തിന്റെയും പല 
തലങ്ങളെ സ്പര്‍ശിക്കുന്ന ഭാഷാഘടന 
യാണ്‌ കവിതയിലുള്ളതെന്നു പറഞ്ഞു കഴി 
ഞ്ഞു. ആ ഭാഷാഘടനയില്‍ വാക്കുകളുടെ 
അര്‍ത്ഥവും ശബ്ദവും വിചിത്രമായ വിധ 
ത്തില്‍ സമ്മേളിച്ചിരിക്കുകയാണ്‌. ശബ്ദ 
വും അര്‍ത്ഥവും തമ്മിലുള്ള ഹൃദയംഗമ 
മായ സമ്മേളനമാണ്‌ കവിതയെന്ന്‌ ഭാര 
തീയ സനന്ദര്യശാസ്ത്രം വൃക്തമാക്കുന്നു. 
പാര്‍വ്വതിയുടെയും പരമേശ്വരന്റെയും ചേര്‍ 
ച്ചപോലെ ഹൃദ്യവും നിത്യവുമായ ചേര്‍ച്ച 
യാണ്‌ അതെന്ന്‌ കാളിദാസന്‍ പറഞ്ഞു. ച 


ണ്ണീവിതത്തിലെ അപരിചിതഭാവങ്ങളും, വിഷമസമസ്യകളും, 
രഹസ്യയാഥാര്‍ത്ഥ്യങ്ങളും അനുഭവങ്ങള്‍ നല്‍കുന്ന ജ്ഞാനം 
കൊണ്ടറിയുന്ന കവി മനുഷ്യജീവിതത്തെക്കുറിച്ച്‌ സവിശേഷ 
മായ ഒരു കാഴ്ചപ്പാട്‌ അവതരിപ്പിക്കുന്നുണ്ട്‌. കവി ബോധ 
പൂര്‍വ്വം ചെയ്യുന്ന ഒന്നല്ല അത്‌. ഈ കാഴ്ചപ്പാട്‌ പ്രത്യക്ഷ 
ത്തില്‍ പ്രകടമാകുന്ന ഒന്നുമല്ല. കവി ജീവിതത്തെക്കുറിച്ചുള്ള 
ദര്‍ശനം നേരിട്ട്‌ അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്‌. മനുഷ്യജീ 
വിതത്തെ സംബന്ധിക്കുന്ന കവിയുടെ കാഴ്ചപ്പാട്‌ അത്യന്തം 
സൂക്ഷ്മമാണ്‌. ആഴമുള്ളതാണ്‌. കവിയുപയോഗിക്കുന്ന വാക്കു 
കളുടെയും ബിംബങ്ങളുടെയും താളത്തിന്റെയും സര്‍ഗ്ഗപര 
മായ ഉരസലില്‍ തെളിയുന്ന മിന്നല്‍പ്പിണറിലാണ്‌ കവിയുടെ 
കാഴ്ചപ്പാട്‌ വായനക്കാരനു തെളിഞ്ഞു കിട്ടുന്നത്‌. ആശയപര 
മായ അറിവല്ലത്‌. ദാര്‍ശനികമായ അവബോധമാണ്‌. 


തീയ സനാന്ദര്യശാസ്ത്ര ചിന്തകര്‍ കവിതയി 
ലെ ഭാഷാഘടനയെക്കുറിച്ച്‌ ഭംഗിയായി 
മനസ്സിലാക്കിയിരുന്നു. “വിശിഷ്ടമായ പദ 
രചന” *“വൈചിത്യഭംഗീഭണിതി' എന്നൊ 
ക്കെയുള്ള സുക്ഷ്മ നിരീക്ഷണങ്ങള്‍ ശ്ര 
ദ്ധിച്ചാല്‍ കാവ്യഭാഷയുടെ സവിശേഷത 
അവരറിഞ്ഞിരുന്നു എന്നു വ്യക്തമാകും. 
വിചിത്രമായ രീതിയില്‍ ആവിഷ്കരിക്കഒ 
ടുന്ന ശബ്ദ പ്രപഞ്ചമാണ്‌ സാഹിത്യമെന്ന 
കാര്യത്തില്‍ ഭാരതീയ ചിന്തയ്ക്ക്‌ സംശയ 
മില്ല 

കവിതയിലെ ഭാഷാഘടന യാന്ത്രികമാ 
യല്ല പ്രവര്‍ത്തിക്കുന്നതെന്ന്‌ മുമ്പു പറ 
ഞ്ഞു. മുന്‍വിധികളെ നിരാകരിക്കുകയും 
വിസ്മയം ജനിപ്പിക്കുകയും ചെയ്യുന്ന മാ 
ന്രികത അതിനുണ്ട്‌. കവിതയിലെ ശബ്ദ 
ത്തിന്‌ വലിയ പ്രാധാന്യമുണ്ട്‌. വാക്കുകളു 
ടെ അര്‍ത്ഥത്തിന്‌ ധ്വനിപ്പിക്കുവാന്‍ കഴി 
യാത്ത സുക്ഷ്മായ ഭാവങ്ങള്‍ ശബ്ദം ചി 
ലപ്പോള്‍ ധ്രിപ്പിച്ചുകേള്‍പ്പിക്കും. കവിയു 
ടെ സര്‍ഗ്ഗശക്തിയുടെ സ്പര്‍ശമേറ്റ 
പദങ്ങള്‍ നിരവധി അര്‍ത്ഥധ്വനികളിലേക്ക്‌ 
അനുവാചകനെ നയിക്കുകയും ചെയ്യും. 
പൊതുവേ പറഞ്ഞാല്‍ കവിതയിലെ ആവി 
ഷ്കരണ സ്മ്്രദായം നേരിട്ടല്ല, പരോക്ഷ 


26 ല കലാകമുദി 1994 ഒക്ടോബര്‍ 16 


മായ മാര്‍ഗ്ഗമാണ്‌ കവികള്‍ സ്വീകരിക്കു 
ന്നത്‌. കവി നേരിട്ട്‌ പറയുന്ന കാര്യത്തെ 
ക്കാള്‍ നേരിട്ട്‌ “പറയാത്ത” കാര്യങ്ങളാണ്‌ 
ശബ്ദാര്‍ത്ഥങ്ങള്‍ സമര്‍ത്ഥമായി സൂചി 
പ്പിക്കുന്നത്‌. ചിലപ്പോള്‍ കവീ ഒരു കാര്യം 
പറയുകയും നേര്‍വിപരിതമായ അര്‍ത്ഥം . 
വായനക്കാര്‍ വായിച്ചു പോകുകയും ചെ 
യ്യും. അര്‍ത്ഥത്തെ സംബന്ധിക്കുന്ന സംശ 
യങ്ങള്‍ ഉണര്‍ത്തുന്ന കവിതകള്‍ നമ്മെ 
സനന്ദര്യപരമായി കുഴക്കുകയും സൌന്ദര്യാ 
നുഭൂതിയുടെ പുതിയ തലങ്ങള്‍ നമുക്കു 
സമ്മാനിക്കുകയും ചെയ്യുന്നു. കവികളുടെ 
വിശിഷ്ടമായ പദരചനയാണ്‌ ആസ്വാദകര്‍ 
ക്ക്‌ ഇത്തരം കാവ്യാനുഭവങ്ങള്‍ നല്‍കുന്ന 
ത്‌. ശബ്ദാര്‍ത്ഥങ്ങള്‍ പ്രത്യക്ഷമായി സൂ 
ചിപ്പിക്കുന്ന അര്‍ത്ഥം 
നിലനില്ക്കവേ തന്നെ, 
അതിനെ പ്രതിരോധിച്ചു 
കൊണ്ട്‌, ഒരു പരിധി 
വരെ നിരാകരിച്ചുകൊ 
ണ്ട്‌ പരോക്ഷമായ അര്‍ 
ത്ഥങ്ങള്‍ വായനക്കാ 
രന്റെ മനസ്സില്‍ വന്നു. 
നിറയുന്നു. നല്ല കവിത 
കളാസ്വദിക്കുമ്പോള്‍ ഈ 
വൈരുദ്ധ്യം വായനക്കാര്‍ 
ക്ക്‌ ബോധ്യപ്പെടും. 
ആസ്വാദനത്തിലുള്ള ഈ 
വൈരുദ്ധ്യത്തെക്കുറിച്ച്‌ 
ഭാരതീയ സനന്ദര്യചിന്ത 
വൃക്തമായറിഞ്ഞിരുന്നു. 
ശബ്ദശക്തിയെക്കുറിച്ച്‌ 
വിശദീകരിച്ചപ്പോള്‍ അഭി 
ധ, ലക്ഷ്ണ, വ്യഞ്ജന 
എന്നിങ്ങനെ മൂന്നു 
ശബ്ദശക്തികളെക്കുറി 
ച്ച്‌ ഭാരതീയ മനസ്സ്‌ പറ 
യുന്നുണ്ട്‌. 

പല ഘടനകള്‍ നിറ 
ഞ്ഞതാണ്‌ കലാസൃഷ്ടി 
യെന്ന ആധുനികകാ 
ലത്തെ കാഴ്ചപ്പാടും ഭാരതീയ ചിന്തയുടെ 
കാഴ്ചപ്പാടും തമ്മില്‍ അടുത്ത ബന്ധമു 
ണ്ട്‌. ഭാഷയെ ചിഹ്ന (Sign) ങ്ങളുടെ ഭാ 
ഷയായി ആധുനികഭാഷാശാസ്ത്രം കാണു 
ന്നു. ഭാഷ ഘടനകളാല്‍ നിര്‍മ്മിക്കപ്പെട്ടതാ 
ണെന്ന്‌ കരുതുകയും ചെയ്യുന്നു. ഈ വഴി 
പിന്തുടര്‍ന്ന ഘടനാവാദം (Structuralism) 
കലാസൃഷ്ടിയെ സൂചകവും (Signifier) 
സൂചിതവും (Signified) ചേര്‍ന്നുള്ള ഭാഷാ 
ചിഹ്നങ്ങളുടെ വിചിത്രലോകമായി ദര്‍ശി 
ക്കുന്നു. അനേകം അടരുകളുള്ള ഘടനയാ 
ണ്‌ ഭാഷയുടേതെന്ന്‌ ബാര്‍ത്‌ (Roland 
Barthes) ചൂണ്ടിക്കാട്ടുന്നു. പല മടക്കുക 
ളുള്ള ഘടനയാണ്‌ ഭാഷയുടേതെന്ന്‌ 
ബകത്തിനും അഭിപ്രായപ്പെടുന്നുണ്ട്‌. അര്‍ 
ത്ഥവത്തായ പിഹ്നങ്ങളിലൂടെ നിരവധി 
ഭാവാര്‍ത്ഥ തലങ്ങള്‍ ധ്വനിപ്പിക്കുവാന്‍ കവി 
യ്ക്കു സാധിക്കുന്നു എന്നര്‍ത്ഥം. ALM 
സ്തങ്ങളായ അടരുകളൊന്നിച്ചു ചേര്‍ന്ന 
താണ്‌ കലാസൃഷ്ടി എന്ന കാര്യം ഘടനാ 
വാദികള്‍ എടുത്തു പറയുന്നുണ്ട്‌. കാവൃഭാ 
ഷായുടെയും ബിംബകല്പനയുടെയും താള 
ഘടനയുടെയും പിന്നിലെ മാന്രരികതയുടെ 
സ്പര്‍ശമാണ്‌ വിഭിന്നാര്‍ത്ഥങ്ങള്‍ ധ്വനിപ്പി 
ച്ചു കേള്‍പ്പിക്കുവാന്‍ കലാസൃഷ്ടിക്ക്‌ കരു 


ത്തു നല്‍കുന്നത്‌. സൂക്ഷ്മമായ വായന 
യില്‍ കവികളുപയോഗിക്കുന്ന പദങ്ങളും 
ചിഹ്നങ്ങളും വിഭിന്നങ്ങളായ അര്‍ത്ഥങ്ങ 
ളും ഭാവങ്ങളും സൂചിപ്പിക്കുന്നവയാണ്‌. 
കവികള്‍ വാക്കുകളുടെ പിന്നില്‍ മറഞ്ഞു 
കിടക്കുന്ന വംശസ്മരണകളെ ഉണര്‍ത്തി 
വിടുംവിധമാണ്‌ ഭാഷയുപയോഗിക്കുന്നത്‌. 
സമകാലികമായ വിഷയത്തെ കേന്ദ്രീകരിച്ച്‌ 
രചിക്കപ്പെട്ട, പ്രത്യക്ഷത്തില്‍ ലളിതമെന്ന 
തോന്നല്‍ ജനിപ്പിക്കുന്ന കവിതയും പ്രാചീ 
നമായ മനുഷ്യാനുഭവങ്ങളെ, ചരിത്രയാ 
ഥാര്‍ത്ഥ്യങ്ങളെ സ്പര്‍ശിക്കുന്നതായി നല്ല 
സംവേദനക്ഷമതയുള്ള വായനക്കാര്‍ക്ക്‌ 
അനുഭവപ്പെടാറുണ്ട്‌. വാക്കുകളുടെ പിന്നില്‍ 
അവശിഷ്ടരൂപത്തില്‍ മറഞ്ഞുകിടക്കുന്ന 
പ്രാചീനമായ അര്‍ത്ഥത്തെ കവിയുടെ സര്‍ 
ഗ്ഗശക്തി സ്പര്‍ശിക്കുന്നതുകൊണ്ടാണ്‌ 
അങ്ങനെ സംഭവിക്കുന്നത്‌. 

നാനാര്‍ത്ഥദ്യോതകമായ ഭാഷയുപയോ 
ഗിച്ച്‌ ജീവിതയാഥാര്‍ത്ഥ്ൃത്തെ ഭാവനയിലൂടെ 
പുനഃസൃഷ്ടിക്കുകയാണ്‌ കവികള്‍ ചെയ്യു 
ന്നത്‌. ജീവിതത്തിലെ ഏതു നിസ്സാരഭാവ 
വും കവിതയ്ക്കു വിഷയമാകാം. സാഹിത്യ 
ബാഹ്യമായി യാതൊന്നുമില്ല. എന്നാല്‍ ജീ 
വിതത്തിലെ പച്ചയായ വൈകുരികാനുഭ 
വങ്ങള്‍ ഭാവനയിലൂടെ പുതിയ രൂപം കൈ 
വരിക്കുമ്പോള്‍ വികാരങ്ങള്‍ക്ക്‌ .ഒരു തരം 
രാസപരിണാമം സംഭവിക്കുന്നതായി കാ 
ണാം. ഏതു സകങ്കീര്‍ണ്ണചിന്തയും, കവിത 
യില്‍ കടന്നുവരാം. സ്വകാര്യവ്യസനങ്ങളും 
ചരിത്രപ്രതിസന്ധികളും, രാഷ്ട്രീയ സംഭ 
വവികാസങ്ങളും, പ്രകൃതി ദുരന്തവും, പ്രേ 
മദുരന്തവും, ദാര്‍ശനികവൈഷമ്യങ്ങളുമെല്ലാം, 
കവിതയുടെ വിഷയങ്ങളായി വരാം. ഇവ 
യെല്ലാം മനുഷ്യയാഥാര്‍ത്ഥ്യമെന്താണെന്ന്‌ 
അറിയുവാനുള്ള സാഹസികമായ അന്വേ 
ഷണത്തിന്റെ ഭാഗമായി രചനയില്‍ മാറു 
ന്നുവെന്നു മാത്രം. കവിത യാഥാര്‍ത്ഥ്യ 
ത്തെക്കുറിച്ചുള്ള ധ്യാനമാണ്‌. 

ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും രഹ 
സ്യമറിയുവാന്‍ വെമ്പല്‍കൊള്ളുകയും, എല്ലാ 
റ്റിന്റെയും മുലകാരണമാരായുകയും ചെ 
യ്ത ജഗ്വേദത്തിന്റെയും ഉപനിഷത്തിന്റെ 
യും. കാലം മുതല്‍ ഈ ധ്യാനം കാണാം. 
ജീവിതത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാ 
നപരമായ യാഥാര്‍ത്ഥ്യങ്ങള്‍ അശാന്തി 
നിറഞ്ഞ മനസ്സുമായി തിരയുന്ന കവികള്‍ 
അതിന്റെ എല്ലാവശവും കാണുന്നുണ്ട്‌. മനു 
ഷ്യയാഥാര്‍ത്ഥൃത്തിന്‌ ഒറ്റമുഖം മാത്രമല്ല 
ഉള്ളത്‌. മനുഷ്യജിവിതത്തിന്റെ എല്ലാ വശ 
ങ്ങളും, കവികള്‍ കാണുന്നു. വ്യക്തിപരം, 
സാമൂഹികം എന്നിങ്ങനെയുള്ള ചില സങ്ക 
ല്പങ്ങളില്‍ യാഥാര്‍ത്ഥ്യത്തെ ഒതുക്കി നിര്‍ 
ത്തുവാനാകില്ല. 

പുരാവൃത്തസ്മൃതികളും, ചരിത്രയാഥാര്‍ 
ത്ഥ്ൃങ്ങളും, വര്‍ത്തമാനകാല രാഷ്ട്രീയസം 
ഭവങ്ങളും. വൃക്തിപരമായ വ്യസനങ്ങളും, 
ജീവിതത്തിലെ ചില അകാരണഭീതികളു 
മൊക്കെ കവിമനസ്സില്‍ അര്‍ത്ഥവത്തായ 
ചലനങ്ങളുണ്ടാക്കുന്നു. ചരിത്രയാഥാര്‍ത്ഥ്യ 
ത്തെയും രാഷ്ട്രീയ ചലനങ്ങളെയും ഒഴിവാ 
ക്കിക്കൊണ്ടുള്ള അന്വേഷണം അപൂര്‍ണ്ണമാ 
യിരിക്കും. മാത്രമല്ല സമകാലിക ജീവിതയാ 
തനകളില്‍ നിന്നും സംവേദനശക്തിയുള്ള 
കവികള്‍ക്ക്‌ ഒഴിഞ്ഞു നില്ക്കുവാനുമാകി 
ല്ല. വൃത്യസ്തങ്ങളായ ഈ അനുഭവങ്ങള്‍ 


വ്വ്പഞ്ചരഹസ്യമറിയുവാനും പ്രകൃതിയെ കീഴടക്കുവാനും മനു 
ഷ്യന്‍ നടത്തിയ ശ്രമമാണ്‌ മന്ത്രവാദത്തില്‍ കാണുന്നതെന്ന്‌ നരവംശ 
ശാസ്ത്രം വെളിപ്പെടുത്തുന്നുണ്ട്‌. കവിയും അതുതന്നെയാണ്‌ ചെയ്യു 
ന്നത്‌. ജഗ്വേദത്തില്‍ കവി ഈശ്വരന്റെ പര്യായമാണ്‌. സത്യത്തെ പ്ര 
കാശിപ്പിക്കുന്ന സവിതാവാണ്‌ കവി. ജൂങ്മുന്തത്തില്‍ കവി അഗ്നിയുടെ 
സ്രഷ്ടാവായും പ്രത്യക്ഷപ്പെടുന്നുണ്ട്‌. കവിത എപ്പോഴും മനുഷ്യന്‌ ” 
വെളിച്ചം പകര്‍ന്നു കൊടുക്കുന്നു എന്നാണ്‌ ഇതു കാണിക്കുന്നത്‌. വാ 


ക്കുകളില്‍ ചൂഴ്ന്നു കിടക്കുന്ന മാന്ത്രികശക്തിയുപയോഗിച്ച്‌ കവി 
തന്നെക്കുറിച്ചും, താനും ഈ ലോകവുമായുള്ള ബന്ധത്തെക്കുറിച്ചു 
മൊക്കെ പറയുന്നു. ശാസ്ത്രസത്യം വിശദീകരിക്കുന്നതു പോലെ നേ 
ASE] അത്‌. രൂപകങ്ങളും, ചിഹ്നങ്ങളും നിറഞ്ഞതും, താളലയം 
കലര്‍ന്നതുമായ വിചിത്രമായ ഭാഷയിലൂടെയാണ്‌ യാഥാര്‍ത്ഥ്ൃത്തി 
ന്റെ ആഴം കവികള്‍ പ്രകാശിപ്പിക്കുന്നത്‌. 


നല്‍കുന്ന അറിവാണ്‌ യാഥാര്‍ത്ഥ്ൃയത്തി 
ലേക്ക്‌ കവികളെ നയിക്കുന്നത്‌. അവ നല്‍ 
കുന്ന ഉണര്‍വ്വാണ്‌ ജീവിതരഹസ്യത്തെക്കു 
റിച്ചുള്ള അവബോധം കവി മനസ്സില്‍ സൃ 
ഷ്ടിക്കുന്നത്‌. ജീവിതത്തിലെ ഓരോ ചെ 
റിയ സംഭവവും, നിസ്സാരമെന്നു കരുതപ്പെ 
ടാറുള്ള ചെറിയ ചലനങ്ങള്‍ പോലും, 
സത്യത്തിലേക്ക്‌ ചുണ്ടുപലകകള്‍ നല്‍കു 
ന്നവയാണ്‌. ഒരു നല്ല കവിബോധപൂര്‍വ്വം 
“സാമൂഹികപ്രശ്നങ്ങള്‍” കവിതയില്‍ ചി 
ത്രീകരിക്കുന്നില്ല. അയാള്‍ തന്റെ രചനക 
ളില്‍ മനുഷ്യയാഥാര്‍ത്ഥ്യത്തെ അതിന്റെ 
സൂക്ഷ്മരൂപത്തില്‍ അറിയുവാന്‍ ശ്രമിക്കു 
കയാണ്‌ ചെയ്യുന്നത്‌. രചനകളിലൂടെ അയാള്‍ 
ഈ ജീവിതത്തിന്റെ അര്‍ത്ഥമെന്തെന്ന്‌ തി 
രയുന്നു. മനുഷ്യജീവിതത്തിന്റെ ആത്യന്തി 
കമായ സത്യമെന്തെന്ന്‌ ആരായുന്ന കുവിത 
മനുഷ്യാവസ്ഥയെ സംബന്ധിക്കുന്ന സ്വ 
കാര്യവെളിപാടുകള്‍ അവതരിപ്പിക്കുകയും 
ചെയ്യുന്നു. കവികളുടെ സ്വകാര്യവ്യക്തിത്വ 
ത്തിന്റെ വിരലടയാളം പതിഞ്ഞ ആ വെളി 
പാടുകളാണ്‌ കവിതയ്ക്ക്‌ അര്‍ത്ഥവും, കാ 
ന്തിയും, മൂല്യവും നല്‍കുന്നത്‌. അന്തിമ വി 
ശകലനത്തില്‍ കവിത മനുഷ്യാവസ്ഥയെ 
ക്കുറിച്ചുള്ള സത്യദര്‍ശനമാണ്‌. 

കവിത മാത്രമല്ല തത്ത്വചിന്തയും, രാ 
ഷ്ട്രീയ ചിന്തയും. ആധുനിക ശാസ്ത്രവും 
അവയുടേതായ വഴികളിലൂടെ. സത്യത്തി 
ലേക്ക്‌ നീങ്ങുന്നുണ്ട്‌. അവയെല്ലാം dao 
ശമായ യുക്തിയുടെയും, കാര്യകാരണബ 
ന്ധത്തിന്റെയും മര്‍ഗ്ഗങ്ങളിലൂടെ കൃത്യ 
മായ ഉത്തരങ്ങളിലും നിഗമനങ്ങളിലുമെ 
ത്തുന്നു. ജീവിതത്തെ സംബ്ധിക്കുന്ന ത 
ത്തജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും 
നിഗമനങ്ങളും, വിശദീകരണങ്ങളും ഒരിക്ക 
ലും പൂര്‍ണ്ണമല്ല, പൂര്‍ണ്ണതയിലേക്ക്‌ നീങ്ങു 
ന്നവ മാത്രമാണ്‌. സത്യം - തേടിപ്പോകുന്ന 
കവിതയാകട്ടെ യുക്തിയുടെയും -കാര്യകാ 
രണബ്ധത്തിന്റെയും ലോകത്തെ ഒഴിവാ 
ക്കി അന്തര്‍ജ്ഞാനം (Intuition) തുറന്നി 
ടുന്ന വഴികളിലൂടെ സര്‍ഗ്ഗാത്മകമായ 


സ്വാതന്ത്യത്തോടെ നീങ്ങുകയാണ്‌. വികാര 
ങ്ങളിലൂടെയും അനുഭൂതികളിലൂടെയുമാണ്‌ 
കവിത സൂക്ഷ്മമായ അറിവു പ്രകാശിപ്പി 
ക്കുന്നത്‌. അനുഭവങ്ങളുടെ തീവ്രത നല്‍ 
കുന്ന സഹജാവബോധമാണ്‌ യാഥാര്‍ 
ത്ഥൃത്തെക്കുറിച്ചും, ജീവിതത്തിലെ വൈപ 
രീത്യങ്ങളുടെ സംഘര്‍ഷത്തെക്കുറിച്ചുമുള്ള 
ബോധം കവികള്‍ക്ക്‌ പകര്‍ന്നു കൊടുക്കു 
ന്നത്‌. സഹജാവബോധം കൊണ്ട്‌ സത്യമ 
റിയുന്ന കലാകാരന്‍ തത്ത്വചിന്തയുടെയും 
ശാസ്ത്രത്തിന്റെയും അറിവുകളുടെ സീമ 
ലംഘിച്ച്‌ അതിനുമപ്പുറത്തേക്ക്‌ പോകുന്നു. 
ശാസ്ത്രസത്യത്തെ മറികടക്കുന്ന കവിത, 
പക്ഷെ, ദുര്‍ജ്ഞേയമായ ജീവിതയാഥാര്‍ 
ത്ഥ്യങ്ങളുടെ കുരുക്കുകള്‍ യുക്തി ഭ്രദമാ 
യി അഴിച്ചെടുക്കുന്നില്ല. ജീവിതമെന്ത്‌ എന്ന 
കുഴയ്ക്കുന്ന ചോദ്യത്തിന്‌ കൃത്യമായി മറു 
പടി പറയുന്നുമില്ല. കവിത മനുഷ്യസ്ഥിതി 
യെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളിലേക്ക്‌ 
വെളിച്ചം പ്രസരിപ്പിക്കുന്നു. അതു ജീവിത 
ത്തെക്കുറിച്ച്‌ സവിശേഷമായ ഉള്‍ക്കാഴ്ച 
നല്‍കുന്നു. ജീവിത യാഥാര്‍ത്ഥ്യങ്ങളിലേക്ക്‌ 
ഒരു വെളിപാടായി അതുണരുന്നു. 
കര്‍ക്കശമായ യുക്തിയുടെ ലോകത്തെ 
നിരാകരിക്കുന്ന കവിത .പണിക്കുറ തീര്‍ന്ന 
ആശയങ്ങള്‍ അവതരിപ്പിക്കുന്നുവെന്ന്‌ പറ 
യാനാവില്ല. ആശയങ്ങള്‍ കൊണ്ട്‌ ആര്‍ 
ക്കും കവിതയുണ്ടാക്കുവാന്‍ കഴിയില്ല. വാ 
ക്കുകള്‍ കൊണ്ടു മാത്രമേ കഴിയുവെന്ന്‌ 
ഫ്രഞ്ച്‌ കവിയായ  മല്ലാര്‍മേ പറ ത്തു 
വലിയ സത്യമാണ്‌. എന്നാല്‍ കവ്വായി 
അര്‍ത്ഥവും ആശയവും ഉണ്ടായി 
യും ചെയ്യും. തത്ത്വചിന്തയിലും ശാസ്ത്ര 
ത്തിലും കാണുന്ന തരത്തിലുള്ളവയല്ല അത്‌. 
കവിതയിലെ അര്‍ത്ഥം പലപ്പോഴും പ്ര 
ക്ഷത്തില്‍ സത്യമാകണമെന്നില്ല. വലിയ 
സത്യത്തെ സംബന്ധിക്കുന്ന സുചനക 
മാത്രമാണത്‌. കവിതയിലെ ആശയങ്ങള്‍ 
ക്ക്‌ “ഗഹനത” ചിലപ്പോള്‍ ലഭിച്ചുവെന്ന്‌ 
വരില്ല. സാഹിത്യകൃതികളില്‍ കൃത്യവും നി 
ശ്ചിതവുമായ അര്‍ത്ഥമില്ലെന്നും, രചന 


കലാകമുദി 1994 ഒക്ടോബര്‍ 16 0 27 


rc ree ec ve en esse pices cca 2 en se 


എഴുത്തുകാരന്റെ ബോധപൂര്‍വ്വമായ ലക്ഷ്യ 
ത്തെ മറികടന്ന്‌ അര്‍ത്ഥത്തിന്റെ പുത്തന്‍ 
തീരങ്ങളിലേക്ക്‌ പ്രയാണം. നടത്തുകയാ 
ണെന്നും ഇന്നത്തെ വായനക്കാര്‍ക്ക്‌ ബോ 
ദ്ധ്യമുണ്ട്‌. കവിതയിലെ അര്‍ത്ഥസുചനകള്‍ 
ജീവിതത്തിന്റെ പരമാര്‍ത്ഥ്രപകൃതി സു 
_ഷ്ഷ്മമായറിയുവാന്‍ നമ്മെ പ്രേരിപ്പിക്കു 
ന്നു. കലയുടെ വൈദ്യുതകാന്തിക്ക്‌ വിധേയ 
മായി വാക്കുകള്‍ നീങ്ങുമ്പോള്‍ അവയുടെ 
കൃത്യവും നിശ്ചിതവുമായ അര്‍ത്ഥം മാ 
ഞ്ഞുപോവുകയും, പുതിയതും വൃത്യസ്ത 
വുമായ അര്‍ത്ഥം അവയില്‍ ബ്വലിക്കുക 
യും ചെയ്യും. മികച്ച കവിത അര്‍ത്ഥത്തിന 


MADHAVA AYURVEDIC 
SPECIAL MEDICINES - 


പുറത്തേക്ക്‌ നീങ്ങുന്നു. 

ജീവിതത്തിലെ അപരിചിതഭാവങ്ങളും, 
വിഷ്മസമസ്യകളും, രഹസ്യയാഥാര്‍ത്ഥ്യങ്ങ 
ളും അനുഭവങ്ങള്‍ നല്‍കുന്ന ജ്ഞാനം 
കൊണ്ടറിയുന്ന കവി മനുഷ്യജീവിതത്തെ 
ക്കുറിച്ച്‌ സവിശേഷമായ ഒരു കാഴ്ചപ്പാട്‌ 
അവതരിപ്പിക്കുന്നുണ്ട്‌. കവി ബോധപൂര്‍വ്വം 
ചെയ്യുന്ന ഒന്നല്ല അത്‌. ഈ കാഴ്ചപ്പാട്‌ പ്ര 
തൃക്ഷത്തില്‍ പ്രകടമാകുന്ന ഒന്നുമല്ല. 
കവി ജീവിതത്തെക്കുറിച്ചുള്ള ദര്‍ശനം നേ 
രിട്ട അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്‌. മനു 
ഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന കവിയു 
ടെ കാഴ്ചപ്പാട്‌ അത്യന്തം സൂക്ഷ്മമാണ്‌, 


BALAPEEUSHA: A palatable general tonic for healthy growth of your babies prevent- 


ing from intestinal and liver complaints. . 


BALAJEEVANAM: A harmless Laxative for babies 


400 mi. & 200 mi. 
7൩. 


YOSHAMRITHAM: An unrivalled uterine tonic for ladies preventing from all aches and 


pains during monthly periods. 


ASTHMOIL: Prevents from Asthma, Bronchitis, Respiratory complaints etc. for external 


fe 


| വിഷ്ണുമായ Hs 


ത്തന്‌ മാഹാത്മ്യം 


ജാതിമത ഭേദമെന്യെ സര്‍വ്വര്‍ക്കും അനുഗഗഹം 


ഇ കുടിച്ചാ 


നിങ്ങളെ അലട്ടികൊണ്ടിരിക്കുന്ന 
ഏതു പ്രശ്‌നങ്ങാംക്കും, ശത്രുദോ 
ഷപരിഹാരം, വിവാഹം, വ്യവഹാരം, 
തൊഴില്‍ എന്നീ കാര്യസാദ്ധ്യ 
തകഠാക്കും വ്യവസായ ഉന്നതിക്കും 


ആഴമുള്ള താണ്‌. 


ക്കുന്ന വാക്കുക 
ളുടെയും ബിംബ 
ങ്ങളുടെയും താള 
ത്തിന്റെയും സര്‍ 
ഗ്ഗപരമായ ഉര 
സലില്‍ തെളി 
യുന്ന മിന്നല്‍പ്പി 
ണരിലാണ്‌ കവി 
യുടെ കാഴ്ചപ്പാ 
ട്‌.വായനക്കാരനു 
തെളിഞ്ഞു കിട്ടു 
ന്നത്‌. ആശയപ 


കവിയുപയോഗി ' 


ശ്രീ ചാത്തന്‍ സ്വാമി കരുശക്തി രമായ അറി; 
ആവശ്യമുള്ളവരും, കൂടാതെ ത്‌. ദാര്‍ശനിക 
ചാത്തന്‍ സേവയ്ക്കും, ഭഗവാന്‍െറ മായ അവബോധ 
] സന്നിധാനമായ കാനാടി ദേവസ്ഥാ മാണ്‌. ദാര്‍ശനി 
നത്തേയ്ക്ക്‌ താഴെ കാണുന്ന വിലാ കമായ അറിവിന്റെ 
സത്തില്‍ എഴുതുക. ഈ മിന്നല്‍പ്പിണ 


നേരില്‍ വരുന്നവര്‍ തൃശൂര്‍ ശക്തന്‍ തമ്പുരാന്‍ ബസ്സ്റ്റാന്‍ഡില്‍ വന്ന്‌ കാഞ്ഞാ 
ണി, അന്തിക്കാട്‌, പുത്തന്‍പീടിക വഴി പോകുന്ന ബസ്സില്‍ മാത്രം കയറി 3 രൂ 60 പ. 
ടിക്കറ്റ്‌ എടുത്ത്‌ പെരിങ്ങോട്ടുകര നാലും കൂടിയ സെന്‍ററില്‍ ഉറങ്ങിയാല്‍ കാനാടി 
ദേവസ്ഥാനം കെ. വി. ദാമോദരന്‍ എന്ന പേരെഴുതിയ ബോര്‍ഡ്‌ കാണാം. ഇവി 
ടെനിന്ന്‌ ഒരു ഫര്‍ളോങ്ങ്‌ നടന്നാല്‍ റോഡിനരികില്‍ ദേവസ്ഥാനം കാണാം 


കെ. വി. ദാമോദരന്‍. കാനാടി ദേവസ്ഥാനം 


കിഴക്കുംമുറി, പെരിങ്ങോട്ടുകര; തൃശൂര്‍, കേരള 
. 680 571 “ഫോണ്‍ 672240. (STD CODE . 0487) 


അതു 


| രാണ്‌ കവിയുടെ 


ജീവിതദര്‍ശനമാ 
യി അംഗീകരിക്ക 
പ്പെടാറുള്ളത്‌. ഈ 
ജീവിതദര്‍ശനത്തി 
ന്‌ തത്ത്വചിന്ത 
കന്റെ തത്ത്വ 
ജ്ഞാനവുമായി 
വലിയ ബന്ധമി 
ലല. ശാസ്ത്ര 
ജ്ഞന്റെ mint 
സ്താവനയുമാ 
യും ബന്ധമില്ല. 
തത്ത്വചി ' 
ന്താപരമായ അറി 


വീന്റെ മിന്നല്‍ പ്രകാശമാണ്‌. വായനയുടെ 
വേളയില്‍ ആസ്വാദകന്റെ ഉള്ളിലേക്ക്‌ കട 
ക്കുന്ന്‌ സൂക്ഷ്മജ്ഞാനത്തിന്റെ പ്രകാശ 
മാണ്‌, ലോകജീവിതത്െക്കുറിച്ച്‌ സവിശേ 
ഷമായ അവബോധം അയാളില്‍ സൃഷ്ടി 
ക്കുന്നത്‌. “കവിതയ്ക്ക്‌ ജീവിതത്തിലെ പ്ര 
ശ്നങ്ങള്‍ക്ക്‌ പരിഹാരം കണ്ടെത്തുവാന്‍ 
കഴിയില്ല. പക്ഷെ വായനക്കാരന്റെ ബോ 
ധത്തിലേക്ക്‌ വിശുദ്ധമായ അറിവിന്റെ മിന്നല്‍ 
പ്രസരിപ്പിക്കുവാന്‍ കവിതയ്ക്കു കഴിയും. 
ഏതു പ്രമേയം കൈകാര്യം ചെയ്യുമ്പോഴും 
ഇത്തരത്തിലുള്ള പ്രകാശം കവിത ചൊരി 
യുന്നുണ്ട്‌. ആദിമകാലത്തെ പുരാവൃത്തങ്ങള്‍ 
പുനരാവിഷ്കരിക്കുമ്പോഴും. വര്‍ത്തമാനകു 
ലത്തെ തീക്ഷണയാഥാര്‍ത്ഥ്യങ്ങള്‍ ചിത്രീ 
കരിക്കുമ്പോഴുമെല്ലാം കവികള്‍ മനുഷ്യ 
ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാ 
വത്തെക്കുറിച്ച്‌ ഉള്‍ക്കാഴ്ചയോടെ പ്രതിപാ 
ദിക്കുന്നു. 

ജീവിതത്തെ സംബന്ധിക്കുന്ന സത്യമറി 
യുന്ന കവി അറിവിന്റെ ജഷിയാകണമെന്നി 
ല്ല. തത്ത്വചിന്തയിലെ ഗഹനരഹസ്യങ്ങളും, 
ശാസ്ത്രം കണ്ടെത്തുന്ന വലിയ പരമാർ 
ത്ഥങ്ങളും, പ്രത്യയശാസ്ത്രസംബന്ധിയായ 
യാഥാര്‍ത്ഥ്യങ്ങളും ഒരു കവി മനസ്സിന്‌ ചി 
ലപ്പോള്‍ താങ്ങാനാവില്ല. തത്ത്വശാസ്ത്ര 
ത്തെയും ശാസ്ത്രജ്ഞാനത്തെയും പ്രത്യ 
യശാസ്ത്രത്തെയും തികഞ്ഞ പരിഹാസ 
ത്തോടെ കവി വീക്ഷിച്ചുവെന്നും വരാം. 
പക്ഷെ കവികള്‍ എപ്പോഴും പ്രപഞ്ചത്തെ 
യും ജീവിതത്തെയും സംബന്ധിക്കുന്ന മ 
ഹാരഹസ്യങ്ങള്‍ ഭാവനയിലൂടെ അറിയു 
വാന്‍ ശ്രമിക്കുന്നു. ഈ പ്രപഞ്ചവും താനു 
മായുള്ള ബന്ധത്തിന്റെ സങ്കീര്‍ണ്ണത രചന 
കളിലൂടെ വിശദീകരിക്കുവാന്‍ ശ്രമിക്കുന്നു. 
കേവലയുക്തികൊണ്ട്‌ വിശദീകരിക്കുവാ 
നാകാത്ത രഹസ്യങ്ങള്‍ ഭാവന എന്ന ഉന്ന 
തമായ യുക്തിവിചാരം കൊണ്ട്‌ അപഗ്രഥി 
ക്കുവാന്‍ ശ്രമിക്കുന്നു. പ്രപഞ്ചരഹസ്യമറി 
യുവാനും പ്രകൃതിയെ കീഴടക്കുവാനും മനു 
ഷ്യന്‍ നടത്തിയ ശ്രമമാണ്‌ മന്ത്രവാദത്തില്‍ 
കാണുന്നതെന്ന്‌ നരവംശശാസ്ത്രം വെളി 
പ്പെടുത്തുന്നുണ്ട്‌. കവിയും അതുതന്നെയാ- 
ണ്‌ ചെയ്യുന്നത്‌. ജഗ്വേദത്തില്‍ കവി ഈശ്വ 
രന്റെ പര്യായമാണ്‌. സത്യത്തെ പ്രകാശിപ്പി 
ക്കുന്ന സവിതാവാണ്‌ കവി. ഭൃങ്മന്ത്ര 
ത്തില്‍ കവി അഗ്നിയുടെ സ്രഷ്ടാവായും 
പ്രതൃക്ഷപ്പെടുന്നുണ്ട്‌. കവിത എപ്പോഴും 
മനുഷ്യന്‌ വെളിച്ചം പകര്‍ന്നു കൊടുക്കുന്നു 
എന്നാണ്‌ ഇതു കാണിക്കുന്നത്‌. വാക്കുക 
ളില്‍ ചൂഴ്ന്നു കിടക്കുന്ന മാന്ത്രികശക്തിയു 
പയോഗിച്ച്‌ കവി തന്നെക്കുറിച്ചും, താനും 
ഈ ലോകവുമായുള്ള ബന്ധത്തെക്കുറിച്ചു 
മൊക്കെ പറയുന്നു. ശാസ്ത്രസത്യം വിശദീ 
രിക്കുന്നതു പോലെ നേരിട്ടല്ല “അത്‌. രൂപ 
കങ്ങളും. ചിഹ്നങ്ങളും നിറഞ്ഞതും, താള 
ലയം കലര്‍ന്നതുമായ വിചിത്രമായ ഭാഷയി 
ലൂടെയാണ്‌ യാഥാര്‍ത്ഥൃത്തിന്റെ ആഴം 
കവികള്‍ പ്രകാശിപ്പിക്കുന്നത്‌. സംവേദനശ 
ക്തിയുള്ളവര്‍ക്കു മാത്രം ഉള്‍ക്കൊള്ളുവാന്‍ 
പാകത്തിലാണ്‌ ആവിഷ്‌കരിക്കപ്പെടുന്നത്‌. 
കവിതയിലൂടെ പുറത്തുവരുന്ന സത്യത്തിന്‌ 
തത്ത്വചിന്തയുടെ സുക്ഷ്മമായ അറിവി 


നും. പ്രത്യയശാസ്ത്രത്തിന്റെ വിശകലന 
ത്തിനും, ശാസ്ത്രസത്യത്തിനും അപ്പുറ 
ത്തേക്ക്‌ പോകുവാന്‍ കഴിയുന്നു. 

: © ; 


ഇദുപത്ഞ്ചു (CVO wetaarw സാത്y 

ലക്ഷം പേര്‍ ത്തിക ബ്വാഗ്യതയുണ്ടാക്കുന്ന രോ 

TT എയ്ഡ്സ്‌. ചികിത്സാ. 

എയ്ഡ്‌സ്‌ ബാധിച്ച്‌ ച്ചലവ്‌, രോഗബ്വാധമുലം ഉല്‍ 

മരിക്കുകയോ APBD ക്ഷമതയിലുണ്ടാകുന്ന കു 

oak ദവ്ൃവന്ധായ തംഗത്തുക്കാ 

മരിച്ചുകൊണ്ടിരിക്കുകയോ | കുന്ന മദ്യം, രോഗത്തിനെതിരെ 

ആണ്‌. പത്തുലക്ഷം യുള്ള .പചരണച്ചലവ്‌ തുടങ്ങി 

DOS എല്ലാ താജ്യങ്ങളുടെയും & 

കുഞ്ഞുങ്ങളുള്‍പ്പെടെ ശരമല്ലാത്ത സാന്ത്തിക നിലയെ 

തടുക്കാനാവാത്ത വണ്ണം ബാഗി 

ഒന്നരക്കോടിയോളം ക്കും ഹാര്‍വാര്‍ഡ്‌ എയ്ഡ്സ്‌ 

' പേര്‍ ഉതിനുകം ഇനിസ്്റിമ്ലുടിത്്‌ കണക്കുകൂട്ടി 

(ado 2000 മാഥഷുമ്ലോശ്‌ 23, 

രോഗബാധിതരാ 500 G08) Qas വര്‍ഷം ത്തോറും 

യിക്കഴിഞ്ഞു. ഈ രോഗം തിന്നു തിരിക്കുമെ 

ത്നാണ്്‌ ഈ കണക്ക്‌ തയ്യാറാ 

ഇനിയും മുന്നു ക്കിയിരിക്കുന്നത്‌ തൃപകാരമാണ്്‌. 

സാധാര DDT അഗികം 

ജോയ്‌ ചികിത്സച്ചിലവ്യണ്ടാക്കാത്ത 25 

. രണ്ടായിരമാണ്ടോടെ 45 മദ്യസ്ത്ുവരെ പ്രായമുക്ക 

മോഗമ്വാഥിതമെ ഛചികിത്ന്ധിക്കാ 

ഈ ൯ വേണ്ട ചിലവ്‌ 

രോഗബാധിതരാവും. 


൦൭ എച്ച്‌ ഐ വ? പരിശോധന 
കള്‍ക്കു വേണ്ട ചിലവ്‌ 
൭ രോഗം ബാധിച്ചവരുടെ ശേ 


്ലാഭ്യില്ലാത്ത 
മരണവാരണ്ട്‌ 


ണ്ടോടെ രോഗബാധയുണ്ടാവും. 
മറ്റൊരു കണക്കുകൂട്ടലനുസരിച്ച്‌ 2000 മാണ്ടോടെ 12 കോടി ജു 


കോടികള്‍ രിന്നുതീര്‍ക്കുന്ന വസ്‌ 


ഹിക്കുററ്ു കാരണം വ്യവന്ധയ 
രംഗമത്ത ഇല്‍പ്പാദനക്മ്തയികു 
ണ്ടാകുന്ന മദ്യം 
 ാതാഴിലാളികള്‍ക്ക്‌ എയ്ഡ്സ്‌ 
വിദ്യാഭ്യാസം നല്‍കാല്‍ വേണ്ട 
ചിലവ്‌ 
൫ രോഗബ്വഥാധ ചെറുക്കാനുള്ള 
പ്രചരണത്തിനുള്ള ചിലവ്‌ . 

എമഡ്സ്സിന്റ്‌ അഭാവത്തില്‍ 
ഈ പണ്ണമമല്ലാം ഉല്‍പ്പാദന.ഗ്പ 
(alwoകകു തിരിച്ചു വിടേണ്ടതാ 
യിരുന്നു. 

എയ്ഡ്സ്‌ താറുമാറാക്കിയ 

സഞബ്്‌സഹ്ാറല്‍ ആരഹഫി)ക്ക൯ രാ 
ജ്ൃങ്ങളിലെ MnO] db രംഗം 
കരകയറാനാവാത്തവിധം തകര്‍ 
awe തൊഴിലഥകളികളുകെ 
മരണം കാരണം പ്ല ഫാക്ടറി 
കളും BRUNIA, ഭാഗികമാ 
ധോ പൂട്ടിക്കഴിഞ്ഞു. ഈ രാജ്യ 
ങ്ങളിലെ എയ്ഡ്സ്‌ നിവാരണ 
പ്രവശരീത്മനത്മിയ്‌ ഏര്‍ടച്ചട്ടിര 
ക്കുന്ന വിദേശ ഏജുല്‍ന്സികള്‍ 
ഛില്പോശീ ഈ രാജ്യങ്ങരള 
ഉപേക്ഷിക്കാനും സാധ്യതയു 
ങ്ജമ/ത. 199308) sad 
ഡ്‌ ewalelalnagg oleg jad" പ 
(കാരം സ്ബ്‌സഹാമുനി. രാജ്യങ്ങ 


gine: സാന്വത്തിക UBEa{ (പതി 
ശ്രീരഷം! ഒാമ്മ്ഥധ വരും 0.6 
ശതമാനം കുറയും. 
ലോക ബ്വാങ്കില്‍ തിന്ന്‌ 

എയ്ഡ്സ്‌ ചിലവിനായി 8.5 കോ 
ട) മറ്ധാളര്‍ വാങ്ങിയ ഇന്ത്യ ക്ഷയ 
മോഗ ഛികിത്സയ്ക്കാമ? 125 
കോടി ഡോളര്‍ ഇനിയും വാങ്ങു 
മത. ഇത്തില്‍ % ശതമ്മനം മരു 
ത്തിനാണ്‌ യു എരി av? all പഠ 
നമതുസരിച്ച്‌ 2000 മാമണ്ടാ൭ട 1.6 
mieya eavogd ഇന്ത്യ കലവ 
ക്കണം. ഈ പണം കണ്ടത്താന്‍ 
ഇന്ത്യൽ ഗവണമമശ്തീനുകഴിയ്യമ്മഴ 

താല്‍സ്ധാനിയായില്‍്‌ 2010 ആകു 
ന്വോഴേക്ഷും ജി ഡി പ? (oഗാസ്‌ 
ദ്ധാമസ്റ്ലിക്‌ പാക) 1424 
ശതമാനം വരെ കുറയ്ുമെന്നാങ്ങ്‌ 
ലോകബാങ്ക്‌ കണക്കാക്കുന്നത്‌. 
തായ്ലായ്തീല്‍ അടുത്ത ചില വരീ 
ഷങ്ങളില്‍ ഈ രോഗത്തിനു 
വേണ്ടി എട്ടു ബില്യങ്ങ്‌ aavogd 
ചിലവാക്ുമമ്രത. 
മനുഷ്യരാശിയുടെ വളര്‍ച്ചമയ ദശ 
കങ്ങളോളം പുറകോട്ട്‌ വലിക്കു 
കയാണ്‌ ഈ ചിന്ന മമവറന്ധും. 
അതുണ്ടാക്കുന്ന ഈ മാരക മോ 


ഗവും. ൭ 


(൫0, ാനാവാത്ത ദുരിതവും മരണവും വാരിവിതറിക്കൊ 


ണ്ട്‌ ഈ രോഗം കാട്ടുതീ പോലെ പടരുകയാണ്‌. 

പട്ടിണിക്കോലങ്ങളുടെ ആഫ്രിക്കന്‍ നാടുകളില്‍ ഒരു തലമു 
റയെ മുഴുവന്‍ കൊന്നൊടുക്കി, രണ്ടു തലമുറകളെ അനാഥരാക്കി, 
ധനിക ലോകത്തിലെ നെറികെട്ട ജീവിതത്തിന്‌ പ്രകൃതിയുടെ ഭാ 
ഷയില്‍ താക്കീതായി. ദരി്രനാരായണന്‍മാരുടെ രാജ്യങ്ങളെ കണ്ണില്‍ 
ച്ചോരയില്ലാതെ ചവച്ചിറക്കാനാര്‍ത്തിപുണ്ടു വരുന്ന ഒരു ദുര്‍ഭൂതം 
പോലെ. അടുത്ത അഞ്ചുവര്‍ഷങ്ങള്‍ക്കുള്ളില്‍ നാമോരുരുത്തരുമ 
റിയുന്ന പലര്‍ക്കും ഈ രോഗബാധയേറ്റിരിക്കും, മരിക്കാന്‍ തുടങ്ങി 
യിരിക്കും. പല വമ്പന്‍മാരും കടപുഴകി വീഴാന്‍ തുടങ്ങിയിരിക്കും. 
എണ്‍പതുകളുടെ രണ്ടാം പകുതിയില്‍ രോഗങ്ങളുടെ യു 
വീറ്റ്‌ പണം വാരാന്‍ ശ്രമിച്ച ഒരു മലയാള ചിത്രം വിശേഷിപ്പിച്ച 
പോലെ ഇത്‌ ഈ നൂറ്റാണ്ടിന്റെ മഹാരോഗമാണ്‌. 

ഏറെക്കുറെ അടുത്ത നൂറ്റാണ്ടിന്റെയും. | 

ലോകമെമ്പാടും 25 ലക്ഷം പേര്‍ ഈ രോഗം ബാധിച്ച്‌ മരിക്കു 
കയോ മരിച്ചുകൊണ്ടിരിക്കുകയോ ആണ്‌. പത്തുലക്ഷം ത 
ങ്ങളുള്‍പ്പെടെ ഒന്നരക്കോടിയോളം പേര്‍ ഇതിനകം യി 
രായിക്കഴിഞ്ഞു. ഇനിയും മുന്നു കോടിയാളുകള്‍ക്ക്‌ രണ്ടായിര 


നങ്ങള്‍ക്ക്‌ രോഗ ബാധയുണ്ടാവുമത്രെ. ഇന്ത്യയില്‍ മാത്രം 30-50 
ലക്ഷം പേര്‍ക്ക്‌ ഈ അസുഖത്തിനു കാരണമായ അണുബാധയു 
ണ്ടാവുമെന്നാണ്‌ ലോകാരോഗ്യ സംഘടന (വേള്‍ഡ്‌ ഹെല്‍ത്ത്‌ 
ഓര്‍ഗനൈസേഷന്‍) കണക്കാക്കുന്നത്‌, ഒന്നോര്‍ക്കുക രോഗബാ 
ധയുണ്ടായിക്കഴിഞ്ഞാല്‍ ഈ കോടികളൊന്നും ശരാശരി പത്തു 
കൊല്ലത്തിനപ്പുറം ജിീവിച്ചിരിക്കില്ല. ഈ കണക്കുകള്‍ അപ്പോള്‍ 
മരണ നിരക്കുകളാവുകയും അതങ്ങനെ ജ്യാമിതീയ നിരക്കില്‍ വര്‍ 
ദ്ധിക്കുകയും ചെയ്ത്‌ ഒടുവില്‍ മനുഷ്യരാശിയെത്തന്നെ ഭീഷണി 
പെടുത്തുമെന്ന്‌ ഒരു ഗണിത വിദ്യാര്‍ത്ഥി നിനച്ചാല്‍ അത്‌ അവി 
ശ്വസിക്കാനായീ നമ്മുടെ കൈയില്‍ എന്തു ന്യായമുണ്ട്‌? 

ഇനിയും രോഗത്തിന്റെ പേരു പറയാതെയുള്ള ഈ അനിമേറ്റഡ്‌ 
സസ്പെന്‍സ്‌ അവസാനിപ്പിച്ചേക്കാം. ഒരു ദശകത്തിലേറെയായി 
പറഞ്ഞുകേള്‍ക്കുന്ന എയ്ഡ്സ്‌ (AIDS- Acquired Immuno Defi- 
ciency Syndrome) തന്നെയാണ്‌ ഈ രോഗം. 1981൪ ആദ്യമായി യാ 
ങ്കികളുടെ നാട്ടിലെ സ്വവര്‍ഗ സംദോഗികളുടെ ഇടയില്‍ നീന്നും 
നാം കേട്ട വിചിത്ര രോഗം. 

രണ്ടുകൊല്ലത്തിനുശേഷം (1983) എച്ച്‌ ഐ വി (Human Immuno 
Virus) എന്ന വൈറസ്‌ ആണ്‌ രോഗകാരിയെന്നും ഇതിനു മരണം 


കലാകമുദി 1994 ഒക്ടോബര്‍ 16 0 29 


പന്ത്രണ്ടു വര്‍ഷം വരെ ആ വ്യക്തി 
യാതൊരു രോഗലക്ഷണങ്ങളുമില്ലാ 
തെ പൂര്‍ണ ആരോഗ്യമുള്ളവനായി 
രിക്കാം. അയാള്‍ക്ക്‌ എച്ച്‌ ഐ വി 
ബാധയുണ്ടെന്ന്‌ അയാളുള്‍പ്പെടെ 
ആര്‍ക്കുമറിയാനും “കഴിയില്ല. ശാ 
സ്ത്രീയമായി എച്ച്‌ ഐ വി പോ 
സിറ്റീവ്‌ എന്നു വിശേഷിപ്പിക്കപ്പെ 


ആഫ്രിക്ക 


സ്ത്രീകള്‍: ദുര്‍ബലമായ കണ്ണി 


: സ്ധ്രികള്‍ക്ക്‌ അണുബാ രകള്‍ക്ക്‌ മുറിവുണ്ടാക്കുകയും, രോഗ 
യ്ഡ്സ്‌ ബാധയുണ്ടെന്ന്‌ ലോ ധയുണ്ടാകാനുള്ള സാധ്യതയ്ക്ക്‌ മുന്നു ബാധിതനായ പുരുഷനില്‍ നിന്ന്‌ അസു 


യൂറോപ്പ്‌ 
അമേരിക്ക 


കത്ത്‌ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട കാരണങ്ങളുണ്ട്‌. ഖം പകരുകയും ടുന്ന ഇയാള്‍ എയ്ഡ്സ്‌ രോഗിയേ 
വനിത ഭര്‍ത്താവിനോടൊപ്പുമല്ലാതെ വേറെ 1 രോഗബാധിതനായ പുരുഷന്റെ ശു 2 Ee ee ale അല്ല. പക്ഷേ മുമ്പ്‌ വരിച്ച ജൈവ 40% 
ആരോടും ലൈംഗികബന്ധത്തിലേര്‍പ്പെ ക്ളത്തില്‍, രക്തത്തിലെനനപോലെ, സ്ത്രീയുടെ സ്വാതന്ത്യമില്ലായ്മയാണ്‌ പ്ര പ്രകിയയുടെ ഫലമായി ടി സെല്‍ 
ടാത്ത ഒരു ടഃ കാരിയായിരുന്നു. OAT എണ്ണമറ്റ വൈറസുകളുണ്ട്‌. ലൈംഗിക ധാന കാരണം. ലൈംഗികതയെക്കുറി എണ്ണം 20008 താഴെ വരുമ്പോള്‍ 


ക്കോയില്‍. ആഫ്രിക്കന്‍ നഗരങ്ങളിലെ ബന്ധത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ശു ച്ചുള്ള അറിവ്‌ സ്ത്രീയ്ക്ക്‌ നിഷേധിക്ക 
പഠനങ്ങളില്‍ തെളിയുന്നത്‌ രോഗബാധ ക്ള വിസര്‍ജ്ജുനത്തിലുടെ പുരുഷന്‍ പ്ചെടിരിക്കുന്നു. 

യുള്ള 60 ശതമാനം സ്ത്രീകളും ഒരു പു സ്ത്രിയ്ക്കു നല്‍കുന്നത്‌ ഈ വൈറസു ഐ സി ആര്‍ ഡബ്ള്യു (ഇന്റര്‍ നാ 
രുഷനുമായി മാത്രം ലൈംഗിക ബന്ധമു കളാണ്‌. ഇതു കാരണം രോഗബാധിത ഷണല്‍ സെന്റര്‍ ഫോര്‍ റിസര്‍ച്ച്‌ ഓണ്‍ 
്ളവരായിരുന്നു എന്നാണ്‌. ഈ രിതി നായ പുരുഷനുമായുള്ള ആദ്യ ലൈം വുമണ്‍) നടത്തിയ 17 പഠനങ്ങള്‍ (ഏഷ്യ, 


രോഗലക്ഷണങ്ങള്‍ പ്രത്യക്ഷമാ 
കും. ഫംഗസ്ബാധ മുതല്‍ ക്ഷയം 
വരെ ഇയാളെ ബാധിച്ചേക്കാം. ശരീ 
രം ക്രമാതീതമായി ക്ഷീണിക്കാന്‍ 
തുടങ്ങും. വിട്ടുമാറാത്ത രോഗങ്ങളു 


= 59 5% 
ലോകമെമ്പാടും ആവര്‍ത്തിക്കുന്നു. ഗിക ബന്ധത്തില്‍ത്തന്നെ സ്ത്രീക്കു ആഫ്രിക്ക, പസിഫിക്ക്‌, ലാറ്റിന്‍ അമേരി ടെ വാസസ്ഥലമായി മാറും ശരീരം. 0.5% 0.5% 
സ്ത്രിയുടെ ലൈംഗിക സ്വാതന്ത്ര രോഗം പകര്‍ന്നേക്കാം. ഭര്‍ത്താവായാ ക്കന്‍, കരീബിയന്‍ രാജ്യങ്ങളില്‍) ഏറ്റവും ശക്തി കൂടിയ മരുന്നുകള്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തത്‌: 718,894 
ത്തിനുവേണ്ടി അര്‍ത്ഥ ശൂന്യമായ ബു ലും, കാമുകനായാലും ഉറ ധരിക്കണ രസകരമായ ഒരു കാര്യം ക്കുപോലും ഫലമില്ലാതാവും പ്രതി 
ദ്ധിപരതയുടെ ഭാഷയില്‍ വാചാലരാകു മെന്ന്‌ അവകാശപ്പെടാനുള്ള സ്വാതന്ത്യം വെളിപ്പെടുത്തുന്നു. സ്ത്രീകള്‍ക്ക്‌ ലൈം രോധ ശക്തിയില്ലാത്ത ശരീരത്തില്‍ 


ന്നവരറിയാതെ പോകുന്ന ഗുരുതരമായ സ്ത്രീയ്ക്കില്ലല്ലോ? സ്ത്രീ പുരുഷന്റെ ഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്‌ കു 
അവസ്ഥയാണിത്‌. എച്ച്‌ ഐ വി ബാ ലൈംഗികവ്യത്തിക്കുള്ള ഉപകരണം മാ റവായിരിക്കണമെന്നും, അതേക്കുറിച്ച്‌ സം 
. ധയുണ്ടാകാനുള്ള സാധ്യത സ്ത്രീകള്‍ ത്രമാവുമ്പോള്‍, അവള്‍ക്കു ലഭിക്കുന്നത്‌ സാരിക്കാന്‍ പാടില്ലായെന്നും, പുരുഷന്‍ 
ക്ക്‌ പുരുഷന്മാരെ അപേക്ഷിച്ച്‌ അഞ്ചു ദുരിതവും മരണവുമായിരിക്കും. പുരു മാരുടെ പരസ്ത്രീ ഗമനം അനുവദനിയ 
മുതല്‍ പത്തുവരെ മടങ്ങു കുടുതലാണ്‌. ഷന്റെ ലൈംഗിക ജീവിതത്തെ ചോദ്യം മാണെന്നും, ഉറ വ്യഭിചാരത്തിനും ഗര്‍ഭ 

യു എന്‍ ഡി പി യുടെ കണക്കനുസ ചെയ്യാനുള്ള സ്വാതന്ത്യം സ്ത്രീക്കില്ലാ നിരോധനത്തിനും വേണ്ടിമാത്രമുള്ളതാ 
രിച്ച്‌ നിത്യവും അണുബാധിതരാകുന്ന എന്നത്‌ അവളുടെ അപകടാവസ്ഥ സങ്കീര്‍ ണെന്നും ആ പഠനം വെളിപ്പെടുത്തുന്നു. 


മരുന്നെന്തു മന്ത്രം കാണിക്കാന്‍? 

വിട്ടുമാറാത്ത ചുമ, ക്ഷയം, വയറിളക്കം... 

രോഗം എന്തുമാകാം. അന്ത്യം മരണവും. ഇപ്പോള്‍ ഇന വയക്തി 
ഒരു എയ്ഡ്സ്‌ രോഗിയാണ്‌. 

എച്ച്‌ ഐ വി പ്രധാനമായും പകരുന്നത്‌ സുരക്ഷിതമല്ലാത്ത 
ലൈംഗികബന്ധത്തിലൂടെയാണ്‌. അതായത്‌ ഗര്‍ഭനിരോധന ഉറ 
ഉപയോഗിക്കാതെയുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. രോഗബാധ 


4,000 സ്ത്രീകളില്‍ (/ആഗോളാടിസ്ഥാന ണ്ണമാക്കുന്നു. 3. മുമ്പ്‌ പറഞ്ഞ കാരണങ്ങളാല്‍ ഉണ്ടാ യുള്ള ഒരാളില്‍ നിന്നും യോനിയിലൂടെയോ വാജിനല്‍ സെക്സ്‌ 
ത്തില്‍! 70 ശതമാനം പേരും 15-24 വയ ചെറുപ്പക്കാരികള്‍ക്കു ഇത്‌ കുടുതല്‍ കുന്ന സ്ത്രീയുടെ പെരുമാറ്റത്തിലെ അപാ മലദ്വാരത്തിലൂടെയോ ഏനല്‍ സെക്‌സ്‌ ഉള്ള ലൈംഗിക വേഴ്ച 
സ്ററുവരെ പ്രായമുള്ള സ്ത്രീകളാണ്‌. കുടു വേഗത്തില്‍ പകരാന്‍ കാരണം യോനി കതകള്‍_ പുരുഷന്റെ ഏകപക്ഷീയമായ യിലൂടെ രോഗബാധയില്ലാത്തയാളിന്‌ രോഗം പകരാം. ലോകമെ 
തല്‍ ഗുരുതരമായ ഒരു യാഥാര്‍ത്ഥ്യം യിലെ കോശനിരകള്‍ക്ക്‌ മുതിര്‍ന്ന ലൈംഗികാവശ്യങ്ങള്‍ക്ക്‌ വഴങ്ങേണ്ടി വരു മ്പാടും എച്ച്‌ ഐ വിയുടെ പ്രധാന സംക്രമണമാര്‍ഗ്ഗം ഇതുതന്നെ 


ഇത്‌ വെളിവാക്കുന്നു. സ്തീകളില്‍ത്തന്നെ സ്ത്രികളിലേതുപോലെ കട്ടിയില്ലെന്നതാ കം കനഈമാരപ്രായത്തിലെ അറിവില്ലാ 
ചെരുപ്പക്കാരികശിക്ക്‌ എച്ച്‌ ഐ വിബാ ണ്‌. ഇതു കാരണം ലൈംഗികബന്ധം മു DD. തുടങ്ങിയവയും. ഈ പ്രതിഭാസ 


ണ്‌ എച്ച്‌ ഐ വി പകരുന്നത്‌. ഗര്‍ഭനിരോധന ഉറ വേണ്ടരീതിയില്‍ 
ധയ്ക്കുള്ള സാധ്യത വളരെ കുടുതലാണ്‌. ലമുണ്ടാകുന്ന ഘര്‍ഷണം ഈ കോശനി ത്തിനു വഴിയൊരുക്കുന്നു. ൭ 


ഉപയോഗിച്ചാല്‍ ടട ശതമാനം വരെ ഈ ബാധ ഒഴിവാക്കാം. കട്ടി 
കൂടിയ ഉറയുടെ നിര്‍മ്മാണവും വിദേശ രാജ്യങ്ങളില്‍ ചര്‍ച്ച ചെ 
യ്യപ്പെടുന്നുണ്ട്‌. ഒന്നിനു പകരം രണ്ട്‌ ഉറകള്‍ ഉപയോഗിക്കുന്നവ 
രും ഉണ്ട്‌. 

മലദ്ധാരത്തിലുള്ള ലൈംഗീക വേഴ്ചയിലൂടെ രോഗബാധയ്ക്കുള്ള 
സാധ്യത സാധാരണ ബന്ധത്തിലുള്ളതിനേക്കാള്‍ പത്തിരട്ടിയാ 
ണ്‌. ഇത്തരത്തിലുള്ള വേഴ്ചയുണ്ടാക്കുന്ന ഘര്‍ഷണം മുറിവ്‌ തു 
ടങ്ങിയവ രോഗബാധയെ സഹായിക്കുന്നു. 

രണ്ടാമത്തെ മാര്‍ഗ്ഗം വൈറസ്‌ ബാധയുള്ള രക്തമോ, രക്തോൽ 
പ്പന്നങ്ങളോ (contaminated blood and blood products) ഉപയോഗി 
ക്കുന്നതു വഴിയാണ്‌. സര്‍ജുറിക്കു വിധേയരാകുന്നവര്‍, അപകട 
ങ്ങള്‍ക്കിരയാവുന്നവര്‍, ഹേമോഫിലിയ രോഗമുള്ളവര്‍ തുടങ്ങിയ 
വര്‍ക്ക്‌ ഈ മാര്‍ഗ്ഗത്തിലൂടെ രോഗം ലഭിച്ചേക്കാം. ഇവിടെ ഇതു 
തടയാനുള്ള മാര്‍ഗ്ഗം ഉപയോഗിക്കുന്ന ഉല്‍പ്പന്നങ്ങള്‍ക്ക്‌ രോഗ 
ബാധയില്ലെന്നുറപ്പുവരുത്തുകയാണ്‌. പരിശോധിച്ച്‌ എച്ച്‌ ഐ വി 
ബാധയില്ലെന്നു കണ്ട ഉല്‍പ്പന്നങ്ങള്‍ മാത്രമേ ഉപയോഗിക്കാന്‍ പാ 
ടുള്ളൂ. രണ്ടു വര്‍ഷം മുമ്പ്‌ ജര്‍മ്മനിയില്‍ എച്ച്‌ ഐ വി ബാധയുള്ള 
രക്തോല്‍പ്പനങ്ങള്‍ സൃഷ്ടിച്ച കൊടുങ്കാറ്റ്‌ ഇതിനുദാഹരണമാണ്‌. 
ഇന്ത്യയില്‍ 12 ശതമാനം രോഗബാധ ഈ വഴിയാണ്‌. 

എച്ച്‌ ഐ വി പോസിറ്റീവ്‌ ആയ ഒരാള്‍ ഉപയോഗിച്ച സുചി, 
ശസ്ത്രകിയ ഉപകരണങ്ങള്‍ തുടങ്ങിയവ സ്റ്റെറിലൈസ്‌ ചെയ്യാ 
തെ മറ്റൊരാള്‍ ഉപയോഗിച്ചാല്‍ അയാള്‍ക്ക്‌ രോഗം പകരാം. മയ 
ക്കൂമരുന്നുപയോഗിക്കുന്നവര്‍ (IV Drug users) ക്കിടയില്‍ ഇങ്ങനെ 
യാണ്‌ രോഗം പകരുന്നത്‌. ദേശീയ തലത്തില്‍ 6.5 ശതമാനം പേര്‍ 
ക്ക്‌ മയക്കുമരുന്നു സൂചിയിലൂടെയാണ്‌ അസുഖം പകരുന്നത്‌ 
എന്ന്‌ ഓംണക്കാക്കപ്പെടുന്നു. മണിപ്പൂരില്‍ ഇത്‌ പ്രധാന സംക്രമണ 
മാര്‍ഗ്ഗമാണ്‌. 

രോഗബാധയുള്ള ഗര്‍ഭിണികളില്‍ നിന്നും കുഞ്ഞിലേക്കും (30 
ശതമാനം സാധ്യത) രോഗം പകരാം. ലോകത്തെമ്പാടുമുള്ള ലക്ഷ 
ക്കണക്കിന്‌ എച്ച്‌ ഐ വി പോസിറ്റീവ്‌ ആയ കുഞ്ഞുങ്ങള്‍ക്ക്‌ രോ 
ഗബാധയുണ്ടായത്‌ ഇത്തരം അമ്മമാരില്‍ നിന്നുമാണ്‌. (ബോക്‌സ്‌ 


മാത്രമാണ്‌ അന്ത്യവിധിയെന്നും ഇതിനകം ഈ അതിസൂക്ഷ്മ ജീവി എച്ച്‌ ഐ വീ മനുഷൃശരീരത്തിനകത്തു പ്രവേശിച്ചു കഴി 
ദുരിതം വിതയ്ക്കാന്‍ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമെത്തിക്ക | ഞ്ഞാല്‍ ടി ലിംഫോസൈറ്റ്‌ എന്ന ശ്വേതാണുവില്‍ പറ്റിക്കൂടുന്നു. 
ഴിഞ്ഞുവെന്നും നാം കേട്ടു. അപ്പോഴും നമുക്കിത്‌ കാപ്പിരിയുടെയും, | രോഗബാധകള്‍ക്കെതിരെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി സജ്ജു 
സായിപ്പിന്റെയും അസുഖമായിരുന്നു. അവരില്‍ നിന്നും നമുക്കിത്‌ | പ്പെടുത്തുന്ന വെളുത്ത രക്താണുവാണ്‌ ഈ ടി സെല്‍. 
പകരുക അസാദ്ധ്യമാണെന്ന്‌ നിഷ്കളങ്കതയോ വിവരക്കേടോ ടി സെല്ലില്‍ പറ്റിക്കുടിക്കഴിഞ്ഞാല്‍ ഈ വൈറസ്‌ സ്വയം പുറ 
കൊണ്ട്‌ നാം വിശ്വസിക്കുകയും ചെയ്തു. പ്പെടുവിക്കുന്ന ഒരു എന്‍സൈമിന്റെ (റിവേഴ്‌സ്‌ ട്രാന്‍സ്ക്രിപ്റ്റേസ്‌) 
198603 മദ്രാസ്‌ മെഡിക്കല്‍ കോളേജിലെ മൈക്രോ ബയോളജി | സഹായത്തോടെ അതിന്റെ ആര്‍ എന്‍ എ MAMA വസ്തു ഡി 
പ്രൊഫസര്‍ ഡോക്ടര്‍ സുനിധി സോളമന്‍ മെഡിക്കല്‍ ജേണലു | എന്‍ എ യാക്കി മാറ്റുന്നു, ഈ ഡി എന്‍ എടി ലിംഫോസ്റ്്റി 
കളില്‍നിന്നും സെമിനാറുകളില്‍ നിന്നും നേടിയ അറിവുണര്‍ത്തിയ | ന്റെ ഡി എന്‍ എയോടൊപ്പം ചേരുന്നു. ഇപ്പോള്‍ വൈറസിന്റെ ഡി 
ആകാംക്ഷയില്‍ ഒരു കൂട്ടം വൃഭിചാരിണിമാരെ പരിശോധിച്ച ഫലം | എന്‍ എ, സെല്ലിന്റെ ഡി എന്‍ എയോടൊപ്പം ചേര്‍ന്ന്‌ സെല്ലിന്റെ 
വന്നപ്പോള്‍ നാമെല്ലാം ഞെട്ടി. നാശകാരിയായ എച്ച്‌ ഐ വി | തന്നെ ഭാഗമായിക്കഴിഞ്ഞു. ഇനി കോശ വിഭജനപ്രകിയയുടെ 
നമ്മുടെ നാട്ടിലും എത്തിക്കഴിഞ്ഞിരുന്നു. ഇന്ന്‌ ഇതേ തമിഴ്‌നാട്ടില്‍ | അതേ രീതിയില്‍ ഈ സെല്ലില്‍ നിന്നും ധാരാളം വൈറസുകള്‍ 
മാത്രം കണ്ടുപിടിക്കപ്പെട്ട 5000 എയ്ഡ്‌സ്‌ രോഗികളുണ്ട്‌. ഓരോ | ഉല്‍പാദിപ്പിക്കപ്പെടുന്നു. അവ മറ്റു ടി സെല്ലുകളെ ആക്രമിക്കുന്നു. 
കണ്ടുപിടിക്കപ്പെട്ട രോഗിക്കും നൂറുപേർ തിരിച്ചറിയാതെ പോകു | അങ്ങനെ ഈ പ്രക്രീയ എല്ലാ ടി സെല്ലുകളെയും ബാധിക്കുകയും 
ന്നുണ്ടെന്നാണ്‌ വിദഗ്ദ്ധാഭിപ്രായം. കണക്കുകള്‍ പ്രകാരം തമിഴ്നാ | ഒടുവില്‍ സെല്ലുകളുടെ സ്ഥാനം മുഴുവന്‍ വൈറസ്‌ കീഴടക്കുകയും 
ട്ടില്‍മാത്രം രണ്ടായിരമാണ്ടോടെ 15 ലക്ഷം പേര്‍ രോഗബാധിതരാ |. ചെയ്യും. ഇങ്ങനെ ശരീരം: വൈറസുകളുടെ ഒരുല്‍പ്പന്നശാലയായി 
യിക്കഴിയും. 80000 പേര്‍ മരണം കാക്കുകയും കണക്കുകളുടെ കാ | മാറുന്നു. ൂ 
രൃത്തില്‍ കേരളം ഒട്ടും പിന്നിലല്ല. മഹാരാഷ്ട്രയുടേയും തമിഴ്നാ ടി സെല്ലുകളുടെ എണ്ണം കുറയുമ്പോള്‍ രോഗങ്ങള്‍ക്കെതിരെ 
ടിന്റെയും പുറകിലായി.മൂന്നാം സ്ഥാനത്ത്‌ നമ്മുടെ കൊച്ചു കേര | ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയുകയും, ക്രമേണ നഷ്ട്പ്പെ 
ളവും. ടുകയും ചെയ്യും. പിന്നീടുള്ള നരകാവസ്ഥ ഈഹിക്കാഡുന്നതേയു 
എച്ച്‌ ഐ വി എന്ന പ്രതിരോധശേഷി നഷ്ടപ്പെടുത്തുന്ന വൈ | BB}. വഴിയില്‍ക്കാണുന്ന എല്ലാ രോഗാണുക്കളും എല്ലാ കവാടങ്ങ 
റസ്‌ ആണ്‌ എയ്ഡ്‌സിനു കാരണം. ഇതിന്റെ ഉത്ഭവത്തപ്പെറ്റി സി | ളും തുറന്നിട്ട്‌ കാത്തിരിക്കുന്ന ഈ ശരീരത്തില്‍ കയറിപ്പറ്റുകയും 
ദ്ധാന്തങ്ങള്‍ പലതുമുണ്ടെങ്കിലും ശാസ്ത്രീയ സാധുതയോ, വിശ്വാ | അതിനെ രോഗങ്ങളുടെ താവളമാക്കുകയും ചെയ്യും. ഇങ്ങനെ, 
സ്യതയോ ഉള്ള ഒരു ഉല്‍പ്പത്തികഥ തയ്യാറാക്കാന്‍ ആര്‍ക്കും കഴി | എച്ച്‌ ഐ വി ബാധയുള്ള ഒരാള്‍ എയ്ഡ്‌സ്‌ രോഗിയായി മാറു 
ഞ്ഞിട്ടില്ല. എങ്കിലും നൂറ്റാണ്ടുകളായി ഈ വൈറസ്‌ ഗുപ്താവസ്ഥ | ന്നു. പേരു സൂചിപ്പിക്കുന്ന പോലെ ശരീരം കാവല്‍ക്കാരനില്ലാത്ത 
യില്‍ നമ്മുടെയിടയില്‍ ഉണ്ടായിരുന്നുവെന്നും, അടുത്തിടെ മാത്രം | ഒരു സത്രം പോലെയാകുന്നു. ആര്‍ക്കും കടന്നുവരാം. 
ഇത്‌ അപകടകാരിയായെന്നുമാണ്‌ ശാസ്ത്രജ്ഞരുടെ വിശ്വാസം. എച്ച്‌ ഐ വി ശരീരത്തില്‍ പ്രവേശിച്ചു കഴിഞ്ഞാല്‍ പത്തു 


30 വ കലാകഈമുദി 1994 ഒക്ടോബര്‍ 16 


എയ്ഡ്സ്‌ രോഗികള്‍ കുട്ടികളും പ്രായപൂര്‍ത്തിയായവരും 11993] 


യാണ്‌. ഇന്ത്യയില്‍ 75 ശതമാനത്തിലേറെ ഈ മാര്‍ഗ്ഗത്തിലൂടെയാ - 


കാണുക) 

അവസാനവാക്ക്‌ മരണമാണെങ്കി 
ലും, ഈ രോഗം കാട്ടുതീ പോലെ 
പടരുകയാണെങ്കിലു. എച്ച്‌ ഐ 
വി ബാധ തടയാന്‍ എളുപ്പമാണ്‌. 
രോഗ ബാധയുടെ നീയന്ത്രണം നമ്മു 
ടെ കൈയില്‍ത്തന്നെയാണ്‌. ലൈം 
ഗിക ബന്ധമാണല്ലോ ഇതു പകരു 
ന്നതിനുള്ള പ്രധാന മാര്‍ഗ്ഗം. ഈ 
മാര്‍ഗ്ഗമടയ്ക്കാന്‍ വിദഗ്ദ്ധര്‍ മൂന്നു 
വഴികളാണ്‌ നിര്‍ദ്ദേശിക്കുന്നത്‌. എ, 
ബി ആന്റ്‌ സി. 

എ എന്നാല്‍ അബ്സ്റ്റിനന്‍സ്‌. 
അതായത്‌ വിട്ടു നില്‍ക്കല്‍. ലൈം 
ഗികവൃത്തി വേണ്ടെന്നുവയ്ക്കുക. 
ഇത്‌ കഴിയാത്തവര്‍ക്കുള്ള മാര്‍ഗ്ഗ 
മാണ്‌ ബി. ബീ ഫെയ്ത്ത്ഫുള്‍. 
അതായത്‌ ലൈംഗിക കാര്യത്തിൽ 
വിശ്വാസ്യതയോടെ പെരുമാറുക. ഭാ 
രൃയായാലും കാമുകിയായാലും ഒരേ 
ഒരു ലൈംഗിക പങ്കാളി മാത്രം മതി 
യെന്നു വയ്ക്കുക. ഇത്‌ രണ്ടും കഴിയില്ലെങ്കില്‍ മൂന്നാമത്തെ വഴി 
സി. അതായത്‌ കൊണ്ടോംസ്‌, ഗര്‍ഭനിരോധന ഉറ ഉപയോഗിക്കു 
ക. ഉറയില്ലാതെ അപരിചിതരുമായും ഒന്നിലേറെ പങ്കാളികളുമായും 
ലൈംഗിക വേഴ്ച നടത്തുന്നവര്‍ക്ക്‌ രോഗബാധയുണ്ടാവാനുള്ള 
സാധ്യത വളരെ കൂടുതലാണ്‌. ഉറ ലൈംഗിക സുഖത്തിന്‌ തട 
സ്തമാണെന്നു കരുതുന്നവര്‍ അറിഞ്ഞുകൊണ്ട്‌ മരണം ക്ഷണിച്ചു 
വരുത്തുകയാണ്‌. നിമിഷങ്ങളുടെ അവിവേകം വളരെ വിലപിടിച്ച 
തായേക്കാം. ആദ്യ ലൈംഗിക ബന്ധത്തില്‍ത്തേന്നെ എച്ച്‌ ഐ വി 
ബാധിച്ചവരുടെ, പ്രത്യേകിച്ച്‌ കൌമാരപ്രായക്കാര്‍, കഥകള്‍ ഇ 
ത്തരം അപകടജീവിതം നയിക്കുന്നവര്‍ക്ക്‌ പാഠമാകണം. 

മയക്കുമരുന്നുപയോഗിക്കുന്നവര്‍ക്കിടയില്‍ സുചിയിലൂടെയല്ലാതെ, 
ലൈംഗിക ബന്ധത്തിലൂടെയും രോഗബാധയുണ്ടാകാനുള്ള സാ 
ധ്യത കൂടുതലാണ്‌. മയക്കുമരുന്നുപയോഗിക്കുമ്പോള്‍ സുരക്ഷയി 
ല്ലാതെ ലൈംഗിക വേഴ്ച നടത്താനുള്ള സാധ്യത വളരെക്കൂടുത 
ലാണെന്ന്‌ ഗവേഷണങ്ങള്‍ സൂചിപ്പിക്കുന്നു. 

വളരെ ദുര്‍ബലനാണ്‌ എച്ച്‌ ഐ വി എന്ന വൈറസ്‌. ശരീരത്തി 
നു പുറത്ത്‌ ഈര്‍പ്പമില്ലാത്ത അവസ്ഥയില്‍ ഈ വൈറസ്‌ ഉടനെ 
നശിച്ചു പോകുന്നു. ഈര്‍പ്പമുള്ള അവസ്ഥയില്‍പ്പോലും ചുട്‌, ഡി 
റൃര്‍ജന്റ്സ്‌, അണുനാശിനികള്‍ തുടങ്ങിയവയുടെ സാന്നിദ്ധ്യത്തില്‍ 
ഈ വൈറസിന്‌ ജീവിക്കാനാവില്ല. എന്നാല്‍ രക്തബാങ്കുകളില്‍ 4 
ഡിഗ്രി സെല്‍ഷ്യസില്‍ മൂന്നാഴ്ചയോ ചിലപ്പോള്‍ അതിലേറെയോ 
സമയം ഇരുന്നാലും ഇവയ്ക്ക്‌ നാശം സംഭവിക്കുന്നില്ല. രോഗിയോ 
ടുള്ള, മുമ്പു പറഞ്ഞ മാര്‍ഗ്ഗങ്ങളല്ലാതെയുള്ള, ഇടപെടലുകള്‍ കൊ 
ണ്ട്‌ രോഗം പകരുകയില്ല. 

വസ്ത്രങ്ങള്‍, ഭക്ഷണം, ടോയ്ലറ്റ്‌, വ്യായാമശാലകള്‍, കളിക്കള 
ങ്ങള്‍, നീന്തല്‍ക്കുളങ്ങള്‍, സാധാരണ രീതിയിലുള്ള ഉമ്മവയ്ക്കല്‍, 
ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയവ തീര്‍ത്തും അപകടരഹിതമാണ്‌. 
പക്ഷെ ആഴത്തിലുള്ള ഉമ്മവയ്ക്കല്‍ (deep kissing or wet kissing) 
ചിലപ്പോള്‍ (വളരെ വളരെ ചെറിയൊരു ശതമാനം) രോഗം പകര്‍ 
ത്തിയേക്കാം. 

രോഗിയുടെ വായിലെ മുറിവുകളില്‍ നിന്നുറുന്ന രക്തത്തിലൂടെ 
രോഗബാധയില്ലാത്തയാളിന്റെ വായിലെ മുറിവുകളിലേയ്ക്കുള്ള 
വൈറസ്ബാധ തള്ളിക്കളയാനാവില്ല. മറ്റൊരാള്‍ ഉപയോഗിച്ചിട്ട്‌ 
ശരിയായി അണുനശീകരണം നടത്താത്ത റേസറുകളിലൂടെയും, 
ബാര്‍ബര്‍ ഷോപ്പുകളിലെ ഉപയോഗിച്ച ബ്ളേഡുകളിലൂടെയും 
രോഗം പകരാം. 

വേണ്ടവിധം സുരക്ഷാ സംവിധാനമില്ലാതെ ശസ്ത്രക്രിയ നട 
ത്തുന്ന ഡോക്ടര്‍മാര്‍ക്കും രോഗബാധയുണ്ടാകാനുള്ള സാധ്യതയു 
ണ്ട്‌. ശസ്ത്രകിയ നടത്തുമ്പോഴുണ്ടാകുന്ന മുറിവുകളിലൂടെ (സൂ 
ചിയോ;, കത്തിയോ കൊണ്ട്‌ ഡോക്ടര്‍മാര്‍ക്ക്‌ പോറലുകളും, മു 
റിവുകളും ഉണ്ടാവുക സാധാരണമാണ്‌) സര്‍ജന്‍ രോഗം പകരാം. 
മണിക്കൂറുകളോളം രക്തവുമായുള്ള സമ്പര്‍ക്കം ഇതിനുള്ള സാ 
WM വര്‍ദ്ധിപ്പിക്കുന്നു. പ്രസവം കൈകാര്യം ചെയ്യുന്ന ഗൈനക്കോ 
ളജിസ്റ്റുകള്‍ക്കും മറ്റു പാരാമെഡിക്കല്‍ ജീവനക്കാര്‍ക്കും ഇതേ 


71% 


എസ്റ്റിമേറ്റ്‌: 2,500,000 


കലാകനമുദി 1994 ഒക്ടോബര്‍ 16 031 


അപകടസാധ്യതയുണ്ട്‌. ശരിയായി സുരക്ഷാ സംവിധാനങ്ങള്‍ 
(കൈയുറ, കണ്ണട തുടങ്ങിയവ) ഉപയോഗിക്കുകയാണെങ്കില്‍ ഇതില്‍ 
നന്ന്‌ 100 ശതമാനം സുരക്ഷ നേടാമെന്നാണ്‌ വിദഗ്ദ്ധാഭിപ്രായം. 

ഡോക്ടര്‍മാരുടെ ഇടയിലുള്ള്‌ ഈ ഭയം എച്ച്‌ ഐ വി പോസി 
റ്റീവ്‌ വ്യക്തികള്‍ക്കും, എയ്ഡ്‌സ്‌ രോഗികള്‍ക്കും ചികിത്സ നിഷേ 
ധിക്കപ്പെടുന്ന ഒരവസ്ഥ ലോകമെങ്ങും സംജാതമാക്കിയിടുണ്ട്‌. ഗു 
രുതരമായ അവസ്ഥയിലാണെങ്കില്‍പ്പോലും പലപ്പോഴും എച്ച്‌ ഐ 
വി പോസിറ്റീവ്‌ എയ്ഡ്‌സ്‌ രോഗികള്‍ക്ക്‌ ജീവരക്ഷ ലഭിക്കുന്നില്ല. 
ഈ രംഗത്തു പ്രവര്‍ത്തിക്കുന്ന സാമൂഹ്യ പ്രവര്‍ത്തകര്‍ക്കും ഏജന്‍ 
സികള്‍ക്കും നൊമ്പരമുണ്ടാക്കുന്ന ഒരു ചോദ്യചിഹ്നമാണീ പ്രവ 
ണത. എയ്ഡ്‌സ്‌ മാനേജ്മെന്റില്‍ പെട്ടെന്ന്‌ ഉത്തരം കണ്ടെത്താ 
നാവാത്ത,കുഴയ്ക്കുന്ന ചോദ്യം. 

എമര്‍ജന്‍സി ശസ്ത്രകിയ വേണ്ടവര്‍ക്കും ഓക്സിജന്‍, ഇന്റന്‍ 
Mal കെയര്‍ തുടങ്ങിയവ വേണ്ടവര്‍ക്കും ചികിത്ധ ലഭിക്കാറില്ല. 
“ഞങ്ങള്‍ക്ക്‌ രോഗം ബാധിച്ചാല്‍ ആരുത്തരം പറയും?” 
ഡോക്ട്രമാര്‍ ചോദിക്കുന്നു. ഇന്നത്തെ ചുറ്റുപാടില്‍ ഒന്നുറപ്പാണ്‌. 
എയ്ഡ്സ്‌ ബാധിച്ചാല്‍ നരകതുല്യമായ അന്ത്യം. 


ക്ക്‌ മറ്റു ഗുഹ്യരോഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്‌. മൂന്നാം 
ലോക രാജ്യങ്ങളില്‍ ലൈംഗിക രോഗങ്ങളുടെ (STD - Sexually 
Transmitted Diseases) നിരക്ക്‌, പ്രതേകിച്ച്‌ ചെറുപ്പക്കാരുടെയിട 
യില്‍, വളരെ കുടുതലാണ്‌. ഇതിനു പ്രധാന കാരണം അനാരോ 
ഗൃകരമായ, കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം തന്നെ. ഒപ്പം, എസ്‌. 
ടി.ഡിയുടെ പ്രത്യേകിച്ച്‌ സിഫിലിസ്‌, കാംക്രോയിസ്‌ എന്നിവയു 
ടെ സാന്നിദ്ധ്യം എച്ച്‌ ഐ വിയുടെ പ്രവേശനത്തിന്‌ സാഹചര്യമൊ 
രുക്കുന്നു. ഈ രോഗങ്ങള്‍ ലൈംഗികാവയവങ്ങളിലുണ്ടാക്കുന്ന 
പുണ്ണ്‌ വിം Lesions) അണുബാധയ്ക്കു സഹായകമാണ്‌. 

ചെറുപ്പക്കാരില്‍ 20 പേരില്‍ ഒരാള്‍ക്ക്‌ എല്ലാ വര്‍ഷവും ഒരു 
ലൈംഗിക രോഗമെങ്കിലും പിടിപെടുന്നുവെന്നാണ്‌ ഡബ്ളിയു 
എച്ച്‌ ഒയുടെ കണക്ക്‌. ചില ആഫ്രിക്കന്‍ രാജ്യങ്ങളിലെ പഠനങ്ങ 
ളനുസരിച്ച്‌ ചെറുപ്പക്കാരില്‍ 1636 ശതമാനം പേര്‍ക്ക്‌ എസ്‌ ടിഡി 
ഉണ്ടത്രെ. 

എസ്‌ ടി ഡി ബാധയുള്ളവരുടെ ഇടയില്‍ പത്തുശതമാനം പേര്‍ 
ക്ക്‌ എച്ച്‌ ഐ വി ബാധയുണ്ടെന്നാണ്‌ ലോകാരോഗ്യ സംഘടന 
പറയുന്നത്‌, ഇക്കാരണത്താല്‍ ലോകാരോഗ്യ സംഘടനയുടെ 
എയ്ഡ്‌സ്‌ ചികിത്സാ നയത്തില്‍ എസ്‌ ടി ഡിക്ക്‌ പ്രാധാന്യം നല്‍ 
കിയിട്ടുണ്ട്‌. എസ്‌ ടി ഡി നിയന്ത്രണം രണ്ടു തരത്തില്‍ എച്ച്‌ ഐ 
വി ബാധ തടയുന്നു. ഒന്ന്‌ അപകടകരമായ ജീവിതരീതി ചിട്ടപ്പെ 
ടുത്തുന്നു. രണ്ട്‌ എസ്‌ ടി ഡിയുടെ അഭാവം എച്ച്‌ ഐവി ബാ 
ധയ്ക്ക്‌ സഹായകമല്ല. ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസ 
രിച്ച്‌ എച്ച്‌ ഐ വി ബാധിതരില്‍ പകുതിപ്പേര്‍ 1524 വയസ്സ്‌ പ്രാ 
യമുള്ളവരാണത്രെ. 

എയ്ഡ്‌സുമായി വളരയെടുത്ത ബന്ധമുള്ള മറ്റൊരു വ്യാധിയാ 
ണ്‌ ക്ഷയം. ഇപ്പോള്‍ത്തന്നെ ആണ്ടുതോറും 30 ലക്ഷം പേരെ വീതം 
കൊന്നൊടുക്കുന്ന ഈ രോഗം എച്ച്‌ ഐ വി ബാധയാല്‍ പ്രതി 
രോധശക്തി നഷ്ടപ്പെട്ട വൃക്തിയെ അതിക്രൂരമായി ആക്രമിക്കു 
ന്നു. എയ്ഡ്‌സിനോടൊപ്പം താങ്ങാനാവാത്ത ക്ഷയവും പേറി രോ 
ഗി മരിക്കുന്നു. വാരിയെല്ലുകള്‍ക്കിടയില്‍ കുടുങ്ങുന്ന, ചങ്കുപറിച്ചെ 
റിയാന്‍ ശ്രമിക്കുന്ന ചുമ മരണം വരെ രോഗിയെ പിന്തുടരുന്നു. 
ഇത്തരം ക്ഷയത്തെ ചികിത്സിക്കാന്‍ ശ്രമിക്കുന്ന ശക്തിയേറിയ 
ആന്റിബയോട്ടിക്കുകള്‍ക്കും നാണം കെട്ടു പിന്‍മാറേണ്ടി വരും. 

മൂന്നാം ലോക രാജ്യങ്ങളില്‍ 3050 ശതമാനം വരെ ആളുകള്‍ 
ക്ക്‌ ഒരിക്കലെങ്കിലും തിരിച്ചറിയപ്പെടാനാവാത്ത ക്ഷയബാധയുണ്ടാ 
യിട്ടുണ്ടാവുമെന്നാണ്‌ വിദഗ്ദ്ധാഭിപ്രായം. ഇവരിലാര്‍ക്കെങ്കിലും 
എച്ച്‌ ഐ വി ബാധയുണ്ടായാല്‍ ആക്രമണോത്സുകതയോടെ 
ആദ്യം ചാടി വീഴുന്നത്‌ ക്ഷയമായരിക്കും. ഇതിന്റെ ചികിത്സച്ചെ 
ലവോ, ഇത്തരം രാജ്യങ്ങള്‍ക്ക്‌ താങ്ങാവുന്നതിലുമധികവും. 

ഇനിയുമുണ്ട്‌ അപകടം, ഈ ക്ഷയം മറ്റുള്ളവര്‍ക്ക്‌ പകരാനുള്ള 
സാധ്യത വളരെക്കൂടുതലാണ്‌. അതായത്‌ സാധാരണ ക്ഷയത്തെ 
അപേക്ഷിച്ച്‌ എയ്ഡ്‌സ്ബാധ മൂലമുണ്ടാകുന്ന ക്ഷയത്തിന്റെ സാം 
ക്രമിക ശേഷി പല മടങ്ങെന്നര്‍ത്ഥം. മരുന്നും മന്ത്രവും വിഫലവും. 
ഈ രോഗത്തെക്കുറിച്ച്‌ കേള്‍ക്കാന്‍ തുടങ്ങിയിട്ട്‌ ഒരു ദശകത്തി 
ലേറെയായെങ്കിലും, ഇതിന്‌ ഒരു മറുമരുന്ന്‌ ഇന്നും സ്വപ്നമായിത്തു 
ടരുന്നു വൈറസുകള്‍ക്ക്‌ ഈഷധമില്ലെന്നതും പകരം വാക്‌സിന്‍ 
മാ്രമാണ്‌ ഒരേ ഒരായുധം എന്ന അറിവിന്റെ പശ്ചാത്തലത്തില്‍ 


32 ഉ കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


ലൈംഗികമാര്‍ഗ്ഗത്തിലൂടെ പകരുന്നതായതിനാല്‍ എച്ച്‌ ഐ വി 


പിഞ്ചു കുഞ്ഞുങ്ങളും 
ഇരകളാകുന്നു 


Q) വിഭാഗങ്ങളോടൊപ്പം കുഞ്ഞുങ്ങളും രോഗബാധിതരാ 
യിക്കൊണ്ടിരിക്കയാണ്‌. പ്രധാനമായും രോഗബാധിതരായ അമ്മ 
യില്‍ നിന്നും ഗര്‍ഭാവസ്ഥയിലിരിക്കുമ്പോള്‍ത്തന്നെ. ഇന്ന്‌ ലോ 
കത്ത്‌ പത്തുലക്ഷം കുഞ്ഞുങ്ങള്‍ ഇപ്പോള്‍ത്തന്നെ രോഗബാധി 
തരാണ്‌. : 

മുതിര്‍ന്നവരെ അപേക്ഷിച്ച്‌ ബാല്യകാല എയ്ഡ്‌സ്‌ [പീഡിയാ 
ട്രിക്സ്‌ എയ്ഡ്സ്‌) ബാധിക്കുന്ന കുഞ്ഞുങ്ങള്‍ അധികനാള്‍ ജീ 
വിച്ചിരിക്കില്ല. ശരീരത്തിന്റെ കെല്‍പ്പില്ലാത്ത പ്രതിരോധ ശക്തി 
തന്നെയാണ്‌ കാരണം. രോഗബാധിതരായ അമ്മമാര്‍ക്കു പിറ 
ക്കുന്ന കുഞ്ഞുങ്ങളില്‍ 30 ശതമാനം പേര്‍ക്ക്‌ അണുബാധയു 
ണ്ടാകാം. അടുത്തിടെ നടത്തിയ പരിക്ഷണങ്ങള്‍ പ്രകാരം AZT 
ഉപയോഗിക്കുന്ന അമ്മമാരില്‍ നിന്നും രോഗം പകരാനുള്ള സാ 
WO താരതമ്യേന കുറവാണ്‌. 

രോഗബാധിതരായ അമ്മമാരുടെ മുലപ്പാലിലൂടെയും രോഗം 
പകര്‍ന്നേക്കാം. പക്ഷേ ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശ 
പ്രകാരം, മുലപ്പാലില്‍ ഒഴിവാക്കാനാവാത്ത പോഷണ വസ്ത 
ങ്ങളുള്ളതുകൊണ്ട്‌, രോഗബാധയുണ്ടാകുമെന്ന പേടിയില്‍ പാ 
ലൂട്ടലില്‍ നിന്നൊഴിഞ്ഞു നില്‍ക്കേണ്ട കാര്യമില്ല. 

സാധാരണ നിലയില്‍ അണുബാധയുണ്ടായാല്‍ അഞ്ചുകൊല്ല 
ത്തിലധികം കുഞ്ഞുങ്ങള്‍ ജീവിച്ചിരിക്കാന്‍ സാധ്യതയില്ല. ൭ 


എയ്ഡ്സിന്‌ ഒരു വാക്‌സിന്‍ കണ്ടുപിടിക്കപ്പെടാന്‍ ഇനിയും എത്ര 
വര്‍ഷമെടുക്കുമെന്ന്‌ ശാസ്ത്രജ്ഞന്‍മാര്‍ക്കു പോലും തിട്ടമില്ല. 

എയ്ഡ്‌സിനു കാരണമായ എച്ച്‌ ഐ വിക്ക്‌ ഒന്നിലേറെ ജനി 
തക രൂപങ്ങളുണ്ട്‌ (genetic forms) എച്ച്‌ ഐ വി ഉം എച്ച്‌ ഐ 
വി 2 ഉം. 1983ല്‍ ഫ്രാന്‍സിലാണ്‌ ആദ്യമായി എച്ച്‌ ഐ വി 1 കണ്ടു 
പിടിക്കപ്പെട്ടത്‌. മൂന്നു വര്‍ഷത്തിനുശേഷം ഈ വൈറസിന്റെ മറ്റൊ 
രു രൂപം (mutagenic form) ആഫ്രിക്കയില്‍ കണ്ടെത്തപ്പെട്ടു. ഇതാ 
ണ്‌ എച്ച്‌ ഐ വി 2 ഈ വൈറസ്‌ ബാധിച്ചാലും എയ്ഡ്‌സ്‌ പി 
ടിപെടും. ഇന്ത്യയില്‍ ഈ രണ്ടു വൈറസും കണ്ടുപിടിക്കപ്പെട്ടിട്ടു 
ണ്ട്‌. ഇപ്പോള്‍ എച്ച്‌ ഐവി 3 എന്ന വൈറസും ഉണ്ടായിട്ടുണ്ടോ 
എന്ന്‌ വൈദ്യശാസ്ത്രജ്ഞര്‍ സംശയിക്കുന്നു. 

എയ്ഡ്‌സ്‌ വാക്‌സിന്‍ നിര്‍മ്മാണത്തിനുള്ള ഏറ്റവും വലിയ ത 
ടസ്റവും ഈ ജനിതക രൂപങ്ങളാണ്‌. എച്ച്‌ ഐ വി 1 നെതിരെ 
യുള്ള വാക്‌സിന്‍ എച്ച്‌ ഐ വി 2 നെതിരെ ഫലപ്രദമാകില്ല. 
ഇപ്പോള്‍ ഈ രണ്ടു വൈറസുകള്‍ക്കുമെതിരെ വാക്‌സിന്‍ കണ്ടെ 
ത്തേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ രണ്ടു വാക്സിനുകളും 
തയ്യാറാവുമ്പോഴേക്കും (അതെപ്പോഴെന്ന്‌ ദൈവത്തിനുപോലും നി 
ശ്ചയമില്ല) മൂന്നാമതൊരു വൈറസ്‌ പ്രതൃക്ഷപ്പെട്ടുകൂടെന്നില്ല. 
പരമ്പരാഗത വൈദ്യശാസ്ത്രവും ഒരു പിടി ഗവേഷണങ്ങളുമായി 
തീവ്രപരിശ്രമത്തിലാണ്‌. ധാരാളം അവകാശവാദങ്ങള്‍ ഗവേഷണാ 
ന്തരീക്ഷം ശബ്ദമുഖരിതമാക്കുന്നു. നിരാശരായ ആധുനിക വൈ 
ദൃശാസ്ത്രജ്ഞര്‍പോലും ഇത്തരം രീതിയുടെ സാധ്യതകളില്‍ വി 
ശ്വാസമര്‍പ്പിച്ചിരിക്കയാണ്‌. ഈയിടെ യോക്കോഹോമ (ജപ്പാന്‍) 
യില്‍ നടന്ന അന്തര്‍ദ്ദേശീയ എയ്ഡ്സ്‌ സമ്മേളനത്തില്‍ ചൈന 
യില്‍നിന്ന്‌ പരമ്പരാഗത ചികിത്സാ വിധികളെപ്പറ്റി രണ്ടു പേപ്പ 
റുകളാണ്‌ അവതരിപ്പിക്കപ്പെട്ടത്‌. 

എയ്ഡ്‌സ്‌ രോഗികള്‍ക്ക്‌ ഇപ്പോള്‍ നല്കിവരുന്ന മരുന്ന്‌ AZT 
എന്ന പേരിലറിയപ്പെടുന്നു. വിലയേറിയ ഈ മരുന്നിന്‌ ശാ 
സ്ത്രീയ നാമം 2IDOVUDINE എയ്ഡ്‌സിനെ ഭേദമാക്കാനേയാ 
വില്ല മറിച്ച്‌ ഇത്‌ ശരീരത്തിന്റെ പ്രതിരോധാവസ്ഥയ്ക്ക്‌ ബലം പക 
രുകയും അങ്ങനെ മരണം നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു 
വെന്നാണ്‌ ഇതിന്റെ ഉല്‍പ്പാദകര്‍ അവകാശപ്പെടുന്നത്‌, ഈ അവ 
കാശവാദം ഇന്നും തര്‍ക്കാവസ്ഥയിലാണെങ്കിലും. ഏതായാലും 
ഈ മരുന്ന്‌ സാധാരണക്കാരനുള്ളതല്ല. RETROVIR എന്ന പേരില്‍ 
വെല്‍കം കമ്പനി തയ്യാറാക്കുന്ന ഈ മരുന്നിന്‌ തൊട്ടാല്‍ പൊ 
ള്ളുന്ന വിലയാണ്‌. വെല്‍കം കമ്പനിയുടെ 12 ശതമാനം ലാഭം ഈ 
മരുന്നില്‍ നിന്നാണെന്നത്‌ എയ്ഡ്‌സിന്റെ സാമ്പത്തികത വെളിവാ 
ക്കുന്നില്ല?! മാത്രമല്ല ഈ മരുന്നിന്റെ സൈഡ്ഇഫക്ട്സ്‌ താങ്ങാ 


Sm oo 


വുന്നതിലുമധികമാണത്രേ. 
ഇതേ സമയം അമേരിക്കയിലെ യുണൈറ്റഡ്‌ ബയോ മെഡിക്കല്‍ 
(യു ബി ഐ! എന്ന മരുന്നു കമ്പനി തയ്യാറാക്കിയ ഓറല്‍ വാക്‌സി 
ന്റെ (പോളിയോ വാക്‌സിന്‍ പോലെ വായില്‍ ഒഴിക്കാവുന്നത്‌) പരീ 
ക്ഷണം ജൂലൈയില്‍ അമേരിക്കയിലാരംഭിച്ചു കഴിഞ്ഞു. യു ബി 
ഐ. വക്താക്കള്‍ പറയുന്നത്‌ എല്ലാ എച്ച്‌ ഐ വി വൈറസുകള്‍ 
ക്കും എഐ വി.എച്ച്‌ ഐവി 2...) എതിരെയുള്ള ഒരാഗോള 
വാക്സിന്‍ ആണ്‌, കമ്പനിയുടെ ലക്ഷ്യമെന്നാണ്‌. എച്ച്‌ ഐ വീ 
ബാധയില്ലാത്ത 32 സന്നദ്ധരിലാണ്‌ ഈ വാക്സിന്‍ പരീക്ഷിക്കപ്പെ 
ടുന്നത്‌. ചൈനയില്‍മുമ്പു നടന്ന ഇതേ പരീക്ഷണ ശ്രമം ധാരാളം 
വിമര്‍ശമുണര്‍ത്തിയിരുന്നെങ്കിലും യു ബി ഐ പദ്ധതിയുമായി മു 
ന്നോട്ടു നീങ്ങുകയാണ്‌. 
എച്ച്‌ ഐ വിയുടെ സംക്രമണം 1970 കളിലും 1980ന്റെ തുടക്ക 

ത്തിലും വടക്ക്‌, തെക്ക്‌ അമേരിക്കയിലും, ആസ്ത്രേലിയ, പശ്ചിമ 
യൂറോപ്പ്‌ ആഫ്രിക്ക തുടങ്ങിയ ഭാഗങ്ങളിലും പടര്‍ന്നിരുന്നു. പാ 
ശ്ചാത്യ നാടുകളില്‍ സ്വവര്‍ഗ്ഗ സംഭോഗികള്‍, ബൈ സെക്ഷ്വൽ 
സ്‌, മയക്കുമരുന്നിനടിമകളായവര്‍ എന്നിവരുടെയിടയിലും കരീബി 
യന്‍, കിഴക്കന്‍, മധ്യ ആഫ്രിക്കന്‍ നാടുകളില്‍ ലൈംഗികമായ 
അച്ചടക്കമില്ലാത്തവരുടെയിടയിലുമാണ്‌ ഈ രോഗം തുടക്കത്തില്‍ 
കണ്ടു തുടങ്ങിയത്‌. അതും നഗരങ്ങളില്‍. പിന്നീട്‌ ഇത്‌ ഗ്രാമങ്ങ 
ളിലേക്കും പടര്‍ന്നു. 

ഈ രോഗം കൊടുങ്കാറ്റു വിതച്ച ആഫ്രിക്കന്‍ രാജ്യങ്ങളില്‍ എ 
DUA ഒരു കുടുംബരോഗമാണ്‌. ഭാര്യമാര്‍ക്കും, ഭര്‍ത്താക്കന്മാര്‍ 
ക്കും, കുഞ്ഞുങ്ങള്‍ക്കും പകരുന്ന മാരകവ്യാധി. വാഷിംഗ്ടണിലെ 


യന്‍മാര്‍ പ്രായപൂര്‍ത്തിയാകാത്ത ബാലികമാരെ ബലാത്സംഗം ചെ 
QM പ്രവണത (pre-pubertal rape) ആഫ്രിക്കന്‍ രാജ്യങ്ങളില്‍ 
വളരെക്കുടുതലാണത്രേ. 

വിദഗ്ദ്ധാഭിപ്രായ പ്രകാരം ആഫ്രിക്കയിലെ ബാധയ്ക്കു തുല്യ 
മായ രീതിയില്‍ ഏഷ്യയില്‍ ദ്രുതഗതിയില്‍ രോഗം പടരുകയാണ്‌. 
ആഫ്രിക്കയേക്കാള്‍ ജനസാന്ദ്രത ഏഷ്യയില്‍ കൂടുതലാണെന്നത്‌ 
സ്ഥിതി കൂടുതല്‍ ഭയജനകമാക്കുന്നു. സബ്സഹാറന്‍ ആഫ്രിക്ക 
യില്‍ ടഃറകളുടെ തുടക്കത്തില്‍ പടര്‍ന്ന അതേ നിരക്കില്‍ ഇപ്പോള്‍ 
ഏഷ്യയിലും ഈ രോഗം പടരുകയാണ്‌. 2000 മാണ്ടോടെ രോഗബാ 
ധയുടെ കാര്യത്തില്‍ ലോക ജനസംഖ്യയുടെ പകുതി വസിക്കുന്ന 
ഏഷ്യയാവും മുന്‍പന്തിയില്‍. അപ്പോള്‍ ആഗോള എച്ച്‌ ഐവി 
ബാധിതരുടെ 40 ശതമാനം ഏഷ്യയിലായിരിക്കും. 1992ലെ കണക്കി 
ന്റെ അഞ്ചു മടങ്ങ്‌. തുടര്‍ന്ന്‌ സബ്സഹാറന്‍ ആഫ്രിക്ക, ലാറ്റിന്‍ 
അമേരിക്ക, കരീബിയന്‍ രാജ്യങ്ങളും. എച്ച്‌ ഐ വി ബാധ 
എയ്ഡ്‌സ്‌ രോഗമായി മാറാനെടുക്കുന്ന പത്തുവര്‍ഷങ്ങളില്‍ രോ 
ഗലക്ഷണങ്ങളൊന്നും പ്രകടമല്ലാത്തതു കൊണ്ട്‌ നിശ്ശബ്ദമായി 
രോഗം പടരുകയാണ്‌. പുറമേ കാണപ്പെടാത്ത രോഗത്തെക്കുറിച്ച്‌ 
ആരു വേവലാതിപ്പെടാന്‍? 

വൃഭിചാരം സാമുഹികജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിക്ക 
പ്പെട്ട തായ്‌ലാന്റിൽ ജനസംഖ്യയുടെ ഒരു ശതമാനം പേര്‍ എച്ച്‌ 
ഐ വി ബാധിതരാണെന്നാണ്‌ കണക്ക്‌. അതായത്‌ ആറ്‌ ലക്ഷം 
പേര്‍. അടുത്ത നൂറ്റാണ്ടിന്റെ തുടക്കത്തില്‍ ഇത്‌ പത്തു മടങ്ങാകും. 
അതായത്‌ അറുപതുലക്ഷം. തായ്ലന്റിലുള്ളതിനേക്കാള്‍ നാലുമ 
ടങ്ങ്‌ ജനങ്ങളുള്ള അമേരിക്കയില്‍ ഈ രോഗം അഞ്ചുകൊല്ലും കൂ 
ടുതലുണ്ടായിരുന്നെങ്കിലും മൊത്തം 


വേള്‍ഡ്‌ വാച്ച്‌ ഇന്‍സ്റ്റിവ്വൂട്ടിന്റെ ക 
ണക്കനുസരിച്ച്‌ ഓരോ എയ്ഡ്സ്‌ _ 
മരണവും നിരവധി പേരെ അനാഥരാ 
ക്കിയിട്ടുണ്ട്‌. 20 ലക്ഷത്തിലേറെ കു 
ഞ്ഞുങ്ങള്‍ക്ക്‌ അമ്മമാരെയെങ്കിലും 
നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പത്ത്‌ ആഥഫ്രി 
ക്കന്‍ രാജ്യങ്ങളില്‍ 280 ലക്ഷം കു 
ഞ്ഞുങ്ങള്‍ക്ക്‌ 2000 മാണ്ടോടെ ഒരു 
രക്ഷിതാവിനെയെങ്കിലും നഷ്ടപ്പെടും. 
എയ്ഡ്‌സ്‌ കാരണം അനാഥരാവുന്ന 
തില്‍ 90 ശതമാനം പേരും സബ്‌ 
സഹാറന്‍ ആഫ്രിക്കയിലായിരിക്കും. 
1981 മുതല്‍ രോഗബാധയില്‍ ഈ 
രാജ്യങ്ങള്‍ മുന്നിലാണ്‌. ഈ രോഗം 
സബ്സഹാറന്‍ ആഫ്രിക്കന്‍ രാജ്യ 
ങ്ങളെ താറുമാറാക്കിക്കഴിഞ്ഞു. ഒര 
വിശ്വസനീയമായ അത്ഭുതത്തിനു മാ 
ത്രമേ ഈ രാജ്യങ്ങളെ കരകയറ്റാ 
നാവൂ. 
ടാന്‍സാനിയായില്‍ നഗരങ്ങളില്‍ 
5.3 ശതമാനം പേര്‍ക്കും ഗ്രാമങ്ങളില്‍ 
1.4 ശതമാനം പേര്‍ക്കും ഈ രോഗം 
ബാധിച്ചു കഴിഞ്ഞു. ലോകബാങ്കി 
ന്റെ പ്രവചനമനുസരിച്ച്‌ (ടാന്‍സാ 
നിയ എയ്ഡ്‌സ്‌ അസസ്‌മെന്റ്‌ 
ആന്റ്‌ പ്ളാനിംഗ്‌ സ്റ്റഡി 1992) 2010 
ഓടെ ടാന്‍സാനിയന്‍ നഗരങ്ങളില്‍ 
ആറുപേരിലൊരാള്‍ക്ക്‌ എച്ച്‌ ഐ വി 
ബാധയുണ്ടായിക്കഴിഞ്ഞിരിക്കും. അവി 
ശ്വസനീയമാണ്‌ ഈ വാര്‍ത്ത. പക്ഷെ 
അതു തന്നെയാണ്‌ സത്യവും. 
ഉഗാണ്ടയിലും ഇതു പോലെയാ 
ണ്‌ സ്ഥിതി. ബാധ തടയാനുള്ള മാര്‍ 
ഗ്ഗമായി കല്യാണം വരെ കന്യകാത്വം 
സംരക്ഷിക്കാന്‍ മാതാപിതാക്കള്‍ 
മക്കളെ ഉപദേശിച്ചു തുടങ്ങിയിരിക്കു 
ന്നു. ഇവിടെ കന്യകാത്വ സംരക്ഷണ 
ത്തിന്‌ സമ്മാനം വരെ ഏര്‍പ്പെടുത്ത 
പ്പെട്ടിരിക്കുന്നു. ഇതേ സമയം രോഗ 
ബാധയുടെ ഭയമില്ലാത്ത ലൈംഗിക 


a 


ച്ച 


ദശലക്ഷത്തില്‍ കാണിക്കുന്നു 


1980 1985 


വി്ലാഭിപ്രയ 
പ്രകാരം ആഫ്രിക്കയിലെ 
എയ്ഡ്‌സ്‌ ബാധയ്ക്കു തുല്യമായ 
രീതിയില്‍ ഏഷ്യയില്‍ 
ദ്രുതഗതിയില്‍ ഈ രോഗം 
പടരുകയാണ്‌. 
ആഫ്രിക്കയേക്കാള്‍ 
ജനസാന്ദ്രത ഏഷ്യയില്‍ 
കൂടുതലാണെന്നത്‌ സ്ഥിതി കൂടുതല്‍ 
ഭയണൂനകമാക്കുന്നു. സബ്സഹാറന്‍ ആഫ്രിക്കയില്‍ 
80കളുടെ തുടക്കത്തില്‍ പടര്‍ന്ന അതേ നിരക്കില്‍ 
ഇപ്പോള്‍ എഷ്യയിലും 
ഈ രോഗം പടരുകയാണ്‌. 2000 
മാണ്ടോടെ രോഗബാധയുടെ 
കാര്യത്തില്‍ ലോക ഇനസംഖ്യയുടെ 
പകുതി വസിക്കുന്ന 
എഷ്യയാവും ന്‍പന്തിയില്‍, ൦ 


1990 1995 2000 


എയ്ഡ്‌സ്‌ ബാധയുള്ള അഞ്ചു വയസ്സുവരെയുള്ള കൂട്ടികള്‍ 
1989 മൃ ൨൦ വകാ 


[രോഗികളുടെ എണ്ണം പത്തു ലക്ഷം 


മാത്രമാണ്‌. 

തായ്ലാന്റിലെ രോഗബാധയുടെ 
പ്രധാനകാരണം എഭിചാരം തന്നെ. 
ആണായാലും പെണ്ണായാലും സാമു 
ഹികമായി ലൈംഗികതയ്ക്ക്‌ യാ 
തൊരു വിലക്കുമില്ല. വൃഭിചാരശാല 
കള്‍, മസാജ്‌ പാര്‍ലറുകള്‍ മദ്യപാ 
നശാലകള്‍, തെരുവു വേശ്യകള്‍ തു 
ടങ്ങിയവയ്ക്ക്‌ ഇവിടെ യാതൊരു 
പഞ്ഞവുമില്ല. വൃഭിചാരിണിമാര്‍ക്കി 
ടയില്‍ 35 ശതമാനം പേര്‍ക്ക്‌ രോഗ 
ബാധയുണ്ട്രതേ. മസാജ്‌ പാര്‍ലറു 
കള്‍, പബ്ബുകൾ എന്നിവിടങ്ങളി 
ലെ പണിക്കാരുടെ ഇടയില്‍ നാലു 
ശതമാനത്തിനും. 

ചിയാംഗ്മാന്‍ എന്ന വടക്കന്‍ താ 
യ്നഗരത്തിലെ കണക്കുകള്‍ അമ്പ 
രപ്പിക്കുന്നവയാണ്‌. 

രക്തദാനികള്‍ പത്തൃശതമാനഹ 
;മയക്കൂമരുന്നൂപയോഗിക്കുന്നവര്‍ അ 
രൂപത്തൊന്നു ശതമാനം, വ്യഭിചാരി 
ണിമാര്‍ മുപ്പത്തഞ്ചുശതമാനം. ഗര്‍ 
ഭിണികള്‍ ഒന്നര ശതമാനം. ഇവി 
ടത്തെ എയ്ഡ്സ്‌ പകര്‍ച്ചയുടെ 
തോത്‌ വിശ്വസിക്കാവുന്നതിലുമപ്പു 
റമാണ്‌. 

. പക്ഷേ അടുത്തിടെ കമ്പോള 
വല്‍ക്കരണത്തിലൂട്യുണ്ടായ സാ 
MANA വളര്‍ച്ച കാരണം തായ്‌ 
പെണ്‍കുട്ടികള്‍ക്ക്‌ എഭിചരിക്കേണ്ട 
ആവശ്യം കുറയുന്നു. ഗ്രാമങ്ങളില്‍ 
നിന്ന്‌ നഗരങ്ങളിലേക്ക്‌ കുടിയേ 
AM പെണ്‍കുട്ടികളുടെ എണ്ണവും 
കുറയുകയാണ്‌. ഈ കുറവ്‌ നിക 
ത്തുന്നത്‌ ലാവോസ്‌, ചൈന, വിയ 
റ്റ്നാം, മ്യാന്‍മാര്‍ (ബര്‍മ്മ) എന്നീ രാ 
ജ്യങ്ങളില്‍ നിന്നും “ഇറക്കുമതി” 
ചെയ്യപ്പെടുന്ന പെണ്ണുങ്ങളാണ്‌. വ്യ 
 ഭിചാരശാലകളില്‍ നൂറുശതമാനം 


സാദ്ധൃത തേടി നടക്കുന്ന കാമവെറി 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 16033 


ആഹാരവും പാനീയവും 
പങ്കിടല്‍ 


എച്ച്‌ ഐ വി ടോയ്ലറ്റോ 
ബാധയുള്ളവരുമായി ബാത്‌ ടബോ 
ഇടപെടല്‍ പങ്കിടല്‍ 


A 


ജോലിസ്ഥലമോ പങ്കിടൽ 


ആഹാരപാത്രമോ, 
സ്പൂണോ, കപ്പോ 
ഉപയോഗിക്കുന്നത്‌ 


സ്നേഹപ്രകടന 
പ്രതീകമായ 
ഉമ്മവയ്ക്കല്‍ 


കൊതുകു കണ്ണീര്‍, ഉമിനീര്‌, വിയര്‍പ്പ്‌ 


“വാഹക'മല്ല 


ഉറ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിനുള്ള സര്‍ക്കാര്‍ ശ്രമങ്ങളോ എയ്ഡ്സും ക്ഷയരോഗവും തമ്മിലു ൽ ം 
എയ്ഡ്‌സ്‌ നിവാരണ സന്ദേശങ്ങളോ ഭാഷാ പ്രശ്നം കാരണം ഈ | ഗത്ത്‌ വര്‍ കനവില്‍ ലല യ ഇന ee 
പെണ്‍കുട്ടികളിലെത്താറില്ല എന്നത്‌ പ്രശ്നം കൂടുതല്‍ വഷളാക്കു പ്പോള്‍ത്തന്നെ വര്‍ഷം തോറും 15 ലക്ഷം പേര്‍ക്ക്‌ ക്ഷയരോഗമുണ്ടാ 
ന്നു. ഒപ്പം ഈ രോഗം ഇവരിലൂടെ അതിര്‍ത്തിക്കപ്പുറം “കയറ്റുമ | കാറുണ്ട്‌. അതില്‍ 5 ലക്ഷം പേര്‍ മരിക്കുകയും ചെയ്യുന്നു. 
തി ചെയ്യപ്പെടുകയുമാണ്‌. എയ്ഡ്സ്‌ മുലമുണ്ടാകുന്ന പ്രധാന രോഗം ക്ഷയമായതുകൊണ്ട്‌ 
., ഏഷ്യന്‍ വികസനബാങ്ക്‌ (എ ഡി ബി) കണക്കുപ്രകാരം തായ്ലാ | ക്ഷയരോഗികളുടെ എണ്ണം കുത്തനെ ഉയര്‍ന്നേക്കും. ഒരു ക്ഷയരോ 
ന്റിനോടൊപ്പം മുന്‍പന്തിയിലാണ്‌ ഇന്ത്യയും. ഇവിടെ മറ്റ്‌ രാജ്യ | ഗിയുടെ മരുന്നിനു വേണ്ടി മാത്രം വര്‍ഷം തോറും 1,500 രൂപ വേണ്ടി 
ങ്ങളെ അപേക്ഷിച്ച്‌ അപകടസാധ്യതയുള്ള ജനവിഭാഗങ്ങളേയും | വരും. ഇതിന്‌ പണമെവിടെനിന്നു സംഘടി ക്കും? 
കടന്ന്‌ രോഗം സാധാരണ ളുനങ്ങളിലേക്കു പടര്‍ന്നു പിടിക്കുകയാ ഇന്ത്യയില്‍ 2000 ഓടെ രോഗബാധ ചാവി സ്ഥി 
ണ്‌. ബോംബേയിലെ എഭിചാരിണിമാരുടെയിടയീല്‍ 41 ശതമാനം | രീകരിക്കപ്പെടുമെന്നു വിശ്വസിക്ക ടുന്നുവെങ്കിലും 2015 വരെ ഉയ 
പേര്‍ എച്ച്‌ ഐ വി ബാധിതരാണ്‌. ത്രായ്ലാന്റിലെ ശതമാനത്തേ  രുമെന്നാണ്‌ ലോകാരോഗ്യ പറയു ന്നത്‌. A 
ക്കാളും കുടുതലാണിത്‌. മദിരാശിയില്‍ (1992 ലെ കണക്ക്‌) 8.5 ഈ കണക്കുകള്‍ക്ക്‌ നൈമിഷികമായ നിലനില്‍ ഉള്ളൂ. ഓ 
ശതമാനത്തിനും. E രോ നിമിഷവും രോഗിയുടെ ശരീരത്തില്‍ വൈറസ്‌ റ 
ഏഴായിരത്തിലേറെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും. 620,000 | പോലെ ഇതു പെരുകുകയാണ്‌. മനുഷ്യരാശിയുടെ തകര്‍ 9 
ലേറെ ആശുപത്രിക്കിടക്കകളും 2500 പേര്‍ക്ക്‌ ഒരു ഡോക്ടര്‍ എന്ന | മൂഹിക ജീവിതത്തിന്റെ, കുടുംബ ബന്ധങ്ങ ots ജീര്‍ sey 
കണക്കും നോക്കുമ്പോള്‍ ഇന്ത്യയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതാ | ഥില്യം ഒക്കെ നാം കാണാനിരിക്കുന്നനേയുള ih se 
ണ്‌. പക്ഷേ 2000 ഓടെ ഇപ്പോള്‍ ബാധയുണ്ടായിക്കഴിഞ്ഞ അഞ്ചു ലോകാരോഗ്യ സംഘടന ജിപി എ (൭ Sage പ്രോഗ്രാം ഓണ്‍ 
ലക്ഷം പേര്‍ക്കെങ്കിലും എയ്ഡ്‌സ്‌ പ്രത്യക്ഷമായിക്കഴിഞ്ഞാല്‍ | എയ്ഡ്സ്‌ ഡയറക്ടര്‍ മൈക്കേൽ fe പി ലം a 
ഇവര്‍ക്ക്‌ പ്രവേശനം നല്‍കുവാന്‍ ആശുപത്രികളില്‍ സ്ഥലമുണ്ടാ “ഈ വൈറസ്‌ എല്ലായിടവുമുണ്ട്‌. ഈ തിനെ Geek Oy 
കുമോ രുതരാവസ്ഥ നാമനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ.” 


34  കലാകനമുദി 1994 ഒക്ടോബര്‍ 16 


. | ഞ്ഞിട്ടില്ല. ശബ്ദങ്ങള്‍ 


ന്നുണ്ട്‌. നിന്നനില്പില്‍ 


{Eel പുറത്തിറങ്ങി പ്ര 


ീ..ംഷ്കാണ്‌ ഇറങ്ങി 
യത്‌. അടഞ്ഞ വാതിലിനു പി 
ന്നിൽ ബാറിലെ ആരവം പെ 
ടെന്ന്‌ നിലച്ചു. കാതില്‍ ഇത്രനേ 
രവും തുളച്ചിറങ്ങിയ ശബ്ദങ്ങ 
ളെല്ലാം തോര്‍ന്നു. മഴയുടെ അ 
വസ്ഥിതത്വം അശ്ളീമായിത്തോ 
ന്നി. കിഴക്കുനിന്ന്‌ വന്ന ഓട്ടോ 
യുടെ പിന്നാലെ ബാലചന്ദ്രന്‍ 
കൈകൊട്ടി പാഞ്ഞു. ഓട്ടോ നിര്‍ 
ത്താതെ പോയി. തൊട്ടപ്പുറത്തു, 
വന്നു നിന്ന ഓട്ടോയുടെ അടു 
ത്തേക്ക്‌ ഞാനും കുതിച്ചു. ആരൊ 
ക്കെയോ അപ്പോഴേക്കും ഓട്ടോ 
യെ ചൂഴ്ന്നിരുന്നു. 
“അത്താണിവരെ പോവ്വോ” 
ഓട്ടോ ഡ്രൈവര്‍ കേള്‍ക്കാതെ 
വേറെ രണ്ടുപേരെ കയറ്റി സ്റ്റാര്‍ട്ട്‌ ചെ 
യ്തു. പിന്നെയും വന്നുനിന്ന ഓട്ടോയുടെ 
പിന്നാലെ ബാലചന്ദ്രന്‍ പാഞ്ഞു ചെല്ലു 
ന്നതു കണ്ടു. മടങ്ങുന്നതും കണ്ടു. 
“ഓട്ടോ കിട്ടാന്‍ വിഷമാ... എന്താ ചെയ്യാ” 
ഞാന്‍ ചോദിച്ചപ്പോള്‍ ബാലചന്ദ്രന്‍ ക്ഷ 
NAO ആംഗ്യം കാട്ടി. അതിലെ പോയ 
മറ്റൊരു ഓട്ടോയുടെ പിന്നാലെ ചെന്നു. 
അത്‌ നിര്‍ത്തിയതേയില്ല. കനക്കാതെയും 
കുറയാതെയും മഴയുടെ അശ്ളീലം തുടരു 
ന്നു. - 
“ഒരു സ്മോള്‍ കൂടി ആയാലോ” 
തുടങ്ങിയാല്‍ പിന്നെ ബാലചന്ദ്രന്‌ വിരാ 
മമില്ല. എന്നാലും ഈ വഴിയില്‍ നനഞ്ഞു 
നില്‍ക്കുന്നതിലും ഭേദം ബാറില്‍ കയറി 
ഒന്നു കൂടി മിനുങ്ങുന്നതാണ്‌. - 
“വാ” 
എന്റെ ആവേശത്തിനു പിന്നാലെ ബാല 
ചന്ദ്രന്‍ ധൃതിയില്‍ വന്നു. 
ബാറിലെ ആള്‍ക്കൂട്ടം ഒഴി 


കാട്ടു തീപോലെ പടരു 


ഓരോന്നു കൂടി പിടിച്ചു. 
അപ്പോഴാണ്‌ തലയില്‍ 
പിടിപ്പുകേട്‌ തോന്നിത്തു 
ടങ്ങിയത്‌. ബാലചന്ദ്രന്‍ 
നിര്‍ത്താതെ സംസാരം 

തുടങ്ങി. കുടിച്ചു - കഴി 
ഞ്ഞാല്‍ പിന്നെ 
സ്നേഹം അകത്തു നില്‍ 


DSM നടത്തണം. അവന്‍ [ 
പറയുന്നതു മുഴുവനും ചേ 


പ്ിയെക്കുറിച്ചാണ്‌. 
ചേച്ചി കാത്തിരിക്കുന്നു 
ണ്ടാകും. പിറന്നാള്‍ 
ണ്‌ കഴിക്കാന്‍ മൂ 
ന്നുമണിക്ക്‌ എത്താ 
മെന്ന്‌ വിളിച്ചു പറഞ്ഞ 
താണ്‌. നഗരത്തില്‍ ബസ്സിറങ്ങുമ്പോള്‍ 
സമയം നാലര. ബാറില്‍ സമയമലിഞ്ഞു 
പോയത്‌ അറിഞ്ഞതേയില്ല. മീന്‍കറി വേ 
ണമെന്ന്‌ ചേച്ചിയെ പ്രത്യേകം ഓര്‍മ്മിപ്പിച്ചി 
രുന്നു. അവര്‍ കാത്തിരുന്ന്‌ മടുത്ത്‌ കരയു 
കയായിരിക്കും. 

അത്താണിവരെ എത്താന്‍ പതിനൊന്ന്‌ 
കിലോമീറ്റര്‍. മഴയായതുകൊണ്ട്‌ ഓട്ടോക്കാ 
രെല്ലാം മടിക്കും. 

“റിടൂണ്‍ ചാര്‍ജ്‌ കൂടി പാതി കൊടുക്കാ 
മെന്ന്‌ പറയ്‌” ഓട്ടോ വിനായി നിരത്തില്‍ 
ബാലചന്ദ്രന്‍ വെപ്രാളപ്പെടുന്നതിനിടയില്‍ 
ശ്രദ്ധിച്ചു. അവന്റെ കാ 
ലുകളില്‍ ഭാരം തുങ്ങു 
ന്നുണ്ട്‌. ശരീരം ഉലയു 
ന്നുണ്ട്‌. നേരത്തെ കണ്ട 
ധൃതിയും ഉത്സാഹവുമി 
ല്ല. ജോര്‍ജ്‌ രാജാവ്‌ ശരി “ഓട്ടോ വരും.” 
ക്കും. പ്രവര്‍ത്തിച്ചു തുട അവന്‍ പാതി മയക്കത്തില്‍ മൂളി പറ 
ങ്ങിയിരിക്കുന്നു. അവന്‍ | ഞ്ഞു. 
കുഴഞ്ഞു വീഴേണ്ടന്ന്‌ കരു “ടാക്‌സി വിളിച്ചാലോ” 
തി ഞാന്‍ തന്നെ കര്‍മ്മം “നൂറ്‌ രൂപ കൊടുക്കേണ്ടി വരും.” . 
ഏറ്റെടുത്തു. എനിക്കും “കൊടുക്കാം. ചേച്ചി ആകെ വിഷമിക്കുക 
യായിരിക്കും. പിറന്നാളൂണ പാതിരാത്രിക്കാ 
ചെന്നു കഴിക്കാ” 


ഇരുട്ടില്‍ പതുങ്ങി നില്‍ക്കുന്നതു കണ്ടു. 
അടുത്തേക്കു ചെന്നപ്പോള്‍ ഡ്രൈവറില്ല. 
തട്ടുകടയില്‍ നിന്ന്‌ ഓംലൈറ്റ്‌ കഴിക്കുന്ന 
കാക്കിക്കുപ്പായക്കാരനോട്‌ ചോദിച്ചു” 
“ഇതിന്റെ ഡ്രൈവറ്‌ നിങ്ങളാണോ?” 
“അതെ” 

““അത്താണിവരെ ഒന്നു പോവ്വോ" 

“ഇല്ല. ഞാന്‍ വണ്ടി കൊണ്ടുവയ്ക്കാന്‍ 
പോവാ” ; : 

“ഒരുപകാരം ചെയ്യ്‌. പെട്ടെന്ന്‌ വീട്ടിലെ 
ത്തേണ്ട ആവശ്യമുണ്ട്‌.” : 
“സാറേ... എനിക്കും ധൃതിയുണ്ട്‌.” 
തര്‍ക്കിക്കാനോ അഭ്യര്‍ത്ഥിക്കാനോ നി 
ന്നില്ല. തിരിച്ചുവന്നപ്പോള്‍ ബാഗ്‌ മടിയി 
ലൊതുക്കി ഷട്ടറിനോട്‌ ചാരിയിരുന്ന്‌ ബാ 
ലചന്ദ്രന്‍ മയങ്ങുന്നു. 

“എടോ എന്താ ചെയ്യാൻ 


കയ്യില്‍ കൊടുത്ത്‌ ബാല 
ചന്ദ്രനെ കടത്തിണ്ണയിലി 
രുത്തി. തട്ടുകടയ്ക്കപ്പു 
റം, ഒരൊഴിഞ്ഞ ഓട്ടോ 


യുന്നില്ല. : 
“ടാക്‌സി എവിടെയാ കിട്ടാ” . 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 16035 


ബാലചന്ദ്രന്‍ മുളകയല്ലാതെ ഒന്നും പറ 


- “കിഴക്കേപ്പുറത്തു പോണം” 

“നീ ഇവിടെയിരിക്ക്‌. ഞാന്‍ വിളിച്ചോണ്ടു 
വരാം.” . 

സമയം ഒരുപാടായിരിക്കുന്നു. സമയത്തെ 
തോല്‍പിക്കാന്‍ മദ്ൃത്തിനേ കഴിയുകയു 
ള്ളൂ. തണുപ്പിലും കിഴിഞ്ഞു വീഴുന്ന മഴയി 
ലും ഏശാത്ത ലഹരി. തീര്‍ച്ചയായും ചേച്ചി 
ഇന്ന്‌ വഴക്കിടും. കയറി ചെല്ലുമ്പോള്‍ കി 
ട്ടുന്നതു മുഴുവനും ബാലചന്ദ്രനായിരിക്കും. 
രണ്ടു മാസത്തേക്ക്‌ ഇനി കുടിക്കില്ലെന്ന 
വാക്ക്‌ തെറ്റിച്ചതില്‍ എനിക്കും കിട്ടും. ഒഴി 
' കഴിവ്‌ കയ്യില്‍ കരുതിയിട്ടുണ്ട്‌. ഇന്ന്‌ ഇവി 
ടെയിറങ്ങിയപ്പോള്‍ ഞാന്‍ അവളെക്കുറിച്ച്‌ 
ഓര്‍ത്തുപോയെന്നു പറഞ്ഞാല്‍ മതി. 

മുന്നു ടാക്സികള്‍ നില്ക്കുന്നു. കറുത്ത 
തിനെ ഒഴിവാക്കി. കറുപ്പിലൂടെ നീങ്ങാന്‍ 
വെള്ളമതി. 

© അത്താണിവരെ.” 

ഡ്രൈവര്‍ കാര്‍ പടിഞ്ഞാറോട്ട്‌ തിരിക്കാ 
നൊരുങ്ങുമ്പോള്‍ പറഞ്ഞു. 

“ ഒരാള്‍ കൂടിയുണ്ട്‌. ആ ബാറിനടുത്തു 
നിന്ന്‌ കയറ്റണം.” 

ഡ്രൈവര്‍ ലൈറ്റിട്ട്‌ തിരിഞ്ഞൊന്ന്‌ നോ 
ക്കി. വടക്കുവശത്തുകുടെ കാര്‍ പാഞ്ഞു. 
മഴയ്ക്ക്‌ കനംകൂടി. കടത്തിണ്ണയില്‍ ബാ 
ഗും മടിയിലൊതുക്കി മയങ്ങി വീഴുന്നുണ്ട്‌ 
ബാലചന്ദ്രന്‍. 

“ദാ അവിടെ? 

കാര്‍ നിന്നു. 


* എടോ കയറ്‌.” 


ഇറങ്ങി ബാലചന്ദ്രനെ താങ്ങി. അപ്പോള്‍ . 


ശരീരമുലയുന്നതായും തല പെ zy 


രുക്കുന്നതായും . തോന്നി. 
കുഴഞ്ഞുകൊണ്ടാണ്‌ 
രണ്ടും ചേച്ചിയുടെ 


7 


അരികിലേക്ക്‌ കയറിച്ചെല്ലുന്നത്‌. മിക്കവാ 
Ye ചെന്നപാടെ ബാലചന്ദ്രന്‍ കിടക്കും. 
ഒന്നും കഴിച്ചെന്നുവരില്ല. ആകെ പ്രശ്നമാ 
കും. 

മയക്കത്തില്‍ നിന്നുണര്‍ന്ന്‌ ബാലചന്ദ്ര 

നും സംസാരം തുടങ്ങി. ഇപ്പോള്‍ വിഷയം 
വിവാഹമാണ്‌. കഴിഞ്ഞയാഴ്ച നടന്ന പെ 
ണ്ണുകാണലിനറെപ്പറ്റി. ഇനി നടക്കാനിരിക്കു 
ന്നതിനെപ്പറ്റി. 

* കാണുന്നതെല്ലാം നന്നേ തടിച്ചതാണ്‌.” 

“ അതിനെന്താ.” 

* ചീര്‍ത്ത പെണ്ണിനെ വേണ്ട.” 

“. മെലിഞ്ഞതിനെ കഴിച്ചാല്‌ പിന്നീട്‌ ചീര്‍ 
ത്താലോ” 


അവന്‍ മറുപടി പറഞ്ഞില്ല. മൌനത്തില്‍ 
മയക്കം. 


36 0 കലാകഈമുദി 1994 ഒക്ടോബര്‍ 16 


വഴി വിജനമായിരുന്നു. കാറിനകത്ത്‌ 

നനഞ്ഞ ഇരുട്ട്‌ തണുത്ത കാറ്റുമായി നിറ 
ഞ്ഞുനിന്നു. പതുങ്ങി നിന്ന നവും. നി 
രത്തില്‍ വെളിച്ചമേ ഇല്ലായിരുന്നു. ഇട 
യ്ക്കിടെ ഡ്രൈവര്‍ കാറിനകത്ത്‌ ലൈറ്റിട്ട്‌ 
തിരിഞ്ഞുനോക്കിക്കൊണ്ടിരുന്നു. 

ഉം” 
ഞാന്‍ ചോദിച്ചപ്പോള്‍ അയാള്‍ ഒന്നുമി 
ല്ലെന്നു പറഞ്ഞു. പിന്നെയും മുന്നോട്ട്‌ പോ 
യപ്പോള്‍ പെട്ടെന്ന്‌ ഡ്രൈവര്‍ കാര്‍ നിര്‍ 
ത്തി. ലൈറ്റ്‌ തെളിച്ച്‌ തിരിഞ്ഞു നോക്കിപ 
റഞ്ഞു. , 
“ എനിക്കു നിങ്ങളെ മനസ്സിലായില്ല,” 
എന്താ സംഗതി.” 


‘ 


“ അല്ല. MM) 
വരെ ഇവിടെ 
യൊന്നും കണ്ടി 
ട്ടില്ല” 
ഞാന്‍ തെല്ലൊ 
ന്നു പകച്ചു. ബാ 
'ലചന്ദ്രന്‍ മയക്ക 
ത്തില്‍ തന്നെയാ 
ണ്‌. വിമ്മിഷ്ട 
ത്തോടെ പറ 
ഞ്ഞു. 

“ ഞാന്‍ കുറെ 
ദൂരെയാ. ഇതു 
ബാലചന്ദ്രന്‍. 
ഇവിടുത്തെ പാര്‍ 
7 ടി മണ്ഡലം 

സെക്രട്ടറി. 


ഡ്രൈവര്‍ വിശ്വാസം | 
വരാത്തവണ്ണം സംശ 
യത്തോടെയാണ്‌ al’ 
ന്നെയും കാറെടുത്ത 
ത്‌. കാറിലെ ഞങ്ങളു 
ടെ സംസാരം നിലച്ച 
തിനുശേഷമുള്ള മന 
നത്തിന്റെ ഭീകരത 
അയാളെ വേട്ടയാടു 
ന്നതുപോലെ തോന്നി എന്തെങ്കിലും പറ 
ഞ്ഞുകൊണ്ടിരിക്കാന്‍ ബാലചന്ദ്രന്‍ മയക്ക 
ത്തിലുമാണ്‌. ഡ്രൈവര്‍ ഞങ്ങളെ പേടിക്കു 
ന്നുണ്ട്‌. 
“അത്താണിയിലെവിടെയാ ഇറങ്ങണ്ടത്‌.: 

“ പടിഞ്ഞാറോടുള്ള വഴിയിലൂടെ പോക 
ണം. സില്‍ക്ക്‌ നഗറിലെ വാട്ടര്‍ടാങ്ക്‌ റോഡി 


വും മനസ്സിലായി. 


ലൂടെ.” 

© അയ്യോ. അങ്ങോട്ട്‌ ഞാന്‍ വരില്ല” 

© എന്തിനാ പേടിക്കുന്നേ. നമ്മള്‍ മൂന്ന 
പേരില്ലേ അവിടെയാരും പിടിച്ചു തിന്നുക 
യൊന്നുമില്ല.” 

ഡ്രൈവര്‍ ഇരുവശങ്ങളിലേക്കും നോക്കി 
ക്കൊണ്ടാണ്‌ കാറോടിക്കുന്നത്‌. ഒരു ayy 
പിറകോട്ട്‌ തിരിഞ്ഞിരിക്കുന്നതുപോലെയു 
ണ്ട്‌. അയാള്‍ ഞങ്ങളെ ഭയപ്പെടുന്നുവെന്ന്‌ 
തീര്‍ച്ച. ധൈര്യം പകരാനായി ഞാന്‍ പറ 
ഞ്ഞു. 

“ ഞങ്ങളെ പേടിക്കേണ്ട കേട്ടോ. ഒരാളെ 
കൊല്ലാനുള്ള മനക്കരുത്ത്‌ ഞങ്ങള്‍ക്കില.' 
ആ സംസാരം ഡ്രൈവറെ പിന്നെയും പേ 
ടിപ്പിച്ചെന്നു തോന്നുന്നു. ബാലചന്ദ്രന്‍ മയ 
ക്കത്തില്‍ നിന്നുണര്‍ന്ന്‌ ചോദ്യമായി. 

* അത്താണിയായോ” 

* ഇല്ല. മുളങ്കുന്നത്തുകാവാ? 

പെട്ടെന്ന്‌ ഡ്രൈവര്‍ ബ്രേക്കിട്ടു. കാറില്‍ 
ഞങ്ങള്‍ മുന്നോട്ട്‌ ചാളി. ഡ്രൈവര്‍ ചെറ്റു 
തായി ഒന്നു ഒച്ചവെയ്ക്കുകയും ചെയ്തു. 
ലൈറ്റിട്ട്‌ തിരിഞ്ഞ്‌ ഞങ്ങളെ പകച്ചുനോ 
ക്കി. 

“ എന്താ” ഞാന്‍ ചോദിച്ചു. 

“ നിങ്ങളിവിടെ ഇറങ്ങണം. എനിക്കു വരാ 
നാവില്ല.” 

© അതെന്താ.” 
നിങ്ങളിറങ്ങിക്കോ. 
ഞാന്‍ തിരിച്ചുപോവാ” 
“ എന്താ ചങ്ങാതീ കാര്യം” 
ബാലചന്ദ്രന്‍ മിഴിച്ചിരിപ്പാണ്‌. 

“ എനിക്ക്‌ നിങ്ങളെ മനസ്സിലായി. ഉദ്ദേശ 
ആളറിയാതെ ഞാന്‍ 


‘ 


പൈസ വേണ്ട. 


കയറ്റിപ്പോയതാ.” 
“ കാര്യം പറയ്‌.” 


“ എന്തിനാ നിങ്ങളെന്റെ കഴുത്തില്‍ പിടി 
ക്കാന്‍ നോക്കിയത്‌. 


ഡ്രൈവറുടെ ചോദ്യം ബാലചന്ദ്രനോടാ 


“ ഞാനോ. കഴുത്തില്‍ പിടിച്ചോ” 
ബാലചന്ദ്രന്‍ പിന്നെയും മിഴിച്ചു. ഞാന്‍ 
ഡ്രൈവറെ സമാധാനിപ്പിച്ചു. 
“ ചങ്ങാതീ. മയക്കത്തീന്ന്‌ ഞെട്ടിയപ്പം 
അറിയാതെ മുന്നോട്ടാഞ്ഞ്‌ നിങ്ങളെ തൊ 
ട്ടുപോയതാ. എന്തിനാ പേടിക്കുന്നേ...” 
* ആളും മനുഷ്യനുമില്ലാത്ത വഴിയാ. എനി 
ക്കൊരു കുടുംബമുണ്ട്‌ സാറമ്മാരേ. കഴി 
ഞ്ഞയാഴ്ചയും ഒരു ഡ്രൈവറെ കൊണ്ടു 
പോയി തട്ടിയതാ.” 
ഡ്രൈവര്‍ ഗദ്ഗദസ്വരത്തില്‍ പറയുമ്പോള്‍ 
എനീക്കു ചിരിവന്നു. ബാലചന്ദ്രന്‍ പേ 


ഡ്രൈവര്‍ക്കുനേരെ നീട്ടി. 

© ധൈര്യത്തില്‍ വിട്ടോളൂ.” 
എന്നിട്ടും ഡ്രൈവര്‍ക്ക്‌ വിശ്വാസം വരാത്ത 
തുപോലെ. 

പക്ഷെ അയാള്‍ കാര്‍ മുന്നോട്ടുവീട്ടു. അ 
ത്താണിയിലെത്തിയപ്പോള്‍ ഞാന്‍ പറഞ്ഞു. 
4 പടിഞ്ഞാറോട്ട്‌.” 

“നില്‍ക്ക്‌. ഇവിടെ നിര്‍ത്ത്‌. ഒരു മിനിട്ട്‌, 
ബാലചന്ദ്രന്‍ ഇടയ്ക്കുകയറി പറഞ്ഞു. 
“ എവിടെയ്ക്കാ* ഞാന്‍ ചോദിച്ചു. 
“വാ. എല്ലാമിറങ്ങിപ്പോയി ഈ ഡ്രൈവറ്‌ 
കാരണം. ചാരായക്കട അടച്ചിട്ടില്ല. പത്തുമീ 
നീട്ട്‌ നില്‍ക്കട്ടെ” ഞാന്‍ മറുത്തൊന്നും പറ 
ഞ്ഞില്ല. ഡ്രൈവര്‍ക്ക്‌ എന്തൊക്കെയോ .പ 
റയണമെന്നുണ്ട്‌. ഞങ്ങളെ ശകാരിക്കാ 
നോ കരയാനോ ഭാവിക്കുകയാണ്‌ ആമുഖം. 
ചാരായക്കടയിലെ അരണ്ട വെളിച്ചത്തില്‍ 
ഞാന്‍ ബാലചന്ദ്രന്റെ മുഖത്തേക്കു നേ 
ക്കി പറഞ്ഞു. ; 
© നിന്നെ കണ്ടാല്‍ തോന്നും ഒരു കൊല 
യാളിയാണെന്ന്‌” 

*- അല്ല. നിന്നെ കണ്ടിട്ടാ അയാള്‍ പേടി 
ത്‌.” 
ed ഇരുന്നൂറ്‌ സിട്ര ചേര്‍ത്ത്‌ കഴിക്കു 
മ്പോള്‍ കാര്‍ സ്റ്റാര്‍ട്ടാക്കുന്ന ശബ്ദം കേ 
ട്ടു. ബാലചന്ദ്രന്‍ തല പുറത്തേക്കിട്ട്‌ വിളി 


ച്ചു കൂവി. 


GNIS നിന്നും ഐഡന്റിറ്റി കാര്‍ഡെടുത്ത്‌ 


കാര്‍ ഇരുട്ടില്‍ അപ്രതൃക്ഷമായി. 
* കഴുവേറിമോന്‍ പോയി.” 

“ ഇനി എന്താ ചെയ്യാ.” 

“ നടക്കുക തന്നെ. ഇവിടെ രാത്രി വണ്ടി 
യൊന്നും കാണില്ല.” 

ഇരുട്ടിൽ ഇരുവരും പരസ്പരം കക്ഷ 
ത്തില്‍ കൈചേര്‍ത്തു. തീപ്പെട്ടിയുരച്ച്‌ മു 
ന്നോട്ടു നീങ്ങി. 

* ചാരായക്കടേന്ന്‌ ഒരു മെഴുകുതിരി സം 
ന pies 

വാട്ടര ടാങ്ക്‌ കടന്നപ്പോള്‍ എനിക്കു പിന്നെ 
വഴി മനസ്സിലായില്ല. ബാലചന്ദ്രനാണ്‌ എന്നെ 
നയിക്കുന്നത്‌. 

* ബാലാ...നമ്മളെവിടെയെത്തി.” 
അതാ...ഞാനും നോക്കുന്നത്‌.” 
ഇല്ലിവേലികള്‍ ചുറ്റുമുള്ള ഒരു ഇടവഴിയി 
ലാണിപ്പോള്‍. 

“ വഴി തെറ്റിയോ” 

“ എതിലേയാ പോകേണ്ടത്‌.” 

“ അറിയില്ല.” 

ബാലചന്ദ്രന്‍ പറഞ്ഞതുകേട്ട്‌ തളര്‍ന്നു 
ചാരായം ഉള്ളില്‍ കലങ്ങി മറിയുന്നുണ്ട്‌. 
“ ആരെയും കാണുന്നില്ലല്ലോ.” 

പിന്നെയും തീപ്പെട്ടിയുരച്ചപ്പോള്‍ ഒരു 

വഴി മുന്നില്‍ തെളിഞ്ഞു. അതിലേ നടന്ന്‌ 
തെല്ലുചെന്നില്ല. വഴിമുട്ടി. നിറഞ്ഞ ഇരുട്ടില്‍ 
കുറേനേരം അവിടെ നിന്ന്‌ ബീഡി പുകച്ചു. 
അടങ്ങിയ മഴ പിന്നെയും ചാറാന്‍ തുടങ്ങി. 
“ഇതു വഴിയേ മുന്നോട്ട്‌ പോയാലോ” 


‘ 


“എവിടെയാ എത്ത്ാന്ന്‌ പിടിയില്ല.” 
“രണ്ട്‌ നെഞ്ചുകളിലും മേളമായി. ദൂരെ 
നിന്ന്‌ ഭാഗ്യത്തിന്‌ ഒരു ടോര്‍ച്ചുവെളിച്ചം 
അടുക്കുന്നതുകണ്ടു. ആഗതന്‍ ഒരു മദ്ധ്യ 
വയസ്കനായിരുന്നു. 

“ആരാ.'- . 

ഭയപ്പാടോടെ അയാള്‍ ശബ്ദമുയര്‍ത്തി. 

“ഞങ്ങളാ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക്‌ 
പോക്വാ” : a 
“ഏതു ബാലചന്ദ്രന്‍.” 

* പാര്‍ട്ടി ആപ്പീസിലെ” 

അയാള്‍ ടോര്‍ച്ചടിച്ച്‌ അടുത്തുവന്നു നിന്ന്‌ 
എന്നെയും പിന്നെ ബാലചന്ദ്രനെയും സൂ 
ക്ഷിച്ചു നോക്കി. , 
“ഇതല്ലേ ബാലചന്ദ്രന്‍.” 

“അതെ.” 

എന്റെ സ്വരം വിറച്ചു. 

“വീട്ടിലേക്കുള്ള വഴി മനസ്സീലാകുന്നില്ല. 
ബാലചന്ദ്രന്റെ ശബ്ദവും വിറയാര്‍ന്നു. 
ത നീട്ടിമൂളി ടോര്‍ച്ച്‌ മുന്നോട്ട്‌ തെ 
ളിച്ചു. 

*ഉമ്മറത്തെത്തീട്ടും ഇല്ലം കാണാത്ത എന്തു 
സാധനാ ഉള്ളീ ചെന്നേ...” 

അയാള്‍ തെളിച്ച വെളിച്ചത്തില്‍ വീട്ടിലേ 
ക്കുള്ള പടികള്‍. ജാലകത്തിനപ്പുറം വീ 
BAO} കണ്ടു. വിളക്കിനരികില്‍ നിന്നും ചേ 
ച്ചിയുടെ കരയുന്ന മുഖം രാത്രിയിലേക്കു 
നീണ്ടുവന്നു. 


© എടോ” 


തിയ കൂട്ട മസത്തിനു വന്നു. ഏതോ മാഷിന്റെ കുടുംബം. 
വന്നയുടനെ അവിടെ നമുക്കു പറ്റിയ ഇര വല്ലതുമുണ്ടോ എന്നു 
പരതി. ഒരെണ്ണമൊത്തു. എന്നെക്കാള്‍ ചെറിയൊരു പെൺകുട്ടി. 
ദിവസങ്ങള്‍ കഴിഞ്ഞിട്ടും അവള്‍ അടുത്തില്ല. ഒരു ദിവസം ക്ഷേ 
ശ്രക്കുളത്തില്‍ നിന്നൊരു ആമ്പലിറുത്ത്‌ അവള്‍ക്കു a 
ഒന്നും മിണ്ടാതെ ee അവള്‍ പാം പോയി, 
തെല്ലിട കഴിഞ്ഞ്‌ മടങ്ങിവന്ന്‌ ഒരു മാമ്പഴം [ 
i പെണ്‍കുട്ടി ഇന്ന്‌ എവിടെയാണെന്ന്‌ അറിയില്ല. ae 
ണ്ടാല്‍ അറിയുമെന്നും AE epee ae പകരം ക്‌ 
യ്യ മാമ്പഴം ഇന്നും മന ക്‌ ം 
നൊരു നന്‍, ഗ്രാമത്തിന്റെ എമ 
ക്കെ പറയില്ലേ. അതക്ഷരംപ്രതി ശരിയാണ്‌. നമ്മുടെ പലം ; 
ഒരുപാട്‌ മാറിപ്പോയിരിക്കാം. അവിടെ നഗരത്തിന്റെ badge ws 
രിക്കാം. പക്ഷെ; ഗ്രാമഹൃദയം ജീവിക്കുന്നുണ്ട്‌. ഇത്തരം സമൃ 
കളിലൂടെ. 
ge വെറും ഓര്‍മ്മയല്ല. ചിന്തകള്‍ക്കപ്പുറം ത ii: 
1 മുദയാണത്‌. ചിന്ത മൃതിയാണ്‌. അതിനപ്പുറം ല്ല 
സ്മൃതി. എത്രയെത്ര സ്മൃതികളുടെ -കശേരുകയും പേറ്‌ He 
മനുഷ്യന്‍ പിറക്കുന്നതുതന്നെ, കണ്ടിട്ടും കേട്ടിടുരല്ലാത്ത വ 
യ്രെത സ്രോതസ്സുകളില്‍ നിന്നുള്ള കടമാണത്‌. ഈ 7 pies 
മനുഷ്യന്റെ സ്ഥായിയാണ്‌. അതുള്ളിടത്തോളം Wed ല്ല. 


നമ്മള്‍ മരിച്ചാലും നാമവശേഷിപ്പിക്കുന്നത്‌ ഈ ക 
നമ്മുടെ വാക്കും നോക്കും പ്രവൃത്തിയുമൊക്കെ അവ; രും 
ക്കുന്ന ഫലങ്ങള്‍. നമ്മുടെ പിഴവുകള്‍ അരുതായ്മക 


മ്ല്ംമാമ്പഴവും 


DDD) ഷം കാര്യമാണ്‌. അയല്‍പക്കത്തൊരു പു. 


ചെയ്തികള്‍... ഒന്നും മരിക്കുന്നില്ല. അവ നമുക്ക്‌ പിന്നാലെ വരു 
ന്നവരിലൂടെ തുടരുകയാണ്‌. ഗ്രാമത്തിന്റെ ഈ ചിരഞ്ജിീവിതം 
ഓര്‍ക്കുമ്പോള്‍ പേടി തോന്നും. കൊച്ചൊരു കൈപ്പിഴപോലും 
കാലാതിവര്‍ത്തിയായി അവശേഷിക്കുമല്ലോ എന്ന്‌. കാലം എ 
ല്ലാം മായ്ക്കുമെന്ന്‌ മനുഷ്യന്‍ കരുതുന്നു എന്തൊരബദ്ധം. കാലം 
ഒന്നും മായ്ക്കുന്നില്ല. കൂടുതല്‍ മിഴിവോടെ പുലര്‍ത്തുക മാത്ര 
മാണ്‌. ആമ്പല്‍പ്പുവിന്‌ പകരം കിട്ടിയ ആ മാമ്പഴം ഇന്നും പുല 
രുമ്പോലെ, 
ന്നിട്ടും..... 

pong എല്ലാം മറക്കുന്നു. മറക്കുന്നെന്ന്‌ നടിക്കുന്നു. ബസു 
കാത്തു നില്‍ക്കുമ്പോള്‍ മുന്നീല്‍ നീട്ടിയ കൈകള്‍ കണ്ടില്ലെന്നു 
നടിക്കുമ്പോലെ. ; F 

പോയി പണിയെടുത്ത്‌ ജീവിച്ചുടെ ഇവറ്റകള്‍ക്കിതൊരു ബി 
സിനസാണ്‌. ഇന്നിത്രെതാം തവണയാണ്‌?.. തുടങ്ങി ദാരിശ്യത്തി 
ന്റെ സാമൂഹീക ശാസ്ത്രംവരെ നമ്മള്‍ വിളമ്പും. 

മുന്നില്‍ വന്നൊരാള്‍ കൈനീട്ടുമ്പോള്‍ അതൊരു യാചനയല്ല. 
ക്ഷണമാണ്‌. ഹൃദയം, ഹൃദയത്തെ വിളിക്കുന്ന ക്ഷണം. നിങ്ങള്‍ 
ക്കതു സ്വീകരിക്കാം, നീരാകരിക്കാം, മനസ്സിന്റെ നേരുപോലെ. 
പക്ഷെ, ഈ ന്യായീകരണങ്ങള്‍, യുക്തീവാദങ്ങള്‍, ഭംഗിവാക്കു 
കള്‍... അത്‌ വേദനയാണ്‌. നീട്ടിയ കൈയില്‍ നോവുനീറച്ചാണ്‌ 
നിങ്ങള്‍ വിടുന്നത്‌. ഈ ഭിക്ഷ ഗ്രാമത്തിന്റേതല്ല. മനുഷ്യന്റേതും 

എത്രയോ മാമ്പഴം കിട്ടിയിരിക്കുന്നു. പക്ഷെ. എന്റെ പുവിന 
കിട്ടിയ ആ കൊച്ചു മാമ്പഴം ഇന്നും പുലരുന്നു. അത്‌ or 
ടെ എന്റെ തലമുറകളിലൂടെ കാലത്തെ അതിജീവിക്കുമ്പോ 
ഗ്രാമം പുലരുന്നു. മനുഷ്യരും. ചിന്തയുടെ ഭാണ്ഡമില്ലാണ്ടു ചെ 
WAM) കൊച്ചു നന്മയുടെ ധന്യമായ അമരത്വം. 


വിജു. വി. നായര്‍ 


കലാകനമുദി 1994 ഒക്ടോമ്പര്‍ 16037 


af) ന്തയും ക്രിയയും അക്ഷരത്തി 


ലൂടെ കളയുന്ന കവി സുഹൃത്ത്‌ ലൂക്കിനോ 
ടു പറഞ്ഞു. ലൂക്കേ, വാക്കിന്റെ ഈക്ക്‌ നി 
നക്കറിയില്ല. അതാണ്‌ നീ എന്റെ കവിത 
വായിക്കാന്‍ കൂട്ടാക്കാത്തത്‌. 
മുഖത്തേക്ക്‌ നീളുന്ന തവിട്ട്‌ കടലാസി 

ലേക്ക്‌ ലൂക്ക്‌ ഇടം കണ്ണിട്ടു. ചതുഷ്പദിയാ 
ണ്‌. ഇക്കാവമ്മയുടെ വൃത്തം കാണാം. അ 
വന്റെ മുഷിഞ്ഞ മുണ്ടും കീറിയ അടിവ 
സ്ത്രവും കാണാം. ലൂക്കിന്‌ എന്തോ പെരു 
ത്ത്‌ കയറി. ഒന്നും പറഞ്ഞില. 
ലൂക്കിന്റെ കുടക്കച്ചവടം പൊളിഞ്ഞ്‌ മഹ 
ന്റീയമായ രണ്ടാം പകല്‍. ഇതിന്‌ മുമ്പുള്ള 
നഷ്ടക്കച്ചവടങ്ങള്‍. അനന്തഗണം. 
ബിഡി തെറുപ്പ്‌, ഉണക്കമീന്‍, 

പെട്ടിക്കട, കള്ളവാറ്റ്‌, ക 

YOO, കോഴി 

വളര്‍ത്തല്‍, ചന്ദന 

ക്കടത്ത്‌, പഴയ ഇരു 

മ്പ്‌.രാത്രി ചെറ്റപ്പുര 

യുടെ മുറ്റത്ത്‌ മലര്‍ 

ന്നു കിടക്കുമ്പോള്‍ 

നോക്കാനിടവന്നാല്‍ 

ലൂക്ക്‌ മറ്റൊരു അന 

ന്തഗണമായ നക്ഷത്ര 

ങ്ങളെ നിരിക്ഷിക്കും, . 

ഓരോ നക്ഷത്രവും പൊ 

ളിഞ്ഞ ഓരോ കച്ചവ 

ടം. തിരുവാതിര-ഇരുമ്പ്‌; 

ഓറിഗണ്‍-ഷപ്പക്കിഴങ്ങ്‌; 

സപ്തര്‍ഷികള്‍._.ഉപ്പിട്ടു 

ണക്കിയ മാന്തൾ: എട്ടു 

നാഴികപ്പൊട്ടന്‍_കൊട്ടുവടി &; 

ഒന്നരഹ്ലാസ്സ്‌. 


അന്യപ്രപഞ്ചങ്ങളിലേ 
ക്കുള്ള ഏകാന്തജാലകുങ്ങള്‍ 
എന്ന കാവ്യരൂപകത്തിന്റെ കെ 
ണിയില്‍ വീഴാന്‍ ലുക്കിനെ 
കിട്ടില്ല. ഭാവി പരിപാടിയെ 
ന്തെന്ന്‌ ലുക്ക്‌ ചിന്തിക്കുന്നു. 
പരപ്പനങ്ങാടിയിലെ ഏതു ബരാക്‌ ഷ്‌ 


Nett ക്വ 


കൊള്ളചെയ്യണം. ഇന്ത്യന്‍ ബാങ്ക്‌, സിറി 
യന്‍ ബാങ്ക്‌, യൂക്കോ ബാങ്ക്‌... പക്ഷെ ബാ 


38 ല കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


BA കാലിയാണെന്ന്‌ ഈസോ 
ചന്തയില്‍ പ്രസംഗിക്കുന്നു. “സ്കീമുകള 
സ്കാമുകളാണ്‌. അമ്മ പെങ്ങന്മാരേ.. ee 
ണ്ടറുകളില്‍ നിങ്ങളെ കാത്തിരിക്കുന്നത്‌ 
ലൂക്ക്‌ ലോക നാണ്യനിധി കൊള്ള ചെ 
യ്യാന്‍ തീരുമാനിച്ചു. പരപ്പനങ്ങാടി വീട്ട്‌ പ 
റത്തുപോകാത്ത ലൂക്ക്‌ വാഷിംഗ്ടണ്‍ 
ഗ്ദത്ത ഭൂമിയിലേക്ക്‌ നാല്പത്‌ ദിവസം ത 
ഴഞ്ഞ്‌ പോകും. 
“encao, നീ ചരിത്രമോര്‍ക്ക്‌. 
ക്കില്‍ പ്ളാറ്റോ കവിതയെ medias oe 
ടും ഗ്രീക്ക്‌ സാമ്രാജ്യം രക്ഷപ്പെട്ടോ?” കവി 
സുഹൃത്ത്‌ ദയനീയമായി കീറക്കടലാസ്‌ നീ 
ട്ടി. ലൂക്ക്‌ അനങ്ങിയില്ല. കവിയെ ലൂക്ക്‌ വി 
ളിക്കുന്നത്‌ പരപ്പനങ്ങാടി നെരൂദാ. സുഹ; 
ത്ത്‌ ലൂക്കിനെ വായിച്ചെടുക്കുന്ന വ 
പരപ്പനങ്ങാടിയിലെ ഒരേയൊരു തൊഴി 
ലാളി സദസ്സ്‌. 
പക്ഷെ ലൂക്കിന്റെ കുടക്കചവടം 
ളിഞ്ഞു. ലൂക്ക്‌ ph ae ue 
“aneaa, നിന്റെ സങ്കടം ഞാനറിയു 
ന്നു. ബസ്സ്റ്റാന്‍ഡില്‍ നീ കുടനന്നാ 
ക്കിയ സ്ഥലത്തിന്റെ ശൂന്യത ഞാന്‍ 
കാണുന്നു. 
എന്റെ രോഷം നിന്റെ വിശപ്പി 
ലേക്ക്‌ വളച്ച്‌ പിടിച്ച കുടക്കമ്പിയാ 
ണ്‌. നീ ഉത്തിഷ്ഠനാകണം. വരാ 
നിരിക്കുന്ന വിപ്ളവങ്ങളുടെ കണ്ണാ 
ടിയായ കവിതയില്‍ മുഖം നോ 
ക്കണം. നാലു വരിയേ ഉള്ളൂ.” 
പരപ്പനങ്ങാടി നെരുദ കേണു. 
ലൂക്ക്‌ മുഖം തിരിച്ച്‌. ലൂക്കി 
ന്‌ പ്രതിഫലന സിദ്ധാന്തത്തോ 
ട്‌ പ്രതിപത്തിയില്ല. 
ലൂക്കിന്റെ തിണ്ണയില്‍ “അ 
സ്തപര്‍വ്വത നിതം 
; ബത്തെ 


ue 


പ്പ്‌ ഇടത്‌ . 


ee 


ah 


നി 


അഭിമുഖീകരിച്ച്‌ ലംബമാനമായ അംബുജ 
ബന്ധു ബിംബം” വെറും വെയിലായി വീ 
ണു. വലിയ കോഴിത്തമ്പുരാന്‍ അക്ബ 
റില്‍ നിരത്തിയ ലൈംഗിക സൂചകങ്ങള്‍ 
പരപ്പനങ്ങാടിയിലെ ചിഹ്ന ശാസ്ത്രജ്ഞന്‍ 
ശിമോന്‍ സൊസ്യൂറിനോട്‌ സൂചിപ്പിക്കാ 
മെന്ന്‌ ലൂക്ക്‌ ആലോചിച്ചു. അസ്ത പരവ്വ 
നിതംബം ലംബമാനമായ അംബുജ ബന്ധു 
ബിംബം (അഭിമുഖീകരിച്ച്‌.) ; 
പരപ്പനങ്ങാടി പ്രകൃതിരമണീയമാകുന്നു. 
പരപ്പനങ്ങാടിയില്‍ പാതകളുണ്ട്‌. പാതക 
ളില്‍ മാരുതികളും ബജാജ്‌ കബിലേറിയ 
സന്തുഷ്ട കുടുംബങ്ങളുമുണ്ട്‌. മുനിസ്സീപ്പ 
ലാശുപ്ത്രി, പോസ്‌റ്റോഫീസ്‌, കോളേജ്‌, 
അമ്പലം, പള്ളി, പോലീസ്‌ സ്‌റ്റേഷന്‍, 
കോടതി, ഭരണകുടം എന്നീ ചരിത്ര സ്മാ 
രകങ്ങള്‍ പരപ്പനങ്ങാടിയിലുണ്ട്‌. പരപ്പന 
ങ്ങാടിയുടെ ആകാശത്ത്‌ ആനമറുത. ഒറ്റമു 
ലച്ചി, റൂഹാദാക്കുദ്ദീശത്തമ്പുരാന്‍, ഗ്രബി 
യേല്‍ പുണ്യവാളന്‍, ജിന്ന്‌, മലക്ക്‌ എന്നീ 
ആദിമ മാതൃകകള്‍ പറന്നു നടക്കുന്നു. 
പരപ്പനങ്ങാടിയില്‍ സ്വര്‍ണ്ണബിസ്ക്കറ്റും പന്നി 
മലത്തുമുണ്ട്‌. ആടുകളും അറവുശാലകളു 
മുണ്ട്‌. കോഴിയും കുറുക്കനുമുണ്ട്‌. പുത്താ 
ങ്കീരികളും പ്രകൃതിവാദികളുമുണ്ട്‌. ചൂഷിത 
രും മര്‍ദ്ദകരും വിപ്ളവകാരികളും തിങ്ങി 
പ്പാര്‍ക്കുന്നുണ്ട്‌. ബസ്റ്റാന്‍ഡില്‍ പിമ്പു 
കളുണ്ട്‌. പരപ്പനങ്ങാടിയെ ലുക്ക്‌ സ്നേഹി 
ക്കുന്നു. ഇതാ നിയോണ്‍ ദീപങ്ങളുടെ 


മഞ്ഞക്കണ്ണുകള്‍ ലജ്ജയോടെ തുറക്കു 
ന്നു. മഞ്ഞ വെളിച്ചത്തില്‍ മുങ്ങിയ റിയാല്‍ 
കെട്ടിടങ്ങള്‍ ലൂക്ക്‌ കാണുന്നു. കെട്ടിടങ്ങള്‍ 
ക്കുള്ളില്‍ നിന്ന്‌ മാംസം പൊരിക്കുന്ന മണം 
പേറി മന്ദമാരുതന്‍ വീശുന്നു. അന്നം എന്ന 
അദ്ഭുതവസ്തു ലൂക്ക്‌ കണ്ടിട്ട്‌ നേരത്തോ 
ട്‌ നേരം കൂടി. പാതകളില്‍, കെട്ടിടങ്ങളില്‍ 
പരപ്പനങ്ങാടിക്കാര്‍. അവര്‍ക്കുള്ളില്‍ പാത 
കളും പിരിയന്‍ ഗോവണികളും ഓരിയി 
ടുന്ന കുറുക്കന്‍മാരും നിറഞ്ഞ മറ്റൊരു പര 
പ്പനങ്ങാടി. പരപ്പനങ്ങാടി അകവും പുറവും 
അതിന്റെ വരമ്പില്‍ കുടക്കച്ചവടം പൊളി 
ഞ്ഞ്‌ വിശന്നിരിക്കുന്ന ലൂക്ക്‌. 
“ANCHO, അസംസ്‌കൃതമായ മനുഷ്യാനുഭ 
വങ്ങളെ സംസ്ക്കരിച്ചെടുക്കുന്ന മുശയാ 
ണ്‌. വാക്ക്‌. വാക്കിനെ തള്ളിപ്പറയുന്നത്‌ 
ശരിയല്ല.” 
ലൂക്ക്‌ ചാടിയെഴുന്നേറ്റ്‌ കവി സുഹൃത്തി 
നെ ഒറ്റച്ചവിട്ടു. കവി കോലായുടെ മൂലയില്‍ 
ചുരുണ്ടു കിടന്ന്‌ കരയുമ്പോള്‍ ലൂക്ക്‌ പറ 
ഞ്ഞത്‌ (കഥാ സാരം) 
നായിന്റെ മോനേ, ഞാന്‍ ഉനക്ക്‌ വാക്കി 
ന്റെ ശക്തിയെക്കുറിച്ചൊരു കഥ പറയാം. 
എന്റെ അപ്പന്‍ യോസഫ്‌. അമ്മ മറിയം. 
അമ്മയ്ക്ക്‌ അയല്‍പക്കത്തെ ഹെരോദിന്റെ 
ബംഗ്ലാവില്‍ അടിച്ച്‌ തളി. എന്റെ തിരുപ്പി 
റവിക്ക്‌ ശേഷം യോസഫ്‌ മറിയത്തിന്റെ കു. 
ടെക്കിടന്നില്ല. കാരണമെന്ത്‌? മുഴുക്കുടി. 
അമ്മ ആരുടേയും കൂടെക്കിടന്നില്ല. യോസ 
ഫിന്‌ അത്താഴമൂട്ടാന്‍ ഹെരോദയോട്‌ ഉപ്പും 
മുളകും കടം ചോദിച്ചു. 
ചാരായഷാപ്പില്‍ യോസഫിനോട്‌ യോ 
ഹന്നാനും മത്തായിയും പറഞ്ഞു. മറിയം 
പിഴച്ചെന്ന്‌. 
യോസഫിന്‌ മദ്യപന്റെ നിദ്രയില്‍ മാ 
ലാഖ വന്നു. ഏത്‌? മറിയം പിഴച്ച്‌ പെറ്റതാ 
ണ്‌ ലൂക്കെന്ന്‌. 
ഞാന്‍ ഏഴെട്ട്‌ വയസ്സുള്ള ലൂക്ക്‌, പള്ളി 
പ്പാട്ട്‌ പാടി വെള്ളിക്കാശുണ്ടാക്കുന്ന കാലം. 
ആദാമിന്റെ സന്തതികള്‍ 
മാവേലും പ്ളാവേലും 
അവരല്ലോ ഭൂമിയിലെ 
ആദ്യ സോദരന്മാര്‍. 
യോസഫ്‌ എന്നെ അടിച്ചോടിച്ചു. പത്തു 
വര്‍ഷം കൂപ്പില്‍ അടിമപ്പണി ചെയ്തു. ഈ 
ഭാഗം ബൈബിളില്‍ കാണില്ല. 
വചനത്തിന്റെ വാഴ്ത്തല്ലേ നിനക്കറിയേ 
ണ്ടത്‌; 
കള്ള്‌ കുടിച്ചാല്‍ യോസഫ്‌ പടിക്ക്‌ പൂ 
റത്ത്‌ നിന്ന്‌ ലോകത്തോട്‌ പറയും. മറിയം 
പെലയാടിച്ചി. പിഴച്ച്‌ പെറ്റവള്‍. കര്‍ത്താ 
വേ, ഇവള്‍ക്ക്‌ മേലേ പ്രളയം വരേണമേ. 
ഇവള്‍ക്ക്‌ നേരേ നീ ഇടിവാളും തീമഴയും 
അയക്കേണമേ. 
യോസഫ്‌ പടികടന്നു. എന്നിട്ട്‌ മറിയത്തെ 
കുനിച്ച്‌ നിര്‍ത്തി മുതുകത്ത്‌ കൈമുട്ടാല്‍ 
ഇടിച്ചു. ഇടിക്കുമ്പോള്‍ ചെവിയില്‍ പറ 
ഞ്ഞു. വേശ്യ. അവരാതി. 
മറിയം പായില്‍ മലര്‍ന്ന്‌ വീണു. 
യോസഫ്‌ മറിയത്തിന്റെ മീതെ കമിഴ്ന്നു 
വീണു. 
. മറിയത്തിന്റെ തുണിയഴിച്ചു. 
അപ്പനും തുണിയഴിച്ചു. 
അപ്പന്‍ നഗ്നന്‍. നഗ്നയായ അമ്മയുടെ 
ഇടതു ചെവിയില്‍ മന്ത്രിച്ചു. നീ എന്നെ 


ചതിച്ചു. നീ വിഷം തിന്ന്‌ പാക്‌. 

വലത്‌ ചെവിയില്‍ മന്ത്രിച്ചു. വേശ്യ. 
അവരാതി, നിനക്ക്‌ ചാവുദോഷം. നരക 
ത്തീയ്‌, വിഷം തിന്ന്‌. 

തിരു ഹൃദയത്തിനു മുന്നില്‍ അമ്മ കൊ 
ളൂത്തിയ മെഴുകുതിരി ഉരുകുമ്പോള്‍ അമ്മ 
യുടെ ചുട്ടു നീറുന്ന ഇറച്ചിയില്‍ മുട്ടുകുത്തി 
നിന്ന്‌ ഷണ്ഡനായ അപ്പന്‍ നിസ്റഹായനാ 
യി പിരാകുന്നു. അതിന്റെ അന്തരീക്ഷം. 
ഇരുട്ട്‌, ചാരായത്തിന്റെ നാറ്റം. കുഴഞ്ഞ നാ 
വിന്റെ ഹൃദയ്രദവീകരണ ശക്തി. കീറിയ 
പായ, മേയാത്ത കുടില്‍, വിശക്കുമ്പോഴും 
വിശക്കാത്ത രണ്ട്‌ കുടലുകള്‍. പിശാച്‌ 
ബാധിച്ച മനസ്സുകള്‍ എന്നിവ നീ സമ്മല്പി 
ച്ചെടുത്തോളണം. ഉപമയും ഉത്പ്രേക്ഷയും 
തിരഞ്ഞ്‌ പിടിക്കുന്ന പണി നിന്റേത്‌. നിന്റെ 
ശാര്‍ദ്ദൂല വിക്രിഡിതം എന്റെ അമ്മയുടെ 
നിശ്ശബ്ദമായ കണ്ണീരോളം വരുമോ; ഹേ 
ത്‌; എടാ, അമ്മ എന്ത്‌ ചെയ്തു; ഈച്ച 
വിഷം ശര്‍ക്കരയില്‍ കുഴച്ചുതിന്നു. യോസ 
ഫിന്റെ' പ്രാക്കിന്‌ അത്രമാത്രം ശമതിയു 
ണ്ടായിരുന്നു. പക്ഷെ മറിയം ചത്തില്ല. നെ 
രോദ്‌ ഓട്ടോ പിടിച്ച്‌ മറിയത്തെ ആശുപത്രി 
യില്‍ കൊണ്ടുപോയി. ഓട്ടോ വളഞ്ഞ്‌ തി 
രിഞ്ഞ്‌ പായുസന്വോള്‍ മരീയം പരച്ചനംങാടി 
യുടെ മുഖത്ത്‌ മുഴുവനെ വിഷം ചര്‍ദ്ദിച്ചു. 

അത്‌ കണ്ട്‌ യോഹന്നാന്‍ പറഞ്ഞെ. “മ 
റിയം രണ്ടാമതും പിഴച്ചപ്പോ. എസ്മിശോ 
യോ 

മത്തായി പറഞ്ഞു. ““ഹെരോദ്‌ മറിയത്തി 
ന്റെ രണ്ടാം ഗര്‍ഭം കലക്കിയല്ലോ. യോസ 
ഫേ” 

യോസഫ്‌ പാരായക്കുപ്പികൊണ്ട്‌ തിരു 
ഹൃദയത്തില്‍ ഏറ്‌. തിരുഹൃദയം തവിട്‌ 
പൊടി. മെഴുക്‌ തിരി നിലത്ത്‌ വീണ്‌ കൂ 
ത്തനെ കത്തി. 


നെഞ്ചത്തടിച്ച്‌, മുടി പറച്ച്‌, കണ്ണില്‍ 


നിന്ന്‌ രക്തം പൊട്ടി യോസഫ്‌ അലറി. 
“മറിയമേ നിനക്ക്‌ ഭ്രാന്ത്‌ വരട്ടേ.” അങ്ങ 
നെയാടാ എന്റെ അമ്മയ്ക്ക്‌ ഭ്രാന്ത്‌ പിടിച്ച 
ത്‌. ഭ്രാന്ത്‌ എന്ന രണ്ടക്ഷരം അപ്പന്‍ ഉച്ച 


രിച്ച അതേ നൊടിയില്‍ തലച്ചോറില്‍. 


ലക്ഷം മെഴുകുതിരികള്‍ ആളിപ്പടര്‍ന്ന്‌ മറി 
യത്തിഥ്‌ ഭ്രാന്ത്‌ പിടിച്ചു. അതാണ്‌ വാക്കി 
ന്റെ വീര്യം. | 
യോഹന്നാന്റെ വാക്ക്‌, മത്തായിയുടെ 
വാക്ക്‌, യോസഫിന്റെ വാക്ക്‌. മറിയത്തിന്റെ 
മൌനം. ലൂക്ക്‌ കരഞ്ഞു. 
പരപ്പനങ്ങാടി 


എന്റ 


ങ്ങാടിയെ പുതിയ നിയമത്തില്‍ ഉയര്‍ത്തു 
പ്പിടിച്ചു. 

അവസാനത്തെ കാലൊച്ച ഒഴിയുന്ന 
പാതകള്‍. സ്വീകരണ മുറികളില്‍ കേ 


" ബീള്‍ ടി.വിയില്‍ . പേയെടുത്ത സംഗീത 
വും മഡോണയുടെ അവയവങ്ങളും കെട്ട്‌ 


പിണഞ്ഞു. ചെറുകാറ്റില്‍ ആന്റിനകള്‍ 
ചില്ലകളായി വീശി. 7 
പരപ്പനങ്ങാടിയിലെ തൊഴിലാളി സദൃ 
സ്റ്റായ ലൂക്കും ആ സദസ്സില്‍ തൊപ്പിയു 
യര്‍ത്തി വീശി പാടുന്ന സുഹൃത്തും 


രാത്രിയിലേക്ക്‌, ee 


പി റവിയിലെത്താത്ത പേറുമായി 


ഒരുവള്‍ മരിച്ചാല്‍ പ്രേതമായി മാറുമെന്നു 
ബാര്‍ബര കേട്ടിട്ടുണ്ട്‌. ഉയിരും ചോരയും 


നല്കി പുതുമുളയെ കരുപ്പിടിപ്പിക്കുമ്പോള്‍ - 


അവളൊരു പുറംമ്കൂ ടു മാത്രമാ 
ണ്‌. ആ കൂട്ടിനുള്ളില്‍ 
ഉലയുന്ന നാളം പോ 
ലെ ആത്മാവിന്റെ പ്ര 
തൃക്ഷമുണ്ട്‌. കൂട്‌ 
തകര്‍ന്നാല്‍ ആത്മാ 
വ്‌ പിടഞ്ഞ്‌ പിടഞ്ഞ്‌ 
അണയും. ഗതിയി 
ല്ലാത്ത ആത്മാക്കള്‍ 
അലയുന്നത്‌ അങ്ങനെ 
യാണ്‌. 

ആ രാത്രി ബാര്‍ബ 
രയെ ഉണര്‍ത്തിയത്‌ 


പി. എഫ്‌. മാത്യൂസ്‌ 


രാത്രി കിടപ്പുമുറിയിലിരുന്ന്‌ അടിയുടെ 
തിണര്‍പ്പുകളില്‍ വിരലുതൊടും. പൊടു 
MAN പൊയ്‌പ്പോയെന്നു കരുതിയ പ്രഭാത 
ങ്ങളെല്ലാം ആവര്‍ത്തിക്കുകയായി. 
കുഞ്ഞിപ്പാവാടയണിഞ്ഞു, കുടുകൂടെ പൊ 
ടടിച്ചിരിച്ച്‌ ബാര്‍ബരയുടെ കൈവിരലില്‍ പി 
ടിച്ച്‌ കുഞ്ഞിലക്ഷ്മി വള്ളക്കടവിലേക്കു 
നടക്കാന്‍ തുടങ്ങി. വള്ളത്തിനുള്ളില്‍ അവരെ 
കാത്ത്‌ ഭാര്‍ഗ്ഗവനിരിക്കുന്നുണ്ട്‌. ഇരുവരെ 
പൊ 


യെടുത്തു വള്ളപ്പടിമേലിരുത്തി അയാള്‍ 
തുഴഞ്ഞപ്പോള്‍ . കുഞ്ഞിലക്ഷ്മി ചിരി 
ക്കാന്‍ തുടങ്ങി. 

അച്ഛന്റെ ഭ്രാന്തമായ തല്ലുകളേറ്റ്‌ ഉറ 
ങ്ങാതെ കുത്തിയിരുന്ന രാത്രിയിലും ആ ചി 
രീയൊച്ച കേട്ടു. ' ; 

പഴയ ഓര്‍മ്മയുടെ തുടര്‍ച്ചയെന്നവണ്ണം 
കുഞ്ഞിലക്ഷ്മി വള്ളക്കടവിലേക്കു നട 
ക്കാന്‍ തുടങ്ങി. ആ രാത്രിയിലും വള്ളക്ക 

ടവില്‍ ഒരുപാടു കുരുന്നു പൊട്ടിച്ചിരികള്‍ 

തങ്ങിനില്ക്കുന്നുവെന്നറിഞ്ഞ പ്പോള്‍ 
അവള്‍ക്കു കരച്ചിലു വന്നു. 
കരഞ്ഞു കൊണ്ടു കുഞ്ഞിലക്ഷ്മി 
പുഴയിലേക്കു നടന്നു. 

പിറ്റേന്നു രാവിലെ പാഴ്നിലത്തു 

മുറ്റമടിക്കാന്‍ വന്ന മൈലമ്മ ബാര്‍ 


ഭാര്‍ഗ്ഗവന്റെ മകള്‍ 


കുരിശാണ്‌. അഞ്ച്‌ മുറി കുഞ്ഞിലക്ഷ്മിയുടെ 


വുകളില്‍ നിന്ന്‌ രക്തമൊ 


ബരയോടു പറഞ്ഞു. 
കൂടുകാരത്തി വെള്ളത്തീച്ചാ 


400 കലാകനമുദി 1994 ഒക്ടോബര്‍ 16 


ളുടെ തള്ളയും കൂടി 
വല്ലാതെ കരയുന്നതു 
കേട്ടാണ്‌ ഭാര്‍ഗ്ഗവന്‍ 
വള്ളക്കടവില്‍ നിന്നു 
വന്നത്‌. തന്റെ സാന്നി 
ദ്ധൃത്തിലും നി 
ല്ക്കാത്ത ആ നിലവി 
ളി കണ്ടപ്പോള്‍, കൂട്ടി 
യിണക്കാനാകാത്ത 
വിധം എല്ലാം തകര്‍ 
ന്നു കഴിഞ്ഞുവെന്നു 
ഭാര്‍ഗ്ഗവനു മനസ്സി 
ലായി. തള്ളയുടെ 
പതം ചൊല്ലല്‍ ഏങ്ങ 
ലടിയില്‍ പാതിയേ കേ ൧-5. 


ടുള്ളു. മുഴുവന്‍ കേള്‍ ഭ്‌ 


ക്കാനുള്ള കരുത്തുമി 
ല്ലായിരുന്നു. വളപ്പില്‍ 
പന്തലിച്ച പത്തലുക 
ളൊടിച്ച്‌ അയാള്‍ 
മകളെ തല്ലി. ആയു 
സ്ത്രിലാദ്ൃയമായി 
അച്ഛന്റെ അടിയേ 
റുപ്പോള്‍ അവള്‍ക്കു 
നാണക്കേടു തോന്നി. 


കലാകഈമുദി 1994 ഒക്ടോബര്‍ 16 0 41 


സ്വരമാണ്‌. ഉറക്കത്തി ടി ചത്തു. 
ഴുകുമ്പോള്‍ അമ്മ കൈ നിടയില്‍ വള്ളക്കട അവള്‍ക്കു, വയറ്റിലുണ്ടായി 
കൊട്ടിച്ചിരിക്കുന്നു. ഫു വില്‍ നിന്ന്‌ കുഞ്ഞില രുന്നു. . 
ജാരസന്തതി. മനുഷ്യപു ക്ഷ്മി വിളിച്ചു” “വാര്‍ ശവം അക്കരെ പൊങ്ങിയ 
ത്രന്‍. രക്ഷകന്‍. വരേ ...വാ” ടുണ്ട്‌. 
ലൂക്കും സുഹൃത്തും കെ തലേന്നു രാവിലെ കു എന്നിട്ടും ബാര്‍ബര കര 
ട്ടിപ്പിടിച്ചു. രാത്രി പരപ്പന ഞ്ഞിലക്ഷ്മിയും അവ ഞ്ഞില്ല. കരയുവാന്‍ ഒരു പാട്‌ 


{ ആശിച്ചെങ്കിലും കഴിഞ്ഞില്ല. 
കുഞ്ഞിപ്പാവാടയണിഞ്ഞ 
പൊടിച്ചിരികളുടെ കുട്ടിപ്രാ 
യത്തില്‍ നിന്ന്‌ മറച്ചുവയ്ക്കാ 

നാശിച്ച നാണക്കേടായ മു 
ലകളിലേക്കും മുകതയിലേ 
ക്കുമാണു ബാര്‍ബര വളര്‍ 
ന്നത്‌. കനിവും കണ്ണീരുമ 
വള്‍ക്കറിയില്ല. ജീവിതം മു 
ഴുവന്‍ മച്ചിന്‍ മുകളിലെ 
ചുമരുകളോടാണ്‌ അവള്‍ 
ഇടപഴകിയത്‌. ആങ്ങള 
മാര്‍ക്കു കഞ്ഞിവച്ചു 
കൊടുക്കാനവള്‍ക്കു 
കഴിഞ്ഞിട്ടില്ലെന്നു മാ 
ത്രമല്ല അവരുടെ വം 
ശാവലിയില്‍ അവള്‍ 
ക്കു ഇടവുമില്ല. ആ 
രോരുമറിയാതെ പതി 
നാറുവര്‍ഷത്തോളം മ 
പിന്‍മുറിക്കുള്ളില്‍ 
അവള്‍ മറഞ്ഞിരുന്നു. 
ചില നേരങ്ങളില്‍ 
മനുഷ്യരെ കാണണ 
മെന്ന്‌ ആര്‍ത്തിതോന്നു 


മ്പോള്‍ കിളിവാതില്‍ തുറന്നിട്ട്‌ പുറത്തേക്കു 
നോക്കിയിരിക്കും. മനുഷ്യര്‍ക്കുപകരം കൂ 
ട്ടില്‍ നിന്നിറങ്ങിയോടുന്ന പന്നികളെ മാ 
ത്രം കാണുന്നു. മറുടിത്തള്ളയുടെ അവസാ 
നകാലം മുതല്‍ ആ തൊടി ആരും തീണ്ടാ 
റില്ല. ഉച്ചനേരങ്ങളില്‍ ഒരാള്‍ ഗോവണി 
. ചവിട്ടി വരുന്ന സ്വരം കേള്‍ക്കാം. അതു 
പേറുവായിരിക്കുമെന്ന്‌ അറിയാവുന്നതിനാല്‍ 

നോക്കാറുമില്ല. പേറുവിന്റെ ഉച്ചമയക്കം അ 

വിടെയാണ്‌. രാവിലെയും വൈകിട്ടും കി 

ഴക്കെ അതിരിലെ നെല്ലിപ്പുളി മരച്ചുവട്ടി 
ലേക്കു നോക്കിയിരിക്കും. അടുക്കളപ്പണി 
മൈലമ്മയ്ക്കാണ്‌. പണി തിര്‍ത്ത്‌ ഒരു നൊ 
ടി നില്ക്കാതെ അവള്‍ കുടിയിലേക്കു മട 
ങ്ങും. ഒരിക്കല്‍ ബാര്‍ബര മൈലമ്മയോടു 
സംസാരിക്കുന്നതു പേറു കണ്ടു. അന്നു 
മുതല്‍ മുകളിലേക്കു നോക്കി ചിരിക്കാന്‍ 
പോലും മൈലമ്മ കൂട്ടാക്കാറില്ല. 

കാലം മറയുന്നത്‌ അവള്‍ അറിയാതെയാ 

യി. എല്ലാ രാത്രികളും പകലുകളും പുകമൂ 
ടിയവയാണെന്നു മാത്രം കണ്ടു. ഈയിടെ 
യായി മുറി വിട്ടു പോകുമ്പോള്‍ ബാര്‍ബര 

യ്ക്കു ശ്വാസം മുട്ടുന്നു. തൊടിയുടെ അ 
. ങ്ങേയറ്റത്തുള്ള കക്കൂസിലേക്കു പോകാന്‍ 
മടിച്ച്‌ ചില ദിവസങ്ങളില്‍ ആഹാരം പോ 
ലും വേണ്ടെന്നു വച്ചു. പകലു മുഴുവന്‍ വട്ട 
പ്പാത്രത്തില്‍ ശേഖരിക്കുന്ന മൂത്രം രാത്രി 
ജാലകത്തിലൂടെ പുറത്തേക്കൊ 
ഴുക്കി. ശരീരവും ശിരസ്സും തേച്ചു 
കുളിക്കാറേയില്ല. എണ്ണമയമില്ലാ 
തെ ചര്‍മ്മം വരണ്ടു മൊരി പിടി 
ച്ചു. ചുണ്ടുകളില്‍ പൂപ്പു കണ്ടു 
തുടങ്ങി. മറ്റൊരാളോടു സംസാ 4? ഴ്‌ 
രിക്കേണ്ട രീതികള്‍ പോലും 
അവള്‍ മറന്നു കഴിഞ്ഞു. 

ഒരു നാള്‍ തിണ്ണയില്‍ മലര്‍ 
ന്നു കിടന്നുറങ്ങുകയാണ്‌ ബാര്‍ 
ബര. ഒരു കുലവാഴപ്പഴവുമായി 
കയറിവന്ന ഈശി ബാര്‍ബരയെ 

“ഒന്നു നോക്കി. അവള്‍ കല്ല്യാണ 
പ്രായമെത്തിയല്ലോ എന്ന്‌ ഓര്‍ 
ത്തു. മറ്റൊരു കാര്യം കുടി 
അയാള്‍ ശ്രദ്ധിച്ചു. അവളുടെ \ 
കീഴ്വയര്‍ അളവിലേറെ വളര്‍ന്നി 
രിക്കുന്നു. 

അടുക്കളയില്‍ പ്ളാവിലക്കു 
മ്പിളില്‍ കഞ്ഞികോരിക്കുടിച്ചി 
രുന്ന പേറുവിന്റെയടുക്കലേക്ക്‌ 
ഈശി ഓടിയെത്തി, 

“ചേട്ടാ വാര്‍വരക്കെത്ര 
വയസായി?” 

*ആവോഃ മുഖമുയര്‍ 
ത്താതെ അലസതയോടെ 
പേറു പറഞ്ഞു. 

“ചേട്ടാ വാര്‍വരേട 
കല്ല്യാണം നടത്തണ്ടേ?” 

ച.” 

“ചേട്ടാ...” ഈശിയു 
ടെ സ്വരത്തിലെ 
അക്ഷമ കേട്ട പേറു 
തല ഉയര്‍ത്തി. 

“ ആകെ കൊഴപ്പോ 
യന്നാണ്‌ തോന്നുന്ന 


ar 


ഈശിയുടെ സംശയം 
നേരായിരുന്നു. അയാള്‍ അവളെ ഒരുപാടു 


തല്ലി. ഒരു തുള്ളി കണ്ണീരുപോലും കിനിയാ 

തെ ലോഹത്തുണു പോലെ അവള്‍ നിന്നു. 

അവള്‍ക്കു സഃസാരശേഷി തീര്‍ത്തും നഷ്ട 
മായി കഴിഞ്ഞുവെന്ന്‌ ഈശി കരുതി. മു 
ത്തപെങ്ങളോട്‌ ഇന്നേവരെ കാര്യമായൊ 
ന്നും താന്‍ സംസാരിച്ചിട്ടില്ലെന്നോര്‍ത്ത്‌ 
അയാള്‍ വിഷമിക്കാന്‍ തുടങ്ങിയിരിക്കുന്നു. 

ബാര്‍ബരയുടെ ഗര്‍ഭത്തിനുടയോന്‍ ആരാ 
ണെന്ന്‌ അറിയാന്‍ വഴികളില്ലായിരുന്നു. 
പരപുരുഷസാമീപ്ൃത്തിന്‌ സാകര്യങ്ങളുണ്ടാ 
യില്ലെന്ന്‌ ഈശിക്കും അറിവുള്ളതാണ്‌. 
എങ്കില്‍പ്പിന്നെ വല്ല അരുപികളും ചെയ്തു 
വച്ച പണിയാകുമോ? ഏതായാലും തന്ത 
യില്ലാതെ പിറന്നവള്‍ തന്തയില്ലാത്തവനെ 
പ്രസവിക്കാന്‍ പോകുന്നു. ബാര്‍ബരയെ 
ഒരു പാടു തല്ലി കഴിഞ്ഞപ്പോള്‍ ഈശിക്കു 
സങ്കടമൊതുക്കുവാനായില്ല. അയാള്‍ പൊ 
ട്ടിക്കരയുവാന്‍ തുടങ്ങി. ഒന്നും മനസ്സിലാ 
കാതെ അമ്പരപ്പോടെ അവള്‍ അതു നോ' 
ക്കി നിന്നു. അവളുടെ നോടുത്തിലും നില 
നില്പിലും പന്തികേടു തോന്നിയപ്പോള്‍ 
ഈശി താഴേക്കിറങ്ങി. 

ആ ദിവസം വരെയും ബാര്‍ബരയുടെ കു 
ടുസ്സുമുറിയുടെ കിളിവാതിലൂടെ നടുച്ചനേ 
രങ്ങളില്‍ വെളുത്ത ശലഭങ്ങള്‍ പറന്നിറ 
ങ്ങിയിരുന്നത്രെ. ശലഭങ്ങളുടെ ചിറകുകള്‍ 
ക്കു കൈപ്പത്തിയേക്കാളും വലിപ്പമുണ്ടായി 

രുന്നു. പാഴ്നിലത്തിന്റെ അതിരില്‍ പാര്‍ 
ക്കുന്ന മൈലമ്മയാണ്‌ അതുകണ്ടത്‌. 
ബാര്‍ബരയെ ചുറ്റിപ്പിണയുന്ന രഹ 
സ്യങ്ങളുടെ വിരിപ്പ്‌ ഇടയ്ക്കെങ്കിലും 
കണ്ടെത്തിയത്‌ മൈലമ്മയാണ്‌. 
റൂട്ടിത്തള്ളയുടെ ഏഴടിയന്തിരത്തി 
ന്‌ സ്നേഹ വിരുന്നൊരുക്കാന്‍ 
വേണ്ടി അവളാദ്യമായി പാഴ്‌നിലം 
ചവിട്ടി. അതോടെ അവളുടെ 
കൈപ്പുണ്യം തുരുത്തില്‍ പാട്ടാ 
യി. മറൂട്ടിത്തള്ളയുടെ കാല 
ശേഷം അണഞ്ഞുപോയ പാ 
ഴ്നിലത്തിന്റെ അടുപ്പ്‌ രതി 
” ക്കത്തിച്ചത്‌ മൈലമ്മയാണ്‌. 
ഈശിയുടെ ഭേദ്യത്തിനു 
ശേഷം അടഞ്ഞുപോയ കി 
- ളിവാതിലിനരികില്‍ ഒരു കു 
.ഞ്ഞിക്കാറ്റോ തുമ്പിയോ 
പറന്നെത്തിയില്ലെന്ന്‌ 
മൈലമ്മ ഓര്‍ക്കുന്നു. 
പക്ഷെ മറ്റൊന്നു സം 
ഭവിച്ചു. ഒരു കറുത്തവാ 
വിന്‍ നാള്‍ ഉറക്കവും 
കാത്തു കുടിലിനു മു 
ന്നിലൂടെ ഉലാത്തുക 
യാണു മൈലമ്മ. അ 
ന്ധകാരം മൂടിപ്പൊ 
തിഞ്ഞ പാഴ്നില 
ത്തിലെ മാളിക വീ 
ട്‌ പെട്ടെന്നു ജ്വലി 
ക്കാന്‍ തുടങ്ങി. 
അവളുടെ ശിരസ്സു 
മുതല്‍ കാല്‍വെള്ള 
വരെ തരിച്ചുപോ 
യി. കണ്ണുകള്‍ തി 
രുമ്മി തുടച്ചു നോ 
ക്കി. ഉവ്വ്‌...വെള്ളി 
നിറമുള്ള ജ്വാലകള്‍. 


അത്‌ ബാര്‍ബരയുടെ മുറിയില്‍ നിന്നാണ്‌. 


420 കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


പാഴ്നിലത്തിലെ 
മറ്റു മുറികളിലെല്ലാം 
കുറ്റാക്കൂരിരുട്ടുമാ 
ത്രം. 

മൂന്നുദിവസ 
ത്തോളം മൈലമ്മ 
പനി പിടിച്ചു കീട 
ന്നു. അനിവാര്യമായ 
ദുരന്തം ഉടനെയു 
ണ്ടാകും എന്ന 
തോന്നലോടെ 
മൂന്നാം 


നാള്‍ അവള്‍ 
മുങ്ങിക്കുളിച്ചു 
വന്ന്‌ നെറ്റി 
യില്‍ ഭസ്മം 
തേച്ച്‌ ആകാ 
ശത്തേക്കു നോ 
ക്കി നിന്നു 
മനസ്സു നൊന്തു 
പ്രാര്‍ത്ഥിച്ചു. 
തെളിഞ്ഞ 
ആകാശത്തിലൂ 
ടെ നേര്‍ത്ത, 
നരച്ചപുകക്കൂ 
So ഒഴുകിക്കല 
രു ന്നത്‌ 
ഒ 9൭ മലമ്മ 
കണ്ടു. ജീവിത 
ത്തില്‍ അന്നോ \ 
ളം അറിഞ്ഞിട്ടി 
ല്ലാത്ത മര 
വിച്ച ശാന്തത : 
യോടെ അവള്‍ പാഴ്‌നിലത്തിലെ മച്ചിന്‍ മു 
കളിലേക്കു നോക്കി. 

ബാര്‍ബരയുടെ മുറിയിലെ കിളിവാതില്‍ 
കത്തിയടര്‍ന്നു വീണു. പീന്നാലെ ഇരുണ്ട 
പുക കുമിഞ്ഞൊഴുകാന്‍ തുടങ്ങി. രക്ഷാ 
സാകാരം കൈവരിച്ച്‌ കുത്തിമറിഞ്ഞ്‌ ജാല 
കത്തിലൂടെ തിക്കിയിറങ്ങി, മഹാപ്രവാഹ 
മായി വീടും കുളവും പാഴ്നിലമാകെയും പു 
കമൂടി മറച്ചുകളഞ്ഞു. പരിസരങ്ങളില്‍ 
കരിഞ്ഞ മണം മാത്രം. കിളിവാതിലൂടെ ഇ 
റങ്ങി വന്നചാരം കറുത്ത ശലഭങ്ങളെപ്പോ 
ലെ തൊടിയിലാകമാനം പറന്നു കളിച്ചു. 


കാര്‍മേഘക്കെട്ടുകളിറങ്ങി വന്നു പാഴ്നി 
ലത്തെ മൂടിപ്പുതപ്പിക്കുകയാണ്‌. 

കൂടുസ്സുമുറിയില്‍ ബാര്‍ബരയുടെ ജീവന്‍ 
തുടിക്കുന്ന പച്ചമാംസം നിന്നു കത്തുകയാ 
യിരുന്നു. അവളുടെ ഗര്‍ഭത്തിനുള്ളില്‍ തീ 
യും പുകയുമേറ്റു പിടയുന്ന ഒരു കുഞ്ഞാ 
ത്മാവ്‌. 

ഒരു തുള്ളി കണ്ണീരു പോലും വീണില്ല. 
ഒരു മഴത്തുള്ളി പോലും പെയ്തില്ല. ഭൂമി 
പിന്നെയും വരണ്ടുണങ്ങി, പാഴ്നിലമായും 
ചാവുനിലമായും പരിണമിക്കുകയായിരുന്നു. 

ഒരാഴ്ച കഴിഞ്ഞപ്പോള്‍ വൈദിക പഠന 
ത്തിനായി പേറു സെമിനാരിയിലേക്കു പു 
പ്പെട്ടു. 

ആളൊഴിഞ്ഞ്‌ അസ്ഥിപഞ്ജരം പോ 
ലെ വിറങ്ങലിച്ച്‌ നിന്നുപാഴ്നിലത്ത്‌ ഈശി 
തനിച്ചായി. പകലന്തിയോളം പറമ്പിലും 
പന്നിക്കൂട്ടിലും അടുക്കളയിലും അവന്‍ വേ 
ലയെടുത്തു. രാത്രിയാകുമ്പോള്‍ അവന്റെ 
ഉള്ളിലേക്കു തണുപ്പിറങ്ങി വന്നു. പുലരു 
മ്പോഴേക്കും അവന്‍ ഓരോ പണികളില്‍ 
അലിഞ്ഞു തീരുകയായി. കൂട്ടില്‍ തിന്നു 
മദിച്ച്‌ പളുഞ്ഞ പന്നികളെ അവന്‍ വെട്ടാന്‍ 
കൊടുത്തു. പന്നികളുടെ കഴുത്തറുക്കാ 
നുള്ള ഇടവും അവന്‍ കണ്ടെത്തിയിരുന്നു. 
മിഖേലാശാന്‍ ആദ്യമായി സ്വന്തമാക്കിയ 
തോട്ടരികിലെ ചെളിനിലം. തോട്ടുങ്ങലെ 
ചെളിനിലം പന്നികളുടെ ചോര വീണു നന 
ഞ്ഞു. അലര്‍ച്ചകേട്ടു മിടിച്ചു. തോട്ടുങ്ങ 
ലേക്ക്‌ പന്നിയിറച്ചിവാങ്ങാന്‍ ആളുകള്‍ 
വന്നു തുടങ്ങി. പിന്നാലെവാറ്റുകാരുമെത്തി. 

പക്ഷെ പാഴ്‌നിലം ചത്തുമരവിച്ചു തന്നെ 
കിടന്നു. ദാഹമടങ്ങാത്ത ആത്മാവുകള്‍ 
തൊടിയിലും അടുക്കളയിലും ഇടനാഴികളി 
ലും മേഞ്ഞു നടന്നു. പിന്നിടൊരു കാല 
ത്തും ആ നിലം ശാന്തിയറിഞ്ഞില്ല. ജീവിത 
ത്തിന്റെ നിയമങ്ങളെല്ലാം കീഴ്മേല്‍ മറി 
ഞ്ഞു. അവിടെ നിന്നുരുവമെടുത്ത ഒരാള്‍ 
ക്കു പോലും നല്ല മരണമുണ്ടായില്ല. പ്രവാ 
സികളെപ്പോലും തിരിച്ചെടുക്കുന്ന ഭൂഗുരു 
ത്ത്വമതിനുണ്ടായിരുന്നു. 


ടിപ്പിക്കുന്ന ഏകാന്തതയുമാണ്‌ ഈശിയെ 
സഞ്ചാരിയാക്കി മാറ്റിയത്‌. അന്യസ്ഥലങ്ങ 
ളിലൂടെ അലയുമ്പോള്‍ വാത്സല്യം നിറഞ്ഞ 
ഒരു കൈപ്പടത്തിന്റെ തലോടല്‍ പോലെ 
ഉറക്കത്തില്‍ പോലും പാഴ്‌നിലം തെളിഞ്ഞു 
നില്ക്കുന്നു. ഓരോ യാത്രയും കൂടുതല്‍ 
എരിഞ്ഞു കുത്തുവാനുള്ള കരുത്തായിരു 
ന്നു. എല്ലാ വഴികളും പാഴ്നിലത്തിലേക്ക്‌ 
അവസാനിക്കുന്നവയുമാണ്‌. വീണ്ടും വന്ധ്യ 
മണ്ണിനോദേറ്റു മുട്ടുകയായി. വര്‍ഷങ്ങളുടെ 
വിയര്‍പ്പൊഴുക്കിക്കൊണ്ട്‌ പാഴ്നിലത്ത്‌ ഒരു 
ചെറിയ വാഴത്തോട്ടം സൃഷ്ടിച്ചെടുത്തപ്പോള്‍ 
ഈശി ആഹ്ളാദവാനായി. 

എല്ലാ ആനന്ദങ്ങളെയും ഒപ്പിയെടുക്കുന്ന 
മച്ചിന്‍മുറിയിലേക്ക്‌ അവന്‍ നോക്കാറേയി 
ല്ല. ആ മുറിയിലേക്കുള്ള വഴികളെല്ലാം അ 
യാള്‍ അടച്ചിട്ടു. വാഴത്തോട്ടത്തിന്റെ ആഹ്ളാ 
ദത്താല്‍ അയാള്‍ മറ്റൊരു യാത്രയ്ക്കു തു 
ടക്കമിട്ടു. യാത്രയ്ക്കുള്ള മുണ്ടും കുപ്പായ 
ങ്ങളും ഭാണ്ഡത്തില്‍ കെട്ടിമുറുക്കുന്ന വേ 
BOI ജീവിതത്തില്‍ ആദ്യമായി ഈശിയു 
ടെ നാസിക അയാളെ ചതിച്ചു. വീടിന്റെ 
ഉള്‍ത്തളങ്ങളിലെവിടെയോ നിന്ന്‌ ചീഞ്ഞ 
മണം വരുന്നു. അയാള്‍ തിണ്ണയാകെ അടി 


A ലി CN അവയവങ്ങള്‍ വിട്ടു. മ 
= “രത്തട്ടില്‍ പതിക്കു 


പാഴ്നിലത്തിന്റെ രാദ്രമുഖപ്പുകളും പേ 


ച്ചു വാരി. ചത്തുകിടന്ന എലികളെ കുള 
ത്തിലേക്കെറിഞ്ഞു. എന്നിട്ടും മണം ശമിച്ചില്ല. 
പീഞ്ഞമണം മാറി. എരിഞ്ഞും തീ കത്തുന്ന 
മണം. വീടിനുള്ളിലെവിടെയോ തീപിടിച്ചിട്ടു 
മുണ്ട്‌. നിമിഷം കൊണ്ട്‌ അതു വളരുകയാ 
ണ്‌. തീപ്പൊരിയുടെ ഉറവിടം തേടിനടന്ന്‌ 
അയാളെത്തിയത്‌ അടച്ചുപുട്ടിയിട്ട മുറിയു 
ടെ മുന്നിലാണ്‌. ബാര്‍ബരയുടെ മുറി. 
ആലോചിച്ച്‌ തീരുമാനത്തിലെത്തും മുമ്പേ 
അയാളുടെ കൈകള്‍ പ്രവര്‍ത്തിച്ചു. 
വാതിലുകള്‍ തുറന്നു. 
ആ മുറിയാകമാനം പുകമൂടിയിരിക്കുന്നത്‌ 
അയാള്‍ കണ്ടു. മുടല്‍ മഞ്ഞുമറയിലൂടെ 
തപ്പിത്തടഞ്ഞ്‌ ഏറെ നടന്നു. കാലുകുഴ 
ഞ്ഞപ്പോഴാണ്‌ താന്‍ ദീര്‍ഘദൂരം യാത്ര 
ചെയ്തു കഴിഞ്ഞു എന്ന്‌ ഈശിക്ക്‌ 
മനസ്സിലായത്‌. പുകയുടെ മങ്ങിയ 
സ്വരൂപത്തിനുള്ളില്‍ അയാള്‍ അനേകം കാ 
ഴ്ചകള്‍ കണ്ടു. അയാളുടെ പിറവിക്കും മു 
മ്പേയുള്ള കാഴ്ചകള്‍. വിയര്‍ത്തു കു 
Map. ശ്വസനത്തിന്റെ തുടര്‍ച്ചയ 
റ്റു. ഉടല്‌ ഒടിഞ്ഞു തകര്‍ന്നു. 


ന്നു. അയാള്‍ വീ 

ണുപോയി. 
വിറക്കുന്ന 
പനിയുമായി ഈശി ദിവസങ്ങളോളം 

അങ്ങനെ കിടന്നു. 

രാത്രി കുടിലിന്റെ ഉമ്മറത്തു പാട്ടവി 
ളക്കു കൊളുത്തുമ്പോള്‍ മൈലമ്മ ഒരുകാ 
ഴ്ച കണ്ടു. ഇരുട്ടില്‍ വിസ്തരിച്ചു മയ 
ങ്ങുന്ന പാഴ്നിലത്തിലൂടെ ഒരു യുവതി ഓ 
ടിക്കയറുന്നു. ഉടുതുണിയണിയാത്ത അവ 
ളുടെ വെളുത്ത ദേഹം പ്രകാശിക്കുന്നുണ്ടാ 
യിരുന്നു. മൈലമ്മയുടെ നാവ്‌ മരിച്ചുപോ 
യി. മേലാസകലം തണുത്തു. പേടിച്ച്‌, കു 
ടിലിന്റെ വാതില്‍ മറ വലിച്ചിട്ട്‌ തിണ്ണയില്‍ 
കുനിക്കൂടിയിരുന്നു. നേരം വെളുത്തപ്പോള്‍ 
മൈലമ്മ പാഴ്നിലത്തേക്കു ചെന്നു. തൊടി 
യിലാകമാനം മലിനഗന്ധം കെട്ടിയിരിക്കു 
ന്നു. ഒരു കുഞ്ഞിക്കാറ്റു പോലും വീശുന്നി 


വീടിനകത്തേക്കു കയറിയ മൈലമ്മ വന്ന 
തും വരാനിരിക്കുന്നതും അറിഞ്ഞും മുക്കി 
ലും മൂലയിലുമെല്ലാം മാരിയമ്മന്റെ സാന്നി 
ധ്ൃഗന്ധം. കാലടിയടയാളങ്ങള്‍. മച്ചിന്‍ മേ 
ലോളം അവ നീണ്ടു. അവിടെ ഞരങ്ങിയും 
കരഞ്ഞും ബോധമറ്റു കിടക്കുന്ന ഈശി. 
ആ നിമിഷം അക്കരെയുള്ള വൈദ്യരുടെ വീ 
ട്ടിലേക്ക്‌ അവള്‍ കുതിച്ചു. 

മരപ്പാലത്തിലൂടെ പതിവില്ലാത്ത ആള്‍ 
സഞ്ചാരം കണ്ട്‌ മൈലമ്മ അമ്പരന്നു. വൈ 
ദൃരുടെ വീട്ടിലത്തിയപ്പോള്‍ തുരുത്തുമുഴു 
വന്‍ ആ വളപ്പിലുണ്ടെന്ന്‌ അവള്‍ക്കു തോ 
ന്നി. ദീനം കാറ്റുപോലെ സഞ്ചരിച്ച്‌ ഒരു വീ 
ലാപമായി ഇവിടെ വരെ എത്തിയിരിക്കു 
ന്നു. മരണത്തിന്റെ മ്ലാനത നിറഞ്ഞ മുഖ 
ങ്ങള്‍. 

വള്ളക്കടവു പോലും മരണഭീതിയില്‍ 
ഇരുണ്ടു പോയിരുന്നു. സഞ്ചാരം കുറഞ്ഞ 
നാട്ടുവഴികള്‍. പച്ചില മേലാപ്പിനപ്പുറം കാ 
ടും പടര്‍പ്പും തിക്കിക്കയറിയ കോവിലക 
ത്തേക്കുള്ള വഴികള്‍ മാത്രം തെളിഞ്ഞു കി 
ടന്നു. ആസന്നമരണരായ ശരിരങ്ങളെയും 
പുമന്നു വരുന്ന തോട്ടികള്‍. പാരായത്തി 


i 


TED 


ഇന്‍സ്റ്റിറ്യയൂട്ടിന്‍െറ 


ശിശുദിന സമ്മാനം 
ഇരുപതു ഗ്രന്ഥങ്ങള്‍ 
ലോക ക്ലാസിക്കുകളുടെ പുനരാഖ്യാനങ്ങള്‍ 


॥ കാരമസോവ്‌ സഹോദരന്മാര്‍ 
ഡോസ്റ്റോയ്വ്സ്കി 
പുന: സെബാസ്ഷ്യന്‍ പള്ളിത്തോട്‌. 
മാക്ബത്ത്‌ “വില്യം ഷേക്സ്പിയര്‍ 
പുന: ജെ. പി. പയസ്‌ | 
-കാളിദാസ്സൽ 
പുന: എ. വി. 210308 
ഉദയനരാജാവും വാസവദത്തയും 
ഭാസി 
.പുന: ഡോ. കിടങ്ങയം 092210308 
എല്ലാവര്‍ക്കും എന്തുവേണം 
“ടോള്‍സ്റ്റോയി 
പുന: ഡോ. എം. മീര 
-&്രംചന്ദ്‌ 
പുന: റോസക്കുട്ടി കാച്ഛന്‍ 
ഹോമര്‍ 
പുന: ജി. കമലമ്മ 
അദ്ൃശ്യമനുഷ്യന്‍ -എച്ച്‌. ജി. വെല്‍സ്‌ 
പുന: കെ. വി, രാമനാഥന്‍ 
റോബിന്‍സണ്‍ ക്രൂസോ 
“ഡാനിയല്‍ ഡീഫോ 
പുന; പി. ഐ. ശങ്കരനാരായണന്‍ 
ചോസര്‍ കഥകള്‍ “-ചോസര്‍ 
പുന: എന്‍. എം..നുലേല? 


വിക്രമോര്‍വശീയം 


ഗോദാനം 


Ss ഇലിയഡ്‌ 


പത്തു കൃതികള്‍ക്ക്‌ മുഖവില - 180 ക 


പത്തു വാള്യങ്ങള്‍ 
പുന: ഇടപ്ചഴഞ്ഞ? ശാന്തകുമാരി, വിമലാമേനോന്‍ 
ടി. എസ്‌. പൊന്നമ്മ, പറവൂര്‍ ലതികാ നായര്‍ 

സചിത്ര ബഹുവര്‍ണ അച്ചടി. സൂപ്പര്‍ ഷൈന്‍ 
കടലാസ്‌. പഞ്ചതന്ത്രത്തിന്‌ ഇത്ര മികച്ച ഒരു 
പ്രസാധനം ഇതിനുമുമ്പുണ്ടായിട്ടില്ല. കൂട്ടികള്‍ 
ക്കു കണ്ടു കൊതിക്കാനും വായിച്ചു രസിക്കാനും 


മുഖവില : 250 ക 


ഇരുപതു പുസ്തകങ്ങളുടെ മുഖവില 430 ക. 
പ്രീ പബ്ലിക്കേഷന്‍ ഒരുമിച്ച്‌ - 260 ക 
രണ്ടുതവണ 304230 
ആറു തവണകളായി 280 ക 
(30 +50 + 50 + 50 + 50 + 50) 
പത്തു പുസ്തകങ്ങള്‍ക്കു മാത്രം (30+90) 120ക. 
പഞ്ചതന്ത്രം മാത്രം (304135) 165ക. 


ഒക്ടോബര്‍ 15-നു മുമ്പ്‌ പണം അടയ്ക്കുന്ന 
1000 പേര്‍ക്കു മാത്രം. 

(ബുക്ക്‌ ക്ലബ്‌ അംഗങ്ങള്‍ക്ക്‌ ഈ സയജന്യം 
നവംബര്‍ 14 വരെ ലഭിക്കുന്നതാണ്‌.) 
ശിശുദിനത്തില്‍ പ്രസിദ്ധപ്പെടുത്തുന്നു 

ഡയറക്ടര്‍, 
സംസ്ഥാന ബാലസാഹിത്യ ഇന്‍സ്റ്റിറ്റുടട, 
തിരുവനന്തപുരം - 695 034 


ന്റെ മദഗന്ധം കുമിയുന്ന കൈത്തോടുക 
ളും വഴിത്താരകളും. 

ഈശിക്കു കാവലായി മൈലമ്മയുണ്ടാ 
യിരുന്നു. അവളുടെ തണലില്‍ ഇടയ്ക്കിടെ 
എഴുന്നേറ്റിരുന്നു. മറൂട്ടിത്തള്ളയുടെ വിയര്‍ 
പ്പും വിരല്‍ത്തഴമ്പും പതിഞ്ഞ കറുത്ത 
മണികളുള്ള കൊന്തയുരുട്ടി പ്രാര്‍ത്ഥിച്ചു. 
മൈലമ്മയും ഏതെല്ലാമോ ദൈവങ്ങളെ വി 
ളിച്ചുകൊണ്ടേയിരുന്നു. 

പ്രാര്‍ത്ഥനകളുടെ സന്ധ്യകള്‍ അവസാ 
നിച്ചപ്പോള്‍ പ്രകാശത്തിലേക്കു ചുവടു വച്ച 
ഈശി തന്റെ ശരീരത്തിലേക്കു നോക്കി. 
നേരത്തെ കരസ്പര്‍ശത്തിന്റെ എളിമയാര്‍ 
ന്ന സ്മാരകങ്ങള്‍ മാത്രം. ഏറെ കുരിപ്പു 
കിളൂര്‍ത്തിട്ടില്ലെന്നു കണ്ടപ്പോള്‍ ആശ്വാസ 
മായി. 

“ മഞ്ഞുമാതാവിന്റെ കിര്‍പ” 
എണ്ണക്കുളിക്കായി മറപ്പുരയിലേക്കു കയ 
റിയ ഈശി സ്വയം പറഞ്ഞു 

ശിരസ്സീല്‍ ഒരു കോപ്പ വെള്ളം വീണ 
പ്പോള്‍ വരണ്ട സുഷിരങ്ങള്‍ പൊട്ടിത്തു 
AMY ഉര്‍വ്വരതയുടെ ഉര്‍ജ്ജം മിന്നല്‍ പ്ര 
വാഹമായി ശരീരത്തിലൂടെ പായുകയാണ്‌. 
വീണ്ടും ജലം കോരിയൊഴിച്ചു. മുടിയിഴകള്‍ 
നനഞ്ഞു തലയോടില്‍ പറ്റി വെള്ളം ഇറ്റു. 
കണ്ണുകളില്‍ നിന്നു വേവു പുകപാറുന്നു. 
ജലത്തിന്റെ ആനന്ദനിര്‍വൃതി. തണുപ്പ്‌ നീ 
AMA ഇറങ്ങുകയാണ്‌. .സ്നാനത്തിന്റെ 
ധ്യാനഘട്ടങ്ങള്‍ കടന്ന്‌ സുരക്ഷിതമായ 
സമനിലയിലെത്തിയപ്പോഴാണ്‌ തന്നേപ്പോ 
ലെ ദാഹിച്ചു വരണ്ട വാഴത്തോട്ടത്തേക്കുറി 
ച്ച്‌ ഈശി ഓര്‍ത്തത്‌. വിയര്‍പ്പിന്റെ അവ 
സാനതുള്ളിവരെ നല്കി നട്ടുവളര്‍ത്തിയ 
ആ സസ്യങ്ങളെക്കുറിച്ച്‌ മറന്നതില്‍ അനു 
താപം തോന്നുകയായി. അതെന്തു കൊണ്ടു 


എല്ലാ പ്രസാധകരുടേയും 
ല്ലാ പുസ്തകങ്ങളും 
തരണം ചെയ്യാന്‍ ഒരു 

ങ്ങുന്നു. വളരെയേറെ 

പ്രത്യേകതകളോടെ 


മറന്നു എന്ന്‌ എത്രയാലോചിച്ചിട്ടും പിടികി 
ട്ടീയില്ല. 

“മൈലമ്മേ...നീയാ വാഴേക്ക നനച്ചാു” 
ഈശി ചോദിച്ചു. . 

മൈലമ്മയുടെ മുഖത്ത്‌ അതിശയം മാ 
ത്രം. മനസ്തിലാകാത്തമട്ട്‌ വായ്മുപാളിച്ചു നി 
ല്ക്കുകയാണ്‌. ക 

ഈ പറമ്പില്‍ ഇന്നേവരെ വാഴ വളരു 
ന്നത്‌ കണ്ടിട്ടേയില്ലെന്ന്‌ അവള്‍ പറഞ്ഞ 
പ്പോള്‍ അതിശയിച്ചത്‌ ഈശിയാണ്‌. അയാള്‍ 
അവളെവാഴത്തോട്ടം കാണിക്കാനായി കൂട്ടി 
ക്കൊണ്ടുപോയി. എന്നാല്‍ ആ ദിക്കിലൊ 
രിടത്തും പച്ചിലയുടെ തരിച്ചുപോലും അ 
യാള്‍ക്കു കാണാന്‍ കഴിഞ്ഞില്ല. കാറ്റില്‍ 
പറക്കുന്ന കുഴമണ്ണ്‌ ഈശിയെ വല്ലാതെ 
നൊമ്പരപ്പെടുത്തി. 


രോഗത്തില്‍ നിന്ന്‌ എളുപ്പം ഉണര്‍ന്നതി 
ന്‌ സെബസ്ത്യാനോസു പുണ്യവാളനും 
മഞ്ഞുമാതാവീനും അടിമയിരിക്കാന്‍ വേണ്ടി 
അയാള്‍ പള്ളിയിലേക്കിറങ്ങി. പാഴ്‌നിലം 
കടന്ന൦ പുണ്യാവാന്മാരോടുള്ള നന്ദി 
അതിരില്ലാതായത്‌. തുരുത്തിനുമുകളിലെ 
വായു പോലും നിശ്ചലമായിരുന്നു. എല്ലാ 
പാതകളും മൂത്രഗന്ധത്താല്‍ കനത്തു കിട 
ന്നു. മുള്‍ച്ചെടികളും കാട്ടുപുല്ലും തഴച്ച വീ 
ട്ടുമുറ്റങ്ങള്‍. . 
പള്ളിയില്‍ നിന്ന്‌ തിരക്കിട്ടിറങ്ങിയ 
സന്ധ്യാവച്ചനെ ഈശി തടഞ്ഞുനിര്‍ത്തി. , 
സെബാസ്ത്യനോസു പുണ്യവാളന്റെ ചി 
ത്രവും മരുന്നുകളുമായി തുരുത്തിലേക്കിറ 
ങ്ങിയതാണു പാതീരി. 
© അച്ചോ... എനിക്കൊന്നു കുമ്പസാരിക്ക 
ണം.” ഈശി പറഞ്ഞു. 
* നീയിവ്ട നില്ല്‌...ഞാനിപ്പ വരാം...” അച്ചന്‍ 
തിരക്കിട്ടു. സന്ധ്യവച്ചന്റെ കൈയ്യിലെ സെ 
ബാസ്ത്യനോസു പുണ്യവാളന്റെ ചിത്രം 
കണ്ടത്‌ അപ്പോഴാണ്‌. ഒട്ടും ചേരാത്ത ആ 
നേരത്ത്‌ ഈശ അച്ചനോട്‌ ഒരു കുഞ്ഞി 
ന്റെ നിഷ്കളങ്കതയോടെ ചോദിച്ചു: 
“ അച്ചോ... ഈ സെബസ്ത്യാനോസു പു 
ണ്യാളനും ചോമ്മര്‍ട കാളീം ആങ്ങളേം പെ 
ങ്ങള്ലാണാഃ” 


‘ 


സംശ്യം ചോദിക്കാന്‍ കണ്ട നേരം..." 
ചീരി വന്നെങ്കിലും അത്‌ അടക്കിക്കൊണ്ട്‌ 
അച്ചന്‍ ഓട്ടം തുടങ്ങി. ഓടുമ്പോള്‍ ളോഹ 
കാറ്റില്‍ പറന്ന്‌ അച്ചന്‍ നഗ്നനായിത്തീരു 
കയാണെന്ന്‌ ഈശിക്കു തോന്നി. അച്ചന്റെ 
ഓട്ടം കണ്ട്‌ അയാള്‍ പൊട്ടിച്ചിരിച്ചു. 

പള്ളിയില്‍ നിന്നിറങ്ങി മൈലമ്മയോടു 
യാത്ര പറഞ്ഞ്‌ ഈശി ഭാണ്ഡം മുറുക്കി. 
രോഗത്തിനുശേഷം പ്രപഞ്ചത്തോടു കനി 
വും സ്നേഹവും തോന്നിത്തുടങ്ങിയിരുന്നു. 
ആകയാല്‍ ഈ പോക്കില്‍ തന്നെ സെമി 
നാരിയില്‍ കയറി പേറുവിനെ കണ്ട്‌ രമ്യ 
പ്പെടണമെന്ന്‌ അയാള്‍ തീര്‍ച്ചപ്പെടുത്തിയി 
രുന്നു. 


. എന്നാല്‍ ആ പോക്കില്‍ അവര്‍ കണ്ടില്ല. 
നീണ്ട യാത്രയുടെ അവസാനമാണ്‌ പേറു 
വും ഈശിയും കണ്ടത്‌. അതോടെ Gao} 
വിന്റെ സെമിനാരി ജീവിതം അവസാനിക്കു 
കയും ചെയ്തു. 


$ 


തുടരും |. 


Bh എ 


കം മീഠഗലാപുരം റെ 
യില്‍വെ സ്‌റ്റേഷനില്‍ വന്നിറ 
ങ്ങിയ ഒരു ബ്രാഹ്മണനെ കെ. 
പി.ആര്‍ ആണെന്നു കരുതി 
അറസ്റ്റ്‌ ചെയ്തു. അയാള്‍ക്ക്‌ 
കെ.പി. ആറിന്റേതുപോലെ വലി 
യ മേല്‍മീശയുണ്ടായിരുന്നു. 
താന്‍ അറസ്റ്റ്‌ ചെയ്യപ്പെട്ടു 
എന്നു കേട്ട്‌ ബ്രാഹ്മണന്‍ 
ഭയന്നു വിറച്ചു. അയാളുടെ 
മുണ്ട്‌ ഈര്‍ന്ന്‌ ചാടാന്‍ തുട 
ങ്ങി. മുണ്ടുമുറുക്കിയുടുക്കാനാ 
യി അയാള്‍ അരയില്‍ കൈവ 
ച്ചപ്പോള്‍ റിവോള്‍വര്‍ എടു 
ക്കാന്‍ തുടങ്ങുകയാണെന്ന്‌ കരു 
തി പൊലീസുകാര്‍ ഓാടിപ്പോ 
യി. ഇത്‌ കണ്ട്‌ ധൈര്യം വന്ന 
ബ്രാഹ്മണനും തന്റെ പാട്ടിനു 
പോയി....”” 

എ.കെ.ജി. (ആത്മകഥ? 


6) 9 റാഴയിലെ തുടിമുഴക്കത്തി 


ന്‌ സാര്‍വദേശീയ പ്രതിധനീ.... . 
ബ്രിട്ടീഷ്‌ അടിമത്വ വാഴ്ചയ്ക്കെതിരെ 
ഇന്ത്യയില്‍ വീപ്ളവം ആരംഭിച്ചുവെന്ന്‌ സെ 
പ്തംബര്‍ 15ന്റെ ജനകീയ ചെറുത്തു നീ 
ല്പുകള്‍ മുന്‍നിര്‍ത്തി അഡോള്‍ഫ്‌ ഹി 
ലര്‍ ജര്‍മ്മന്‍ റേഡിയോയിലൂടെ ലോക 
ത്തോട്‌ വിളിച്ചു പറഞ്ഞു. ബ്രിട്ടീഷ്‌ ആസ്ഥാ 
നത്ത്‌ തലപുകഞ്ഞ കൂടിയാലോചനകള്‍. 
മൊറാഴാ ചെറുത്തുനില്പില്‍ “ അതിക്ര- 
മം” ആരോപിച്ച്‌ വലതുപക്ഷ കോണ്‍ 
ഗ്രസ്‌, വിപ്ളവകാരികള്‍ക്കു നേരെ കടന്നാ 
ക്രമണം തന്നെ നടത്തി. പത്രങ്ങള്‍ വിത 
റിയ വാര്‍ത്താ ശകലങ്ങള്‍ പോലും ഈ 
ഒറ്റപ്പെടുത്തലിന്‌ ഉപയോഗിക്കപ്പെട്ടു, 
ഈ പശ്ചാത്തലത്തില്‍ ഒക്ടോബര്‍ ന്‌ 
വാര്‍ധാഗഞ്ചില്‍ കോണ്‍ഗ്രസ്‌ പ്രവര്‍ത്തക 
സമിതിയോഗം. കേരളത്തിലെ കോണ്‍ഗ്ര 
.സിന്‌ പുതിയ മൂന്നംഗ കമ്മിറ്റി. ആര്‍.കെ. 
എന്‍. നന്ദ്കോളിയാര്‍, സി.കെ. ഗോവിന്ദന്‍ 
നായര്‍, എം.പി. ഗോവിന്ദമേനോന്‍. കെ.പി. 
സി.സി. വലതുപക്ഷത്തിന്റെ കൈകളിലേ 


വേട്ടയാടലിന്റെ BE 
ദിനങ്ങള്‍ 


ജോഷി, സുന്ദരയ്യ, കൃഷ്ണപിള്ള_ കയ്യൂരിലേക്ക്‌ 


സമാധാനഭംഗത്തിന്റെ പേരുപറഞ്ഞ്‌ ജന | പ്രതിരോധത്തെയും തള്ളിപ്പറയുന്ന പുത്തന്‍ 
കീയാവേശത്തെയും തൊഴില്ലാളി കര്‍ഷക; “അഹിംസാവാദി 'കളുടെ നിലപാടിനെതി 
മുന്നേറ്റങ്ങളെയും അതിക്രമത്തിനെതിരായ | രെ ഗാന്ധിയന്‍ ചിന്താപദ്ധതികളുടെ ആരാ 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 10 45 


ധകനായ വിഷ്ണുഭാരതീയന്‍ ആത്മകഥ 
യില്‍ എഴുതി” “.....പുത്തന്‍ കോണ്‍ഗ്രസു 
കാര്‍ പറയുന്നതുപോലെ ആയുധധാരിക 
ളായ എതിര്‍കക്ഷികള്‍ നമ്മെ വെടിവെ 
പ്പും. അടിച്ചും വധിക്കാന്‍ ശ്രമിക്കുമ്പോള്‍ 
എതിരാളിയുടെ യുദ്ധമുറ നാം സ്വീകരിച്ചു 
പോയാല്‍ ആ വിഭാഗക്കാര്‍, ഭ്രഷ്ടന്മാരോ, 
ആഭാസന്മാരോ, സമുദായദ്രോഹികളൊ 
ആണെന്ന്‌ ഞാന്‍ കരുതുന്നില്ല. മഹാത്മാ 
ജിയുടെ നേതൃത്വം ആ മാര്‍ഗം സ്വീകരിക്കു 
വാന്‍ ഉപദേശിച്ചിട്ടുണ്ട്‌. അത്‌ ഇന്ത്യയുടെ 
താല്ക്കാലിക നിലയ്ക്ക്‌ പ്രായോഗികമായി 
ട്ടുള്ളതും ആണ്‌. 193508 സത്യാഗ്രഹം പരാ 
ജയപ്പെടുപ്പോള്‍ ഒരു സായുധവിപ്ളവം തന്നെ 
നടത്തിയും ബ്രിട്ടീഷ്‌ ഭരണം അവസാനിപ്പി 
ക്കുവാന്‍ സ്വാത്രന്ത്രപ്രേമികളായ പല ഭാര 
തീയരും ശ്രമിച്ചിട്ടുണ്ട്‌. മലബാറില്‍ ആ 
പ്രവര്‍ത്തനത്തിന്റെ ശാഖാ സ്ഥാപിച്ച്‌ 


പ്രവര്‍ത്തി ആരംഭിച്ചപ്പോള്‍ അതില്‍ ഞാ 
നും ഒരംഗമായിരുന്നു. ഭാരതീയ സംസ്കാര 
ങ്ങളുടെ ഉറവിടമായ രാമായണം, ഭാരതം മു 
തലായ ഇതിഹാസങ്ങള്‍ പരിശോധിച്ചാ 
ലും എതിരാളിയോട്‌ യുദ്ധം ചെയ്യുന്നതില്‍ 
തെറ്റ്‌ ഇല്ലെന്നു മാശ്രമല്ല അങ്ങനെ പ്രവര്‍ 
ത്തിക്കാതിരിക്കുന്നത്‌ ഭീരുത്വമാണെന്നും 
ആയത്‌ പൌരുഷത്തിനും ധര്‍മത്തിനും നിര 
ക്കാത്തതാണെന്നും പറയുന്നുണ്ട്‌. അതു 
കൊണ്ടാണല്ലോ അഭിമന്യു. അര്‍ജുനന്‍, ഭീ 
aad മുതലായവരെ വീരകേസരികളായി 
വര്‍ണിച്ചു കാണുന്നത്‌. അക്കാലത്തെ സമു 
ദായം അവരെ മുക്തകണ്ഠം സ്തുതിച്ചത 
ല്ലാതെ നിന്ദിച്ചതായി ഒരു സ്ഥലത്തും കാ 
ണുന്നില്ല. സമീപകാലത്ത്‌ ശിവാജി, റാണാ 
പ്രതാപസിംഹന്‍ ഇവരെയും പഴശ്ശി, കേര 
ളവര്‍മ്മ മുതലായവരും മാതൃകയാണ്‌... 
സെപ്തംബര്‍ ന്റെ സംഘര്‍ഷാവസ്ഥ. 
കെ.പി.സി.സി. വലതുപക്ഷ വിഭാഗം കാല്‍ 


; റിലെ സ്ഥിതിഗതികളെക്കുറിച്ചന്വേഷിക്കാന്‍ 
ആനന്ദപൂര്‍ മായ കമ്മിഷനെ നിയോഗിക്കുന്നു. കോഴിക്കോട്ട്‌ 
മുനിസിപ്പല്‍ ചെയര്‍മാനു പുറമെ കെ. കേ 

ദാമ്പത്യജീവ തം ഉപ്പന്‍, എം.പി. ദാമോദരമേനോന്‍, കെ.മാ 


ധവമേനോന്‍ എന്നിവരും അംഗങ്ങള്‍. മൊ 
റാഴാ സംഭവത്തിന്റെ പശ്ചാത്തലത്തില്‍ 
നടന്ന പൊലീസ്‌ ഭീകരതയെക്കുറിച്ച്‌ അന്വേ 
ഷീക്കുകയായിരുന്നു കമ്മിഷന്റെ ലക്ഷ്യം. 
ഇത്തരമൊരന്വേഷണം അധികാരികള്‍ അനു 
വദിച്ചില്ല. അന്വേഷണം നിര്‍ത്തി വെച്ചതി 
നാല്‍ പിന്നിട്‌ കമ്മിറ്റിയംഗങ്ങള്‍ക്ക്‌ ഗവണ്‍ 
മെന്റിന്റെ അഭിനന്ദനം. 

കൃഷ്ണപിള്ളയുമായുള്ള കൂടിയാലോച 
നകള്‍ക്കുശേഷം കെ.പി.ആര്‍, വിഷ്ണുഭാ 
രതിയതന്‍ തുടങ്ങിയ നേതാക്കള്‍ .ഒളിവി 
ലേക്ക്‌....മൊറാഴാ സംഭവം നാട്ടിലാകെ കാ 
ട്ടുതീ കണക്കെ വാര്‍ത്തയായി. അപരിചിത 
രായ ആരെക്കണ്ടാലും സാമാന്യജനങ്ങള്‍ 
മുന്‍കരുതലോടെയിരുന്നു. സംശയത്തിന്റെ 
മുന്‍കരുതലോടെ മാത്രമാണ്‌ അതിഥികളെ 
പ്പോലും സ്വീകരിച്ചത്‌. പൊലിസും അതി 
ന്റെ രഹസ്യാസന്നാഹങ്ങളും എങ്ങും വിന്യ 
സിക്കപ്പെട്ടു. 

മൊറാഴാ സംഭവത്തിന്റെ പേരില്‍ നാടു 
നീളെ അഴിച്ചുവിടപ്പെട്ട ഭീകരമായ പൊലീ 
സ്‌ മര്‍ദ്ദനത്തിന്റെ ചോര കിനിയുന്ന ഓര്‍ 
മ്മകള്‍.. പല കുടുംബങ്ങളിലും രാത്രികള്‍ 
നിദ്രാവിഹീനങ്ങളായി. നേതാക്കളോട്‌, അവ 
രുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട്‌, സം 


നിങ്ങള്‍ക്കും 


നാഡിതളര്‍ച്ച, ധാതുക്ഷയം, 
ശക്തിക്കുറവ്‌, സ്ഖലന രോഗ 
ങ്ങള്‍, മറ്റ്‌ രഹസ്യരോഗങ്ങള്‍ 
തുടങ്ങി ദാമ്പതൃജീവിതത്തെ വിര 
സവും വിഷാദഭരിതവുമാക്കുന്ന 
ശാരീരികവും മാനസികവുമായ 
എന്തെങ്കിലും പ്രശ്നങ്ങള്‍ നിങ്ങ 
ളെ വിഷമിപ്പിക്കുന്നുണ്ടോ? 
എങ്കില്‍ വിദ്ഗദ്ധ , പരിശോധന 
യും ചികിത്സയും കൊണ്ട്‌ നിങ്ങ 
Qos ദാമ്പത്യജീവിരും ആനന്ദപ്ര 
ദമാക്കുവാന്‍ കഴിയും. നേരില്‍ 
സമീപിക്കുക. 


74.8. വിദേശത്തുളളവര്‍ രോഗവി 
വരം വ്യക്തമായി എഴുതുക. മറു 


ക്കീഴിലാക്കി. ഈ വിഭാഗം വടക്കെ മലബാ 


പടിക്ക്‌ പണമോ സ്റ്റാമ്പോ അയ 
ക്കേണ്ടതില്ല. കത്തുകള്‍ രഹസ്യ 
മായി സൂക്ഷിക്കുന്നതാണ്‌. സമ 
യം രാവിലെ 9.30 മുതല്‍ വൈ 
കിട്ട്‌ 6.30 വരെ (ഞായര്‍ മുട 
600) Govt: REGD No. 1095 


ഘര്‍ഷഭരിതമായ വിപ്ളവജ്ീവിതത്തോട്‌ 
ബഹുമാനാദരങ്ങള്‍ ഉള്ളവര്‍ തന്നെ അത്‌ 
മനസ്സിന്‌ പുറത്തേയ്ക്കെടുത്തില്ല. മൊറാഴ 
ക്കേസ്സില്‍ പ്രതിചേര്‍ക്കപ്പെട്ടവര്‍ മാത്രമല്ല, 
അവരോട്‌ അകന്ന അനുഭാവം പുലര്‍ത്തി 
യവരും താല്‍ക്കാവികാഭയം കൊടുത്തവര്‍ 
പോലും നിരീക്ഷണത്തിന്‍ കീഴിലായി. 
ഈയൊരു സംഭ്രമാവസ്ഥയില്‍ വിഷ്ണൂ 
ഭാരതീയനെപ്പോലുള്ളവര്‍ തങ്ങളുടെ ഒളി 
ത്താവളങ്ങള്‍ മാറിക്കൊണ്ടുള്ള, ലക്ഷ്യമി 
ല്ലാത്ത യാത്രയെ “തുഴയില്ലാത്ത തോണി” 
യുടെ അവസചലനവുമായാണ്‌ താരതമ്യ 
പ്ലെടുത്തിയിരുന്നത്‌. 

മൊറഠാഴാ സംഭവം.....പൊലീസ്‌ ഭീകരാവ 
സ്ഥയുടെ മുരിവുകളായോ അതിന്റെ രഹ 
സ്യവീഭാഗത്തിന്റെ സുക്ഷ്മചലനങ്ങളാ 


46 0 കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


ജനത ഹെല്‍ത്ത്‌ സെന്‍റര്‍ 
രൌഷധിക്‌ സമീപം 

ഷൊര്‍ണൂര്‍ റോഡ്‌, തൃശൂര്‍ - 1. 
കേരള, INDIA. 


Pe പട 8 OE eC 
JANATHA HEALTH CENTRE 
Naar Oushadi 
Shorn. Road, Trichur - 1 
Kerala, India 


യോ.....നേതാക്കളുടെ ഒളിവ്‌ ജീവിതത്തി. 
ന്റെ സാന്നിധ്യമായോ....ചെറുത്തുനില്പിഒ 
പുതിയ പാഠങ്ങളായോ.... 
ത്തില്‍ മുദ്രിതമായി. പ്രായം ചെന്നവര്‍ ചെ 
രുത്തുനില്പിന്റെ, ചോരകിനിയുന്ന, തിള 
ച്ചുപൊങ്ങുന്ന ഈ സമരാധ്യായത്തെ ഓമ 
നിച്ചു, പുതിയ തലമുറയാകട്ടെ, ഞരമ്പുക 
ളില്‍ കത്തിപ്പടരുന്ന പോര്‍വീര്യങ്ങള്‍ക്ക്‌ 
പടച്ചട്ടയായി ഈ ഇതിഹാസമുന്നേറ്റത്തെ 
മനസ്സിലേറ്റി. കൊച്ചുകുട്ടികള്‍ പോലും മൊ 
റാഴാ സംഭവത്തെക്കുറിച്ച്‌....നേതൃത്വത്തിഒ 
ചരിത്രസമാനമായ ധീരതയെക്കുറിച്ച്‌....മര്‍ദ്ദ 
നസംവിധാനത്തിന്റെ വാള്‍മുനയെയും ചവി 
ട്ടടിയെയും കുറിച്ച്‌ നടുക്കത്തോടെ പറയു 
മായിരുന്നു. 
കമ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി പ്രവര്‍ത്തകര്‍ക്കും 
അനുഭാവികള്‍ക്കുമെതിരെ; ദേശീയ പ്ര 
സ്ഥാനചരിത്രത്തില്‍, മുമ്പൊരിക്കലും നട 
ന്നിട്ടില്ലാത്തവിധം മര്‍ദ്ദനങ്ങള്‍ അഴിച്ചുവിട 
പ്പെട്ടു. ഇത്‌ പ്രവര്‍ത്തകരില്‍ മാത്രമല്ല, മാ 
നസ്സികമായി അവരോട്‌ അകന്ന അനുഭാ 
വം പുലര്‍ത്തിയവരില്‍പ്പോലും ഭയാശങ്കകള്‍ 
വിതച്ചു. മൊറാഴസംഭവത്തിനുശേഷം സാ 
ധാരണ കുടുംബങ്ങളില്‍ ഒളിയിടം തേടി 
പ്പോകാന്‍ നേതാക്കള്‍ക്ക്‌ ആത്മവിശ്വാസം 
കുറഞ്ഞു. 
രഹാപോഹങ്ങളുടെയും, അതിശയോ 
ക്തി സ്പര്‍ശമുള്ള വിലയിരുത്തലുകളുടെ 
യും സമ്മിശ്രരൂപമാണ്‌ പത്രങ്ങളില്‍ വാര്‍ 
ത്തകളായത്‌. മൊറാഴാസംഭവത്തിന്‌ വലിയ 
പ്രാധാന്യം കൊടുത്ത ഇംഗ്ളീഷ്‌ മലയാളം 
പത്രങ്ങള്‍ കെ.പി.ആര്‍., വിഷ്ണുഭാരതീ 
യന്‍, എ.വി.കുഞ്ഞമ്പു, സുബ്രഹ്മണ്യ 
ഷേണായി എന്നീ നാലുപേരിലാണ്‌ സംഭ 
വത്തിന്റെ ഉത്തരവാദിത്തം മുഴുവന്‍ കയറ്റി 
വെച്ചത്‌. 
ഒളിവില്‍ കഴിയുന്ന നേതാക്കളെ വല 
യില്‍ക്കുടുക്കാന്‍ എല്ലാ ഉപായങ്ങളും പരീ 
ക്ഷിക്കപ്പെട്ടു. പൊലീസ്‌ രഹസ്യവിഭാഗ 
ക്കാര്‍ വലതുപക്ഷ കോണ്‍ഗ്രസുഭൂരിപ 
ക്ഷം വരുന്ന കുടിയാന്മാരും അവരുടെ 
നുകത്തില്‍ കീഴില്‍. ഭക്ഷണവും, മദ്യവും 
പ്രതിഫലവും പ്രലോഭനങ്ങള്‍ക്കും ഭീഷണി 
കള്‍ക്കുമൊപ്പം വിളമ്പി കുടിയാന്മാരെ 
പാട്ടിലാക്കാന്‍ ശ്രമം. എന്നിട്ടും നേതാക്കള്‍ 
ഒറ്റു കൊടുക്കപ്പെട്ടില്ല. ജന്മിമാരും പൊലീ 
സും അവരെ നിയന്ത്രിച്ച അധികാരകേന്ദ്ര 
വും വച്ചു നീട്ടിയ പ്രതിഫലനങ്ങളൊന്നും 
സാധാരണക്കാരെ മത്തുപിടിപ്പിച്ചില്ല. നിര്‍ 
ബന്ധത്തിനു വഴങ്ങി സല്‍ക്കാരമുണ്ടവര്‍ 
തന്നെ എല്ലാ ചലനങ്ങളും നേതാക്കളുടെ 
ചെവിയിലെത്തിച്ചു. 
ആറോണിന്റെ വൈരാഗ്യബുദ്ധിയും പ്രാ 
ദേശിക കോണ്‍ഗ്രസ്‌ നേതൃത്വത്തിന്റെ രാ 
ഷ്ട്രീയവിരോധവും കാരണം പലരും കേ 
സില്‍ പ്രതിയാക്കപ്പെട്ടു. കേസില്‍ പിടികി 
ട്ടാതിരുന്ന അഞ്ചുപ്രതികള്‍ക്കായി പൊലീ 
സ്‌ സന്നാഹമാകെ ഇളകി നടന്നു. മര്‍ദ്ദന 
വും അടിച്ചമര്‍ത്തലും പ്രലോഭനങ്ങളും വീ 
ണ്ടും പരീക്ഷിക്കപ്പെട്ടു. ഭീഷണികള്‍ ഫലം 
കാണുന്നില്ലെന്ന്‌ വന്നപ്പോള്‍ പാരിതോഷി 
കങ്ങള്‍... 
ആഭ്യന്തരവകുപ്പിന്റെ അറിയിച്ച്‌. പ്രഖ്യാ 
പനം കെ.പി. ആര്‍. ഗോപാലന്‍. സുബ്ര 
ഹ്മണ്യഷേണായി എന്നിവരുടെ അറസ്റ്റി 


ട്‌ 


എങ്ങും ആഴ |. 


വന്നിറങ്ങിയ ഒരു 
ബ്രാഹ്മണനെ കെ. 
പി.ആര്‍ ആണെന്നു 


മീശയുണ്ടായിരുന്നു. 
താന്‍ അറസ്റ്റ്‌ ചെ 
യ്യപ്പെടടു. എന്നു കേട്ട്‌ 
ബ്രാഹ്മണന്‍ ൫ 
യന്നു വിറച്ചു. അയാ 
ളുടെ മുണ്ട്‌ ഈര്‍ന്ന്‌ 
ചാടാന്‍ തുടങ്ങി. മു 
ണ്ടുമുറക്കി ഉടുക്കാ 
നായി അയാള്‍ അര 
യില്‍ കൈവച്ച 
പ്പാള്‍ റിവോള്‍വര്‍ 


ടിപ്പോയി. ഇത്‌ കണ്ട്‌ 
ധൈര്യം വന്ന ്രാ 
ഹ്മണനും തന്റെ പാ 
ട്ടിനു പോയി. തോ 
ക്കും കുന്തവും വാ 
ളും ധരിച്ച്‌ പറ്റം ചേര്‍ 


ത്‌ | 


പൊന്നയത്ത്‌ ഗോപാലന്‍ 


1941 മാര്‍ച്ച്‌. , 

മൊറാഴാകേസിലെ 33 പ്രതികള്‍ അറ 
സ്റ്റില്‍. ഒന്നാം പ്രതിയായ കെ.പി.ആര്‍. 
ഗോപാലനെ പിടികിട്ടാത്തതിനാല്‍ ആദ്യ 
വിചാരണയില്‍ രണ്ടാംപ്രതി വിഷ്ണുഭാര 
തീയന സ്ഥാനക്കയറ്റം. സുബ്രഹ്മണ്യ 
ഷേണായി. സി.കെ. പണിക്കര്‍, കുമാരന്‍ 
തുടങ്ങിയവരെ അവസാനം വരെ പിടികൂടാ 
നായില്ല. ‘ 7 

കേസ്‌ നമ്പര്‍ 9411. 

നോര്‍ത്ത്‌ മലബാര്‍ ഡിവിഷന്‍ സെഷന്‍ 
സ്‌ കോര്‍ട്ടില്‍... 

പ്രാഥമിക വിചാരണയ്ക്കുശേഷം കൂ 
ത്തുപറമ്പ്‌ മജിസ്ട്രേട്ട്‌ ഐ.പി.സി. 147, 
148, 149, 302ം 343, 320, 324 വകുപ്പുക ne 
കാരം തലശ്ശേരി സെഷന്‍സ്‌ കോടതിയ 
ലേക്ക്‌ കമ്മിറ്റ്‌ ചെയ്തു. 18899 വകുപ്പ്‌ എല്ലാ 
പ്രതികള്‍ക്കും ബാധകമാണെന്ന്‌ കുറ്റപത്ര 
ടി വര. 

ത്തില്‍ പ്രത്യേക അട 

കേസ്‌ വീചാരണ്‌ കൂത്തുപറമ്പ്‌ സബ്മ 
ജിസ്ട്രേടു. തളിപ്പറമ്പ്‌ സബ്‌ മജിസ്ട്രേട്ട്‌ 
അന്യായഭാഗം ഒന്നാംസാക്ഷി. ae 
ക്ഷി തളിപ്പറമ്പ്‌ സബ്‌ ഇന്‍സ്പെക്ടര്‍ വ 

മന്‍ മൊയ്തീന്‍. , 

i പ്രതികള്‍ക്കുവേണ്ടി ടി.വീ. പി 
ടി.നാരായണന്‍ നന്പ്യാർ. രയരപ്പന്‍ നാ 


5 Hernan. കേസില്‍ ഗവണ്‍ 
കം കെ പി.ആറിനോട്‌ രൂപസാദൃശ്യമുള്ളവ തുടങ്ങിയ അഭിഭാഷക 


കള്‍ ഹാജുരാക്കി. 
മെന്റ്‌ 270 ലധികം രേഖ 
രൊക്കെ പലേടത്തും കസ്‌റ്റഡിയില്‍. Ase നടപടികള്‍ ഇത്രയുമായിട്ടും കെ. 


പി. ആറിനെ പിടികൂടാനായില്ല. 


കണ്ണൂര്‍ സെന്‍ട്രല്‍ ജയിലിലേക്ക്‌... അധി 
കാരികളുടെ വിലക്ക്‌ . ഗോപാലന്റെ ആ 
. മോഹം സാഫല്യമടയുന്നത്‌ കയ്യൂര്‍ രക്ത 
സാക്ഷീകളുടെ കുടുംബത്തെയും അവര്‍ 
ക്ക്‌ ജന്മം നല്‍കിയ ഗ്രാമത്തേയും അതിന്റെ 
ചാരുതയേയും ഫിലിമിലേക്ക്‌ പകര്‍ത്തിയ 
ണ്‌. 

പ്ലേ തത്തിന്റെ ദുരന്ത പ്രകാശദൃശ്യനി 
മിഷങ്ങിള്‍ക്ക്‌ സാക്ഷിയായ പൊന്നയത്ത്‌ 
ഗോപാലന്റെ രാത്രികളിലേക്ക്‌ ദുഃസ്വപ്നമാ 
യി ചേക്കേറിയ സംഘര്‍ഷമായിരുന്നു a 
പി. ആറിനെ പിടിക്കാനാഹാനം ലു 
പരസ്യം. താനെടുത്ത പടം പൊലീ! a ലം 
ബന്ധിച്ച്‌ വാങ്ങി പരസ്യത്തില്‍ eS : 
യായിരുന്നുവെന്ന്‌ ആ ആദ്യകാല ee, 
ഗ്രാഫര്‍ പറയുന്നു. മാറാലകെട്ടിയ 

മ്മകള്‍ ചികഞ്ഞ്‌. ശ്രദ്ധ കൂര്‍പ്പിച്ച്‌. 


ലേക്ക്‌ വഴി തുറക്കുന്ന വിവരങ്ങള്‍ നല്‍ 
കുന്നവര്‍ക്ക്‌ യഥാക്രമം 500 രൂപയും 1000 

പയ്യും സമ്മാനം. 

സമ്മാനപ്രഖ്യാപനം രേഖകളില്‍ 
അനാഥമായി ഒടുങ്ങിയപ്പോള്‍ തുക ഉയര്‍ 
ത്തി. പരിക്ഷണങ്ങളുടെയും ക്രൂരതകളു, 
ടെയും ജീവിത വൈഷമുൃത്തിന്റെയും സൂചി 
യോട്ടയിവുടെ ഞെരുങ്ങിയമര്‍ന്നിട്ടും eae 
ഒറ്റുകാരായിപ്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ജു 


സ 
തത്തേക്കാള്‍ ജനനതേതാക്കളെ സാധാരണ 


ജനങ്ങള്‍ നെഞ്ചോടമര്‍ത്തി. ഇ 
കാവല്‍ കിടന്നു. അധികാരത്തിന്റെ ae 
ഗത്തെ ഹൃദയമിടിപ്പിനാല്‍ പിന്നിലാക്കി. 


“ഖത്ത്‌ കാക്കപ്പുള്ളി....മെലിഞ്ഞ 
ഉള്ളിലേക്ക്‌ വളഞ്ഞ ശരീരം... sealed 
ആര്‍. എന്ന മലബാറിലെ “കലാപനാ 
നെ" തിരിച്ചറിയാന്‍ പത്രങ്ങളില്‍ ee 
ചിത്രവും വിവരണങ്ങളും. അവസാന ശ്ര 
മെന്ന നിലയില്‍ പൊതുസ്ഥലങ്ങളിലും 
നാലാള്‍ കുടുന്നിടത്തുമെല്ലാം we 
ആ കുറ്റവാളി യുടെ മുദ്രകള്‍. ബക്കളം 
മ്മേളനവേളയില്‍ മലബാറിലെ ആദ്യ ee 
ട്രോഗാഹര്‍മാരിലൊരാളായ പൊന്നൃത്ത്‌ 
പാലനെടുത്ത കെ.പി. ആറിന്റെ ല്‍ 
പരസ്യത്തിനൂപയോഗിച്ചത്‌. ൭ തി 
കുവാടത്തിലൂറപ്പിച്ച ആ ത 
ഒപ്പിയെടുത്ത മുഹൂര്‍ത്തങ്ങള്‍ ais a 
ബ്ലോഷി. സുന്ദരയ്യ. കൃഷ്ണപിള്ള 
വര്‍ക്കൊപ്പം...തുക്കുമരം കാത്തുകഴ്‌ aes 
യിരുന്ന കയ്യൂര്‍ സഖാക്കളുടെ Ts 
ക്കാന്‍ പൊന്നയത്ത്‌ ഗോപാലനും 


പൊലിസിന്റെ ജാഗ്രത. പതങ്ങളിലെ 
പരസ്യം. രഹസ്യാന്വേഷണത്തിന്റെ കുറു 
ക്കുവഴികള്‍. ബ്രിട്ടീഷ്‌ യളുമാനത്വത്തിന്റെ 
സമ്മര്‍ദ്ദം. പ്രതിഫലം വാഗ്ദാനം പെയ്ത 
അ്ലമില്ലാത്ത അവസ്‌! 
i ത്രം രസ്ൃത്തിലെ കെ.൨ 1.ആര്‍. a aes 

ന ദൃശ്യം കണ്ട്‌ മംഗലാപുരത്ത്‌ ഒരാ 
സ ള്‍ക്ക്‌ വീണ്ടും കാതു 
അറസ്റ്റില്‍. പത്രങ്ങള്‍ക്ക്‌ വിണ്ടു 


5 NG രസം ചോര്‍ 

.കെ.ജി- ആത്മകഥയ' 

any പോകാതെ വിവരിക്കുന്ന മറ്റൊരു aah 
മംഗലാപുരം റെയില്‍വെ സ്റ്റേഷന്‌ 


അരവസാനിക്കുന്നില്ല) 


കലാകൌമുദി 


\\\ 
yy) 


അഭിനയാകോളേങ്ക്‌ 


രംഗം ഒന്ന്‌ 


മണിനാദം. 
| കര്‍ട്ടനുയരുന്നു. 


വശത്ത്‌ മൈക്ക്‌, 


| നെ തൊഴുതു നില്ക്കുന്നു. സദസ്സില്‍ കൈയടി. 


മൃദുവായി ഇങ്ങനെ അറിയിക്കുന്നു. 

“ആദ്യമായി ഈശ്വര്‍ പ്രാര്‍ത്ഥന. കുമാരി പത്മം.” 

പത്മം മൈക്കിനടുത്തേക്കു വരുന്നു. ഗോവര്‍ദ്ധനന്‍ മേശയുടെ 
പിന്നില്‍ ചെന്നു സാധാരണ രീതിയില്‍ തൊഴുതു നില്ക്കുന്നു) 


“ദൈവമേ കൈതൊഴാം കേള്‍ക്കുമാറാകണം 

പാവമാമെന്നെ നീ കാക്കുമാറാകണം. 

എന്നുള്ളില്‍ ഭക്തിയുണ്ടാകുമാറാകണം 

നീന്നെ ഞാനെന്നുമേ കാണുമാറാകണം 

നേര്‍വഴീക്കെന്നെ നീ കൊണ്ടു പോയീടണം 

നേര്‍വരും സങ്കടം ഭസ്മമാക്കീടണം. 

ദുഷ്ട സംസര്‍ഗ്ഗം വരാതെയായീടണം 

ശിഷ്ടരായുള്ളവര്‍ തോഴരായീടണം 

നല്ലകാര്യങ്ങളില്‍ പ്രേമമുണ്ടാകണം 

നല്ലവാക്കോതുവാന്‍ ത്രാണിയുണ്ടാക്കണം.” 

കൃത്യങ്ങള്‍ ചെയ്യുവാന്‍ ശ്രദ്ധയുണ്ടാകണം. 

സത്യം പറഞ്ഞിടാന്‍ ശക്തിയുണ്ടാകണം.”” 

(പ്രാര്‍ത്ഥന കഴിഞ്ഞു തൊഴുതിട്ട്‌ പത്മം പിന്‍വാങ്ങുന്നു. കൈ 
യടി, ഗോവര്‍ദ്ധനന്‍ വീണ്ടും മൈക്കിനടുത്തേക്കു വരുന്നു.) 
ഗോവര്‍ദ്ധനന്‍.- (പ്രസംഗരൂപത്തില്‍) ‘ 

ജീവിത പ്രേമികളായ സുഹൃത്തുക്കളെ, വിദ്യാര്‍ത്ഥിനീ വി 
ത്ഥ്യാര്‍ത്ഥീകളെ, എല്ലാവര്‍ക്കും വീണ്ടും, ആദ്യമായെന്റെ കൂപ്പു 
കൈ, 

അഭീനയാ കാളേജ്‌ എന്ന സ്ഥാപനത്തിന്റെ ഉല്‍ഘാടന മഹാമ 
ഹമാണ്‌ ഇവിടെ നടക്കുവാന്‍ പോകുന്നത്‌. മറ്റേതു കാര്യത്തിലും 
എന്നപോലെ ഈ സ്ഥാപനത്തിന്റെ ഉല്‍ഘാടനവും മുഖ്യമന്ത്രി 
തന്നെ വേണമെന്ന്‌ എനിക്കു നിര്‍ബ്ബന്ധമായിരുന്നു. മുഖ്യമന്ത്രിയു 
ടെ പ്രഥമവും പ്രധാനവുമായ കര്‍ത്തവ്യം ഉല്‍ഘാടനമാണല്ലോ. 
ഞാന്‍ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരാമെന്നു സദയം 
ഏറ്റിരുന്നു. അഹോ കഷ്ടം! അല്ലാതെന്തു പറയാന്‍; മുഖ്യമന്ത്രി 
ഇപ്പോള്‍ (വാച്ചു നോക്കിയിട്ട്‌! ബോംബെയില്‍ നിന്നു ഡല്‍ഹിയി 
ലേക്കു പറന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അത്യാവശ്യമായി എന്തോ 
ഉല്‍ഘാടനം ചെയ്യാനുണ്ടുപോലും. ഇവിടെ വരാന്‍ പറ്റാത്തതില്‍ 
ചേദിച്ചുകൊണ്ട്‌ അല്പം മുമ്പ്‌ വിവരമറിയിച്ചു. നന്ദി. നമുക്കും ഖേ 
ദിക്കാം. : 

വ ഇനി മറ്റൊരു മന്ത്രിയെ പിടിച്ചുകൊണ്ടുവരാന്‍ സമയമില്ല. എല്ലാ 
മന്ത്രിമാരും ഉല്‍ഘാടനത്തിരക്കിലാണ്‌. നാടാകെ പറന്നു നടക്കുക 
യാണ്‌. മാറിയ പരിതസ്ഥിതിയില്‍, ഈ സ്ഥാപനത്തിന്റെ മഹ 
ത്തായ ഉല്‍ഘാടന കര്‍മ്മം ഞാന്‍ തനെ അങ്ങു ചെയ്തുകളയാ. 
മെന്നുവച്ചു. 

ഞാന്‍ മറ്റാരുമല്ലല്ലോ. അഭിനയാകാളേജിന്റെ സ്ഥാപകനാണ്‌. 

ഉടമസ്ഥനാണ്‌. പ്രിന്‍സിപ്പലാണ്‌. തല്ക്കാലം ഗുമസ്തനും, ശിപാ 
യിയും, തുപ്പുകാരനും എല്ലാം ഞാന്‍ തന്നെ. : 


ചെറിയ തോതില്‍ ഇപ്പോള്‍ ആരംഭിക്കുന്ന ഈ സ്ഥാപനം അ 


480 കലാകൌഈമുദി 1994 ഒക്ടോബര്‍ 16 


(കാളേജില്‍ ക്ളാസുതുടങ്ങാനെന്നപോലെ ഉച്ചത്തില്‍ 


| സ്റ്റേജിന്റെ നടുവില്‍ ഒരു മേശയും കസേരയും. ഒരു 
അകത്തുനിന്ന്‌, കൈ രണ്ടും തലയ്ക്കു മുകളില്‍ പിടിച്ചു ദൈ 

വത്തെ തൊഴുംപോലെ തൊഴുതുകൊണ്ട്‌ ഗോവര്‍ദ്ധനന്‍അതി 

വേഗം കടന്നുവന്ന്‌ കസേരയുടെ പിന്നില്‍, അതേ മട്ടില്‍ സദസ്സി 


കസേരയില്‍ ഇരുന്നിട്ടു ചാടിയെഴുന്നേറ്റു മൈക്കിനടുത്തുചെന്ന്‌ 


പത്മം;- (കൈകൂപ്പി നിന്ന്‌ സ്വരമാധുരിയോടെ പ്രാര്‍ത്ഥനാ ഗാനം.) 


തിവേഗം വളരുമെന്നും ഒരു മഹല്‍സ്ഥാപനമായിത്തീരുമെന്നും 
എനിക്കുറപ്പുണ്ട്‌. ആധുനിക ജീവിതത്തില്‍ ഇതിന്റെ ആവശ്യം 
അത്ര വലുതാണ്‌. ഇനിയും ഇതുപോലുള്ള കാളേജുകള്‍ നാട്ടിന്റെ 
നാനാഭാഗത്തും ഉണ്ടാകട്ടെ. വളരട്ടെ. വര്‍ദ്ധിക്കട്ടെ. ഒരഭിനയാ സര്‍ 
വ്വകലാശാല തന്നെ . രൂപമെടുക്കട്ടെ. ആവശ്യം സൃഷ്ടിയുടെ 
അമ്മുമ്മയാണല്ലോ. (കൂകല്‍) സോറി, അമ്മയാണല്ലോ. 
ഇന്നുള്ള മറ്റു ചില സ്ഥാപനങ്ങളെപ്പോലെ നാടകത്തിനോ സീ 
നീമയ്ക്കോ വേണ്ടി, അഭിനയം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമ 
ഇതെന്ന്‌ ഞാന്‍ അടിവരയിട്ടു പ്രസ്താവിക്കുന്നു. (ചിരി) ജീവി 
ക്കാന്‍ ആവശ്യമായ അഭിനയം പഠിപ്പിക്കലാണ്‌ ഈ സ്ഥാപനത്തി 
ന്റെ മഹത്തായ ആദര്‍ശവും ലക്ഷ്യവും. 
മാനൃമഹാജനങ്ങളെ, 

നിങ്ങളറിയുന്നുണ്ടോ മനുഷ്യജീവിതം ഇന്നൊരു ബീസീനസ്സു മാ 
ത്രമാകുന്നു. സ്വന്തം ലാഭം മാത്രം നോക്കിയുള്ള ബീസിനസ്‌, ഇവി 
OS സ്‌നേഹമില്ല. വികാരമില്ല. ബന്ധമില്ല. ഒരു കുന്തോമില്ല. ഈ 
ജീവിത ബിസിനസ്സില്‍ വൃപ്രധാനമാണ്‌ അഭിനയം. നന്നായഭി 
നയിക്കുന്നവന്‍ വമ്പിച്ച ലാഭം കൊയ്യുന്നു. സ്നേഹവും സത്യവു 
മില്ലാത്തവര്‍ ഭാഗ്യവാന്മാര്‍, എന്തെന്നാല്‍ അവര്‍ നാടു ഭരിക്കും, 
ലോകം ഭരിക്കും, വേണ്ടത്‌ അഭിനയം മാത്രം, ഇന്നത്തെ കലയും 
ശാസ്ത്രവ്മെല്ലാം അഭിനയം തന്നെ, 

വായു, ജൂലം, വൈദ്യുതി തുടങ്ങിയവപോലെ അഭിനയവും ഇന്ന്‌ 
അത്യന്താപേക്ഷിതമാണ്‌. നമ്മളാരും ഇന്നു ജീവിക്കുന്നില്ല. സത്യ 
ത്തില്‍ അഭിനയിക്കുകയാണ്‌. അച്ഛനായും മകനായും ഭാര്യയാ 
യും മകളായും ബന്ധുവായും സ്നേഹിതനായും മറ്റും മറ്റും നമ്മള്‍ 
അഭിനയിക്കയാണ്‌. ഉറക്കത്തില്‍ പോലും നമ്മള്‍ അഭിനയിക്കുന്നു. 
ജീവിതത്തില്‍, ഭാവമാണു വലുത്‌. പ്രവര്‍ത്തിയല്ല. 

ഈ പരിതസ്ഥിതിയില്‍, വിജയപൂര്‍വ്വമുള്ള ജ്ീവിതാഭീനയത്തിന്‌, 
അഭിനയാകാളേജ്‌ പരിശീലനം നല്‍കുന്നു. മഹത്തായ അഭിനയാ 


കാളേജിന്റെ ഉല്‍ഘാടനം, അഭിനയം കൂടാതെ സസന്തോഷം 
ഞാന്‍ നിര്‍വ്ൃവഹിച്ചുകൊള്ളുന്നു. 
(കൈയടി) 


ക്ഷണിച്ചും ക്ഷണിക്കാതെയും, അറിഞ്ഞും അറിയാതെയും, ഇവി 
ടെ ഹാളുരായിട്ടുള്ള അതിഥികള്‍ക്ക്‌ ഞാന്‍ സ്വാഗതവും ഒപ്പം കൃ 
തജ്ഞതയും പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. 

(വീണ്ടും കൈയടി) 


വന്നതും വരാനുള്ളതുമായ എല്ലാ തെറ്റുകുറ്റങ്ങള്‍ക്കും ഞാന്‍ താ 
ണു വീണു കേണുകൊണ്ട്‌ ക്ഷമായാചനം ചെയ്യുന്നു. 
(കൈയടിയും വിസിലടിയും) 

പരിപാടിയില്‍ അടുത്തതും അവസാനത്തേതുമായ ഇനം അഭിന 
യം. ജീവിതാഭീനയത്തില്‍ പ്രഗത്ഭരായ ചില കലാകാരന്മാര്‍, ഒരു 
ലഘുനാടകം നിങ്ങളുടെ മുമ്പില്‍ അഭിനയിച്ചു കാണിക്കും. സദയം 
ആന്ധദിക്കുക. i 

ഞാന്‍ തല്ക്കാലം അണിയറയിലേക്കു പിന്‍വാങ്ങുന്നു. നിങ്ങള്‍ 
ക്കു നമസ്ക്കാരം. ' s 

(കൈയടി, വിസിലടി) 
(കര്‍ട്ടന്‍) 


രംഗം രണ്ട്‌ 

(ബെല്‍ അറിയിപ്പ്‌, (പ്രിന്‍സിപ്പലിന്റെ ശബ്ദത്തില്‍) 
““ആദ്യരംഗം ലക്ഷ്മിയും ജാനമ്മയും. ലക്ഷ്മി കാളേജു കുമാരി 
യാണ്‌. ജാനമ്മ സ്ഥലം ലേഡീസ്‌ ക്ളബിലെ എണ്ണപ്പെട്ട അംഗ 
വും. 

കുമാരി ഉഷ, ലക്ഷ്മിയായി അഭിനയിക്കുന്നു. മേരിക്കുട്ടി, ജാന 
മ്മയായി രംഗത്തു വരുന്നു." 

കര്‍ട്ടനുയര്‍ന്നു. 


വേണ്ടത്ര ഒരുങ്ങി പുറത്തേക്കു പോകാനുള്ള മട്ടില്‍ സ്വീകരണ ' 


വാ. 


യില്‍ നില്ക്കുകയാണു ജാനമ്മ. ഒരു തരം ഡാന്‍സു മോഡ 
മു? ത്തുനിന്ന്‌ ഒടിവരുന്ന, ലക്ഷ്മി, വേഷം ചുരിദാറും ഷാളും) 
മം (കൊച്ചു കുഞ്ഞിന്റെ മട്ടില്‍ അമ്മയുടെ കഴുത്തില്‍ കൈ 


നമ്മ:- (അത്ര 
ചുറ്റിപ്പിടിക്കാതെ സ്വീറ്റി. ഞാന്‍ മേക്കപ്പു കഴിഞ്ഞു നില്ക്കു 
റ ൨. 


.. ഓ മമ്മീ. ഞാന്‍ എന്റെ മമ്മിയെ എത്രത്തോളം സ്നേഹിക്കു 

BF anced. അപ്ടു ഹിമാലയാസ്‌! ഹിമാലയത്തോളം! 

പിടിവിട്ട്‌ അടുത്തു നില്ക്കുന്നു [ 

ഹിക്കണം സ്വീറ്റി. ലവ്‌ ഈസ്‌ ഗ്രേറ്റ്‌. താങ്ക്യൂ. 

ന്‍ഷന്‍. മമ്മിയറിഞ്ഞോ. മുംടാസ്‌ പറയുവാ, എന്നെ 
യും മമ്മിയെയും അടുത്തടുത്തു കണ്ടാല്‍ സിീസ്റ്റേഴ്‌സെന്നെ 
“തോന്നുന്ന്‌. 

p= (സന്തോഷത്തില്‍) ശരിയാണു സീറ്റ. 

പരിഭവം നടിച്ച്‌) എന്താ മമ്മീയിത്‌. എന്നെ കണ്ടാല്‍ മമ്മീടെ 

ag തോന്നുമോ? 

a അതല്ല കുട്ടീ. എന്നെ കണ്ടാ നിന്റെ പ്രായമേ തോന്നുന്നാ. 

ബിലെ ശകുന്തളാ ദേവിയും ഇതുതന്നെ പറഞ്ഞു. ക 


റ സ്നേ 
ലം നൊ മെ 


പ്രായം 


ക്ളബ്‌ 
3). ആ 

pits ാഞ്ചിക്കൊണ്ട്‌; ഞാന്‍ കൊച്ചു കുട്ടിയല്ലേ മമ്മീ. 
ao നിനക്കു പ്രായമൊന്നും ആയില്ല കുട്ടീ. നീ മമ്മീടെ കൊച്ചു 


കുഞ്ഞുതന്നാ. അഭിനയം. “നന്നായഭിനയിക്കുന്നവന്‍ വമ്പിച്ച കൊയ്യു 
me Rous മമ്മീ! 3 ലം ന്മാര്‍, എന്നെ 
പം നീ എന്താ AVIA ഇന്നിത്ര നേരത്തെ. ക്ളാസില്ലേ ന്നു. സ്നേഹവും സത്യവുമില്ലാത്തവര്‍ ഭാഗ്യവാന്മാര്‍, എ 


. ഒണ്ടു മമ്മി. ഞാന്‍ കാസ്സു കട്ടുചെയ്തു. ; 

ക എക്സാധിങ്ങടുത്തില്ലേ കുട്ടീ. ഈയിടെയായി നീ ക്ളാസു 
ക ചെയ്യാത്ത ഒരു ദിവസ്മില്ലല്ലോ. [ 
els a aaa വറി മമ്മീ. ഒരത്യാവശ്യ കാര്യത്തിനാ ഇന്നു കളാ 

സു കട്ടു ചെയ്തേ. 
ഃ- എന്താ ഇത്ര 
ie തജിററീച്ചറിന്റെ ബോറുക്ളാസിലിരുന്നപ്പൊ എനിക്കു തോ 
ന്നി, ജിഞ്ചുവിനെ ഒന്നു കീസ്ററുചെയ്യണമെ i ere 
ജാഃ- (മൂക്കില്‍ വിരല്‍വച്ച്‌) പട്ടിക്കുഞ്ഞിനെ കിസ്സു യ്യ 
ക്ളാസു കടു ചെയ്തോ. ഇതു : 
ലഃ- (സ്വയം ee മൈ സ്ധീറ്റ്‌ ജിഞ്ചു! pleas ee 
ജിഞ്ചുവിനെ സ്നേഹിക്കുന്നെന്നോ: (അകത്തു ജിഞ്ചു 
കീ കീ ശബ്ദം! 
ളാ:- (സമാധാനപ്പെട്ടി ഉം. ന യില്‍ oe 
റ്‌. ഇന്നലെ ക്ളബ്ബില്‍ വച്ചു ’ 
സ്സീനെക്കാള്‍ കൂടുതല്‍ സ്നേഹിക്കുന്നതു പദ്യ 
ന്നാ. സ്റാരസുള്ള ലേഡീസ്‌ ഇന്നു വല 
ടുതല്‍ സ്നേഹിക്കുന്നതു പട്ടിയെയും റ ബക 
ല;- അതാ മമ്മി ശരി. അതാ ശരിയ്ക്കുള്ള മോഡേ ച 
രം. എനിക്കു മമ്മിയുടെ മടിയില്‍ കയറിയിരുന്നു കെട്ടിപ്പ 
മുഖത്തൊരുമ്മ തരാന്‍ തോന്നുന്നു. ന 
ജാ: pea വേണ്ടാ കൂട്ടി. ഞാന്‍ മേക്കപ്പു ചെയ്തു നില്ക്കു; 
ല;- ഞാന്‍ കൊച്ചു കുഞ്ഞല്ലേ or 
ജാഃ- യേസ്‌. യു oi മൈ പെറ്റ്‌ ഡോട്ടര്‍. ഞാന്‍ പെറ്റതാ 
സേറിയനായിരുന്നു. ar 
ലഃ- മമ്മീ . ഇന്നു ഷോപ്പിംഗിനു പോണം. വെരി അര്‍ജന്റ്‌. മ 
കൂടെ വന്നേപറ്റു. . a 
ജാഃ- സ്റ്റ്‌ ഫുഡ്ഡിനെപ്പററി ഇന്നു wage റ്‌ ‘ ചി 
യുണ്ട്‌. ഞാനാ ലീഡുചെയ്യുന്നേ. പിന്നെങ്ങനെ | 
മമ്മീ? 
ene a ans നമ്മുടെ ജോലിക്കാരിയെ നി ളം 
അവരല്ലേ കുക്കു ചെയ്യുന്നെ. മമ്മി ഇന്നുവഒ 
ടുവെള്ളം കൂടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ- 
ജാഃ- ളം യെ ലക്ഷ്മീ. ഇവിടെ ക 
AADC പാചകവിധി എഴുതുന്ന ല്‍ g 
തെ അവരിലാരും അടുക്കളേല്‍ കേറു 
മ NBA, നേരിട്ടറിയാം... : aca 
ലം at ae മമ്മീ. ial ഈവനിംഗിലല്ലേ. നമുക്കിപ്പേ 
ഴെ പോയിട്ടിങ്ങുവരാം. മമ്മി എഒ 


ന്നാ മതി. ക 

ഇാഃ- വിവരമില്ലാതെ സംസാരിക്കാതെ പെണ്ണേ. എനിക്കു 
റ്റസു നോക്കണം. നിന്റെ ഡാഡി ഈ ടവുണിലെ pe 7 
ബ്ളെയിഡാ- മ്സിസ്‌ പിള്ള റ്റാറ്റാ എസ്റ്റേറ്റിന്റെ മു g 
ലീരുന്നേ സവാരി ചെയ്യാറുള്ളൂ. 

el നം മ്‌. മോന്‍ ബാങ്കി വിളിച്ചു കാറയയ്ക്കാന്‍ പറയാം 
മമ്മീ. ഡാഡി സമ്പാദിക്കുന്ന റേറ്റില്‍ നമുക്കു ചെലവാക്കാ 
നുള്ള രീഡമുണ. അതാ മമ്മീ ആദര്‍ശകുടുംബം. 

ഇജാഃ- എന്താ ഇപ്പോ ഷോപ്പിങ്ങിനിത്ര അര്‍ജുന്‍സി? os 

ലഃ- പത്തുസെറ്റു ചുരിദാറും ഷാളും വാങ്ങണം. പുതിയ വെഒ 
ി. 

Pr ഫാഷന്‍ ഷോപ്പു നടത്തഠുള്ള ഡ്രസ്സീല്ലേ നിനക്ക്‌? ഇനി 


0 മീന്യമഹാജനങ്ങളെ, TE 

നിങ്ങളറിയുന്നുണ്ടോ മനുഷ്യജീവിതം ഇന്നൊരു ബിസിനസ്സു 
മാത്രമാകുന്നു. സ്വന്തം ലാഭം മാത്രം നോക്കിയുള്ള ബിസിന 
സ്‌. ഇവിടെ സ്നേഹമില്ല. വികാരമില്ല. ബന്ധമില്ല. ഒരു കു 
ത്ോമില്ല. ഈ ജീവിത ബിസിനസ്സില്‍ സര്‍വ്വപ്രധാനമാണ്‌ 


\ 
| 
1 
\ 


യുസ്സില്‍ ഒരു സത്യമെങ്കിലും അവള്‍ പറഞ്ഞല്ലോ. 


ന്നാല്‍ അവര്‍ നാടു ഭരിക്കുട. ലോകം ഭരിക്കും. വേണ്ടത്‌ അഭി 
നയം മാത്രം. 


യും വാങ്ങിയാ തൂക്കിയിടാനുള്ള സ്ഥലമുണ്ടോ കുട്ടീം. ഈ 
വീട്ടില്‍. . 
ലഃ- പോണി ബി സില്ലി മമ്മീ. എനിക്കും എന്റെ സ്റ്റാറ്റസു നോ 
ക്കണം. | 
“ജാഃ- സമ്മതിച്ചു കുട്ടീ. സ്‌റ്റാറ്റസാ വലിയ കാര്യം. വേറെ വല്ലതും 
വാങ്ങാനുണ്ടോ കുട്ടീ. ae ; 
ല:- oes aah ലേറ്റസ്റ്റു മോഡല്‍ ഒരു നെക്ലസു വാങ്ങണം. 
കുബേരാസില്‍ നിന്ന്‌. ഇന്നലെ ഇറങ്ങിയതാ. od 
ജാ:- കുബേരാസില്‍ തന്നെ പോണം ലക്ഷ്മീ. സ്റ്റാറ്റസുള്ള 
ക്കു ഒരേയൊരു കട കുബേരാസാ. 
ലഃ- നില്‍ ഞാന്‍ ആരുടെയും പിന്നിലാകില്ല. മരിച്ചാലും ഇല്ലം 
മദര്‍. 
ഞ്ഞക്കാം. എന്നെ മ 
.- മദറോ? കുട്ടീ ഒരു കാര്യം ഞാന്‍ പറ€ 
റ ന്നി Se വിളിക്കരുത്‌. എനിക്കിഷ്ടമില്ല, എന്നെ മമ്മീന്നു . 
ചാ മതി. അതാ സ്റ്റാറ്റസ്‌. . 
ലഃ എ കി എസ്ക്യുസ്‌ മീ മമ്മീ. സ്വര്‍ണ്ണം പുശീയ വാനുള്ള 
[ രണ്ടു ചെരുപ്പുകൂടി വാങ്ങണം മമ്മീ. പത്തു കടേലെങ്കിലും, ൭ 
റിയിറങ്ങേണ്ടിവരും. 
ജാഃ- ഇതെല്ലാമാ കുട്ടീ ജീവിത ഭാരം. 
ലം മമ്മിയൊരു രസമറിഞ്ഞോ? 
- ാതെങ്ങനെ അറിയും. 
Te ഇന്നലെ എന്നെ കോവളത്തു പോകാന്‍ Ss 
ഇാഃ- ക്ഷണിക്കുന്നതെല്ലാം കൊള്ളാം. എന്റെ പെര്‍മിഷ 
കാവു. sh, 
ലഃ തിയ ഞങ്ങള്‍ പോയി മമ്മീ. യ ഇന്നു 
ന യ്‌. 
മതി. ഹീ ഈസ്‌ സച്ച്‌ എ നൈ ബേ 
നല്‍ ജോയീന്നൊരു ബോയി നിന്നെ അന്വേഷിച്ചു വന്നി 
ലോ കുട്ടി. 
ല:- pea San ബോയിഫ്രണ്ടാ മമ്മീ. എനിക്കങ്ങനെ ജാതിയി 
| 1 മതേതരം. 
sca on ഒരു ബോയിഫ്രണ്ടേ പാടുള്ളൂ കുട്ടീ. സിറ്റുവേ 
a ഷനൊന്നും ഉണ്ടാക്കരുത്‌. ബീ കെയര്‍ഫുള്‍. aa 
ലഃം ഞാന്‍ ചോദിക്കട്ടെ മമ്മീ. മമ്മിക്കു ബോയീഗ്രണ്ടസുണ്ട , 


ന്നോ. പ ) 


വലിയ അത്യാവശ്യം? 


Sroo കടുത്തുപോയി കുട്ടി. 


മമ്മീ. 


തിന്നതല്ലാ 
OR}. ചില അവളു. 


നറ സ്‌, കൂട്ടറിന്റെ പിറകിലിരു, 


v 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 169% 


‘ 


-ശാഃ- അതിന്റെ ആവശ്യം എനിക്കില്ല. സ്വത്തുക്കള്‍ അവകാശിയെ 

-  ഏലപിച്ചിട്ട്‌ പിതൃസ്ഥാനം വേണമെങ്കില്‍ തുങ്ങണം. ബാക്കി 

ഞാന്‍ നോക്കിക്കൊള്ളാം. ; 
എന്‍. പി:- ഗൌരവത്തില്‍) ഇല്ലെടാ, പൈസയില്ല. 

“ശാം- ഉണ്ട്‌. തന്നേ പറ്റു. 

എന്‍.പി:- ഉച്ചത്തില്‍) ഇല്ല. തരില്ല. 

|.ശാ:- (അതേ. ശബ്ദത്തില്‍) ഉണ്ട്‌. തന്നേപറ്റു. 

എന്‍.പി:- (ശബ്ദം കുറച്ച്‌) നീ പോടാ: a> 

ശാഃ- (അതേ ശാന്തതയില്‍) പീതാവീനു ജീവനില്‍ ഭയമില്ലേ? വേ 
_ ണ്ടിവന്നാല്‍ ഞാന്‍ ഭീകരനാകും. അതിനുള്ള തയാറെടുപ്പോ 

' ടെ തന്നെയാണു ഞാന്‍ ഇവിടെ നില്ക്കുന്നത്‌. സൂക്ഷിക്കണം. 

എന്‍.പി:- ഛീ വീരട്ടാതെടാ.. a le: : . 

ശാാ- ക്ഷമ നശിച്ചാല്‍” ഞാന്‍ ചെകുത്താനാകും. തന്തച്ചെകുത്താ 
' നെ വകവരുത്തും. ലിക്വിഡേറ്റു ചെയ്യും. . 

എന്‍.പി:- നീ ഞൊടും. പോടാ. 5 a 

ശാഃ- ശരി, ഇനി. വാക്കല്ല. പ്രവര്‍ത്തിയാണിവിടെ ആവശ്യം: (പാ 

. ന്റ്്‌സിന്റെ പോക്കറ്റില്‍ നിന്ന്‌ കഠാരയെടുത്തു ബട്ടന്‍ പ്രസ്‌ ചെ 
j : യ്തു നിവര്‍ത്തു . നീട്ടുന്നു) ഇനി ഇവന്‍ സംസാരിക്കും. . * 

എന്‍.പി:- (ഭയന്നു ഞെട്ടിയിട്‌) അയ്യോ കഠാര! ; : 
©. | GIO അതെ ജര്‍മ്മന്‍ കഠാര. ഇതു കര്‍ച്ചീഫ്‌. വായില്‍ തിരുകാന്‍. 
ഗേറ്റ്‌ ഞാന്‍ പുട്ടിയിട്ടാണു വന്നിരിക്കുന്നത്‌. ഈ വീട്ടില്‍ 
ഇപ്പോള്‍ മറ്റാരുമില്ല. സുരക്ഷിതത്വം. എന്തു പറയുന്നു പിതാവെ. 
എന്‍.പി:- ഭയത്തില്‍) അയ്യോ കഠാരയങ്ങു മാറ്റു ശാന്താ. വേണ്ട. 
- ഇതു നിനക്ക്‌ എവിടന്നു കിട്ടി. (പുഞ്ചിരിച്ചുകൊണ്ടു ശാന്തന്‍ 

സ്വന്തം നെഞ്ചിനു നേര്‍ക്കു പിടിക്കുന്നു. | 
ശാ:- എവിടെന്നു കിട്ടിയെന്നോ; പിതവിന്റെ കാശുകൊടുത്തു പി 
താവീനെ ഉദ്ദേശിച്ചു വാങ്ങിയത്‌. കഠാരയ്ക്കു കണ്ണില്ല. വികാ 

രമില്ല. ഇതങ്ങു നെഞ്ചിലോട്ടു കേറ്റിയാല്‍... 

എന്‍.പി:- (അനുനയത്തില്‍; അതങ്ങു കളമോനേ. ഇതു കളിയല്ല. 
ശാഃ- കുളിയെന്നു ഞാന്‍ പറഞ്ഞില്ലല്ലോ. എന്നെ മോനെന്നു വിളി 
ക്കാനറിയാമോ? വേണ്ട. പട്ടി പൂച്ചേ കാണ്ടാമൃഗമേ കരടീന്നൊ 
ക്കെയങ്ങു വിളിച്ചാ മതി. (കഠാര.പിതാവിന്റെ നേര്‍ക്കുനീട്ടുന്നു.) 
എന്‍.പി:- അതങ്ങു  കളമോനേ. കാശിന്റെ വിഷമം കൊണ്ടു ഞാ 

' നെന്തോ കോപത്തില്‍ പറഞ്ഞു. നീ അതു കാര്യമാക്കണ്ട. 
മോന്‍ അച്ഛനെ അനുസരിക്ക്‌. . 

ശാഃ- വ്യവസ്ഥിതി മാറിപ്പോയി. അന്നു മക്കള്‍ അച്ഛനെ അനു. 

, സരിച്ചിരുന്നു. ഇന്നു: മക്കളെ അച്ഛന്മാര്‍ അനുസരിക്കണം. 
(കഠാര നീട്ടിക്കൊണ്ട്‌) ജീവന്‍ വേണമെങ്കില്‍ ശബ്ദവും ബഹ 
ഉവുമുണ്ടാക്കാതെ അകത്തു ചെന്നു രൂപ എടുത്തുകൊണ്ടു 
വരണം. oe 

എന്‍.പി:- കൊണ്ടുവരാം: സ്നേഹമാണു മോനേ ലോകത്തില്‍ വ 
ലുത്‌- അതു മോന്‍ മറക്കരുത്‌. he 
ശാഃ- ആര്‍ക്കു സ്നേഹം? എന്തു സ്നേഹം; സ്നേഹം വെടുപ്പോ, 
കറുപ്പോ? ആരും എന്നെ ഇന്നുവരെ സ്നേഹം പഠിപ്പിച്ചില്ല. 
എന്‍.പി;- കോപത്തില്‍ ഞാന്‍ എന്തോയെല്ലാം പറഞ്ഞു.. മോന 
' തങ്ങു മറന്നേക്ക്‌. . 
ശാഃ- അഭിനയം മോശമില്ല. പണം എടുത്തു കൊണ്ടു വരുന്നുണ്ടോ? 
എന്‍.പി:- കൊണ്ടു വരുന്നുണ്ട്‌. അല്ലെങ്കിലും ഞാനീ സമ്പാദിക്കു 
ന്നതെല്ലാം മോനുവേണ്ടിയല്ലേ. അല്ലാതെ എനിക്കു കെട്ടിവച്ചു 
തിന്നാനാ? മോന്‍ നില്ക്ക്‌ ഞാന്‍ രൂപ എടുത്തോണ്ടുവരാം. 
ത്രിരിഞ്ഞു നോക്കി നോക്കി പോകുന്നു. കഠാരയും നീട്ടി. ശാന്തന്‍ 
വാതുക്കല്‍ നില്ക്കുന്നു.) - ' 
“ശോ. (അറിയാതെ പാട്ടു മൂളുന്നു) 
““ഓലത്തുമ്പത്തിരുന്നുഞ്ഞാലാടും ചെല്ലപൈങ്കിലളീ 
എന്റെ ബാലഗോപാലനെ . എണ്ണതേയ്ക്കുമ്പൊ “പാടെടീ"”. 
, (കഠാരയില്‍ നോക്കി) ഒന്നു പാടെടീ. 

(എന്‍.പി. രൂപയുമായി വരുന്നു. 
തുകണ്ടു കഠാര വീണ്ടും പോ 
ക്കറ്റിലാക്കുന്നു.) 

എന്‍.പി:- ദാ മോനെ. ആയിരത്തി 
ഒന്നു രൂപയുണ്ട്‌. മോന്‍ HO 
ാരയങ്ങു കളഞ്ഞോ? 

ശാഃ- കളഞ്ഞില്ല. ഉണ്ട്‌. 

(രൂപ വാങ്ങിയെണ്ണുന്നു.) 

എന്‍.പി:- ഞാന്‍ വല്ലാതങ്ങു ഭയ 
ന്നുപോയെടാ മോനേ. പ്രഷ। 


52 വ കലാകനമുദി 1994 ഒക്ടോബര്‍ 16 


സ്വാ:ഃ- ഓ അതാണോ? (പരുങ്ങല്‍ 
നമുക്കതും വശമുണ്ട്‌. പ്രയേ 
പൊ.പി:- എന്നാലെനികരു--വണ്ടി 


പൊ.പി:- സാമിക്ക്‌ ആകാശത്തുനിന്നു പവന്‍ മാല വരുത്താനറിയാ 
- മോ? വലിയ സാമിമാര്‍ അതു ചെയ്യുന്നുണ്ട്‌ സാമീ. 


ഞാനൊന്നു രക്ഷപ്പെടട്ടെ. പാതി സാമിക്കു ദക്ഷിണയായി ത 
CMA. ഇപ്പൊപ്പവന്റെ വെല സാമിക്കറിയാമോ? 


റുണ്ടോന്നു നോക്കണം. MN i 
ശാഃ- MA എണ്ണിനോക്കി ബോദ്ധ്യപ്പെട്ട സന്തോഷം. ഞാനിറങ്ങു 
ന്നു. ഇനിയും- നമുക്കു കണ്ടുകണ്ടങ്ങനെ ജീവിക്കാം. - 
എന്‍.പി:- തലകുലുക്കുന്നു ഓ. > 3 [ 
ശ്രാന്തന്‍ മറയുന്നതുവരെ നോക്കിയിട്ട്‌.) പാപസന്തതി. എന്റെ . 
പുക കണ്ടേ ഇവനടങ്ങു. തീറ്റിയില്‍ വിഷം ചേര്‍ത്ത്‌ .കൊടു 
ത്തു കൊല്ലേണ്ട കേസാ. HE | ' 
(കര്‍ട്ടന്‍) ' 


രംഗം നാല്‌ .. 


(ബെല്‍, 


പ്രിന്‍സിപ്പലിന്റെ അനൌണ്‍സ്മെന്റ്‌ :- “ലക്ഷ്മിയും പ്രേംകുമാ 


റും, ഒരു പ്രേമരംഗം അഭിനയിക്കുന്നു. ഭാവത്തിലും സംഭാഷണത്തി 


ലും ഇപ്പോള്‍ ലക്ഷ്മി ആകെയങ്ങു മാറിയിരിക്കുന്നു. പ്രേമത്തില്‍. 


ഒരു എലിയും .പൂച്ചയും കളി.” 
കര്‍ട്ടനുയരുന്നു. ee 
ഒരു പാര്‍ക്കിന്റെ ഒഴിഞ്ഞ കോണില്‍ നില്ക്കുകയാണ്‌ ലക്ഷ്മി 
യും പ്രേം” കുമാറും. യജമാനത്തിയുടെ ഭാവം ലക്ഷ്മിക്ക്‌. ദാസഭാ 
വം പ്രേംകുമാറിന്‌.) ന hey ലം at 
പ്രേം കുമാര്‍:- (അറച്ചറച്ച്‌) ന്മുക്കല്പം നടന്നുകൊണ്ടു സംസാരി 
-ക്കാമോ കൈ... കൊ... : : 
ലക്ഷ്മി:- വേണ്ട. നമുക്കു നിന്നുകൊണ്ടു സംസാരിക്കാം. കൈ അ 
റൃന്‍ഷനായി ഇട്ടു കൊണ്ടാല്‍ മതി. റ്റു ബി സേഫ്‌. 
,പ്രേം:- ശരിയാ, റ്റു ബി സേഫ്‌. (നോക്കിയിട്ട്‌) ഭവതിയെ എത്രനേ 
ക്കിയിട്ടും കൊതിതീരുന്നില്ല.. | : pe 7S 
ലഃ- ഇഷ്ടം പോലെ നോക്കൂ, കൊതിയാ: നാക്കില്‍ വെള്ളം വരു 
ന്നതങ്ങിറക്കിക്കോ. രസിച്ചുനോക്കാനല്ലെങ്കില്‍ യുവാക്കള്‍ക്കു 
കണ്ണെന്തിനാ? ു | 


പ്രേം:- ശരിയാ. കണ്ണെന്തിനാ; തുറന്നു. ചോദിക്കട്ടെ. ഭവതിയെന്നെ | 


വല്ലാതെ പ്രേമിക്കുന്നുണ്ടല്ലേ; a 
ല:ഃ പിന്നെ. വല്ലാതെ “പ്രേമിക്കുന്നു. വല്ലാതെ. ഈ ത്രിഭുവനത്തി. 
ങ്കല്‍ - വേറെ ഒരുത്തനെയും ഞാന്‍ വേറെ പ്രേമിക്കുന്നുമില്ല. 
_ പ്രേം: (സ്വയം മറന്ന്‌) ആഹാഹാ ദാ ഞാന്‍ രോമാഞ്ചകഞ്ചുകമണ 
യുന്നു. : : ' 
ഞാന്‍ രോമാഞ്ചം കൊണ്ടുള്ള സാല്‍വാറും കമ്മീസുമണിയു 
ന്നു. പ്രേമം. താങ്ങാന്‍ ആകാതെ നിനക്കൊരു ചവിട്ടുതരാന്‍ 
തോന്നുന്നു. ? 
പ്രേം:- അയ്യോ. അതുവേണ്ട. .ആളുകള്‍ തെറ്റിദ്ധരിക്കും. ഞാന്‍ ഭ 
വതിയെ പ്രാ... പ്രാ... പ്രാ... \ 
EL- എന്തോന്നു പ്രാ... ; \ 


2 


Zales (ധൈര്യം സംഭരിച്ച്‌) പ്രാണനാഥേ എന്നു വിളിച്ചോട്ടേ. \ 

ലം സമ്മതം. എപ്പോഴും വിളിക്കണ്ട. ദിവസത്തില്‍ ഒന്നോ രണ്ടോ 
വട്ടം വിളിച്ചാ മതി. | 

പ്രേം:- മതി (തൊണ്ടയിടറി) പ്രാണനാഥേ. 

‘ele ശരിയായില്ല. തൊണ്ടയിടറുന്നു. 

പ്രേം:- (കൂടുതല്‍ വികൃതമായി) പ്രാണനാഥേ. 

ല:- മതി. രണ്ടു തികഞ്ഞു പ്രാണനാഥാ, 

പ്രേം:- അയ്യോ എന്നെ പ്രാണനാഥാന്നു വിളിച്ചു; അങ്ങനെ വിളി 
ച്ചാമതി. . HE [ 

ല:- (നാടകീയമായി) പൊന്നു പ്രാണനാഥാ! 

പ്രേം:- അയ്യോ സന്തോഷം കൊണ്ടു ഞാനിപ്പം മരിക്കും. 

ലഃ- ചാകരുത്‌. സൂക്ഷിക്കണം. ഇല്ലെങ്കി, ചത്തോ. . 

പ്രേം:- നമ്മുടെ പ്രേമം തളിര്‍ത്തതിനുശേഷം “വെയിലെനിക്കു മഴ 
യാ. സുര്യന്‍ തണുപ്പാ. ന FP ee eee i 

OL എനിക്കു രാത്രി പകലാ. നട്ടുച്ചയ്ക്കു കൂരിരുട്ടാ.. 

പ്രേം:- എങ്കിലും കിടക്കുന്നു, പരു 

പരുത്ത . യാഥാര്‍ത്ഥ്യങ്ങള്‍ യു 

വതി അതു മറക്കണ്ട. ഞാന്‍ പൂ 

ഴിമണ്ണില്‍ വളരുന്ന പുല്‍ക്കൊടി 

യാ. നാടകമുള്ള ദിവസങ്ങളില്‍ 

മാനേജര്‍ കരഞ്ഞു കരഞ്ഞു 

തരുന്ന അമ്പതു രൂപയേ ഉള്ളൂ 

വരവ്‌. ഞാന്‍ പരമ ദാരിദ്രവാസി 


ലാ- 


| 
I 


പുറത്തു കാട്ടാതെ.) നാരായണ; 
ഗിക്കാറില്ല. 
ഒന്നു പ്രയോഗിക്കണം സാമീ. 


TRA 


മനസ്സിലായി. സാരമില്ല. ഞാന്‍ ശരഭദ്ര വീഥിയില്‍ ഉല്ലസി 
ക്കുന്ന വെള്ളിനക്ഷത്രമാകുന്നു. എന്റെ ഫാദര്‍ ബ്ലെയ്ഡു രാ 
ജാവാകുന്നു. 

പ്രേം: അതെയതെ. അതാ എനിക്കു ഭയം. 

ലഃ- എന്തിനു ഭയം? rs 

പ്രേം:- തുച്ഛനായ ഞാന്‍ ഭവതിയെ പ്രേമിക്കുന്നതറിഞ്ഞാല്‍, 
ബ്ലേഡെന്റെ കഴുത്തില്‍ വയ്ക്കുമോന്ന്‌. എന്റെ കാലു തല്ലി 
യൊടിക്കുമോന്ന്‌. സ്റ്റേജില്‍ വടിപോലെ നിന്നഭിനയിക്കാന്‍ 
കാലുവേണമല്ലോ. 

Bis അതേയതേ, കാലാ. പേടിക്കണ്ട പ്രിയനേ. എന്റെ ഫാദറിനു 
മദറിനെ വലിയ ഭയമാ. മദര്‍, ഫാദിന്റെ കാലു തല്ലിയൊടിക്കു 
മോന്നു ഭയന്നു നടക്കുവാ പൂവര്‍ മേന്‍. 

പ്രേം: അതേയോ? അമ്മയ്ക്കു സ്തുതിയായിരിക്കട്ടെ, അമ്മയെങ്ങനാ? 

ലഃം എന്നെക്കാള്‍ മൂത്തതാ. 

പ്രേം: തമാശ! ഭവതിക്കു ഡാന്‍സറിയുമോ? 

Bite അറിയാം. ഡിസ്‌കോയില്‍ എനിക്കു ഭ്രാന്താ, 

പ്രേം; എനിക്കും വല്ലാത്ത ഭ്രാന്താ. 

ലഃം അതെനിക്കറിയാം, ഭ്രാന്താ. അറിയാം. 

പ്രേം” ഞങ്ങളുടെ നാടകത്തില്‍ ഭവതി എന്റെ കാട്ടാള നൃത്തം 
ഒന്നു കാണണം, 

ലഃ കാണാം. എനിക്കൊരു ഭയവുമില്ല. മമ്മിയെക്കൂടി വിളിക്കാം. 

പ്രേം;- അയ്യോ അതുവേണ്ട. കാലു തല്ലിയൊടിക്കുന്ന മമ്മിയാ. 


1 alte ഹേയ്‌. മൈ ഡീയര്‍ യങ്‌ മമ്മി. ഞങ്ങള്‍ സമപ്രായക്കാരെപ്പോ 


ലാ പെരുമാറുന്നേ. എന്റെ ക്ളാസ്മേറ്റിനെപ്പോലാ. 

പ്രേംഃ- എങ്കിലും വേണ്ട. നമുക്കു തടസ്സമാ. ബോറാ, 

Bis എങ്കില്‍ വേണ്ട. നമ്മള്‍ രണ്ടു പേരുമായി ഒരു കാട്ടാളനൃത്തം 
നടത്തിയാല്‍ സ്റ്റേജു തകര്‍ക്കും. 


[ പ്രേം;- സദസ്സ്‌ നീണ്ട അപ്ളോസു തരും. തലയറഞ്ഞു ചിരിക്കും. 


പിന്നെ പൂച്ച കരയും. ചിലരെങ്കിലും കൂടെ ഡാന്‍സുചെയ്യാന്‍ 
സ്‌റ്റേജില്‍ കേറി വരും, _ : 

ല:- അപ്പൊ. വേണ്ട. അതു നാശമാ. ലീവിറ്റ്‌. 

പ്രേംഃ- (അറച്ചറച്ച എനിക്കൊരു ഐഡിയാ തോന്നുന്നു. പറയട്ടെ. 

Aly പറയാം. കേള്‍ക്കാന്‍ ഞാന്‍ ചെവിയോര്‍ത്തു നില്ക്കുന്നു. 

പ്രേം: (വീണ്ടും അറച്ചറച്ച്‌) നമുക്കിപ്പൊ കോ... - കോ... 

ല:- എന്തോന്നു കോ... . 

പ്രം:- നമുക്കിപ്പൊ കോവളത്തങ്ങു പോയാലോ? അവീടം സ്വര്‍ഗ്ഗമാ. 

Ale (നിസ്സാരഭാവത്തില്‍) പോകാമല്ലോ. കാറുണ്ടോ? 

പ്രേം; ഇല്ല. പഴയ സൈക്കിളേ ഉള്ളൂ. 

ലഃ- ഞാന്‍ വരണമെങ്കില്‍ ഫോറിന്‍ കാറുവേണം. അതാ എന്റെ 
സ്റ്റാറ്റസ്‌. + 

പ്രേം; പ്രേമത്തിനു കണ്ണില്ല. മൂക്കില്ല. സ്റ്റാറ്റസും bt ഭവതിയു 
ടെ സ്‌കൂട്ടറിന്റെ പുറകില്‍ ഞാന്‍ കണ്ണുമടച്ചങ്ങിരുന്നോളാം. 

A ആണിനെ പിറകിലിരുത്തി, പെണ്ണു സ്കൂട്ടറോടിക്കുന്നത്‌ 
നമ്മുടെ സംസ്കാരം അപകടത്തിലാക്കും. എന്റെ MQIQM} 
വിട്ടൊന്നും ചെയ്യാന്‍ ഞാന്‍ തയാറുമല്ല. 

പ്രേം;- പിന്നെ വഴി; ഞാന്‍ ഇതികര്‍ത്തവ്യഥാ മൂഡനാകുന്നു. 

ലഃ- നല്ല മുഡനാകു നാഥാ. മൂഡനെയാ എനിക്കിഷ്ടം. 

പ്രേം:- നമ്മുടെ പ്രേമം പിന്നെ എങ്ങനെ മുന്നേറും? പൂക്കും; കാ 
യ്ക്കും; 

ല;- അതങ്ങു താനേ വളരും, പൂക്കും, കായ്ക്കും. നമ്മള്‍ കൈയും: 
കെട്ടിയിരുന്നാല്‍ മതി. 

പ്രേം:- എനിക്ക്‌ ആശ തോന്നുന്നു. ഒപ്പം നിരാശയും തോന്നുന്നു. 

ലഃ- തോന്നണം. വലിയ ആശയും നിരാശയും ഒപ്പം തോന്നണം. 
വേണ്ടി വന്നാല്‍ മരിക്കാനും തയ്യാറാകണം. അതാ അനശ്വര 
പ്രേമം. പ്രേമത്തിന്റെ ബലിപീഠത്തില്‍ ജീവാര്‍പ്പണം ചെയ്യാന്‍ 
തയാറെടുക്കു നാഥാ. ഞാന്‍ തയാര്‍. 

പ്രേം;- വേണ്ട. നമുക്ക്ര്തയും പോണ്ട. 

ലഃ- പേടിത്തൊണ്ടന്‍! പ്രേമം കരിമ്പനപോലെ വളരണമെന്നാ 

൭ ഗ്രഹം. ലു : 

eee എ eee വച്ചാ നമ്മുടെ വിവാഹം നടക്കുക. 
സ്വഗ്ഗത്തിലൊന്നും വേണ്ട ഭൂമിയില്‍ വച്ചു മതി. സിറ്റിയിലെ 
ഏറ്റവും വലിയ കല്യാണമണ്ഡപം വേണം. അതച്ഛനോടു 
പറയണം. 

ല:- വിവാഹമോ? നമ്മള്‍ തമ്മിലോ? എന്തിന്‌? അതൊരു ബോറു 
പണിയാ. എന്നു കെട്ടു നടക്കുന്നോ അന്നു പ്രേമം തകരും. 


ല്‌ 


വാക്കും വിശ്വാസവും മതി. വിശ്വാസമില്ലാത്തവര്‍ രജിസ്റ്ററു 
കച്ചേരിയില്‍ പോകും. നമുക്കതു വേണ്ട. പ്രേമിച്ചു പ്രേമി 
ച്ചങ്ങു ജീവിച്ചാ മതി. നമ്മുടെ പ്രേമം സ്വര്‍ഗ്ഗീയമാ. 

പ്രേം: അതും മതി. എങ്കിലും അത്ര പുരോഗമനം നമുക്കു വേണോ? 

ല:- വേണം. ഞാമ്പറയുന്നതിനു തര്‍ക്കുത്തരം പറയരുത്‌. സുക്ഷി 
ക്കണം. 

പ്രേം: സൂക്ഷിക്കാം. കല്യാണം വേണ്ടെന്നു വയ്ക്കുന്നതാ എനി 
ക്കും ഇഷ്ടം. പത്തു പൈസ മുതല്‍ മുടക്കില്ലല്ലോ. വേണ്ടപ്പെ 
ട്ടവര്‍ വേണ്ടസമയത്ത്‌ അറിഞ്ഞുകൊള്ളും. 

ak ദാറ്റ്‌ ഈസ്‌ ഇറ്റ്‌. യു ആര്‍ എ ഗുഡ്‌ ബോയ്‌. 


പ്രേം;- ചതി) വന്‍ ചതി! പ്രേമത്തില്‍ അഭിനയം പാടില്ല. ഇതു ദ്രോ 
ഹമാ. 
ലഃ പ്രേമം തന്നെ ഒരു തരം അഭിനയമാണെടാ വിഡ്ഡീ. കാര്യം 


കാണാനുള്ള അഭിനയം. എനിക്കു നിന്നെക്കൊണ്ടൊരു കര്യ 
വും കാണാനില്ല. 


Diplo നമുക്കെത്ര കുട്ടികള്‍ വേണം; | 

ലഃം കുട്ടികളോ? നമുക്കെന്തിനു കുട്ടികള്‍? വളര്‍ന്നുവന്നു നമ്മെ 
തല്ലിക്കൊല്ലാനോഃ? നമുക്കു കുട്ടിയും വേണ്ട വട്ടിയും വേണ്ട. 

പ്രേംഃ- വേണ്ട. കുട്ടിയും വട്ടിയും വേണ്ട. പിന്നെ എനിക്കൊരപേ 
ക്ഷയുണ്ട്‌. 

Ale ബോധിപ്പിച്ചുകൊള്ളു. 

പ്രേംഃ- ഫാദറിനോടു പറഞ്ഞ്‌ ബാങ്കില്‍ എനിക്കൊരു ജ്ലോലി വാ 
ങ്ങിത്തരണം. ഒരു സ്ഥിരം വരുമാനമാകുമല്ലോ. 

ലും അയ്യേ മോശം. അങ്ങനെ ചിന്തിക്കുന്നതു തന്നെ മോശം. ഈ 
ബാങ്കുതന്നെ നമ്മുടയല്ലേ? പിന്നെ അവിടെന്തിനാ ളോലി. 

പ്രേം: “അതു ശരിയാണല്ലോ. സമയം വരുമ്പോള്‍ അച്ഛനെ പി 
ടിച്ചു കളഞ്ഞിട്ടു ഞാനവിടെ കേറിയിരുന്നോളാം. എന്താ; 7 

ല;- എടാ വീരാ. അപ്പോള്‍ വേറൊരു പ്രശ്‌നമുണ്ടാകും. 

പ്രേം:- എന്തു പ്രശ്‌നം? ! 

ലും പ്രാണനാഥന്‍ നാടകക്കമ്പനി വിട്ടാല്‍ കല അപകുടത്തിലാകു 7 
മല്ലോ. കാട്ടാളനൃത്തത്തിന്റെ ഗതിയെന്താകും? 

പ്രേം;- പോയിത്തുലയട്ടെന്ന്‌. കല. കൊല. വേറെ ഗതിയില്ലാത്തതു 
കൊണ്ടല്ലേ ഞാനീ വേഷം കെട്ടുന്നെ. 

(കലഹം ഭാവിച്ച്‌) അതുപോരാ എന്റെ പ്രേമം കലാകാരനോ 
ടാ, വേണ്ടിവന്നാല്‍ നാഥന്‍ രാമായണം കളിക്കണം, അതില്‍ 
ഹനുമാന്റെ വേഷം തന്നെ കെട്ടണം. അതാ എനിക്കിഷ്ടം. 

പ്രേം: അയ്യോ അതൊന്നും എനിക്കു വയ്യ. ഭവതിയെ ഈ നട്ടു 
ച്ചനേരത്ത്‌ ഈ പൊതുസ്ഥലത്തുവച്ച്‌ എനിക്കു കെട്ടിപ്പിടിച്ചു 
ചുംബിക്കാന്‍ തോന്നുന്നു. “എല്ലാരുമെല്ലാരും കണ്ടോട്ടെ.” 

(ലക്ഷ്മി നാട്യം ഇവിടെ നിറുത്തുകയാണ്‌. ആളാകെങ്ങു മാറി, 
കോപത്തിലും ആക്ഷേപത്തിലും.) 5 

Ale നിറുത്തെടാ. എനിക്കുനിന്റെ ചെകിട്ടത്തൊന്നു പൊട്ടിക്കണം. 
പ്രേം പ്രരിഭ്രമത്തില്‍) നീയെന്നോ? എന്റെ ചെകിടു പൊട്ടിയ്ക്കണ 
മെന്നോ? } 
Alte അതേടാ. അതെ. : 
പ്രേം:- ഇതെന്തുമാറ്റം? മനസ്സിലാകുന്നില്ല. എടാന്നോ? ഭവതിക്കു 
വല്ലപ്പോഴും ഭ്രാന്തുവരാറുണ്ടോ? 
ലഃ- ഇല്ലെടാ. നിന്റെ ഭ്രാന്തിപ്പോ ഞാന്‍ തീര്‍ക്കും. തടിക്കഴുതേ. 
പ്രേം:- (വല്ലാത്ത വിഷമത്തില്‍ ഞാനെന്തു പിഴച്ചു. പ്രാണനാഥേ. 
ലാം പ്രാണനാഥ. മണ്ണാങ്കട്ട. വല്ല ഇരപ്പാളിയെയും പ്രേമിക്കുവാന്‍ 
നടക്കുവല്ലേ ഞാന്‍. 
പ്രേം; പിന്നെ ഇതുവരെ ഇവിടെ നടന്നത്‌. 
“ലഃം ഇവിടെ ഇതുവരെ ഒരു കുന്തോം നടന്നില്ല. നീ ഒരു നാടകക്കാ 
രനല്ലേ. ഞാന്‍ നിന്നോടൊന്നഭിനയിച്ചു നോക്കി. കുറെ നാ 
ളായി നീ എന്റെ പിറകെ നടന്നതുകൊണ്ട്‌. മതി ഇനി നിനക്കു 
പോകാം. 

പ്രേം:- ചതി! വന്‍ ചതി! പ്രേമത്തില്‍ അഭിനയം പാടില്ല. ഇതു ദ്രോ 
ഹമാ. 

ലഃ- പ്രേമം തന്നെ ഒരു തരം അഭിനയമാണെടാ വിഡ്ഡി. കാര്യം 
കാണാനുള്ള അഭിനയം. എനിക്കു നിന്നെക്കൊണ്ടൊരു He 
വും കാണാനില്ല. 

പ്രേം:- ഞാന്‍ അഭിനയിക്കുവല്ലായിരുന്നു. ജിവിക്കുവായിരുന്നു. 


കലാകമുദി 1994 ഒക്ടോബര്‍ 1053 


എന്നെ ഭവതി കൈവെടിയരുത്‌. 
ലഃ- ഇല്ല. നിന്നെ ഞാനങ്ങു കെട്ടിയെടുക്കാന്‍ പോവുകാ. നാണ 


ഇനി വേഗം സ്ഥലം വീടുന്നതാ നിന്റെ ആരോഗ്യത്തിനു 

പ്രേം:- ഹ കൈവിടരുത്‌-ഞാന്‍ ഭവതിയുടെ കാലീല്‍ വീഴാം. 

ല:- ഇതു ശല്യമായല്ലോ. (അല്പം അകലെ നോക്കി) സലീം. ഓ 
ടിവന്നേ. ദാ ഇവന്‍ എന്നെ ബലാത്സംഗം ചെയ്യാന്‍ വരുന്നു. 
ഇവനെപ്പിടിച്ചു പോലീസില്‍ ഏല്‍പിണം. ങും. ജീവന്‍ വേണ 
മെങ്കില്‍. ഓടെടാ. pT > 

പ്രേം:- (ഭയത്തില്‍) നീ മുടിഞ്ഞു പോകുമെടീ. (രക്ഷപ്പെടാനായി ഓ 
ടുന്നു. ലക്ഷ്മി അതുനോക്കി രസിച്ചു നില്ക്കുന്നു) _ 

(കര്‍ട്ടന്‍) . -. - Mos 


രംഗം അഞ്ച്‌ 

(ബെല്‍ A 
പ്രിന്‍സിപ്പലിന്റെ ശബ്ദത്തില്‍ അനാണ്‍സ്‌മെന്റ്‌ആ ം 
“അടുത്ത രംഗത്തോടുകൂടി ഈ നാടകം സമാപിക്കുന്നു. നിങ്ങള്‍ 
ക്കെല്ലാം വീണ്ടും നന്ദി കൂപ്പുകൈ. 

രംഗത്ത്‌ മര്‍ച്ചന്റ്‌ പൊന്നപ്പന്‍ പിള്ളയും സ്വാമിയും.. സ്വാമിയായി 
വേഷം കെട്ടുന്നതു റ്റി.പി. സുരേഷ്‌, മര്‍ച്ചന്റ്‌ പൊന്നപ്പന്‍ പിള്ളയാ 
യി പ്രിന്‍സിപ്പല്‍ ഗോവര്‍ദ്ധനന്‍ തന്നെ അഭിനയിച്ചു നിങ്ങളെ 
അത്ഭുതപ്പെടുത്തും.”” 
കര്‍ട്ടന്‍ ഉയരുന്നു. 


ല;- സലീം ഇന്നലെ എന്നെ കോവളത്തു പോകാന്‍ ക്ഷണിച്ചു. . 
ജാഃ- ക്ഷണിക്കുന്നതെല്ലാം കൊള്ളാം. എന്റെ പെര്‍മിഷന്‍ വാങ്ങീട്ടേ. 
പോകാവൂ. . 


മതി. 


(ഒരു കസേരയില്‍ ഇരുന്ന്‌ കൈയിലുള്ള പാള വീശറികൊണ്ടു 
'വീശുകയാണ്‌ സ്വാമി.) 

സ്വാമി:- (സ്വഗതം പോലെ) ഛേ. ഈ പാളവീശറിക്കു കാറ്റുപോരാ. . 

(ഒരു താലത്തില്‍ പലതരം പഴങ്ങളുമായി പൊന്നപ്പന്‍ പിള്ള 
പ്രവേശിക്കുന്നു. താലം സ്വാമീയുടെ മുമ്പില്‍ വയ്ക്കുന്നു. താ 
ണു തൊഴുന്നു.) or: . 

പൊന്നപ്പന്‍ പിള്ള:- ദാ സാമിക്കുകാഴ്ച. എല്ലാം സാമിക്കിഷ്ടമുള്ള 
പഴങ്ങളാ. ആപ്പിള്‍, ആറഞ്ച്‌, മുന്തിരിങ്ങാ. ഓരോന്നിനും തീ 
വെലയാ സാമീ. മുടിയാനൊള്ള വെല. സാമി ഇതു സ്വീകരി 
ച്ചു ശരിയ്ക്കൊന്നു പ്രസാദിക്കണം. (പോക്കറ്റില്‍ നിന്നൊരു 
കടലാസു പൊതി എടുത്തു കൊടുത്തിട്ട്‌.) ദാ, സാമി ദക്ഷിണ. 
വാങ്ങിച്ചോണ്ട്‌ എന്നെ മനസ്സുവച്ചനുഗ്രഹിക്കണം. എനിക്കു 
സാമിയില്‍ ഭയങ്കര വിശ്വാസമാ. : 

സ്വാ- (കൈകള്‍ നീട്ടി) നാരായണ ~ 

(മറുപടിയെന്നോണം അകത്തുനിന്ന്‌ “എന്തോ?” എന്നു മറുപടി.) 

സ്വാഃ (കോപത്തില്‍) ഛീ . “നീ പോടാ? 

പൊ.പി:- സാമീ ദൈവത്തെ വിളിച്ചപ്പൊ ആരാ അകത്തുനിന്നു 
വിളികേക്കുന്നെ. 

സ്വാഃ- തിന്നുമുടിക്കാന്‍ ഒരു പുതിയ ശിഷ്യന്‍ വന്നിട്ടൊണ്ട്‌. അ 
വന്റെ പേരും നാരയണനെന്നാ.. അവന്‍ വിളികേട്ടതാ. 

പൊ.പി:- സാമി എന്റെ ഉച്ചിയില്‍ കൈവച്ച്‌ അനുഗ്രഹിക്കണം സാ 

. മീ. ഞാന്‍ വലിയൊരു മര്‍ച്ചന്റാകട്ടെ. സാമിക്കിനിയും ഇതു 

പോലെ കൊണ്ടുവന്നു തരാം. i 

സ്വാഃ- (തലയില്‍ കൈവച്ച്‌) ഭഗവാന്‍ നാരായണന്‍ നിന്നെ അനു 
ഗ്രഹിക്കും ഭക്താ. നി വലിയ മര്‍ച്ചന്റാകും. മംഗളം ഭവിക്കും. 
വിശ്വസിക്കൂ. പ്രാര്‍ത്ഥിക്കൂ. ഭഗവാന്‍ ശരണം. 

പൊ.പി:- (കൈകൂപ്പി; കണ്ണടച്ച്‌, ഉച്ചത്തില്‍.സാമിയേ ശരണമയ്യപ്പാ. 

സ്വാ:- (താല്പര്യത്തോടെ സുഖം തന്നെയല്ലേ ഭക്താ. 

പൊ.പി:- ഒരു സൊകോം ഇല്ല സാമീ. ആകെക്കൊഴപ്പമാ. അതെ 
ങ്ങനാ? ആഴ്ചേല്‍ രണ്ടു പണിമൊടക്ക്‌ നാലു ബെന്ത്‌. കുട 

തുറന്നു വച്ചാലല്ലേ വല്ലതും വിറ്റു കാശൊണ്ടാക്കാന്‍ പറ്റൂ. വാ 


യ്ക്കരിയ്ക്ക്‌. 
സ്വാഃ- ദൈവം കാക്കട്ടെ 


ry 


541 കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


മില്ലല്ലോ നിനുക്ക്‌. (ദുരെ നോക്കി) എന്റെ ആള്‍ വരുന്നുണ്ട്‌. | 


ലഃ- അതിന്നിലെയേ ഞങ്ങള്‍ പോയി മമ്മീ: പെര്‍മിഷന്‍ ഇന്നു തന്നാ |. 


സ്വാ: പൊന്നപ്പാ. നാമതു ചെയ്യണമെങ്കില്‌ നമുക്ക്‌ ഉള്‍വിളിയുണ്ടാ 


പൊ.പി:- കാക്കട്ടെ. കച്ചോടമണേല്‌ വളരെ” മോശമാ.. ഒന്നും വാ 
© ങ്ങാനും വയ്യ. വിയ്ക്കാനും വയ്യ. - തൊടുന്നതെല്ലാം നഷ്ടമാ. 
സ്വാ:- ഇതെല്ലാം മാറും. സന്തോഷിക്കു ഭക്താ. 
പൊ.പിഃ- മാറട്ടെ സാമീ, അപ്പൊ സന്തോഷിക്കാം. വില്പന നി 
“കുതി, അതിന്റെ മേല്‍ നികുതി. പിന്നതിന്റെ മേല്‍ നികുതി. | 
' പുറത്തു കാണിക്കാനും നമുക്കു സത്യമറിയാനും രണ്ടുതരം 
കണക്കു സൂക്ഷിക്കണം. ഉദ്യോഗസ്ഥന്മാര്‍ക്കു കൈക്കൂലി 
കൊടുത്തു മുടിയുന്നു. . 
സ്വാ: എല്ലാം ശരിയാകും ഭക്താ. . : 
പൊ.പി:- ഉറക്കെ സാമിയേ ശരണമയ്യപ്പാ. ശബരിമല വാസനേ 
ശരണമയ്യപ്പാ. പിന്നെ രണ്ടുമൂന്നു ജോലിക്കാരുണ്ടു സാമീ -അ 
വമ്മാരു മൊതലാളിമാരും ഞാന്‍ കൂലിക്കാരുമെന്നാ അവന്റെ 
യൊക്കെ ഭാവം ഈയിടെ പിന്നെ ഒരു കോടതി. എന്തോന്നു 
' കോടതിയാഃ ങാ. ഉപഭോക്തകോടതി. തൊട്ടതിനും പിടിച്ചതി 
നു പെഴയാ, ശിക്ഷയാ, ചെലപ്പൊത്തോന്നും എല്ലാം കളഞ്ഞി 
ട്ടു സാമിയെപ്പോലെ സന്യാസത്തിലെറങ്ങിയാലോ എന്ന്‌. മൊ 
തലു മൊടക്കു വേണ്ടല്ലോ സാമീ. 
MON: (പുഞ്ചിരിച്ച്‌ ഒരു കൈകൊണ്ടു വിലക്കിയിട്ട്‌.) അതുവേണ്ട. 
സന്യാസം ത്യാഗികള്‍ക്കുള്ളതാണു ഭക്താ. നീ പേടിക്കണ്ട. 
ഭക്തന്മാരെ ദൈവം കൈവിടില്ല. ധൈര്യമായി മുന്നോട്ടു പോകൂ. 
പൊ.പി:- അതു പിന്നൊരു കാര്യമൊണ്ടു സാമി. ഞാന്‍ സാമിക്കു 
പത്തുരൂപേടെ വകതന്നാ, സാമി അനുഗ്രഹിച്ച്‌ എനിക്കു നൂ 
റൂരൂപേടെ വക കിട്ടണം. അതിനല്ലേ സാമീ ഈ ഭക്തീം നേര്‍ 
“ച്യും കാണിക്കേമൊക്കെ. 
സ്വാ:- നൂറല്ല, ആയിരം കിട്ടും. വിശ്വാസം വേണം. കാത്തിരിക്കണം. 
പൊ.പി:- പലിശയ്ക്കു പണം മേടിച്ചാ ഞാന്‍ ബീസിനസു നടത്തു 
ന്നെ. കാത്തിരിക്കാന്‍ പറഞ്ഞാ പറ്റുമോ സാമീ. അല്ല, എനി 
ക്കു സാമിയെ വിശ്വാസമാ. സാമി ഈ നാട്ടിന്റെ രക്ഷിതാവാ. 
MON: (വിനയം ഭാവിച്ച്‌) ഹേയ്‌, ഞാനൊരു ദാസന്‍. ലോകം നന്നാ 
യിക്കാണാന്‍ പ്രാര്‍ത്ഥിക്കുന്നു.. വിശ്വാസികളെ അനുഗ്രഹി 
ക്കുന്ന ദൈവം പ്രസാദിക്കുന്നുണ്ടെന്നു തോന്നുന്നു. 
പൊ.പി;- ഉണ്ടു സാമി ഉണ്ട്‌. അന്നാ സദാനന്ദനെ സാമി അനുഗ്ര 
ഹിച്ചുവിട്ടു. ' ഇന്നയാളു പഞ്ചായത്തു പ്രസീഡന്റാ. 8 
സ്വാ രാഷ്ട്രീയത്തില്‍ നമുക്കു പാര്‍ട്ടിയില്ല ഭക്താ. ഏതു പാര്‍ട്ടിക്കാ 
രന്‍ വന്നാലും .അനുഗ്രഹിക്കും. ആയിരം പൂക്കള്‍വിട്രട്ടെ. | 
പൊ.പി:- അയ്യോ ഇവനൊന്നും പൂവല്ല സാമീ, മുളളുകളാ. കുട്ടാ 
രമുള്ളുകളാ. : ചം; . 
mp: എന്തുമുള്ള്‌, എന്തുപൂവ്‌. -ദൈവത്തിന്റെ മുമ്പില്‍ എല്ലാം 
സമം. . = 
പൊ.പി:- സാമീടെ അനുഗ്രഹം കൊണ്ടാ കറവക്കാരന്‍ ശങ്കരന്‌ 
ഏഴുലക്ഷവും കാറും ലോട്ടറി കിട്ടിയേ. എനിക്കറിയാം സാമി. 
സ്വാ:- കിട്ടിയോ. സന്തോഷം നാമറിഞ്ഞില്ല ഭക്തനെ പിന്നെയി 
വിടെക്കണ്ടുമില്ല. ; 
പൊ.പി:- അവനെന്തിനാ ഇനി വരുന്നെ സാമീ അതുപോലെ എ 
ന്നെയും മനസ്സുവച്ച്‌ ഒന്നനുഗ്രഹിച്ചു പണക്കാരനാക്കണം 
സാമീ. ' ; 
സ്വാ:- നാമതു ചെയ്യുന്നുണ്ട്‌. ചെയ്യും. ' 
പൊ.പി;- (സ്വരം താഴ്ത്തി). രഹസ്യമാ. ഞാന്‍ സാമിയോടൊന്നു 
ചോദിച്ചോട്ടെ. 
സ്വാ:- ചോദിക്കു ഭക്താ. ധൈര്യമായി ചോദിക്കൂ. സ്വാമിമാര്‍ക്കെന്തു 
രഹസ്യം. = 5 
പൊ.പി:- (അറച്ചറച്ച്‌) സാമിക്ക്‌ ആകാശത്തുനിന്നു പവന്‍ മാല 
വരുത്താനറിയാമോ? വലിയ സാമിമാര്‍ അതു ചെയ്യുന്നുണ്ട്‌ 
സാമീ. 3 ; 
സ്വാ- ഓ അതാണോ പ്രരുങ്ങല്‍ പുറത്തു കാട്ടാതെ.) നാരായണ! 
നമുക്കതും വശമുണ്ട്‌. പ്രയോഗിക്കാറില. ' 


പൊ.പി:;- എന്നാലെനിക്കുവേണ്ടി ഒന്നു പ്രയോഗിക്കണം സാമി. 


ഞാനൊന്നു രക്ഷപ്പെടട്ടെ. പാതി സാമിക്കു ദക്ഷിണയായി ത 
ന്നേക്കാം. ഇപ്പൊപ്പവന്റെ വെല സാമിക്കറിയാമോഃ 

സ്വാ:- ക്രിസ്തു പറഞ്ഞതു ഭക്തനറിയാമോ? 

പൊ.പി:- എന്തു പറഞ്ഞുഃ : 

MH, സാത്താനെ നീ എന്നെ പരീക്ഷിക്കരുതെന്നു പറഞ്ഞു. 

പൊ.പി:- അതിനു നമക്കെന്തു സാമീ. ൽ : 


കണം. 
പൊ.പി:- അതെന്തു വിളിയാ സാമീ. 


പ ദൈവം എന്നോടാജ്ഞാപിക്കണം.. 


GBM) തൊടങ്ങാം. വിമാനം വാങ്ങാം.. 


eae a ളറള 


so ചെയ്യില്ല. i 
‘| പൊ.പിഃ ഒരു 
ഇല്ല നാമതു ചെയ്യില്ല... 

പോ.പിഃ- എന്താ ചെയ്യാത്തെ. . . ., 


യി ദൈവശക്തി 


: യീട്ടുണ്ടോ? 


സ്ഥാ- മതി. ഇതു ധാരാളം 


| പൊ.പി:- 
(ob: വേണ്ട. ഉള്ളതുമതി. 


കാല 


൦  യ്യായിരിക്കുമോ? 
സ്വാം (കോപത്തില്‍: ശബ്ദം 
4 - പറഞ്ഞു? വേണോ നിനക്കു ശാപം? 


k ണം. [ 


| "ഭാവി, 
| മനുഷ്യാ നീ മണ്ണാകുന്നു. * 


റ ഭാവിയുണ്ട്‌. 

" സാമീ. 
'ടുത്തതുപോലെ എനിക്കും 
രണം സാമീ. ഞാനും .മൊടങ്ങാതെ 


MP ഞാന്‍ അനുഗ്രഹിക്കാം ഭക്താ. 


. ന്റെ കളി. . . 


-തന്തയ്ക്കൊരു ചു 
“ആവശ്യപ്പെടുമ്പോള്‍ പണം 


രം രൂപ വേണം. ഉടന്‍. 


പവി! എന്തു” വിളിയോ ആജ്ഞയോഃ? സാമി അതു തൊടങ്ങി 
ബാല്‍ വലിയവനാകും. പണക്കാരനായ ഭക്തന്മാര്‍ വരി - 
 പ്രരിയായി വന്ന്‌ സാമിക്കേത്തമിടും. സാമിയെ സ്വര്‍ണ്ണം കൊ 
“ണ്ടു പൊതിയും. സാമിക്കു സ്റ്റാര്‍ ഹോട്ടലു പണിയാം. കോ. 


ഥം ഹേയ്‌ മായാമോഹങ്ങള്‍. നാം മോഹമുക്തനാണ്‌. അതു 


പ്രരസ്പര സഹായം വേണ്ടേ സാമീ. 


സ്വാം രഹസ്യം പൊന്നപ്പന്നോടു തുറന്നു പറയാം. ഹരിദ്വാരത്തില്‍ 
'തപസ്സിരിക്കുമ്പോള്‍ നാം സത്യം ചെയ്തുപോയി. ധനത്തിനാ 

4 എടുത്തു പ്രയോഗിക്കില്ലെന്ന്‌. 

വ പൊട അതു മോശമായിപ്പോയി സാമീ. പത്തു കാശില്ലാത്ത സാ 

" മീിയേ ആരു തിരിഞ്ഞു നോക്കാനാ. സാമി ഹരിദ്വാരത്തും പോ 


സ്വാഃ- ഉണ്ടോന്ന്‌. ഹരിദ്വാരം, കാശി, കൈലാസം ഇവിടെല്ലാം .ജ 
|  ലപാനം കൂടാതെ വര്‍ഷങ്ങളായി നാം തപസ്സിരുന്നിട്ടുണ്ട്‌. 
പാപി എന്നിട്ടാണോ ഇപ്പോ ഈ ഗതി? oe 
ള്‌ മതി. ഭക്തജുനങ്ങളെ അനുഗ്രഹിച്ചു 
.. കിട്ടുന്നതുകൊണ്ടു കഴിയുക. അതിലാണു സംതൃപ്തി. 
സാമിക്കപ്പോ മേല്‍ഗതി കിട്ടാന്‍ വിഷമമാ. 


പൊ.പി:- LAMPING പറയും പോലെ ഇതൊരു വയറ്റുപ്പാടു സാമി 
കൂട്ടി) പൊന്നപ്പാ. പാപീ. നീ എന്തു. 


1 പൊ.പ്‌ 3 ; ) യതേ രക്ഷി 
പൊ.പീ:- (ഞെട്ടിയുണര്‍ന്നപോലെ) അയ്യോ. പൊന്നുട റ 
കം എങ്ങനെയോ ഒരു ദൂര്‍വ്വിചാരം മനസീകേറിപ്പോയതാ. 
“- ഇനി ഒരിക്കലും ഞാനങ്ങനൊന്നും വിചാരിക്കുകേല. ക്ഷമിക്ക 


vn: 7 ക്കുന്നു. അജ്ഞന്‍.” (മയ 
സ്വാഃം (ഗൌരവം വിടാതെ ഉ ക്ഷമിച്ചിര്‌ 

- പ്പെടുത്തി) ഭാവിയെപ്പറ്റി ആശങ്കവേണ്ട ഭക്താ. ഇന്നലത്തെ 
ഇന്നു വര്‍ത്തമാനമായി, നാളെ ഭൂതമാകുന്നു. എടോ 


| പൊ.പിഃ- പൊറുക്കണം സാമീ, ദുരിതംകൊണ്ട്‌ എന്തേ ഞാമ്പറ 
പോ “നാലു പെമ്പിള്ളേരാ സാമീ. പെര gst 

നിക്കുവാ. കുന്തങ്ങളു പഠിക്കേമില്ല. വല്ലവന്റെയും കൂടെ ഒന്നി 
Te റക്കി വിടാന്‍ എത്ര ലക്ഷം രൂപാ വേണം 
- സ്മി ശ്രാന്തനായി! ക്ഷമീക്കു ഭക്താ. എല്ലാം നേരെയാവും മി 
| പോ.പി:- ആമ്പിള്ളേരു മൂന്നു തടിക്കളഴുതകളൊണ്ട്‌. ജോലിയുമ് 
[: . ല്ല. തൊഴിലുമില്ല. എന്നെ മുടിച്ചു വാരാന്‍ യ: 
സ്വഃ“ യുവാക്കളെ പറ്റുമെങ്കില്‍ സന്യാസം വരിക്കാ a ല്ല 


പൊ.പി:- തലയ്ക്കു വെളിവില്ല. അവമ്മാരോട്‌ എന്തു പറയാന്‍ 


| wn: ക്ഷമിക്കു ഭക്താ. എല്ലാം നേരെയാകും. | 
.പൊ.പി:- മറ്റൊന്നും പറ്റുകില്ലേല്‌ ആ കറവക്കാരന്‍. ശങ്കരനു കൊ 
ഏഴുലക്ഷവും 
ഭക്തനതു കിട്ടും. ചില 
.. പ്പോള്‍ വളരെ നാള്‍ കാത്തിരിക്കേണ്ടിവരും. അതാ ദൈവത്തി 


രപ; സാമി മനസ്സുവച്ചു” ദൈവത്തോടു പറഞ്ഞാമതി. എന്റെ 
| എന്‍.പി നിന്നെ തൂക്കിക്കൊല്ലാന്‍ കോടതി വിധിച്ചാലും ഞാന്‍ 
' ഭിരിഞ്ഞു നോക്കില്ലെടാ, പൊന്നുമോനേ. 

: ശാഃ- കറക്ട്‌. അതാണു യഥാര്‍ത്ഥത്തിലുള്ള മു 
റൂ പുമതലയുണ്ട്‌. താന്‍ ജന്മം നല്കിയ മക 

' കൊടുക്കാന്‍. അതിനാണു 
ഇപ്പോള്‍ മുഖം കാണിക്കുന്നത്‌. (വ്യക്തമായി) എനിക്കായി 


വാ 


തലേക്കൈവച്ച്‌ ഒന്നുകൂടെ എന്നെ അനുഗ്രഹിക്കണം, സാമീ. 
എന്റെ സമാതാനത്തിനാ. ഇപ്പൊവേണം. 
സ്വാ; ആകാം. : 3 
. (സ്വാമി എഴുന്നേല്ക്കുന്നു. രണ്ടുപേരും അഭിമുഖമായി മും 
ന്നു. പൊന്നപ്പന്‍പിള്ള കുനിഞ്ഞുതൊഴുന്നു. സ്വാമി കൈനീട്ടു 
ന്നു. Ek ക 
Ps പപ്പുപിള്ള കടന്നുവന്ന്‌ കൈയിലിരുന്ന തടിക്കമ്പു 
കൊണ്ട്‌ പൊന്നന്‍പിള്ള വേഷധാരിയായ പ്രിന്‍സിപ്പലിന്റെ മു 
. തുകത്ത്‌ ആഞ്ഞടിയ്ക്കുന്നു. ““എന്റയ്യോ”” എന്നു വിളിച്ചുകൊ 
ണ്ട്‌ പ്രിന്‍സിപ്പല്‍ തറയില്‍ കമഴ്ന്നു വീഴുന്നു.) er 
സ്വാഃ- (പപ്പുപിള്ള വീണ്ടും: അടിക്കാന്‍ ഓങ്ങുന്നതു കണ്ടു, വിലക്കി 
യിട്ട്‌) അടിക്കരുത്‌. ദയവായി. ഇനിയും അടിക്കരുത്‌. അപരി 
ഷ്കൃതം. | 
പ്രിന്‍സിപ്പല്‍:- (എഴുന്നേറ്റിരുന്നു മോങ്ങിക്കൊണ്ട്‌. ഇനി തല്ലല്ലേ. 
അച്ഛാ. ഞാന്‍ ചത്തുപോകും. 
പ.പിഃ- നീ പാകണമെടാ. നീ എന്റെ മകനെന്നാണെന്നു പറയാന്‍ 
നാണമാകുന്നെടാ മൃഗമേ. സ്നേഹം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത 
ജന്തു! : 2 
സ്വാഃ- ശാന്തി സമാധാനം. ദൈവം രക്ഷിക്കും. y 
. പ.പിഃ- (അതുശ്രദ്ധിക്കാതെ സദസ്സിന്റെ നേര്‍ക്കു തിരിഞ്ഞ്‌.) നി 
~ ങ്ങള്‍ ഇതു കേള്‍ക്കണം. എന്റെ പേരു പപ്പുപിള്ളയെന്നാ. 
ഇവനന്റെ. മോനാ. ഒരേയൊരു സന്തതി, ഇവന്റെ. അമ്മ ഒരു. 
വശം തളര്‍ന്നു കിടപ്പായിട്ടു വര്‍ഷം ഒന്നായി. ഇന്നുവരെ 
ഇവന്‍ ഇങ്ങോട്ടു തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങള്‍ക്കു സ 
. ഹായത്തിനാരുമില്ല. പണവുമില്ല. കഴിഞ്ഞ ആറുമാസമായി 
. ഒരു നുറെഴുത്ത്‌ ഇവനു ഞാന്‍ അയുച്ചുകാണും. ഇന്നുവരെ 
ഒരു മറുപടിപോലും ഇല്ല. അമ്മ ഇവനെ കാണണമെന്നു പ 
റഞ്ഞ്‌ എന്നും കരച്ചിലാ. bon: . 
MVD ഗ്രരവമായ കൃത്യവിലോപമാണിത്‌. Py Bae 
പ.പിഃ:.സ്വാമിയെ നോക്കിയിട്ട്‌ താനൊന്നു വെറുതെ. നൂല്ലുവ്വാ. (വീ 
ണ്ടും സദസ്സിനോടായി) ഞങ്ങളെ രക്ഷിച്ചോളാമെന്നു eee 
. ആകെക്കൂടിയുള്ള വീടെഴുതിവാങ്ങി, അതു പണയപ്പെടുത്തി |. 
' പണവുമായി നാടുവിട്ടവനാ ഇവന്‍. പണം തിരിച്ചു കൊടുക്കാ | - 
ത്തതിനാല്‍ അവര്‍ കേസു. നടത്തി ജയിച്ചു. ഞങ്ങള്‍ വീടുവി 
ട്ടിങ്ങണം പോലും. (ഇടറിയസ്വരത്തില്‍) ഈ, വയസു കാ, 
,- ലത്തു ഞങ്ങളിനി എവിടെപ്പോകും? എങ്ങനെ ന 
; പ്രിന്‍സിപ്പല്‍:- സ്വന്തം പുറം തലോടിക്കൊണ്ടു എഴുന്നേറ്റു. നിന്നി 
ണമച്ഛാ. . 
Pn പോലും നിന്നോടു ക്ഷമിക്കയില്ലെടാ ദുഷ്ടാ. (വീ 
ണ്ടും . ആഞ്ഞടിക്കുന്നു.) 
പ്രിന്‍:- അയ്യോ. ഞാന്‍ ചത്തു! 
ഴം , ശാന്തി. i ne 
പ poe ചത്താല്‍ എനിക്കു ശാന്തികിട്ടും. (മൂന്നുപേരും നി 
യി 5 1 ഏതാനും നിമിഷങ്ങള്‍ നില്ക്കു 
ശ്ശൂബ്ദരായി നിശ്ചലരായി ഏ 
സനല്‍ രണ്ടുപേര്‍ സംസാരിക്കും പോലെ സ്‌റ്റേജില്‍ ണ്‌ 
ഒരു വ നമ്മള്‍ ഇപ്പോള്‍ കാണുന്നതും അഭിനയമാണോ കൂ 
ട്രേ : 
മറ്റൊരു :ശബ്ദം:- അല്ല. പപ്പുപിള്ളയും 
മാ. അച്ഛന്‍ കൊടു ി 


സാമി. 


അയാളുടെ മകനും സത്യ 


കാറും വാങ്ങിത്ത മകന്റെ ക൪ച്ചിലും സത്യ 


ടിക്കറ്റെടുക്കുന്നവനാ. 


പറഞ്ഞ കഥയും 
സത്യമാ.” കേട്ടില്ലേ 
- ആദ്യശബ്ദം:- അതുശരി 
| രണ്ടാമത്തെ ശബ്ദം:- നമ 
.ക്കിനി ഇങ്ങനെ 
“ആശിക്കാം. ശാന്തി. 
.. ശാന്തി. ശാന്തി. 
(ആരോ ഉൃച്ചത്തില്‍:- കര്‍ 
gob, കര്‍ട്ടന്‍) 
ക്രര്‍ട്ടന്‍ സാവാധാനം വീ 
ഴുന്നു.) 
അവസാനിച്ചു 


൭ 6) ന്‍ സ്ഫോടകവസ്തു നി 


രത്തിയ യുദ്ധഭൂമിയില്‍ പൂക്കള്‍ തേടുന്ന 


കൊച്ചു പെണ്‍കുട്ടിയെ ആണ്‌ അവള്‍ 
എന്നെ ഓര്‍മ്മിപ്പിക്കുന്നത്‌. തലിസ്മ നസ്റീ 
നെക്കുറിച്ച്‌ എഴുതുന്നതില്‍ എനിക്ക്‌ തെല്ല്‌ 
സംഭ്രാന്തി അനുഭവപ്പെടുന്നുണ്ട്‌. തികച്ചും 
തെറ്റായിട്ട്‌ എന്റെ പേര്‍ അവളുടേതുമായി 
ബന്ധപ്പെടുത്തപ്പെടുന്നുണ്ട്‌, കൂട്ടത്തില്‍ അവ 
ളില്‍ നിന്ന്‌ പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രശ 
സ്തിയുടെ അതോ കുപ്രശസ്തിയുടെയോ 
ഒരു പങ്കും എനിക്കുലഭിക്കുന്നു. ഏതാനും, 
ദീവസങ്ങള്‍ക്കുമുമ്പ്‌ ഒരു ബി.ബി.സി, ടീം 
കല്ക്കത്തയില്‍ വരികയും തസ്ലീമയെ 
സംബന്ധിച്ച്‌ ഞാനുമായി അഭിമുഖ സംഭാ 
ഷണം നടത്തുകയും ചെയ്തപ്പോള്‍ ആദ്യം 
ചോദിച്ച ചോദ്യം, തസ്ലിമ എന്തുകൊണ്ട്‌ 
അവരുടെ ആദ്യ നോവലായ “ലജ്ജ” എനി 
ക്ക്‌ സമര്‍പ്പിച്ചു എന്നായിരുന്നു, 'തീര്‍ച്ചയാ 
യും ഞാനും അതില്‍ അദ്ഭൂതപ്പെടുകയു 
ണ്ടായി. മറ്റെല്ലാവരെയും പോലെ. 
ആദ്യമായി ഞങ്ങള്‍ കണ്ടുമുട്ടാനിടയാ 
] യത്‌ തസ്ലിമ ആനനദപുരസ്കാരം (ആനന്ദ 
ബസാര്‍ പ്രതിക നല്കിയ പുരസ്കാരം) 
സ്വീകരിക്കുന്നതിന്‌ വേണ്ടി കല്ക്കത്തയില്‍ 
വന്നപ്പോഴാണ്‌. അവാര്‍ഡിന്‌ അവരെ അര്‍ 
ഹയാക്കിയ ഗ്രന്ഥമായ “നിര്‍ബചിതകോ 
ളം” (തിരഞ്ഞെടുക്കപ്പെട്ട പംക്തി ലേഖന 
ങ്ങള്‍) ബംഗ്ളാദേശിലെ വിവിധ പ്രതങ്ങളി 
ലും മാസികകളിലും അവര്‍ എഴുതിയ ലേ 
| ഖനങ്ങളുടെ സമാഹാരമാണ്‌. പ്രതങ്ങളി 
ലെ പംക്തികള്‍ തന്നെ തസ്ലിമയ്ക്ക്‌ 
ഒട്ടൊക്കെ കുപ്രസിദ്ധി നേടിക്കൊടുത്തിരു 
ന്നു. എന്നാല്‍, അവാര്‍ഡാണ്‌ നമ്മുടെ ഭാ 
ഗത്ത്‌ അവരെ പ്രശസ്തിയിലേക്കു ഉയര്‍ 
ത്തിയത്‌. 
അവാര്‍ഡ്ദാന ചടങ്ങില്‍ അവരുടെ ജജു 
5 വും ധീരവുമായ വാഗ്ധോരണി എന്നെ 
സ്തബ്ധനാക്കി. പുരുഷമേധാവിത്വത്തെ കു 
റിച്ചു ന്യായമായ ചില വാദമുഖങ്ങള്‍ ഉണ്ടാ 
യിരുന്നു ആ പ്രഭാഷണത്തില്‍. കാഴ്ചയില്‍ 
പകിട്ട്‌ ഒട്ടുമീല്ലാത്ത പെണ്‍കിടാവ്‌. എന്നാ. 
ലും അവളുടെ വാദം കുറിക്കുകൊള്ളുന്ന 
തും സുവ്യക്തവുമായിരുന്നു, അതിലെ യു 
ക്തിപ്രതിപക്ഷത്തെ മിക്കവാറും തകര്‍ക്കു 
ന്നതും. പ്രസംഗംസദസ്സിനെ പ്രകമ്പിതമാക്കി 
ചടങ്ങിനുശേഷം [ 
ഞാന്‍ അവരുടെ അടു 
ത്തേക്കു ചെല്ലുകയും 
1. സ്വയംപരിചയപ്പെടുത്തു 
കയും ചെയ്തു. മുപ്പതു 
സെക്കന്റ്‌ നേരത്തോളം 
എന്റെ നേരെ നോക്കി 
യശേഷം പുഞ്ചിരിച്ചു 
കൊണ്ട്‌ അവര്‍ പറഞ്ഞുഃ 
“കുട്ടിക്കാലം തൊട്ടേ 
ഞാന്‍ അങ്ങയുടെ ഗ്ര 
ന്ഥങ്ങളുടെ ഒരു ആരാ 
ധകയാണ്‌.” “നിങ്ങള്‍ 
ഇപ്പോഴും കൊച്ചുകുട്ടി 
തന്നെ.” അന്നു. ഞാന്‍ 


തിനിടയിൽ വെടിയുണ്ടയ്ക്കിരയായ ഒരു. 


56 ന കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


ററ 
Eley: എന്ന നോവല്‍ എഴുതി 
യതിന്റെ പേരില്‍ ബംഗളദേശിലെ 
മുസ്ലീം മതമൌലികവാദികളാല്‍ വധ 
ശിക്ഷയ്ക്കു വിധിയ്ക്കപ്പെട്ട തസ്ലിമ 
നസ്‌റീന്‍ കഴിഞ്ഞ വര്‍ഷം ആനന്ദപു 
OMA ഏറ്റുവാങ്ങാന്‍ കല്ക്ക 
ത്തയില്‍ വന്നപ്പോള്‍ ആരംഭിച്ചതാ 
ണ്‌ അവരും ഈ ലേഖനത്തിന്റെ 
കര്‍ത്താവും പ്രശസ്ത ബംഗാളി നോ 
വലിസ്റ്റുമായ ബുദ്ധദേവ്‌ ഗുഹയു 
മായുള്ള ചങ്ങാത്തം. തികച്ചും യാദ്യ 
ച്ഛികായി തസ്ലിമയുടെ “ലജ്ജ” 
യും ഗുഹയുടെ “അബൊര്‍ചി'യും 
ഒരേ ദിവസമാണ്‌ പ്രസിദ്ധീകരിക്ക 
പ്പെട്ടത്‌, പുറമെ, തസ്ലിമ അവരു 
ടെ കൃതി സമര്‍പ്പിച്ചത്‌ ഗുഹയ്ക്കും 
ഗുഹ അദ്ദേഹത്തിന്റെ കൃതി സമര്‍ 
പ്പിച്ചത്‌ തസ്ലിമയ്ക്കും; തസ്ലിമ 
വേട്ടയാടപ്പെടുന്നതിലുള്ള തീവ്രദു 
“ഖവും അവര്‍ക്കുവേണ്ടി വല്ലതും 
ചെയ്യാന്‍ കഴിയാത്ത നിസ്സഹായത 
യും പ്രതിഫലിപ്പിയ്ക്കുന്നു ഗുഹയു 
ടെ ലേഖനം. 


അതില്‍ അവര്‍ അല്പം അതിരുകടന്നതാ 


യി തോന്നി. അതിനു, ഒരു പക്ഷെ, കാ 


രണം ഞാന്‍ എന്നും സ്ത്രീ പുരുഷബന്ധം 
പരസ്പരപൂരകമായിരിക്കണം, മത്സരത്തി 
ന്റെ ആസ്ഥാനത്തിലുള്ളതാവരുത്‌ എന്ന 
അഭിപ്രായക്കാരനാണെന്നതാവാം. ഏതായാ 
ലും ഞങ്ങള്‍ പരസ്പരം ഒരുപാട്‌ എഴുതി, 
അങ്ങോട്ടു ചെല്ലാനും തന്നോടൊപ്പം താമ 
സിക്കാനും - എന്നെ ക്ഷണിച്ചുകൊണ്ട്‌ 
അവര്‍ ഹൃദയാവര്‍ജ്ജുകങ്ങളായ കത്തു 
കള്‍ അയച്ചു. 

ഞാന്‍ ഒരിക്കല്‍ ഒരു കത്തില്‍, 'തസ്ലി 
മയുടെ വിപ്ളവാസ്കമായ ചിന്തയും തീ 
ക്ഷണതയാര്‍ന്ന ആവിഷ്കരണരീതിയും 
തമ്മിലുള്ള സംയോഗം ഒരു ഡയനാമിറ്റ്‌ 
ആകുമെന്നും, ഒരു പക്ഷെ സ്വയം അടക്കി 
നിറുത്താനാവാത്ത, വിക്ഷോദ്രരകടനം 
നിയന്ത്രിക്കാന്‍ നോക്കണമെന്നും ഗുണദോ 
ഷിക്കയുണ്ടായി. അവര്‍ സ്ത്രീകളുടെ, പ്ര 
ത്യേകിച്ചു അധഃസ്ഥിതരുടെയും അടിച്ചമര്‍ 
ത്തപ്പെട്ടവരുടെയും, വക്താവാണല്ലൊ. 
കത്തുകളിലുടെയും ടെലിഫോണിലൂടെയും 
ഞങ്ങള്‍ അടുത്ത ബന്ധം പുലര്‍ത്തി. 
ഒരിക്കല്‍, നോവല്‍ എഴുതുന്നതെങ്ങ നെയെ 
ന്ന്‌ പഠിപ്പിച്ചുകൊടുക്കണമെന്നപേക്ഷിച്ചു 
കൊണ്ടുള്ള ഒരു കത്ത്‌ എനിക്കു കിട്ടി. അതി 
നുമുമ്പ്‌ അവര്‍ ഒരു നോവലും എഴുതി 
യിരുന്നില്ല. “നോവല്‍ എഴുതുന്നത്‌ എങ്ങനെ 
യെന്ന്‌ ഒരാള്‍ക്കു മറ്റൊരാളെ പഠിപ്പിക്കാ 
നാവില്ല" ഞാന്‍ മറുപടി അയച്ചു. എന്നാല്‍, 
ഓദ്യോഗിക യാത്രകള്‍ നടത്തേണ്ടിവരു 
മ്പോഴൊക്കെ നോവലിനെ കുറിച്ചുള്ള എന്റെ 


വേട്യാടജ്ടന്ന 
തസ്തീമ 


പ്രതിവചിച്ച പ്പോഴും അവര്‍ ചിരിച്ചു, എന്നി 
ട്ട്‌ പറഞ്ഞുഃ “ അങ്ങയുടെ “മധുകരി” എന്ന 
നോവല്‍ ബംഗ്ളാദേശില്‍ വളരെയധികം 
ജനപ്രീതി നേടിയിരിക്കുന്നു.” 

തസ്ലിമയെക്കുറിച്ച്‌ അന്ന്‌ എനിക്കു 
അറിയുമായിരുന്നത്‌ അ 
ത്രമാത്രമാണ്‌. തസ്ലിമ 


അവരുടെ മേല്‍വിലാസം 
വാങ്ങുകയും അവരുടെ 
ആശയങ്ങളോടുള്ള 
എന്റെ ആനുകൂല്യവും 
ആദരവും പ്രകടിപ്പിച്ചു 
കൊണ്ട്‌ ഒരു എഴുത്തയ 
വയ്ക്കുകയും ചെയ്തു. 
| അതിനിടയ്ക്ക്‌ ഞാന്‍ 

അവരുടെ “നിര്‍ബചിത 
കോളം” വായിച്ചിരുന്നു, 


സങ്കല്പം വിശദീകരിച്ചുകൊണ്ട്‌ ഞാന്‍ 
അവര്‍ക്കു നീണ്ടകത്തുകള്‍ എഴുതി. അപ്പോ 
ഴൊന്നും താന്‍ ഒരു നോവല്‍ എഴുതാന്‍ ശ്ര 
മിച്ചുവരികയാണെന്ന കാര്യം അവര്‍ സൂചി 
പ്പിച്ചിരുന്നില്ല. 

ഒരു ദിവസം, ഞാന്‍ എന്റെ ഓഫീസില്‍ 
ഒരു കോണ്‍ഫറന്‍സില്‍ പങ്കെടുത്തു കൊ 
ണ്ടിരിക്കേ, തസ്ലിമ എന്നെ ഫോണില്‍ 
വിളിച്ചിട്ട്‌ പറഞ്ഞുഃ “ബുദ്ധദേവ്‌, എന്റെ 
ആദ്യനോവല്‍ ഇതാ ഇപ്പോള്‍” പ്രസിദ്ധീ 
കരിച്ചു. ഞാന്‍ അതു അങ്ങയ്ക്കാണ്‌ സ 
മര്‍പ്പിച്ചിരിക്കുന്നത്‌.” അത്ഭുതകരമായ യാദ്യ 
ശ്ചികതഃ അതേ ദിവസമാണ്‌ “അബൊര്‍ചി” 
(അവരോഹകന്‍) എന്ന എന്റെ നോവലും 
പ്രകാശിപ്പിക്കപ്പെട്ടത്‌. ഞാന്‍ അതു സമര്‍ 
പ്പിച്ചത്‌ അവര്‍ക്കും! അതില്‍ അത്യധികം 
സന്തുഷ്ടയായിരുന്നു അവര്‍. അന്ന്‌ ഞങ്ങള്‍ 
ക്കു ഈഹിക്കാന്‍ കൂടി കഴിഞ്ഞില്ല, “ലജ്ജ” 
തസ്ലീമയ്ക്കു “പ്രശസ്തിക്കുപുറമെ ഇത്ര 
യധികം വെറുപ്പും വൃക്തിപരമായ അപക 


ദയം മഞ്ഞയായിരുന്നത്‌ 
മഴയില്‍ അറ്റുപോയപ്പോള്‍ 
നെയ്ത്തിലെ പിശക്‌ 'നിസ്സാരമായി. © 
“ദീവസം' തെളിയുന്തോറും 

| പുതപ്പിനിടയിലൂടെ . , . 

ാ എന്റെ .മുഖം ഉയര്‍ന്നുവന്നു. 


കൊച്ചുകുട്ടികള്‍ 
വീട്ടിൽ ഒളിച്ചുകൊണ്ടുവന്ന ' 


| © “സുരേഷ്‌ നൂറനാട്‌ 
| EMS @o- 


* 


ചുവന്നപുവുകള്‍ : മാത്രം ‘ 
നൂലുകള്‍ക്കിടയില്‍ പുതഞ്ഞുകിടന്നു. . 
മഷി പുരട്ടിയ മുഖത്ത്‌ 

ആദ്യം മഞ്ഞയായിരുന്നത്‌ * 


' കറുത്തു കറുത്ത്‌ 


രാത്രിയുടെ ശിലയില്‍ . 


റ 


' അലിഞ്ഞു. ചേര്‍ന്നു. - : 


രാത്രിയേക്കാള്‍ കറുത്തു തുടങ്ങിയപ്പോള്‍ 


പിന്നെയും ശരീരം ചലിച്ചു തുടങ്ങി. | 
പാളികളായി | 
തെരുവിലേക്കഴിച്ചിട്ടിരിക്കുന്ന 


വേഷങ്ങള്‍ മാറാതെ 


വരാനുള്ള അതിഥി- 


. പിറപ്പെട്ടിടത്തു തന്നെയിരി ക്കുന്നു. 


നരച്ചചില്ലുകള്‍ പൊതിഞ്ഞ ° 
മേഘങ്ങളില്‍ 
ചുവന്ന സൂചികള്‍ 


. കെടുത്തിയ -സൂര്യമുഖം. 


കണ്ണുകളുടെ മുഷിഞ്ഞ പേടകത്തില്‍ 
“ജീവനില്ലാത്ത കാഴ്ചവസ്തു 
അനാഥമാക്കപ്പെടുന്നു. ൭ 


Sago, ജീവന്‍ ഭീഷണിപോലും വരുത്തിവെ 
യ്ക്കുമെന്ന്‌. നോവല്‍ മോശമെന്ന്‌ ഞാന്‍ 
പറയില്ല, എന്നാല്‍ അത്‌ കൂടുതല്‍ നന്നാ 
വാമായിരുന്നു _ ഞാന്‍ അവരോടു പറഞ്ഞു, 
നോവലിലെ നിരഞ്ജുന്റെ ഹിന്ദുകുടുംബ 
ത്തിനുണ്ടായ അതേ ദുരനുഭവങ്ങളിലൂടെ 
എപ്പോഴെങ്കിലും കടന്നുപോയിരിക്കാവുന്ന 
ചില മുസ്ലീം കുടുംബങ്ങളുടെ കാര്യവും 
. | ഓര്‍ക്കണമായിരുന്നു എന്ന്‌. അവര്‍ അതനു 
“| സരിച്ച്‌ നോവലില്‍ ഭേദഗതി വരുത്തുകയും 
ചെയ്തു. എന്നാല്‍ തപാല്‍പ്പെട്ടിയില്‍ ഇട്ടു 
കഴിഞ്ഞ ഒരു കത്തുപോലെയാണ്‌, അതില്‍ 
മാറ്റം വരുത്താനാവില്ല. തസ്‌ലീമ “ ലജ്ജ” 
യില്‍ പറഞ്ഞത്‌ സത്യമാണ്‌, സത്യമല്ലാ 
തൊന്നുമല്ല. ബംഗാളിലെയോ ഇന്ത്യയില്‍ 
മറ്റെവിടെയെങ്കിലുമോ ഒരു നേതാവോ രാ 
| ഷ്ട്രീയ കക്ഷിയോ ഒരിക്കലും പറയാന്‍ 
ധൈര്യപ്പെടാത്ത സത്യം. നമ്മുടെ ഭൂഭാഗ 
ത്ത, പല ദശകങ്ങളിലെ ഏറ്റവും ധീരരായ 
എഴുത്തുകാരികളിലൊരാളത്രേ തസ്ലിമ. 
“ലജ്ജ” ബംഗ്ളാദേശിലെ മാത്രമല്ല, ലോ 
കമെങ്ങുമുള്ള മുസ്ലീം മതമൌലികവാദികളെ 
ക്രൂദ്ധരാക്കി. എന്നാല്‍ “ലജ്ജയില്‍ 
തസ്ലിമ നിഷ്കൃഷ്ടമായി ശേഖരിച്ചു നി 
രത്തിയ തെളിവുകള്‍ നിഷേധിക്കാന്‍ കിഴി 


ധം വിഴുങ്ങേണ്ടി വന്നു. ഇപ്പോള്‍ ഇംഗ്ളീ 
ഷ്‌ പരിഭാഷ (തൃപ്തികരമല്ല വിവര്‍ത്തനം 
ലഭ്യമാകയാല്‍ ആര്‍ക്കും പുസ്തകം വായി 


7 


ക്കുകയും എന്റെ നിരീക്ഷണം മനസ്സിലാ 


ക്കുകയും ചെയ്യാം. ലജ്ജ ഫ്രഞ്ചിലേക്കും 
പരിഭാഷപ്പെടുത്തുന്നുണ്ട്‌.) 


തസ്ലീമയുമായുള്ള അഭിമുഖം ഒരു ഇം 


ഗ്ളീഷ്‌ ദിനപത്രത്തില്‍ പ്രസിദ്ധീകരിച്ചു |. 


കണ്ട ഉടന്‍ (അതാണ്‌ വിവാദത്തിനു തിരി 
കൊളുത്തിയത്‌! ഞാന്‍ അവരെ ശാസിച്ചു" 
“ഖുറാനെപ്പി അത്തരം കാര്യങ്ങള്‍ പറയാന്‍ 
നിങ്ങള്‍ക്കു എങ്ങിനെ കഴിഞ്ഞു? “ലജ്ജു”യെ 
സംബന്ധിച്ചിടത്തോളം അതിനു പ്രസക്തി 
ഇല്ലല്ലോ? നിങ്ങളെ തെറ്റായി ഉദ്ധരിച്ചതാ 
യിരിക്കുമെന്നു എനിക്കു തീര്‍ച്ചയുണ്ട്‌? കര 
ച്ചില്‍ വരുന്നുണ്ടായിരുന്നു അവര്‍ക്ക്‌” എന്നെ 


യാത്തതുകൊണ്ട്‌ അവര്‍ക്കു അവരുടെ ക്രോ |. 


വിശ്വസിക്കു, അവ എന്റെ വാക്കുകളല്ല. 


ഇന്ത്യയിലെ പത്രപ്രവര്‍ത്തകരില്‍ നിന്നും 
മാദ്ധ്യമങ്ങളില്‍ നിന്നും അകന്നു നില്ക്ക 
ണമെന്ന്‌ ഞാന്‍ അവരെ ഉപദേശിച്ചുകൊ 
ണ്ടിരുന്നു. കാരണം, 
ന്നാല്‍ ഡാക്ക പൊട്ടിത്തെറിക്കുമെന്ന്‌ എനി 
ക്ക്‌ അറിയാമായിരുന്നു. ia 
ഏതായാലും കഷ്ടമായി. മതമയലികവാ 
ദികള്‍ക്കു ഒരു ഹേതുകിട്ടി. ഒരിന്ത്യന്‍ പ്രത 
ത്തില്‍ വന്ന പ്രതികൂലമായ അഭിമുഖം 
അവര്‍ക്കു ലഭിച്ച നല്ലൊരു വടിയായിരുന്നു. 
തസ്ലിമയെ ഒരു പാഠം പഠിപ്പിക്കാന്‍ അവ 
രതു ശരിക്കും ഉപയോഗിച്ചു. നേരത്തെ 
തന്നെ അവരെ കഴിവിലേറ്റണമായിരുന്നു 
അവര്‍ക്ക്‌, എന്നാല്‍ തല്ലിക്കൊല്ലുന്നതിനു 


മുമ്പ്‌ നായയ്ക്ക്‌ ഒരു ചീത്തപ്പേരിടേണ്ടേ? , 


തസ്ലിമ ബംഗ്ളാദേശില്‍ കഴുകിലേറ്റപ്പെ 
ടുകയോ തുറുങ്കിലടയ്ക്കപ്പെടുകയോ ചെ 
യ്യുന്നപക്ഷം അതു പുണ്യവാനായ മുഹ 
മ്മദ്‌ നബിയുടെ സല്‍പ്പേരിനുകളങ്കം വരു 
ത്തുകയേ ഉള്ളൂവെന്ന്‌ മൌലികവാദികള്‍ മ 
നസ്സിലാക്കുമെന്ന്‌ ഞാന്‍ ആശിക്കുന്നു. 
നമ്മുടെ കാലഘട്ടത്തിലെ തമോമയമായ 
മണിക്കൂറുകളില്‍ ഒന്നായിരിക്കും അത്‌. 
അള്ളാ അവിടത്തെ പ്രഖ്യാപിത സേവകര്‍ 
ക്കു. സന്മനോഭാവം നല്കട്ടെ! എന്നാല്‍ 
ഒരു കാര്യം എനിക്കു തീര്‍ച്ചയുണ്ട്‌. തസ്ലിമ 
സല്‍മാന്‍ റസ്ദി അല്ല, മാനംകെട്ട്‌ ജീവിക്കാന്‍ 
അവര്‍ ഇഷ്ടപ്പെടില്ല. പ്രായവും പരിചയ 
വും കുറഞ്ഞവളും വിജയത്തിന്റെ ലഹരി 
അല്പം തലയ്ക്കുപിടിച്ചവളുമാണെന്നിരി 
ക്കലും ഗ്രീക്ക്‌ വീരപുരുഷനായ അക്കിലസ്സി 
നെപ്പോലെ, ഒരു വ്യക്തിയുടെ ജീവിതത്തി 
ന്റെ മൂല്യം നിര്‍ണ്ണയിക്കപ്പെടുന്നത്‌ ജിവിച്ചി 
രുന്ന കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, 
നേട്ടങ്ങളെ മുന്‍നിറുത്തിയാണ്‌ എന്ന്‌ അവര്‍ 
ക്കറിയാം. ആധുനികകാലത്തെ . ജോണ്‍ 
ഒഫ്‌ ആര്‍ക്ക്‌ — വേണമെങ്കില്‍ നിങ്ങള്‍ക്ക്‌ 
അങ്ങിനെ കരുതാം. മരണകാലമെത്തും 
മുമ്പ്‌ അതുവരുകയാണെങ്കില്‍, അമരത്വം 
ഉറപ്പുവരുത്തുകയേയുള്ളൂ. 

ഹിന്‍തിരിഞ്ഞു നോക്കുമ്പോള്‍, ഞങ്ങള്‍ 
തമ്മിലുണ്ടായ ശണ്ഠകള്‍ ഓര്‍ത്തുപോകു 


അവര്‍ മടങ്ങിച്ചെ - 


ന്നു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക്‌ ഞാന്‍ 
ഈശ്വരനില്‍ വിശ്വസിക്കുന്നവനും തസ്ലിമ 
അവിശ്വാസിയുമാണ്‌. “ലജ്ജു'യില്‍ ; അത്‌ 
എനിക്കു സമര്‍പ്പിച്ചശേഷം അടുത്ത പേജില്‍ 
അവര്‍ എഴുതി: “ഈ ദിവസം മുതല്‍ മത 
ത്തിന്റെ പേര്‌ മാനവികതയ്ക്കു സമാനമാ 
കട്ടെ.” അവരുടെ വീക്ഷണത്തോട്‌ പൂര്‍ണ്ണ. 
യോജിപ്പുണ്ട്‌ എനിക്ക്‌. എന്നാല്‍ അവരില്‍ 
നിന്ന്‌ വ്യതൃസ്തമായി, നമ്മെ നയിക്കുന്ന 
ഒരു സര്‍വ്വശക്തനിലും, ഞാന്‍ വിശ്വസി, 
ക്കുന്നു ഇതിനെക്കുറിച്ച്‌ ഞാന്‍ പറയു 
“മ്പോഴൊക്കെ അവര്‍ ചിരിക്കുകയാണ്‌ പതി 
വ്‌. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്‌, ഖുറാ | 
ന്റെ പൊരുളറിയാന്‍ കഴിയാതെ മതത്തിനു . 


| ചീത്തപ്പേരുണ്ടാക്കുന്ന, അന്ധരും വഴിപിഴി 


ച്ചവരുമായ ചിലരുടെ പിടിയില്‍ നിന്ന്‌ ഈ 
ധീര പുത്രിയെ രക്ഷിക്കണമെന്ന്‌ ഞാന്‍ 
' അള്ളായോടു പ്രാര്‍ത്ഥിക്കുന്നു. 


തസ്ലിമയെ കുറിച്ച്‌ എഴുതാന്‍ തുടങ്ങി | 
യാല്‍ മത്രഭാന്തരുടെ അന്ധമായ ക്രോധ 
ത്തിനു ഞാനും പാത്രീഭവിക്കുമെന്ന്‌ എന്റെ 
സുഹൃത്തുക്കള്‍ എന്നെ താക്കീതു ചെയ്യുക 
യുണ്ടായി. എന്നാല്‍ തസ്ലിമയുടെ മത്രഭാ 
ന്തരെ ഭയപ്പെട്ടു കൂടാ. ഖുറാന്‍ മതാന്ധത 
അനുശാസിക്കുന്നുണ്ടോ? അതില്‍ വിശ്വ 
സിക്കണമെന്ന്‌ നിര്‍ദ്ദേശിക്കാന്‍ മാത്രം അ 


സഹിഷ്ണുവാണോ അത്‌? അങ്ങനെ 
ആണെന്നു പറയുന്നവരോടു എനിക്കു ബഹു 
മാനമില്ല; - 


. ഞാന്‍ ഒരു രാഷ്ട്രീയക്കാരനോ അഭിസാ 
രികയോ അല്ല, പ്ര്രപ്രവര്‍ത്തകനുമല്ല. എനി 
ക്കു സത്യമെന്ന്തോന്നുന്നത്‌ ഞാന്‍ പറഞ്ഞേ 
തീരൂ, ആരെയെങ്കിലും മുഷിപ്പിക്കുമോ എന്ന 
ചിന്ത അതിനുതടസ്സമായി കൂടാ. തസ്ലിമ 
കഴുവിലേറ്റപ്പെടുകയാണെങ്കില്‍ മുഴുവന്‍ മനു 
ഷ്യരാശിയും ലജ്ജിച്ചു താഴ്ത്തേണ്ടിവരും. 
അസഹിഷ്ണുത ആരെയും എവിടെയും 
എത്തിക്കുകയില്ല. ആ നാഗരികലോകവ്യവ 
സ്ഥയുടെ ഭാഗമാണ്‌ തങ്ങളും എന്നും, ത 


: ങ്ങളും സഹിഷ്ണുതയുള്ള സമൂഹമാണെ 


ന്നും മുസ്ലീങ്ങള്‍ തെളിയിക്കേണ്ട സമയമാ 
യിരിക്കുന്നു. ൭ 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 16057 


PA പ്രതിസന്ധികള്‍ 
നിറഞ്ഞ ഒരു വഴിത്തിരിവിലാണിന്ന്‌. മറ്റൊ 
രു സംസ്കാരം ഉദയം കൊള്ളുകയാണ്‌ 
എന്ന അര്‍ത്ഥത്തില്‍ ഫ്രിജോഫ്‌ കാപ്ര ഇ 
തിനെ “റൈസിംഗ്‌ കള്‍ച്ചര്‍” എന്നു വി 
ശേഷിപ്പിക്കുന്നു. കറുത്തവര്‍ഗ്ഗത്തിന്റെയും 
സ്ത്രീകളുടെയും വിമോചന പ്രസ്ഥാന 
ങ്ങള്‍, ആണവായുധങ്ങള്‍ക്കെതിരായ മു 
ന്നേറ്റങ്ങള്‍, പരിസ്ഥിതിയെ സംബന്ധിച്ച 
ആകുലതകള്‍, ഗുണോന്മുഖമായ ഒരു ജീ 
വിതത്തെക്കുറിച്ചുള്ള കിനാവുകള്‍ എന്നീ 
അംശങ്ങളിലാണ്‌ ഈ സംജ്ഞ തിരിച്ചറി 
യപ്പെടുത്‌. ഇത്‌ പരിസ്ഥിതിവിവേകം കേന്ദ്ര 
മാക്കിയുള്ള ഒരു പുതിയ സനന്ദര്യശാസ്ത്രമാ 
യും, പുതിയ രാഷ്ട്രീയ ദര്‍ശനമായും ചരിത്ര 
ത്തിന്റെ പുതിയ പരിപ്രേക്ഷ്യമായും ലോക 
മെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആധു 
നികമലയാള നോവലിനെക്കുറിച്ച്‌ പഠിക്കു 
വാന്‍ ഇത്തരമൊരു ചരിത്രബോധത്തിന്റെ 
പശ്ചാത്തലം അനിവാര്യമാണ്‌. കാരണം, 
മാറുന്ന സാമൂഹിക പ്രത്യയശാസ്ത്രങ്ങളു 
ടെ സാക്ഷ്യം എന്ന 
നിലയ്ക്ക്‌ നോവലിന്റെ 
വികാസഘടുങ്ങള്‍ക്ക്‌ 
ചരിത്രപരമായി വലിയ 
'പ്രാധാന്യമാണുള്ളത്‌. 
മനുഷ്യനെ സങ്കീര്‍ണ്ണ 
മായ സാമൂഹികബന്ധ 
ങ്ങളുടെ നടുവില്‍വച്ച്‌ 
പഠിക്കുവാനുള്ള ശ്രമ 
ത്തില്‍ രചനയുടെ 
പഴയ താവളങ്ങളെല്ലാം 
വെടിഞ്ഞുപോവുകയാ 
ണ്‌ പുതിയ എഴുത്തു 
കാര്‍. ഇലക്ട്രോണി 
ക്സ്‌ മാദ്ധ്യമങ്ങളും 
കമ്പോളവിപണിയും 

| മനുഷ്യനെ യാന്ത്രികതയിലേക്കു കണ്ണിചേര്‍ 
ക്കുകയും സോഷ്യലിസ്റ്റ്‌ സ്വര്‍ഗ്ഗങ്ങളില്‍ 
നിന്നുള്ള തിരിച്ചടികള്‍ മാനവികതയില്‍ മാ 
രകമായ മുറിവേല്‍പ്പിക്കുകയും ചെയ്യുന്ന 

ചരിത്രസന്ധിയിലാണ്‌ ആധുനികോത്തര 
നോവലിന്റെ പീറവി. തീര്‍ച്ചയായും പുരോ 
ഗമനനോന്മുഖമായ ഒരു ജീവിതപ്രതിബ 
ദ്ധത ഈ എഴുത്തുകാര്‍ പ്രകടിപ്പിക്കുന്ന 
തില്‍ അത്ഭുതമില്ല. ഇവര്‍ സ്ത്രീകളേയും, 
മണ്ണിനെയും വൃഭിചരിക്കുന്ന “പഴയ നിയമ 
ത്തെ” തള്ളിപ്പറയുന്നു. ചരിത്രത്തിന്‌ പു 


| തിയ നിര്‍വചനം ചമയ്ക്കുന്നു. പരിസ്ഥി 


തിയെ ദര്‍ശനമാക്കുന്നു. യുദ്ധവിരുദ്ധമു 
ന്നണിയെ മാനവികതയാക്കുന്നു. ഈ പൊ 
തുതട്ടകത്തിലാണ്‌ “കെ.ജെ. ബേബിയുടെ 
യും, കെ.പി.രാമനുണ്ണിയുടെയും എന്‍.പി.മു 
ഹമ്മദിന്റെയും നില. ഇവരുടെ രചനകളാക 
ട്ടെ മാവേലിമന്റം, സൂഫി പറഞ്ഞകഥ, 
ദൈവത്തിന്റെ കണ്ണ്‌ കേരളത്തിന്റെ തനതു 
കലാസാഹിത്യപാരമ്പര്യത്തെയും സവിശേ 
ഷസാമൂഹിക യാഥാര്‍ത്ഥ്യങ്ങളെയും പ്രാ 
ധാന്യത്തോടെ പരിഗണിക്കുന്ന നോവലുക 
ളിലേക്കുള്ള ഒരു ദിശാപരിണാമം കൂടിയാ 
യിത്തീരുന്നു. പക്ഷെ മാവേലി മന്റത്തിന്റെ 


പ്രീതി ജോസഫ്‌ 


E 


സാംഗത്യം അവിടെയും അവസാനിക്കുന്നി 


ഈ നോവല്‍ ചരിത്രത്തിന്റെ ദാക്ഷീണ്യ 
മില്ലാത്ത പാഠഭേദങ്ങളെ ഓര്‍മ്മിപ്പിക്കുന്നു. 
മനുഷ്യവര്‍ഗ്ഗത്തിലൊരു വിഭാഗത്തിന്‌ എ 
ക്കാലവും സംസ്‌കാരവും അതിന്റെ ചാലക 
ശക്തിയില്‍ നിന്നുദിക്കുന്ന ജീവിതവും നി 
ഷേധിക്കപ്പെട്ടിടുണ്ട്‌. മാനുഷികാടിമത്തത്തി 
ന്റെ സകലരുപങ്ങള്‍ക്കുമായി വിധി തിര 
ഞ്ഞെടുത്തവനാണ്‌ ആദിവാസി. നാഗരിക 
തകള്‍ നിര്‍മ്മിക്കപ്പെടുമ്പോള്‍ അവന്‍ ഒന്നു 
കില്‍ യന്ത്രത്തിനു പല്‍ച്ചക്രമാകുന്നു. അല്ലെ 
ങ്കില്‍ “ഗ്രീന്‍ ബെല്‍റ്റുകളുടെ” ബാഹൃത 
യില്‍ നിന്ന്‌ വനാന്തരത്തിന്റെ ഇരുട്ടിലേക്കു 
തുരത്തപ്പെടുന്നു. വികാസത്തിന്റെ നിര്‍ദ്ദയ 
തില്‍ അധഃകൃതന്റെ കണ്ണീരും വിയര്‍പ്പും 
ചോരയും ലീനമായിക്കിടപ്പുണ്ട്‌. ആദിവാ 
സികളെ സംബന്ധിച്ച്‌ മലയാളത്തില്‍ ഉണ്ടാ 
യിട്ടുള്ള മറ്റു ശ്രദ്ധേയമായ നോവലുകളെ 
അപേക്ഷിച്ച്‌ പ്രത്യയശാസ്ത്രപരമായ ദാര്‍ 
ഡ്യവും ചരിത്രപരമായ . ദര്‍ശനവും പരി 
സ്ഥിതി ജാഗ്രതയും മാവേലിമന്റത്തെ കൂടു 
തല്‍ ഒറ്റപ്പെടടതാക്കുന്നു. 

പഴശ്ശിയുടെ ഐതിഹാസികസമരവുമാ 
യി ബന്ധപ്പെടു 1800 നോടടുത്ത കാലഘ 


ഇമ്പീയയം 


മറിച്ചിട്ടില്ലാത്ത 
മുടിനാരിഴ 


ട്ടത്തിലെ വയനാടന്‍ വനഭൂമികളാണ്‌ നോ 
വലിന്റെ പശ്ചാത്തലം. ബ്രിട്ടീഷുകാരന്റെ 
യും ഭൂവുടമയുടെയും സാമ്രാജ്യങ്ങള്‍ വിസ്തൃ 
തമാക്കാന്‍ വേണ്ടി ജനിക്കപ്പെടുന്ന ആദി 
വാസിയുടെ അതിജീവനത്തിന്റെ തീവ്രദുഃഖ 
ങ്ങളാണിതിന്റെ നിറവ്‌. അടിസ്ഥാനവര്‍ 
ഗ്ഗത്തിന്റെ വിമോചനസ്വപ്നങ്ങളും, പ്രകൃ 
തിയുടെ പൌരാണിക സാന്ത്വനങ്ങളും വംശാ 
ഖ്യാനപരമായ മാന്ത്രികന്തരീക്ഷവും സമ 
ന്വയിക്കുന്നു. മലയാളത്തിന്റെ ഈ അപൂര്‍വ്വ 
രചനയില്‍. & 
ചരിത്രത്തിന്റെ ആഴങ്ങളെ കടഞ്ഞെ 
ടുത്ത ഒരു മിത്താണ്‌ മാവേലിമന്റം. സാമൂ 
ഹിക നരവംശശാസ്ത്രത്തിന്റെ പുരാതന 
രേഖകള്‍ നക്ഷത്രവെളിച്ചമാര്‍ജ്ജിച്ച്‌ ഒരു 
മിത്തിനെ സാഹോദര്യത്തിന്റെ പ്രതിരൂപ 
മായ ഈ ഗോത്രസ്മൃതി പ്രാകൃത കമ്യൂണി 
സത്തെ ചൊല്ലിയാണ്‌. അടിമയുടെ വിമോ 
ചനസ്വപ്നങ്ങളില്‍ ഈ വംശസ്മൃതി ഒരു 
മുക്തിധാരയായി പരിണമിക്കുന്നു. , 5 
ചരിത്രത്തിന്റെ സജ്കീര്‍ണ്ണതയില്‍ ജ്വിത 
ത്തിന്റെ സരളത നഷ്ടപ്പെട്ടവനാണ്‌ “ആദി 
വാസി. ഇതു വൃക്തമാക്കിക്കൊണ്ട്‌ നിര്‍ 
മ്മമായ ഒരു കേവല പ്രസ്താവനയില്‍ നോ 


58 0 കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


. ചലനങ്ങളെയും അവന്റെ തന്നെ പ്രയോഗ 


വല്‍ ആരംഭിക്കുന്നു. 
എടുറുപ്പികയ്ക്കാണ്‌ കൈപ്പാടന്‍ എന്ന 

അടിമയെ അമ്പുരായര്‍ എന്ന ഉടമ സു 
ബ്രായപ്പട്ടര്‍ക്ക്‌ പണയം വച്ചത്‌. ഇവിടെ 
ബേബിയെപ്പോലെ വായനക്കാരന്‌ നിര്‍മ്മ 
മനായിരിക്കാന്‍ സാദ്ധ്യമല്ല. ഒരാളിന്റെ മരണം 
തീവ്രമായ വൈകാരികപ്രശ്‌നവും നൂറുപേ 
രുടെ മരണം സ്റ്റാറ്റിസ്റ്റിക്‌സുമാണെന്നു 
പറഞ്ഞ മാര്‍ക്സിനെ നാം ഓര്‍ത്തുപോകു 
ന്നു. വായനക്കാരന്റെ ചരിത്രബോധം അതി 
സൂക്ഷ്മമായ ജാഗ്രതയുടെ തലത്തിലേക്കു 
പ്രവേശിക്കുന്നു. പണയവസ്തുക്കളായ കൈ 
പ്പാരന്റെയും, ജവരപ്പെരുമന്റെയും, DVM) 
ടെയും, ചമ്പിയുടെയും, മുഴുവന്‍ അടിമസ 
മൂഹത്തിന്റെയും മോചനതൃഷ്ണതയുടെ കഥ 
യാണ്‌ ഈ സൂക്ഷ്മസംവേദനത്തിലൂടെ 
നമ്മിലേക്കെത്തുന്നത്‌. അധഃകൃതവര്‍ഗ്ഗ 
മെന്ന നിലയില്‍ ആഹാരത്തിന്റെ പ്രഭവകേ 
BEB നിന്ന്‌ വെട്ടിയകറ്റപ്പെടുകയും 
ജന്തുതുല്ല്യമായ ഒരനുബന്ധത്തിലേക്ക്‌ തരം 
താഴ്ത്തപ്പെടുകയും ചെയ്ത ജനതയുടെ 
കഥ സംസ്കൃതമനുഷ്യന്റെ പാരമ്പര്യത്തി 
ന്റെ ധര്‍മ്മവ്യഥകളായി പരിണമിക്കുന്നു. 
അടിമകളോടുള്ള മേലാളന്റെ ഭാഷ അധി 
കാരത്തിന്റെ മൂര്‍ച്ചയുള്ള ആയുധമാണ്‌. പ 
ണയവസ്തുവായ 
കൈപാടനോട്‌ കാട്‌ 
ചൂണ്ടിക്കാട്ടിക്കൊണ്ട്‌ 
മേനോക്കി പറഞ്ഞതി 
ങ്നെയാണ്‌ഃ_ 

“നീ ആടന്നു എന്തെ 
ങ്കിലും, കടിച്ചു തിന്നോ” 
സായ്‌വിന്റെ തോട്ട 
ങ്ങള്‍ക്കു വേണ്ടി അടി 
മക്കുഞ്ഞുങ്ങളെ 
ഉത്പാദിപ്പിക്കുന്ന ഒരു 
യാന്ത്രികതയാക്കി മാ 
റ്റുക്യാണ്‌ ആദിവാസി 
“യുടെ സ്വകാര്യജീവിത 
ത്തെ. “അടിമകളൊ 
ക്കെ ഏലുക്കൊന്നു 
ചവിട്ടിന്‍” എന്ന മേനോക്കിയുടെ ഉത്തര 
വില്‍ അടിമയുടെ, ലൈംഗികതയും, ഗര്‍ഭധ 
രാണവും, പ്രജനനവും ഉത്പാദനവ്യവസ്ഥ 
യിലെ വില കുറഞ്ഞ അദ്ധ്ധാനഘടകങ്ങ 
ളായി തരംതാഴ്ത്തപ്പെടുകയാണ്‌. വഴിയില്‍ 
അനാഥനായി മരിച്ചു കിടക്കുന്ന ഒരു പണി 
DAM കൈപ്പാടാന്‍ സംസ്കരിക്കുന്ന രംഗ 
മുണ്ടി നോവലില്‍. ഇവിടെയും മേനോക്കി 
യുടെ “ബലിച്ചിര്രാം ബലിച്ചിട്രാ? എന്ന 
അലര്‍ച്ചയുണ്ട്‌. കൈപ്പാടാന്‍ അമ്മമാര്‍ പാ 
ടുന്ന മരണപ്പാട്ടിന്റെ കൈകളില്‍ തന്റെ മൃ 
തസോദരനെ കോരിയെടുത്ത്‌ ഉയരവും നീ 
ഉവുമില്ലാത്ത കുഴിയിലേക്ക്‌ തിരുകി വയ്ക്കു 
ന്നത്‌ കാണുമ്പോള്‍, മണ്ണിനുമേല്‍ ഉയര്‍ന്നു 
നില്ക്കുന്ന അവന്റെ തല്ലിയുടയ്ക്കുന്നതു 
കാണുമ്പോള്‍, വിശ്വാസങ്ങളുടെ ഉപരിതല 
ത്തില്‍ തെന്നിനടക്കുന്ന്‌ നാം അടിയിലെ 
ഉഷ്ണജുലപ്രവാഹത്തിലേക്കു വീണു പോ 
കുന്നു. “കടിച്ചു തിന്നുക”, “വലിച്ചെടുക്കു 
കു” “ചവിട്ടുക” തുടങ്ങിയ പ്രയോഗങ്ങളില്‍ 
ആരോപിക്കപ്പെടുന്ന ജുന്തുതുല്്യമായ നീച 
ത്വം അടിമയെ സംബന്ധിച്ചിടത്തോളം സ്ഥ 
ലത്തിന്റെ പരിമിതിയേയും, ശരീരത്തിന്റെ 


ത്തേയുമെല്ലാം ഒരുപോലെ നിയന്ത്രിക്കു 


| ന്നു. ഭാഷയില്‍ പ്രത്യയശാസ്ത്രം കൊത്തി 


' | വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന മിഖായേല്‍ 


കന്ത 


ബാത്‌ 


ബാക്തിന്റെ വചനം ഇവിടെ വെളിപ്പെടു 
ന്നുണ്ട്‌. | : 

ഫാന്റസിയും മിത്തും ദൈനംദിന ജീവിത 
ത്തോട്‌ ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന 
തിലൂടെ നോവലിനെ ഒരു മാന്ത്രികാന്തരീ 
ക്ഷത്തില്‍ കൊണ്ടെത്തിക്കുന്നുണ്ട്‌ ബേ 
ബി. ജവരപ്പെരുമനും മുത്തയും തലമുറകളി 
ലേക്കു കൈമാറുന്ന മാവേലിമന്റുവിന്റെ 
യും, ആദിമാതാപിതാക്കളുടെയും മേലോ 
രച്ചന്‍, കീഴോടുത്തി നാടോടിക്കഥ ഗോ 
ത്രസ്മൃതിയുടെ പ്രതിച്ഛായകള്‍ വീശി 
ക്കൊണ്ട്‌ വര്‍ത്തമാനകാലത്തിലേക്ക്‌ ശിഖ 
രങ്ങള്‍ നീട്ടിനില്ക്കുന്നു. ഈ ഗോത്രസ്മൃ 
തിയിൽ നിന്ന്‌ DOAN. സ്വീകരിച്ചാണ്‌ 
ചെറുത്തുനില്പിന്റെ ആദ്യപാഠമെന്ന നില 
യ്ക്ക്‌ തമ്പുരാന്‍ ലോകത്തിനുള്ളില്‍ അടി 
മകള്‍ സ്വന്തം സ്വതന്ത്രലോകം തീര്‍ക്കുന്ന 
ത്‌; അടിമത്തത്തിന്റെ സ്ഥിരീകരണത്തിനാ 
യി മേലാളര്‍ നിര്‍മ്മിച്ച കപടമിത്തുകളെ 
തകര്‍ത്ത്‌ പുതിയ തുടിച്ചൊല്ല്‌ ചിട്ടപ്പെടു 
ത്തുന്നത്‌. ചങ്ങലയാകുന്ന പാരമ്പര്യങ്ങളെ 
അറുത്തുമാറ്റുന്ന സ്വാതന്ത്രത്തിന്റെ തീക്ഷ 
| ണമായ മുന്നേറ്റമായിരുന്നു ഈ പുതിയ തു 
ടിപ്പാട്ട. 

വിചിത്രമായ അനുപാതങ്ങളില്‍ കെട്ടു 
പിണയുന്ന സ്മൃതിയും ജീവിതവും വിഭ്രാമ 
കമായ ഇമേജുകളില്‍ പ്രത്യക്ഷപ്പെടുമ്പോള്‍ 
വായനക്കാരന്‍ അമ്പരന്നു പോകുന്നു. ' 
“കൈപ്പാടന്‍ നൊമ്പരം കവിഞ്ഞുനില്ക്കുന്ന 
ഈരയുടെ കണ്ണുകളിലേക്കുനോക്കി. 
മാളിമലത്തമ്പുരാന്റെ കുളക്കടവിലെത്തി 
യതുപോലെ തോന്നികൈപ്പാടന്‌. പായലും 
പതയും നിറഞ്ഞ മുകള്‍പ്പരപ്പില്‍ വംശ 
ദുഃഖത്തിന്റെ തലമുടിയിഴകള്‍ കിളിര്‍ത്തു 


| പൊങ്ങി. കൈകളില്‍ കോരിയെടുത്ത മുടി 


യിഴകളില്‍ മുഴുവന്‍ ലോകങ്ങള്‍ നഷ്ട 
പ്പെട്ട മനുഷ്യരുടെ കൂരിരുട്ടു നാറി.” . 

എന്റെ കീയോരുത്തീ 

വേദന നിറഞ്ഞ വിളിയോടെ കൈപ്പാടന്‍ 
കുളക്കടവിലേക്കു നോക്കി. 

മാളി. 

ഉടയോരുടെ മാളി | 
ഉടയോന്‍ കൊടുത്ത കോഴിയുടെ 
ത്തു കടിച്ചു പറിച്ചു. 

കൈപ്പാടന്‍ ഭൂമിയില്‍ കാലുകള്‍കൊ 
ണ്ടുമാന്തി. ചിറകുകള്‍ അടിച്ചു. തലയുയര്‍ 
ത്തി കൂകി... 

മാളി അലറി. 

കുളക്കടവില്‍ കോഴിപ്പപ്പുകള്‍ നിറഞ്ഞു. 

കൈപ്പാടന്‍ അലറി. 

കുളക്കടവില്‍ മരിച്ചുപോയ കാര്‍ന്നോര 
ന്മാരുടെ കണ്ണുകള്‍ പറന്നു. മാളിതിറവാളു 
വീശി. കൈപ്പാടാന്‍ ലോകങ്ങളെല്ലാം നഷ്ട 
പ്പെട്ട മനുഷ്യന്റെ അകക്കാമ്പു വീശി.” 
ഒടുവില്‍ കുളക്കടവു കയറിവന്ന കീഴോരു 
ത്തി മാളിയുടെ കഥയവസാനിപ്പിച്ചു. വാ 
ക്കാലും വാളാലും വഴങ്ങാത്ത ആദിമനുഷ്യ 
നെ മെരുക്കാന്‍ മേലാളന്മാര്‍ അയച്ച വാള്‍ 
ക്കൊണ്ട ദൈവമാണ്‌ :മാളീ"സങ്കല്പം. തങ്ങ 
ളുടെ മനുഷ്യത്വത്തെ വികൃതമാക്കിയ വര്‍ 
ഗ്ഗൈതിഹ്യങ്ങളെ തകിടം മറിച്ചുകൊണ്ടാ 
ണ്‌ കറുത്തവര്‍ സ്വന്തം യാഥാര്‍ത്ഥ്യത്തെ 


കഴു 


പുനര്‍നിര്‍വ്വചിക്കുന്നത്‌. 

മനസുകൊണ്ടു മാളിമല കടന്ന കൈപ്പാ 
ടനും ഈരയും മാവിലാന്തോട്ടിലേക്കു നട 
ത്തുന്ന പലായനത്തില്‍ പനവരം കോട്ടയി 
ലും .പുല്‍പ്പള്ളിയിലും ഉറങ്ങുന്ന രക്തസാ 
ക്ഷികള്‍ക്ക്‌ പൂക്കള്‍ നേദിക്കുന്നുണ്ട്‌. വില്‍ 
പ്പന- മൂല്യമില്ലാത്ത വസ്തുവിന്റെ ഉല്‍പാ 
ദനം ക്രമേണ ഇല്ലാതാകുന്നതു പോലെ 
വര്‍ത്തമാനകാലത്തില്‍ വിപ്ളവങ്ങളും രക്ത 
സാക്ഷികളും വംശവേരറ്റുപോവുകയാണ്‌. 
കൈപ്പാടന്റേയും ഈരയുടെയും പലായനം 
പാരമ്പരൃത്തിലേക്കുള്ള വിശുദ്ധമായ തീര്‍ 
ത്ഥാടനമാണ്‌. എന്നാല്‍ അതു പ്രകൃതിയി 
ലേക്കും മാനവികതയിലേക്കുമുള്ള പിന്തിരി 
യല്‍ എന്ന അര്‍ത്ഥ ഹിംസാത്മകമാകുന്നി 
ല്ലാതാനും. ' 

ചരിത്രത്തിന്റെ ശൈശവാസ്ഥയില്‍ 
സ്വന്തം ഏകാന്തതയ്ക്കു പരിഹാരമായി പ്ര 
കൃതിയെ അമ്മയായും സംരക്ഷകയായും 
ആരാധനാമൂര്‍ത്തിയായും വരിച്ച മനുഷ്യ 


ന്റെ ഗുണോന്മുഖപരിവര്‍ത്തനം പുതിയ 
പരിസ്ഥിതി ബോധത്തില്‍ പ്രകടമാകുന്നു. 
മനുഷ്യനും പ്രകൃതിയുമായുണ്ടായിരുന്ന ഈ 
പ്രാഥമികബന്ധം ആരോഗ്യകരമായ സഹ 
ജീവനത്തിന്റെ സൌഹൃദബന്ധമായി തീരു 
കയാണാവശ്യം. പരസ്പരാശ്രിതത്വത്തില്‍ 
അധിഷ്ഠിതമായ ഐക്യം എന്ന നില 
യ്ക്കാണ്‌ ഇന്നത്‌ വ്യാഖ്യാനിക്കപ്പെടുന്നത്‌. 
കാടും, കാറ്റും, മരങ്ങളും സംസാരിക്കുന്ന 
“പവിത്രമായ അന്തരീക്ഷത്തില്‍ തളിരിടുന്ന 
കൈപ്പാടന്റേയും ഈരയുടെയും കാര്‍ഷിക 
ജീവിതം സംസ്കൃതിയുടെ ശ്രേഷ്ഠമായ 
വീണ്ടെടുപ്പാണ്‌ സൂചിപ്പിക്കുന്നത്‌. സര്‍ 
ഗ്ഗാത്മകതയേയും പ്രകൃതിയേയും മനു 
ഷ്യനേയും ഇണക്കിച്ചേര്‍ക്കുന്ന കണ്ണിയാ 
യീ നോവല്‍ സ്വയം മാറുന്നതിവിടെയാണ്‌. 
പ്രകൃതിയും മനുഷ്യനുമായുള്ള ഹൃദ്യമായ 
പാരസ്പര്യമാണ്‌ പരിസ്ഥിതി വിവേകത്തി 
ന്റെ കാതല്‍. അടിമത്തത്തിന്റെയും ചെറു 
ത്തുനില്പിന്റെയും കാലത്ത്‌ കാടുമായി 
മനുഷ്യന്‍ പാലിച്ച ഉടമ്പടിയുടെ സാക്ഷ്യം 
ചരിത്രത്തിലെമ്പാടുമുണ്ട്‌. നോവലിലെ ക 
ഥാപാത്രങ്ങളും അവരെ വലയം ചെയ്യുന്ന 
പ്രകൃതിയുമായുള്ള ഗാഡബന്ധവും “മാ 
വേലിമന്റ ത്തിന്‌. ഹരിതരാഷ്ട്രീയത്തിന്റെ. 
(Green Politics) ദാര്‍ശനികമാനം നല്‍കു 
ന്നു. എല്ലാത്തരം അടിമത്തങ്ങളുടെയും ഇരു 
ട്ടില്‍ നിന്ന്‌ പ്രകൃതിയുടെ ഹരിതവെളിച്ച 
ത്തിലേക്കുള്ള പ്രയാണമാണീ നോവല്‍. . 
“മനം മൂടികിടക്കുന്ന മാനിപ്പുല്ലുകള്‍ക്കിട 
യില്‍ ഒരു നനഞ്ഞു കുതിര്‍ന്ന പക്ഷി 
കണക്കേ കൈപ്പാടനിരുന്നു.” 
“ഞാറകളുടെ തലയ്ക്കല്‍ ഓരോ alls} 
ത്തം മണ്ണിന്റെ മണവും നനവും തേടിപ്പോ 
യിരുന്ന വേരുകള്‍ പൊട്ടിപ്പൊങ്ങി. വംശനാ 
ശത്തിന്റെ ഒഴുക്കിലേക്ക്‌ -“ഞാറകള്‍ ഒന്നാ 
യി തലകുത്തി വീണു.” | , 
. “കാറ്റ്‌ പതുക്കെ അമ്മയുടെ ചുടുനിശ്വാ 
സം പോലെ ജുവരപ്പെരുമനെ പൊതിഞ്ഞു.” 
 “തീവെട്ടത്തില്‍ ഈരയുടെ തലയിലും മു 
ഖത്തും കാട്‌ പൂത്തത്‌ ജവരപ്പെരുമന്‍ കണ്ടു.” 
“നെടുങ്കന്‍ പാറപെറ്റു കുട്യ പാറക്കുഞ്ഞു 
ങ്ങള്‍ക്കരികിലെത്തിയപ്പോള്‍ കൈപ്പാടനു 
തോന്നി ഇവിടം ഞങ്ങള്‍ക്കുവേണ്ടി തന്നെ.” 
ഈ സന്ദര്‍ഭങ്ങളില്‍ പ്രകൃതിയുടെ അപൂര്‍ 


കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 0 59 


ണ്ണ ഭാഗധേയങ്ങളില്‍ തന്നെത്തന്നെ പൂരി 
പ്പിക്കുവാനുള്ള മനുഷ്യന്റെ ആദിമവാസന 
യുണ്ട്‌. പ്രാപഞ്ചികമായ എന്തിനെയും സഹ 
ജീവിയായി കാണുന്ന സര്‍വ്വജീവത്!വാദമു 
ണ്ട്‌. ജീവിതത്തിന്റെ പൊരുളന്വേഷിച്ച്‌ കാ 
ടുകയറിയ സ്വാമിത്തമ്പുരാന്‍ മാറാവ്യാഥി 
കള്‍ക്കുള്ള മരുന്നന്വേഷിക്കുന്നത്‌ വനപ്പച്ച 
യിലാണ്‌. നാഗരികമനുഷ്യന്റെ എല്ലാ തീരാ 
വ്യാധികള്‍ക്കുമുള്ള മറുമരുന്നായി പ്രകൃതി 
വ്യാഖ്യാനിക്കപ്പെടുന്നു. 

“ ഈ ലോകം കാണാനെത്തുന്ന എല്ലാ 
ജീവികളെയും നാമ്പെടുക്കുന്ന എല്ലാ ജീവി 
തങ്ങളെയും കൂട്ടക്കാരിലൊരാളായിക്കരുത്യാ 
പ്പോരേ” എന്നു ചോദിക്കുന്ന സ്വാമിയുടെ 
ചിന്ത ബദ്ധദര്‍ശനത്തിന്റെ കാതലായ 
സര്‍വ്വജീവത്വവാദത്തിലാണുന്നുന്നത്‌. 

നോവലിലെ എല്ലാ സ്ത്രീകഥാപാത്രങ്ങ 

ളും തമ്പുരാട്ടിമാരും അടിമകളും ദേഹാ 
ദ്ധ്വാനത്തിന്റെയും ലൈംഗികതയുടെയും ഇര 
ടൂചൂഷണത്തിനു വിധേയരാണ്‌. തമ്പുരാന്‍ 
ലോകം വലുതാക്കാന്‍ വേണ്ടി ഒറ്റക്കുഞ്ഞി 
നെയും ജനിപ്പിക്കില്ല എന്ന പ്രതിജ്ഞയി 
ലുള്ള ധീരമായ ചെറുത്തുനില്പ്‌ മാതൃത്വ 
ത്തിന്റെ നിഷേധത്തിലൂടെയുള്ള ഒരു വി 
പ്ളവകരമായ ത്യാഗമാണ്‌. തമ്പുരാന്റെ അറ 
പ്പുരയില്‍ വച്ച്‌ അണഞ്ഞുപോയ ശപഥ 
ത്തിന്റെ തീക്കനല്‍ സ്വന്തം ശ്വാസവേഗ 
ത്താല്‍ ഇവര്‍ വീണ്ടും രതിത്തെളിക്കുന്നു. 
പീഡനത്തിന്റെ കറുത്ത ലോകത്തുപോലും 
നാടോടിപ്പാട്ടുകളും നൃത്തങ്ങളും പ്രാര്‍ത്ഥ 
നകളും രക്തപുഷ്പങ്ങളായി പൊട്ടിവിരി 
യുന്നു. ആചാരങ്ങളുടെയും നൃത്തത്തിന്റെ 
യും സംഗീതത്തിന്റെയും സാന്നിധ്യം അഗാ 
ധമായനുഭവിച്ചവനാണ്‌ പ്രാകൃതമനുഷ്യന്‍. 
നാഗരികതയുടെ കടന്നുകയറ്റില്‍ തനിമ 
നഷ്ടപ്പെട്ടുപോകുന്ന സ്വന്തം സംസ്കാര 
ത്തെക്കുറിച്ച്‌ ഇത്രയേറെ ആകുലപ്പെടുന്ന 
മറ്റൊരു സമൂഹമുണ്ടാവില്ല. 

“നമ്മുടെ വാക്കുകള്‍ കെടാതെ നോക്കാ 
 നാരുണ്ട്‌; ഓലയും എഴുത്തുമില്ലാതെ നാ | 
“വില്‍ നിന്ന്‌ നാവിലേക്ക്‌. വളര്‍ന്ന നമ്മുടെ 
വാക്കുകളെ: ഓടാന്‍ പറ്റുന്നോരുണ്ടെങ്കില്‍ 
ഓടുക: ഇടിക്കും കുഴലിനും വേണ്ടി ഓടു 
Ai നമ്മുടെ കഥകള്‍ക്കും പാട്ടിനും വേണ്ടി 
ഓടുക.” ‘ : . 

ഓലയും നാരായത്തിന്റെയും സഹായമി 
ല്ലാതെ നാവില്‍നിന്ന്‌ നാവിലേക്ക്‌ പകരുന്ന ൮ 
ഈ നാടോടിത്തനിമ ബേബിയുടെ ആഖ്യാ 
“നകലയെ കാവ്യാത്മകമാകുന്നു. | 

സഹജീവനം കൂടുതല്‍ പ്രസക്തമായി 
ത്തീരുന്ന സോഷ്യലിസ്റ്റ്‌ സങ്കല്പമാണ്‌ 
മാവേലിമന്റത്തിന്റെ പ്രതിധ്വനി. പുതിയ 
സാമൂഹികാടിസ്ഥാനത്തില്‍ പുനര്‍ജ്ജി 
ക്കുന്ന മനുഷ്യനാണ്‌ ഈ സങ്കല്പത്തിന്റെ 
തായ്‌വേര്‌. ഇവന്റെ മാനവികത സ്നേഹം, 
ഈദാര്യം, അനുകമ്പ എന്നിവയുടെ ബോധ 
നത്തില്‍ മാത്രം ഒതുങ്ങി നില്ക്കുന്ന ഒന്നല്ല, 
അത്‌ വലിയത്‌ ചെറിയതിനെ വിഴുങ്ങുന്ന 
ജീവശാസ്ത്രപരവും പരിസ്ഥിതിപരവുമായ 
പഴയ ചാക്രികതയെത്തന്നെ ലംഘിക്കുന്ന 
നിഷേധം കൂടിയാവുന്നു. കല ചരിത്രത്തില്‍ 
സംഭവിക്കുകയല്ല, കലയിലൂടെ ചരിത്രം 
സംഭവിക്കുകയാണ്‌ എന്ന്‌ മാര്‍ട്ടിന്‍ ഹൈ 
ഡഗര്‍ പറഞ്ഞത്‌ ഇതുകൊണ്ടാണ്‌. 


[ 


Dd) sos കേരളത്തിലെ ഒരു ഗ്രാ 


മം മാത്രമല്ല ഇന്ത്യയുടെതന്നെ ഇതരഭാഗ 
ങ്ങളില്‍ നിന്നു എല്ലാ നിലയ്ക്കും വൃത്യാസ 
മായ ഒരു ഭൂപ്രദേശമാണ്‌ കുട്ടനാട്‌. കാര്‍ 
ത്തികപ്പള്ളി, മാവേലിക്കര, അമ്പലപ്പുഴ. 
കോട്ടയം, വൈക്കം എന്നിങ്ങനെ ഒമ്പതു 
“താലൂക്കുകളില്‍ എഴുപത്തിയൊമ്പതു വി 
ല്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ട 
നാട്ടിന്റെ വിസ്തീര്‍ണ്ണം 337.4 ചതുരശ്ര 
മൈല്‍ (12128 ഏക്കര്‍) പാടശേഖരങ്ങളും 
172 ചതുരശ്രമൈല്‍ കര്രപദേശവുമാണ്‌. 
ആലപ്പുഴ മുതല്‍ കൊച്ചിവരെ നീണ്ടു കിട 
ക്കുന്ന വിസ്തീര്‍ണ്ണമായ വേമ്പനാട്ടുകായ 
ലിന്റെ നടുവില്‍ സമുദ്രനിരപ്പിനു താഴെ 
സ്ഥിതിചെയ്യുന്ന കുട്ടനാട്‌ കേരളത്തിന്റെ 
നെല്ലറയായിത്തിര്‍ന്നതിന്റെ പിന്നില്‍ മനു 
ഷ്യന്റെ ഭാവനാശക്തിയുടേയും അദ്ധ്വാന 
ശേഷിയുടേയും ആവേശോജ്ജ്വലമായ 
അത്ഭുതകഥയാണുള്ളത്‌. 

ശ്രീ. എന്‍.കെ. കമലാസനന്‍ തന്റെ ഈ 
ഗ്രന്ഥത്തില്‍ ആ കഥ വളരെ ഹൃദ്യമായ 
വിധം വിവരിച്ചിരിക്കന്നു. ഇ. എം. എസ്സ്‌ 
നമ്പൂതിരിപ്പാട്‌ ഈ പുസ്തകത്തെപ്പറ്റി എ 
ഴുതുയതു കുട്ടനാട്ടിന്റെ ഇതിഹാസമാണെ 
ന്നാണ്‌. പതിനായിരക്കണക്കിന്‌ പുലയരും 


സ്വന്തം ചോരയും വിയര്‍പ്പും ജീവനുംകൊ 
ണ്ട്‌ ചിറകെട്ടി ഉയര്‍ത്തിക്കൊണ്ടുവന്നതാ 
ണ്‌ കുടുനാട്‌ എന്നുപറയുന്നതായിരിക്കും 
ശരി. താന്‍ കുട്ടനാട്ടിലെ ഒരു കൃഷിക്കാര 
നാണെന്നു പറയുന്നതില്‍ എപ്പോഴും അഭി 
മാനം കൊള്ളുന്ന തകഴി ശിവശങ്കരപിള്ള 
യാണ്‌ ഈ ഗ്രന്ഥത്തിനു അവതാരിക എ 
ഴുതിയിട്ടുള്ളത്‌. ഒരു പക്ഷെ കേരളത്തില്‍ 
മറ്റെങ്ങും കാണാത്ത വധത്തില്‍ മണ്ണിനോടും 
വിളവിനോടുമുള്ള കൂറ്കുട്ടനാട്ടിലെ കര്‍ഷ 
കത്തൊഴിലാളികള്‍ക്കുണ്ടായിരുന്നുവെന്നു 
തകഴി അദ്ദേഹത്തിന്റെ അവതാരികയില്‍ 
എഴുതിയിരിക്കുന്നു. കുട്ടനാട്ടിലെ കര്‍ഷക 
ത്തൊഴിലാളികള്‍ ഒരു കാലത്തു അക്ഷ 
രാര്‍ത്ഥത്തില്‍ തന്നെ അവിടത്തെ gains 
ളുടേയും സമ്പന്നരായ കൃഷിക്കാരുടെയും 
അടിമകളായിരന്നു. അടിമകളെന്ന നിയ 
യില്‍ പുലയരേയും പറയരേയും വാങ്ങാനും 
വില്‍ക്കാനും ആ കാലത്തു ജന്മിക്കു സ്വാ 
തന്ത്യമുണ്ടായിരന്നു. അടിമസ്ര്പദായ നി 
യമം മൂലം നിരോധിക്കപ്പെട്ടതിനുശേഷവും 
കര്‍ഷകത്തൊഴിലാളികള്‍ പൊതുവേ അടി 
മകളെപ്പോലെ ജീവിച്ചു. ജന്മിക്കും കൃഷി 
ക്കും വേണ്ടിയാണ്‌ താന്‍ . ജീവിക്കുന്ന 
തെന്ന്‌ പുലയനും പറയനും ആത്മാര്‍ത്ഥ 
മായി വിശ്വസിച്ചു. രാവും പകലും. മഴയും. 
വെയിലും വകവയ്ക്കാതെ ജന്മിയുടെ വിളവ്‌ 
അവര്‍ കത്തുസൂക്ഷിച്ചു. മടവീണു കൃഷി 
നശിക്കാതിരിക്കാന്‍ രാത്രി മുഴുവന്‍ കാവല്‍ 
നില്ക്കേണ്ടതു കര്‍ഷകത്തൊഴിലാളിയുടെ . 
കടമയാണ്‌. ചിലപ്പോള്‍ മഴയുടെ സാഹസ 
പ്രവര്‍ത്തനത്തിനിടയില്‍ കര്‍ഷകത്തൊഴി. 
ലാളി ഒഴുക്കില്‍ പെട്ടു മരിച്ചുപോയിയെന്നു 
വരും. ചിലപ്പോള്‍ എത്ര ശ്രമിച്ചിട്ടും മട 
കെട്ടി ഉറപ്പിക്കാന്‍ കഴിയാതെ വരുമ്പോള്‍ 
നരബലികൊണ്ടേ പരിഹാരമുണ്ടാകുകയു 


പറയരുമായ കര്‍ഷകത്തൊഴിലാളികള്‍ . 


600 കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 ക vi 


ഇ. ഗോപാലകൃഷ്ണമേനോന്‍ 


ള്ളൂവെന്നു ബ്യോത്സ്യന്മാര്‍ വിധിച്ചാന്‍ 
അതിനുബലി മൃഗമാകേണ്ടതും കര്‍ഷക 
ത്തൊഴിലാളിതന്നെയാണ്‌. അങ്ങിനെ ജന്മി 
യുടെ കൃഷി രക്ഷിക്കാന്‍ വേണ്ടി സ്വന്തം 
ജീവന്‍ ബലിയര്‍പ്പിച്ച കൊച്ചിട്യാതി എന്ന 
മുത്തു പായന്റെ കഥ കമലാസനന്‍ തന്റെ 
പുസ്തകത്തില്‍ എടുത്തു പറയുന്നുണ്ട്‌. 


. ഒരു പരാതിയും കൂടാതെ തന്റെ കടമ നിര്‍ . 


വൃഹിക്കുന്നൂവെന്ന നിലയ്ക്കാണ്‌ നിഷ്കള 
ങ്കനായ കൊച്ചിട്യാതി ജീവന്‍ ബലിയര്‍പ്പി 
ക്കുന്നത്‌. 

ഇത്തരത്തില്‍ ആത്മാര്‍ത്ഥമായ കൂറും 
സ്നേഹവും കര്‍ഷകത്തൊഴിലാളികള്‍ ജന്മി 
യോടും അവര്‍ അദ്ധ്വാനിക്കുന്ന മണ്ണിനോടും 
കാണിക്കുമ്പോള്‍ ജന്മിമാര്‍ പൊതുവെ 
അവരുടെ വിവരമില്ലായ്മയെ ചൂഷണം 
ചെയ്തു ലാഭമുണ്ടാക്കാനാണ്‌ ശ്രമിച്ചത്‌. 
കൃഷിപ്പണികള്‍ ആരംഭിക്കുന്നിനു ഏതാ 
നും ദിവസങ്ങള്‍ക്കു മുമ്പ്‌ തമ്പുരാനോടു 
ഓണം കൊള്ളാന്‍ വേണ്ടി പുലയനും പു 


. മുടനാംം 
കര്‍ഷ്ഷമതമത്തൊഴിലാളി 
' ച്രസ്ഥനവും 


ലയത്തിയും കൂട! തമ്പുരാന്റെ വീട്ടില്‍ ചെ. 
ERM). വേലക്കടം എന്ന പേരില്‍ പതി 
നഞ്ചു പറ നെല്ലും പതിനഞ്ചു രൂപയും കൂ 
ടി ജന്മിയോടു കടം വാങ്ങുന്നു. അതോടു 
കൂടി അയാള്‍ ജന്മിയുടെ അടിമയായി. 
ഒരു കൊല്ലത്തേയ്ക്ക്‌ തൊഴിലാളിയും അയാ 
ളുടെ കുടുംബത്തിലുള്ളവരും മറ്റെങ്ങും ജോ 
ലി ചെയ്യാന്‍ പാടില്ല. പുരുഷനു ഒന്നേമു 
(ക്കാല്‍ ഇടങ്ങഴി നെല്ലും സ്ത്രീക്കു ഒരിട 
'ങ്ങഴി നെല്ലുമാണ്‌ ജന്മി. ദിവസേന കൂലി 
കൊടുക്കുക. നേരം വെളുക്കുന്നതിനു മുമ്പ്‌ 
' പാടത്തിറങ്ങിയാല്‍ പാടത്തെ പണിയും: 
ജന്മിയുടെ വീട്ടിലെ പണിയും കഴിഞ്ഞു 
രാത്രി എട്ടുമണികഴിഞ്ഞതിനുശേഷമായി . 
രിക്കും തൊഴിലാളികള്‍ക്കു സ്വന്തം കുടിലി 
ലേക്കു പോകാന്‍ കഴിയുക. . 

ജന്മിമാരുടെ ഇത്തരത്തിലുള്ള അക്രമ 
ങ്ങളേയും മര്‍ദ്ദനങ്ങളെയും എതിര്‍ത്തു കര്‍ 
.ഷകത്തൊഴിലാളികള്‍ക്കു” മനുഷ്യരെപ്പോ 
ലെ ജീവിക്കാനുള്ള അവകാശം നേടിയെടു 
ക്കന്നതിനുവേണ്ടിയാണ്‌ കുട്ടനാട്ടില്‍ . കര്‍ 
ഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന 


' തിനുവേണ്ടിയുളള ശ്രമം 1930 കളുടെ അവ 


സാനത്തില്‍ ആരംഭിച്ചത്‌. ഈ കാലഘട്ടമാ . 
യപ്പോഴേയ്ക്കും അദ്ധ്വാനിക്കുന്ന ജനങ്ങള്‍ 
ക്കു സംഘടിക്കുന്നതിനാവേശം- പകര്‍ന്ന 
ഒരു സ്ഥിതിവിശേഷം നാട്ടില്‍ വളര്‍ന്നുവ 
രാൻ തുടങ്ങിയിരുന്നു. അതില്‍ ഒന്നു സ്‌റ്റേറ്റ്‌ 
കോണ്‍ഗ്രസ്സിന്റെ രൂപീകരണവും ഉത്തരവാ 
ദിത്വഭരണത്തിനുവേണ്ടി സംസ്ഥാനവ്യാപ 
കമായി നടത്തിയ പ്രക്ഷോഭണ സമരങ്ങ. 
മായിരുന്നു. രണ്ടാമത്തെ കാര്യം അമ്പല 
APS, ചേര്‍ത്തല താലൂക്കുകളില്‍ സുശക്ത 
മായ ട്രേഡ്‌ യൂണിയനില്‍ സംഘടിച്ച്‌ നി 


| പാര്‍ട്ടിയായിരുന്നു. ജന്മിത്വത്തിനും വിദേ 


'ഴിലാകളും ഇതായിരുന്നു കുടുനാടിന്റെ പ്ര 


ഒരാളും ആ സമരങ്ങളില്‍ പങ്കെടുത്തു 


ANAM കയര്‍ ഫാക്ടറിതൊഴിലാളികള്‍ 
ഈ കാലഘട്ടത്തില്‍ നടത്തിയ അത്യുജ്ജു 
ലമായ സമരങ്ങളായിരുന്നു. ഈ തൊഴിലാ 
ളി സമരങ്ങള്‍ക്കു രഹസ്യമായി നേതൃത്വം 
നല്‍കിയ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റു 
പാര്‍ട്ടിതന്നെയാണ്‌ കുട്ടനാട്ടിലെ കര്‍ഷക 
ത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും 
ഏതാനും പ്രവര്‍ത്തകരെ നിയോഗിച്ചത്‌. 
എസ്സ്‌. കെ. ദാസ്‌. ടി.കെ. വര്‍ഗ്ഗീസ്‌ വൈ 
ദ്യന്‍, സി.കെ.കേശവന്‍, വി. എസ്സ്‌, അച്യു 
താനന്ദന്‍ തുടങ്ങിയവരെല്ലാം അക്കൂട്ടത്തില്‍ 
പ്പെടുന്നു. ' 

1939 ഡിസംബര്‍ മാസത്തില്‍ കുട്ടനാട്ടിലെ 
കര്‍ഷകത്തൊഴിലാളികളുടെ ഒരു പ്രദേശി 
കസംഘടന ആദ്യമായി രൂപീകരിക്കപ്പെട്ടു. 
കേരളത്തിലും ഇന്ത്യയില്‍തന്നെ കര്‍ഷക 
ത്തൊഴിലാളികളുടെ ആദ്യത്തെ സംഘടന 
യായിരിക്കും അത്‌. ഇന്ത്യയുടെ പല ഭാഗ 
ങ്ങളിലും 1935 മുതല്‍ക്കുതന്നെ അഖിലേ 
ന്ത്യാ കിസാന്‍സഭയുടെ നേതൃത്വത്തില്‍ കൃ 


ഷിക്കാരെ സംഘടിപ്പിക്കാന്‍ തുടങ്ങിയിരു 
ന്നു. ഈ സംഘടനയുടെ പ്രവര്‍ത്തനത്തി 
ലും പ്രധാനപങ്കുറ്ഹിച്ചത്‌ കമ്മ്യൂണിസ്റ്റു 


ശാധിപത്യത്തിനുമെതിരായ പോരാട്ടത്തില്‍ 
കൃഷിക്കാരും കര്‍ഷകത്തൊഴിലാളികളും 
കിസാന്‍ സഭയില്‍ചേര്‍ന്നു പ്രവര്‍ത്തിച്ചാല്‍ 
മതി എന്ന നിലപാടാണ്‌ ആ കാലത്തു 
പാര്‍ട്ടി സ്വീകരിച്ചത്‌. ഇന്ത്യയില്‍ പൊതു 
വായ ഒരു വര്‍ഗ്ഗമെന്നനിലയില്‍ കര്‍ഷക 
ത്തൊഴിലാളികള്‍ ആ കാലത്തു ഒരു ശക്തി 
യായി വളര്‍ന്നുവന്നിട്ടുമില്ലായിരുന്നു. 
എന്നാല്‍ കുട്ടനാട്ടിലെ സ്ഥിതി ഇതില്‍ 
നിന്നും വൃത്യസ്ഥമായിരുന്നു. അഞ്ഞൂറും 
ആയിരവും ഏക്കര്‍ വീതം കായല്‍ നില 
യുള്ള ജന്മിമാരും .സമ്പന്നരായ കുര്‍ഷകമു 
തലാളിമാരും അവരുടെ കീഴില്‍ പണിയെടു 
ക്കുന്ന ആയിരക്കണക്കിനു കര്‍ഷകത്തൊ 


ത്യേകത. Oe 

അങ്ങിനെ 1939ല്‍  കുറച്ചാളുകള്‍ചേര്‍ന്ന്‌ 
രൂപീകരിച്ച കുട്ടനാട്ടുകര്‍ഷകത്തൊഴിലാളി 
യൂണിയന്‍ ഏതാനും വര്‍ഷം കൊണ്ടു പടർ 
ന്നു പന്തലിച്ചു. പതിനായിരക്കണക്കിനു 
സ്ര്രീപുരുഷന്മാരുമായ = കര്‍ഷകത്തൊഴി 
ലാളികള്‍ അണിനിരന്ന കുട്ടനാടിനെ പിടി 
ച്ചുകുലുക്കാന്‍ കരുത്തുള്ള ഒരു മഹാ. പ്ര 1. 
സ്ഥാനമായിതീര്‍ന്നു. ം 

.അതിന്റെ ഇതിഹാസമാണ്‌, ആ പര 
സ്ഥാനത്തിന്റെ പ്രധാന പ്രവര്‍ത്തകരില്‍ 


ട്ടേറെ ത്യാഗങ്ങള്‍ സഹിച്ചിട്ടുള്ള ദേഹവുമാ 
യി എന്‍.കെ. . കമലാസനന്‍ ഈ.; പു 
സ്തകത്തില്‍ എഴുതിയിട്ടുള്ളത്‌.  ' a 


ിഭാധനരായ്‌ സംവിധായകരായ ജീന്‍ 
പ വാറിന്റെയും ജോണ്‍ ഫോര്‍ഡിന്റെ 
യും നൂറാം വാര്‍ഷികം കൂടി കടന്നുപോവു 
ക പരിപ്ളവമായ നിലയില്‍ നോക്കിയാല്‍ 
റെന്‍വാറും ജോണ്‍ ഫോര്‍ഡും തമ്മില്‍ 
അടുത്ത സാമ്യം ഉണ്ടെന്നു തോന്നാം. രണ്ടു 
പേരും, അവരുടെ ചലച്ചിത്ര ജീവിതം തുട 
ങ്ങുന്നതും ഉറപ്പിക്കുന്നതും നിശബ്ദ ചല 
പ്ചിത്രകാലഘട്ടത്തിലാണ്‌. ചലച്ചിത്ര കലയെ 
നവീനമായ ദിശ 
കളിലേക്ക്‌ നയിച്ച 
അവരുടെ ചലച്ചി 
ത്ര സമീപനം ശി 
ല്പപരമായ. രൂപ 
ഭംഗിയില്‍ അധി 
.ഷ്ഠിതമാണ്‌. അ 
സാധാരണ വൈ 
ഭവം, കഥ പറയു 
ന്നതില്‍ അവര്‍ 
പ്രദര്‍ശിപ്പിച്ചിരു 
ന്നു. എങ്ങുമുള്ള 
മനുഷ്യരുടെ ഹൃദ 
ഫോര്‍ഡ്‌ യത്തില്‍ അനുര 
ണനം കൊള്ളുംവിധം, മനുഷ്യവീഴ്ചകളാ 
യിരുന്നു അവര്‍ ആഖ്യാനവിഷയമാക്കിയ 
ത്‌. 1937ല്‍ ലാ ഗ്രാന്‍ഡ്‌ ഇലൂഷനിലൂടെ, 
ബൌദ്ധികമായ അത്യുന്നതങ്ങളില്‍ റെന്‍ 
വാര്‍ നില ഉറപ്പിച്ചപ്പോള്‍, 193908 ജോണ്‍ 
ഫോര്‍ഡ്‌ നിര്‍മ്മിച്ച സ്റ്റേജ്‌ കോച്ച്‌ സാധാ 
രണക്കാരുടെ ജീവിതത്തിന്റെ പൊടിപടലം 
നിറഞ്ഞതായിരുന്നു. അതോടൊപ്പം അനാ 
ദൃശചാരുതയുള്ള ഈ രണ്ടു ചലച്ചിത്രങ്ങ 
ളിലും അനേകം സമാനതകള്‍ ദൃശ്യവുമാ 
ണ്‌. അസാധാരണ സാഹചര്യങ്ങളില്‍ ഒ 
ത്തുചേരാന്‍ വിധിക്കപ്പെട്ട, സാമുഹ്യബാ 
ഹൃന്മാര്‍ ഈഴകോര്‍ത്തെടുക്കുന്ന ധീരത 
യുടെ വര്‍ണ്ണമുദ്രകള്‍ ആ രണ്ടു ചിത്രങ്ങളി 
ലും നിറഞ്ഞു നില്‍ക്കുന്നു. 
വര്‍ഗ്ഗ വൃത്യാസത്തെയും ദേശാതിര്‍ 
ത്തികളെയും സൌഹൃദം അതിരു ഭേദിക്കു 
ന്നതിന്റെ അസുലഭമായ മുഹൂര്‍ത്തകള്‍ നി 
റഞ്ഞതാണ്‌ റെന്‍വാറിന്റെ ചിത്രം. ചോര 
ചൊരിയലിനെതിരെയുള്ള , പ്രാര്‍ത്ഥനകൂടി 
യായതിനാല്‍, മനസ്സില്‍ മായാതെ നില്‍ക്കു 
ന്നതാണ്‌ ആ ചിത്രം. കഠിനചിത്തരായ വ 
ക്തികള്‍ തമ്മിലുള്ള ഏറ്റുമുട്ടലിനേയും 
സ്വന്തം കടമയോടുള്ള ബദ്ധതയേയും അതു 
വഴി പരിഷ്ക്കാരത്തിന്റെ അതിരുകടക്കലി 
നെയും ഉപജീവിച്ചുള്ള ധ്യാനമായാണ്‌ 
ഫോര്‍ഡിന്റെ അവിസ്മരണീയ സ്‌റ്റേജ്‌ 


ചലച്ചിത്രലേഖകന്‍ 


a 


കോച്ച്‌ വിശേഷിപ്പിക്കപ്പെടുന്നത്‌. പ്രശ 
സ്ത ഫ്രഞ്ച്‌ ഇംപ്രീഷനീസ്റ്റായ റെന്‍വാറി 
ന്റെ മകനായ ജീന്‍ റെന്‍വാറിന്റെ ചിത്രങ്ങ 
ളാകട്ടെ അതിപേലവമായ സൂന്ദര്യത്തളിരു 
കളായും ഗണിക്കപ്പെടുന്നു. ജര്‍മ്മന്‍ എ 
ക്ര്രഷനസിവുമറുയുള്ള പരിചയത്തിന്റെ 
ഭൂമികയില്‍ നിന്നുകൊണ്ട്‌. മനുഷ്യന്റെ പെരു 
മാറ്റങ്ങളെ പിത്രീകരിച്ച ഫോക്ക്‌ കലാകാര 
നായും ഫോര്‍ഡ്‌ സ്മരിക്കപ്പെടുന്നു. 
ഇവരില്‍ ഫോര്‍ഡാണ്‌ ഇന്നറിയപ്പെടുന്ന 
കമേഴ്സ്യല്‍ സിനിമയുടെ രൂപ ശില്‍പി. 
രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടി ജന്മ 
നാടായ ഫ്രാന്‍സ്‌ വീട്ട്‌ അമേരിക്കയില്‍ കു 
ടിയേറിയ റെന്‍വാര്‍ അന്ത്യനാളുകള്‍ പെല 
വഴിച്ചത്‌ ലാസേഞ്ചലസിലായിരുന്നു. ഹോ 
ളിവുഡില്‍ നിന്നും പൊട്ടിമുളച്ച വനസൂന 
മായ ഫോര്‍ഡ്‌ പ്രവർത്തനനിരതമായ 
തന്റെ അറുപതു കൊല്ലക്കാലത്തെ ജീവിത 
ത്തിനിടയില്‍ നൂറ്റിനാല്പത്‌ ചലച്ചിത്രങ്ങ 
ളെടുത്തു. തികച്ചും ഭിന്നമായ പ്രവര്‍ത്തന 
സരണിയായിരുന്നു ഫോര്‍ഡിന്റേത്‌. എങ്കി 
ലും സംഭാഷണങ്ങളെ അധികപ്പറ്റാക്കും വി 
ധമുള്ള ദൃശ്യാവാചാലതയുടെ കാര്യത്തില്‍ 
അദ്ദേഹവും റെന്‍വാറും സമന്മാരായിരു 
ന്നു. തിരക്കഥയില്‍, നിന്നും പേജുകള്‍ വ 
ലിച്ചുകീറിക്കളയുകയും. സംഭാഷണങ്ങള്‍ 
വാക്കുകളാക്കി ചുരുക്കുകയും ചെയ്യുന്ന 
തില്‍ ഫോര്‍ഡ്‌ പ്രശസ്തനായിരുന്നു. കഥാ 
പാത്രങ്ങളെ, അവരുടെ പ്രവര്‍ത്തനത്തിലൂ 
ടെ സംസാരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം 
ചെയ്തത്‌. അമേരിക്കന്‍ പ്രേക്ഷകമന 


rr 


സ്റ്റേജ്‌ കോച്ചില്‍, നിന്ന്‌. 
കലാകമുദി 1994 ഒക്ടോബര്‍ 16061 


വെസ്റ്റിന്റെ പ്രതീ 
കുമായിത്തീര്‍ന്ന 
ജോണ്‍ വെയ്നാ 
യിരുന്നു ഫോര്‍ഡി 
ന്റെ ഇഷ്ടനടന്‍. 
ഏതെങ്കിലും ഒരു 
പ്രത്യേക ശൈലി 
യുടെ ഉപജ്ഞാ 
താവായി അദ്ദേ 
ഹത്തെ മാറ്റി നീ റ “4 

റുത്തുന്നതില്‍ pn 
അര്‍ത്ഥമില്ല. daa 
ആദ്യകാല ചിത്രങ്ങളായ ഡോക്ടര്‍ ബുള്‍ 
൧933) . ജഡ്ജ്‌ പ്രീസ്റ്റ്‌ 1934), സ്റ്റീം ബോ 
ട്ട്‌ രണ്ട്‌ ദ ബെൻഡ്‌ 11935) എന്നീ ചി 
ത്രങ്ങള്‍ ഫലിത സമ്മിശ്രമായിരുന്നുവെ 
ങ്കില്‍, ദ ഹോള്‍ടനണ്‍ ഈസ്‌ ടാക്കിംഗ്‌ 
(1935) എന്ന ചിത്രം മെലോഡ്രാമയായിരു 
ന്നു. ദുരന്തചിത്രങ്ങളായ ദ ഇന്‍ഫോര്‍മറും 
(1935) ദ ഫുജിറ്റീവും (1947) അഭയംതേടി ഓ 
ടുന്ന രക്തസാക്ഷികളെ സഹതാപപൂര്‍ 
വം ചിത്രീകരിക്കുന്നവായിരുന്നു. എന്നാല്‍ 
വൈല്‍ഡ്‌ വെസ്റ്റ്‌ എന്നറിയപ്പെടുന്ന ജനു 
സ്റ്റീല്‍പ്പെട ചിത്രങ്ങളുടെ നിര്‍മ്മാതാവ്‌ എന്ന 
നിലയ്ക്കാണ്‌ അദ്ദേഹം വിശ്രുതന്‍. 1924ല്‍ 
ഇരുപതുവയസ്സുള്ളപ്പോള്‍ നിര്‍മ്മിച്ച അയണ്‍ 
ഹോഴ്‌സ്‌ എന്ന ചിത്രത്തിലൂടെ ആ ജുന 
സ്സില്‍പ്പെട്ട ചിത്രങ്ങള്‍ നിര്‍മ്മിക്കുന്നതില്‍ 
അസുലഭ പ്രതിഭാധനാണെന്ന്‌ ഫോര്‍ഡ്‌ 
(ശേഷം 65പാം പേജില്‍! 


സംശയമാണ്‌. നിയമം -ഒരു നീയമം... അദ്ദേഹത്തിന്റെ Death of Ivan Ilych. രണ്ടും 
എല്ലാവര്‍ക്കും ചേരുകില്ല. സിംഹത്തിനും കാ വായിച്ചിട്ടില്ലാത്തവര്‍ സാഹിത്യത്തിന്റെ ഉത്കൃ 
ളയ്ക്കും ഒരു നിയമമുണ്ടാക്കുന്നത്‌ മര്‍ദ്ദനമാ ഷ്ടത മനസ്സിലാക്കിയവരല്ല. Realism എന്ന 
ണെന്ന്‌ കവീ ബ്ളേക്ക്‌ പറഞ്ഞിട്ടുണ്ട്‌. അതി | പ്രാഡമായ ഗ്രന്‍ഥമഴെതിയ Linda Nochlin 
നാല്‍ അന്യനു സമതുലിതാവസ്ഥ നല്‍കുന്ന ഈ കൊച്ചു നോവലിന്റെ സവിശേഷത എടു 
ഒരു നിയമം നിങ്ങളെ ക്ഷോഭിപ്പിച്ചെന്നു വ ത്തു കാണിച്ചു റീയലിസത്തിന്റെ സാമാന്യസ്വ 
രും.” . ഭാവം സ്പഷ്ടമാക്കിത്തരുന്നു. ശരീരത്തിന്റെ 
ജീര്‍ണ്ണത, വര്‍ത്തമാനകാലത്തില്‍ നിന്നു ഭൂത 
കാലത്തേക്കുള്ള മാറ്റം, ആന്തരമായ ജ്ഞാ 
നം, ബാഹ്യമായ സംവേദനം, മരുന്നുകള്‍, സാ 
മൂഹകിവും ശരീരസംബന്ധികളുമായ വിശദാം 
ശങ്ങള്‍ ഇവയെല്ലാം ടോള്‍സ്റ്റോയി വര്‍ണ്ണി 
ക്കുന്നു. എന്നിട്ട്‌ അനാശാസ്യങ്ങളായ കാര്യ 
ങ്ങളിലേക്കും അദ്ദേഹം ചെല്ലുന്നു. രോഗിയു 
ടെ വിസര്‍ജ്ജനത്തിന്‌ പ്രത്യേകം ഏര്‍പ്പാടു 
കള്‍ ചെയ്യേണ്ടിയിരുന്നു എന്നു വരെ ടോള്‍ 
സ്റ്റോയി വായനക്കാരെ -ഗ്രഹിപ്പിക്കുന്നു. 
അങ്ങനെ വര്‍ണ്ണിച്ചു വര്‍ണ്ണിച്ച്‌ മരണമെന്ന നാ 


* “മരണത്തെ പേടിക്കുന്നു. ഇല്ലേ?” 

* “ഇല്ല. തന്നാലാവുന്നതു ചെയ്തുതീര്‍ത്തവന്‍ 
മരണത്തെ പേടിക്കില്ല." 

*“അതിഥിയെന്ന നിലയില്‍ ഞാന്‍ പാലി 
ക്കേണ്ട മര്യാദകള്‍ എന്തൊക്കെയെന്നു പറ 
ഞ്ഞുതരു ദയവായി." 

" “കഴിയുമെങ്കില്‍ നേരത്തെ സംസാരിച്ചു സ 
മ്മതം വാങ്ങിയിട്ടേ അന്യന്റെ വീട്ടില്‍ പോകാ 
വൂ. പോയാല്‍ പതിനഞ്ചു മിനിറ്റില്‍ കുടുതല്‍ 
ഇരിക്കരുത്‌. നിങ്ങള്‍ക്കു കുഞ്ഞുങ്ങളുണ്ടെ 
ങ്കില്‍ അവരെ കൊണ്ടുപോകരുത്‌. കൊണ്ടു 


ടകം നിതൃതയുടെ വേദിയില്‍ നടക്കുന്നതിനെ 

പോയാല്‍ കുഞ്ഞുങ്ങളെ അടുത്ത്‌ ഇരുത്തി അദ്ദേഹം അവര്‍ക്കു കാണിച്ചുകൊടുക്കുന്നു. 
ക്കൊള്ളണം. വീട്ടുകാരന്റെ ഷോകെയ്സിലെ റീംലസ്റ്റകളില്‍ ടോള്‍ സ്റ്റോയിയുടേതു ചിത്തവൃത്തിപരമായ 
വസ്തുക്കള്‍ വലിച്ചു താഴെയിട്ടു പൊട്ടിക്കാന്‍ റിയലിസമാണ്‌. നമ്മുടെ റീയലിസ്റ്റുകളെസ്സം 
പിള്ളേരെ അനുവദിക്കരുത്‌. മിക്ക അതിഥിക നിന്നു വിഭിന്നനായി ബന്ധിച്ചാണെങ്കില്‍ ഇതവര്‍ക്ക്‌ ചേരുകില്ല. 
ളും പിള്ളേര്‍. ടെലിഫോണ്‍ വലിച്ചു താഴെയി നില്ക്കുന്ന എങ്കിലും വിശദാംശങ്ങള്‍ നല്കുന്നതില്‍ അവ 
ട്ടാലും അരുതെന്നു പറയുകയില്ല. ”” ൽ രും തല്‍പരമാണ്‌. ഈ റീയലിസ്റ്റുകളില്‍ 
കഥാകാരനാണ്‌ നിന്നു വിഭിന്നനായി നില്ക്കുന്ന കഥാകാരനാ 

* “ചിലയാളുകള്‍ മൃഗങ്ങളെ വല്ലാതെ സ്നേ ശ്രീ സേതു. ണ്‌ ശ്രീ. സേതു. വിഭിന്ന ചിത്രങ്ങള്‍ അനുവാ 

ഹിക്കുന്നതിന്റെ രഹസ്യമെന്താണ്‌? ” 1A Me ള്‍ ചകനു കാണിച്ചുകൊടുത്തു സാകല്യാവസ്ഥ 
““രഹസ്യമൊന്നുമില്ല. ഭാര്യയെ വെറുക്കുന്നവന്‍ വിഭിന്ന ചിത്രങ്ങ . യിലുള്ള ഫലപ്രാപ്തി ഉളവാക്കലാണ്‌ അദ്ദേ 
പട്ടി, ര പു അനുവാചകനു ഹത്തിന്റെ കൃത്യം. ആ ചിത്രങ്ങള്‍ റീയലീസ്റ്റി 
ഹിക്കും. ഭര്‍ത്താവിനെ വെറുക്കുന്നവള്‍ പശു ക്കാവും, ഇംപ്രഷനിസ്റ്റിക്കാവാം. ഫാന്‍സി 
വിനെ അതിരുകടന്നു സ്നേഹിക്കും. രണ്ടും കാണിച്ചുകൊടുത്തു യോടു ടവയുമാകാം ഇ aie 
മനഃശാസ്ത്രപരമായ ആവശ്യകതകള്‍.” സാകല്യാവസ്ഥയിലുള്ള ലുള്ള വിവിധ ചിത്രങ്ങള്‍ കണ്ടിട്ടു വീട്ടിലേക്കു 
: പോകുന്നവന്റെ ഒറ്റയായ അനുഭൂതി അദ്ദേഹം 

ഫലപ്രാപ്തി 1) പയം പിയ “മാധ്യമം” വാര്‍ഷിക 

സേതു ഉളവാക്കലാണ്‌ പതിപ്പില്‍ അദ്ദേഹമെഴുതിയ “ ഉയരങ്ങളില്‍” 

അദ്ദേ ഹത്തിന്റെ . എന്ന ചെറുകഥ വായിച്ചാല്‍ ഇപ്പറഞ്ഞതിന്റെ 


സത്യാത്മകത ബോധപ്പെടും. പരിചിതമായ 
വിഷയത്തെ അപരിചിതമാണിതെന്നു വായന 
ക്കാര്‍ക്ക്‌ തോന്നുമാറ്‌ അദ്ദേഹം ചിത്രീകരിക്കു 
ന്നു. ഫ്ളാറ്റിന്റെ അഞ്ചാംനിലയില്‍ താമസി 
ക്കുന്ന ഭാര്യയും ഭര്‍ത്താവും. അവരുടെ വിരസ 
മായ ദാമ്പത്യജീവിതം ആവിഷ്കരിക്കാന്‍ റീയ 
ലിസ്റ്റുകളെപ്പോലെ രേഖാരുപത്തിലുള്ള 
ആഖ്യാനം നിര്‍വഹിക്കുകയല്ല സേതു. ജീവി 
തവൈരസ്യം കൊണ്ട്‌ വരാന്തയുടെ അഴിവേ 
, ലിയില്‍ ചാരിനിന്നു താഴ്ചയിലേക്കു നോ 
ക്കുന്ന ഭര്‍ത്താവ്‌. അതു മരണത്തിനു കാരണ, 
മാകുമെന്ന്‌ മദ്യപനായ അയാള്‍ക്കു മുന്നറിയി 
. പ്പു നല്കുന്ന ഭാര്യ. അയാളുടെ വലിയ തല 
യ്ക്കു താഴത്തേക്കുള്ള വീഴ്ച കൊണ്ടുണ്ടാകാ 


ലേക സാഹിത്യത്തിലെ അദ്ധീതീയമായ 
നോവല്‍ ടോള്‍ സ്റ്റോയിയുടെ ‘War and 
Peace’ ആണ്‌. അതുപോലെ കൊച്ചു നോവ 
ലുകളില്‍ പ്രഥമസ്ഥാനത്തിന്‌ അര്‍ഹമാണ്‌ 


കൃത്യം. 


NOW ON SALE 


. AKG. Centre: International Congress on Kerala | 
Studies: ABSTRACTS-Volumes 1-5 xp Rs. 400.00 


വുന്ന തകര്‍ച്ചയെ അഭിലഷിച്ചു കൊണ്ട്‌ 

2. Richard Evans: Deng Xiaoping and the Making വലിയ തണ്ണിമത്തങ്ങയെ മുറിച്ചു ചോരനിറ 
of Modern China Rs. 635.00 മാര്‍ന്ന അതിന്റെ നീര്‌. എങ്ങുമൊഴുക്കുന്ന ഭാ 

3, Rukun Advani: Beethoven Among the Cows : Rs. 125.00 ര്യ. അയാളുടെ വീഴ്ച. തലയുടെ തകര്‍ച്ച. പി 
4, John Upkide: Brazil (his new novel) Rs. 147.00 ന്നീട്‌ ചട്ടക്കൂട്ടിനകത്ത്‌ കയറിക്കൂടിയ അയാളു 
5. A.K. Ramanujan: Folk Tales from India Rs. 125.00 ടെ ചിത്രം. അതിനെ നോക്കി വിവിധ വികാ 
6. C.T. Kurien: Indian Economy & രങ്ങള്‍ക്കു ബഹിഃപ്രകാശനം നല്‍കുന്ന ഭാര്യ. 


Global Capitalism Rs. 45.00 ഇങ്ങനെ പല ചിത്രങ്ങള്‍ _ ചിലതു റീയലി 


സ്റ്റിക്കല്ലതാനും _ അനുവാചകനെ സേതു 
കാണിച്ചു കഴിയുമ്പോള്‍ ജീവിതത്തിന്റെ ട്രാ 
ജഡി എന്താണെന്ന്‌ അയാള്‍ക്കു മനസ്സിലാകു 
ന്നു. നല്ല കഥയാണ്‌ സേതുവിന്റേത്‌. അദ്ദേഹ 
ത്തിന്റെ രീതി അദ്ദേഹത്തിന്റേതു മാത്രം. 


648 കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 


നിര “വണ cat a പ്രതികരണത്തെയാണ്‌ അല്ലെങ്കില്‍ പ്രതികരി 

oe Sb തും [ ' ക്കാനുള്ള കഴിവിനെയാണ്‌ സെന്‍സിബിലിറ്റി | 
എന്നു പറയുന്നത്‌. ഭര്‍ത്താവിന്റെ ക്രൂരതക | 
ണ്ടാല്‍ പൊതുവെ സെന്‍സിബിലിറ്റി കൂടിയ J ൦ 
സ്ത്രീകള്‍ അനിയതമാനസികണിലയില്‍ വീ | 

ഴും. ഭര്‍ത്താവു വേറൊരു സ്ത്രീയെ ഭാര്യയായി ° 
സ്വീകരിച്ചുവെന്നു ഗ്രഹിച്ച ഒരു സ്ത്രീ സന്യാ 
സിതിയായി മാറുന്നു. അവളുടെ അനുജത്തി 


“രാ. അടഞ്ഞ കണ്ണുകളിലേ നിദ്രവരു. 
ഞാന്‍ കണ്ണടച്ചു കിടക്കുമ്പോള്‍ അടച്ച ജന്ന 
ലിന്റെ കണ്ണാടിയിലൂടെ ലോലലോലമായ പ്ര 
| കാശം കടന്നുവന്നു, കണ്‍പോളകളെ Waid 
ശിക്കുന്നു. പൊടുന്നനെ ഞാന്‍ കണ്ണുകള്‍ തു 
ക്കുന്നു. കനംകുറഞ്ഞ വെളിച്ചത്തിന്‌ ക്ര 


"x 


തീക്ഷണത കൂടുന്നു. ഒരു നിമിഷം ആ : തു \ PS ലെ ന വ 

CR ieee പരകോടിയിലെത്തിയിട്ട്‌ എന്റെ പേടിക്കുന്നു.ഇല്ലേ?” 4 Aa ര aa: un "eae 
മുറിയെയാകെ ices IN ലു: : % “ഇല്ല. | : ശങ്കരനാരായ്ണന്‍ കലാകരമുിയിലെജതിയ 
ടു ക തന | തനാലാവുന്നതു | പഞ എനന്‌ ചെറുായുടെ ജിപി 


ഇങ്ങനെ പൂര്‍വ്വകല്പിത രൂപങ്ങളില്‍ വന്നു. 


ണ്ണമായ അന്ധകാരം. കണ്ണുകള്‍ക്കു വല്ല ദോ ചെയ്തുതീര്‍ത്തവന്‍ . വീഴുന്നതല്ല കലയെങ്കിലും.ശങ്കരനാരായണന്റെ 


ഷവും സംഭവിച്ചുവോ എന്നു സംശയിച്ച്‌ 


5 കഥ ഭേദപ്പെട്ടതാണ്‌. സെന്‍സിബിലിറ്റി കൂ 
ഞാന്‍ ഞെട്ടി എഴുന്നേറ്റ്‌ കിടക്കയിലിരിക്കു gud Gane Tes wer en ance 
മ്പോഴാണ്‌ എന്റെ വീട്ടിന്റെ മുന്‍വശത്തുള്ള പേടിക്കില്ല.” 


“ജനിക്കുമാറ്‌ ആലേഖനം ചെയ്തിട്ടുണ്ട്‌. 

കൊച്ചുപാതയിലൂടെ ഒരു കാര്‍ കടന്നു പോ ജനിക്കുമ: ri 
‘| യതാണെന്നും അതിന്റെ വിളക്കുകളാണ്‌ എനി . 
ക്ക്‌ അമ്പരപ്പ്‌ ഉണ്ടാക്കിയതെന്നും മനസ്സിലാ - 
ക്കുന്നു. ഉറക്കത്തെ അടഞ്ഞ കണ്‍പോളക 
-| ളാല്‍ . ക്ഷണിച്ചുകൊണ്ട്‌ ഞാന്‍ വീണ്ടും കി. 
ടക്കുന്നു. കവിതയിലെ ലയത്തിന്റെ സ്വഭാവമി 
. | തുപോലെയാണ്‌. തുടക്കത്തില്‍ മന്ദഗതി. ക്ര 
.|മേണ അതു ശീഗ്രഗതി ആര്‍ജ്ജിക്കുന്നു. 
അത്‌ പരകോടിയിലത്തിയിട്ടു മന്ദഗതിയാര്‍ 
ജ്ജിക്കുന്നു. ആ ലയത്തില്‍ വീണ സഹ്യ 
BOM കടലിലെ തിരകളില്‍ വീണവനെപ്പോ 
ലെയായിത്തീരുന്നു. തിര ഉയരുമ്പോള്‍ അയാ 
| ളും അതിനോടൊരുമിച്ചു ഉയരുന്നു. അതു താ 
ഴുമ്പോള്‍ അയാളും അതോടൊന്നിച്ചു താഴു 
ന്നു. 


യൻ ല്‍. ല്‍ 


[ ചീിറുകഥയും സംഭവവിവരണവും തമ്മി 
ലുള്ള വ്യത്യാസം .പലരും പരിഗണിക്കാറില്ല. 
ചെറുകഥയില്‍ ഇതിവൃത്തമാണ്‌ പ്രതിപാദന 
രീതിയെ സ്വാധ്നിക്കുന്നത്‌. കഥാകാരന്‍ ഇഷ്ട 
പ്പെട്ട രീതിയില്‍ എഴുതിയാല്‍ കഥയുടെ സ്വ 
ഭാവമില്ലാതെയാകും. വിവരണത്തില്‍ സംഭവ 
ത്തിനാണ്‌ പ്രാധാന്യം. അവിടെ ശൈലി സം 
ഭവവര്‍ണ്ണനത്തിനു വിധേയമായിരിക്കുന്നു. ഈ 
ലേഖകന്‍ മലയാള മനോരമയില്‍ എഴുതിയ 
“പാച്ചി അമ്മയ്ക്ക്‌ കുഞ്ഞ്‌” എന്ന “കഥ'യില്‍ 
ഇതിവൃത്തത്തിന്റെ അര്‍ത്ഥനകള്‍ക്ക്‌ അനുരൂ 
പമായി ശൈലി വാര്‍ന്നു വീണില്ല എന്ന്‌ ഒരു 
ന്യൂനത വേണമെങ്കില്‍ . പറയാം. ഞാന്‍ ഒരു 
കഥയെഴുതി, എന്നതിന്റെ പേരില്‍ എനിക്കു 
വള്‍ഗറായ കത്തയച്ച ഒരു കെമിസ്റ്റി പ്രഫെ 
സര്‍ക്കുള്ള മറുപടിയാണിത്‌. അദ്ദേഹത്തിനു 
മാത്രമല്ല അദ്ദേഹത്തെപ്പോലുള്ള മറ്റു കെമി 
സ്ട്രി പ്രഫെസര്‍മാര്‍ക്കുള്ള മറുപടി. എന്റെ വ്‌ 
കഥയെ കുറിച്ച്‌ നല്ലവാക്കുകളെഴുതി അയച്ച 


വിശ്വാസ്യത 


മേഹ വുള്‍സ്റ്റന്‍ക്രഫ്റ്റിന്റെ പുസ്തകം 
നിരൂപണം ചെയ്ത വിഖ്യാതയായ നോവലെ 
ഴുത്തുകാരി ജോര്‍ജ്‌ എല്യറ്റ്‌ അവരുടെ (മേരി 
യുടെ) ഒരഭിപ്രായത്തിനു ഈന്നല്‍ നല്‍കാനാ 
യി ഒരു ഖണ്ഡിക പുസ്തകത്തില്‍ നിന്ന്‌ ഒരു ഉത്കൃഷ്ടമായ ദിനപത്രത്തിം ന്റ എഡി 
എടുത്തു ചേര്‍ത്തിട്ടുണ്ട്‌. സ്ത്രീകള്‍ക്കു സെന്‍ = 93 ഉള്‍പ്പെടെയുള്ള ആയിരമായിരം സഹൃദ 
സിബിലിറ്റി കൂടും എന്നതാണ്‌ ആ അഭിപ്രാ സേതു യര്‍ക്കു എന്റെ നന്ദിയും. | 
യം. ലോകസംഭവങ്ങളില്‍ വൃക്തിക്കുണ്ടാകുന്ന cg 


നാടകീയ മുഹൂർ | ബര്‍ട്ടി വലന്‍സാകട്ടെ, പഴയ ചിത്രത്തില്‍ 
(ല്‍ നിന്നും തുടര്‍ച്ച) , Se seni eet Sider : a നിന്നും വളരെ മുന്നോട്ടു തയില്‍ 
വാഴ്ത്തപ്പെട്ടു. സ്‌റ്റേജ്കോച്ച്‌ വിസ്മയ കയുദ്ധത്തിനുശേഷം ഫോര്‍ഡ്‌ നിര്‍മ്മിച്ച | ന്നു. ഇരുണ്ട അന്തരീക്ഷമുള്ള അതി = 
Gees ന പരത ae Daf ഭൂ | മൈ ഡാര്‍ലിംഗ്‌ ക്ളൈമന്റീന്‍ (94൭ എന്ന | നഗരങ്ങള്‍ ധീരതയുടെ ശോണമുദ്ര നി 
മാക്കുക മ യ ee വെസ്‌റ്റേണിന്റെ അന്തരീക്ഷം കൂടുതല്‍ | ഞ്ഞവയല്ലെന്നും യിര 
മിയിലൂടെയുള്ള ക്ളേശ പിന്റെ ഞെരു | ഇരുണ്ടതായിരുന്നു. ക്ളാന്റണ്‍സ്‌ എന്ന റഞ്ഞവയാണെന്നും ു par 
Se Sie ഗം രു | കുപ്രസിദ്ധ കൊലയാളികള്‍ അടക്കി വാ ന്നു ആ ചിത്രം. അത്‌ ന oF ad 
piesa diet we വയ om ണിരുന്ന അതിര്‍ത്തി ടൌണില്‍, തങ്ങളുടെ ഫോര്‍ട്ട്‌ . അപ്പാച്ചെയും 6 is 2 
പട്ടാള ഉദ്യോഗസ്ഥന്റെ ത്തല സഹോദരന്റെ കൊലയാളികളെ തേടിവന്ന | എല്ലോ റിബണും a ts pe Bs sa ന്‌ 
ഓട്ട se an eet ങ്ങളെ സ | വയറ്റ്‌ എര്‍പ്പും അനുജന്മാരും ചേര്‍ന്ന ആ | ശരങ്ങളും വൈല്‍ഡ്‌ റിന്റെ 
പ GAO പിര തില ടെ | ടനണിനെ പാപത്തില്‍ നിന്നും ശുദ്ധീകരി | ഇതിഹാസഭാവം ന eee retas 2 es 
| PVMgfanonoend ആ ചിത്ര വൂ ച്ചെടുക്കുന്നതാണ്‌ ആ ചിത്രം. അതുവഴി ആ. പ്രദേശത്തിന്റെ a 
se തില്‍ ന La pecanoous 1962 ല്‍ നിര്‍മ്മിച്ച ദ മാന്‍ ഹു ഷോട്ട്‌ ലി | രന്‍ കൂടിയാവുകയായിരുന്നു ഫോര്‍ഡ്‌. 
സമൂഹത്ത്‌ ം NE 


ioe ട . കലാകൌമുദി 1994 ഒക്ടോബര്‍ 16 065 


ബാപുവിന്‍െറ മന്ത്രരക്ഷ 


എപ്പോഴെല്ലാം നിങ്ങള്‍ സംശയത്തിലകപ്പെട്ടുഡേ അഥവാ ഞാനെന്നദാവം നിങ്ങളില്‍ 
പരിധിയില്‍ കവിഞ്ഞുണ്ടകുന്നു്േ, താഴെ ചേര്‍ക്കുന്ന പരീഷണം പ്രയോഗിച്ചു നോക്കുക: 


നിങ്ങള്‍ കണിരിക്കാനിടയുട്ള ഏററവുരധീകം പവമപ്പട്ടവരന്‍റയോ senate മുഖം 
ഓര്‍ക്കുക, എന്നിട്ട നിങ്ങള്‍ ത്തു നടപടി അയാള്‍ക്ക്‌ ഏതെങ്കിലും 


വിധത്തില്‍ പ്രയോജനപ്പടുമോ എന്ന്‌ നിങ്ങള്‍ സ്വയം യം ചോദിക്കുക. 


dayp 94-394 Mal. 


